ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


Dharmaram Publications 
No. 505 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


11. 1. ജോര്‍ജ്ജ്‌ നെരേപറമ്പില്‍ MI 


Preshitha Communications 
Little Flower Mission Centre 
Bharathiar University P.O. 
Coimbatore 641046 
& 
Dharmaram Publications 
Bengaluru 560029 India 


Dunston Achanekurichu (Malayalam) 
ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


George Nereparambil CMI 
Email: georgachan@ gmail.com 


© Preshitha Communications, Coimbatore 
First Published 2021 


ISBN: 978-81-954112-5-2 


Cover: David, Smriti, Thrissur 
Layout and Printing: Viani Printings, Kochi 


Price: Rs. 70 


Publisher: 

Preshitha Communications 

Little Flower Mission Centre 

PO Bharathiar University 

Coimbatore 6401046 Tamilnadu, India 


& 
Dharmaram Publications 


Dharmaram College 
Bengaluru 560029 India 


ഉള്ളടക്കം 


അവതാരിക 


നന്ദിയോടെ... 


ജോര്‍ജ്ജ്‌ നെരേപറമ്പില്‍ ഗി! 12 


പുട്ട്‌ പറഞ്ഞ പരമാര്‍ത്ഥം 
ദൈവദൂതന്‍ വന്നു 
ജീവിതം ഒരു സന്ദേശം 
പട്ടിപുലി പിടിച്ചില്ല 
വിനയമെന്ന വിശുദ്ധി 
ആരും പേടിക്കാത്ത ഗുരു 
ചാവറ ഭക്തന്‍ 

കുക്കിന്റെ കുസൃതികള്‍ 
പാചകത്തിലെ പരിശുദ്ധി 
കരുതലുള്ള കലാകാരന്‍ 
സൂര്യ സാന്നിധ്യങ്ങള്‍ 
സിസ്റ്റര്‍ സിനിമ 
മായാവിയായ മരപ്പട്ടി 
മറവിയിലെ ഓര്‍മ്മകള്‍ 
വൃത്യസ്തനായ ഒരു ഗുരു 
കൊള്ളി കൃഷി വേണോ? 
അദ്ധ്യാപക നിപുണത 
ലാങ്കി മരങ്ങള്‍ ഉണ്ടായത്‌ 
ഒട്ടം കെട്ടല്‍ 


സുകൃത ശല്യം 


101 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ |5 


അവതാരിക 


നഥാനിയേല്‍ തന്റെ അടുത്തേക്ക്‌ വരുന്നത്‌ കണ്ട്‌ യേശു അവനെ 
പറ്റി പറഞ്ഞു: “ഇതാ നിഷ്കപടനായ ഒരു യഥാര്‍ത്ഥ ഇസ്രായേല്‍ക്കാ 
രന്‍” (യോഹ 1:47). എളിമയും നൈര്‍മ്മല്യവും നിറഞ്ഞ ജീവിത 
ത്തിനുടമയായ ഒരു സന്ന്യാസവര്യനായി മാത്രമെ ഡണ്‍സ്റ്റനച്ചനെ 
സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തെ മനസ്സിലാക്കാന്‍ 
സാധിക്കുമായിരുന്നുള്ളു. ഏശയ്യാ പ്രവാചകന്‍ വരാനിരിക്കുന്ന മിശി 
ഹായെ ഇപ്രകാരമാണ്‌ അവതരിപ്പിക്കുന്നത്‌: “ശ്രദ്ധാര്‍ഹമായ രൂപ 
ഭംഗിയോ, ഗാംഭീര്യമോ, ആകര്‍ഷകമായ സൌന്ദര്യമോ അവനുണ്ടാ 
യിരുന്നില്ല” (ഏശ 53:2). ബാഹ്യസനന്ദര്യത്താലോ ലാകീക ആകര്‍ഷ 
ണീയതയാലോ അനുഗ്രഹീതനായിരുന്നില്ലെങ്കിലും, ആദ്ധ്യാ 
ത്മികവെളിച്ചത്തിന്റെ കാന്തികശക്തി ഡണ്‍സ്റ്റനച്ചനെ സമീപിക്കുന്ന 
ഏവര്‍ക്കും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയില്‍നിന്നും, 
സ്വീകരണമനോഭാവത്തില്‍നിന്നും, സേവനസന്നദ്ധതയില്‍നിന്നും 
തിരിച്ചറിയാമായിരുന്നു. അദ്ദേഹത്തോട്‌ കൂടുതല്‍ അടുത്തിടപഴ 
കുവാന്‍ ഭാഗ്യം ലഭിച്ച ഒരു ശിഷ്യന്‍ എന്ന നിലയില്‍ അദ്ദേഹത്തിന്റെ 
ആദ്ധ്യാത്മികമായ സാന്നിദ്ധ്യം എനിക്കും പ്രോത്സാഹനജനകവും 
അനുഗ്രഹപ്രദവുമായിരുന്നു. 


ഡണ്‍സ്റ്റനച്ചന്റെ പേരിന്‌ അലങ്കാരമായി പഠനസംബന്ധമായ 
ബിരുദങ്ങളോ, ബിരുദാനന്തരബിരുദങ്ങളോ ഇല്ലാതിരുന്നിട്ടും സമീ 
പിക്കുന്നവര്‍ക്കെല്ലാവര്‍ക്കും നല്‍കുവാന്‍ ഉതകുന്ന അനുഭവപ്രദ 
മായ അറിവിനാലും, ജ്ഞാനത്താലും ഡണ്‍സ്റ്റനച്ചന്‍ നിറഞ്ഞിരുന്നു. 
ജ്ഞാനസമ്പാദനത്തിന്റെ മകുടോദാഹരണമായ അദ്ദേഹം തനതായ 
സരളമായ ശൈലിയില്‍ ആ അറിവ്‌ പകര്‍ന്നുനല്‍കാനും ഒരുക്കമാ 
യിരുന്നു. കേവലം വാക്കുകളില്‍ മാത്രം ഒതുക്കിനിര്‍ത്താതെ തന്റെ 
പ്രവര്‍ത്തനങ്ങളിലൂടെയും പ്രതിഫലിപ്പിക്കുവാന്‍ ശ്രമിച്ചിരുന്ന അദ്ദേ 
ഹത്തിന്റെ അറിവ്‌ ഏതൊരു കാലഘട്ടത്തെയും അതിശയിപ്പിക്കു 
ന്നതും, പ്രാധാന്യമേറിയതും, കാലിക്രപസക്തവുമായി നിലനില്‍ക്കും. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 7 


മതങ്ങളുടെ മതിലുകള്‍ക്കപ്പുറം മനുഷ്യനിലെ മാനുഷികത 
യെയും, മനുഷ്യമഹത്വത്തിന്റെ അടിസ്ഥാനമായ ദൈവികതയെയും 
തിരിച്ചറിയുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‌ കഴിഞ്ഞിരുന്നു. ഈ കഴിവ്‌ എല്ലാ 
വരെയും ഒരുപോലെ കാണുവാനും, മറ്റുള്ളവരോട്‌ സംവദിക്കു 
വാനും, അവരുടെ മഹിമയെ പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹത്തെ 
ശക്തിപ്പെടുത്തി. തന്നില്‍ത്തന്നെ ദൈവസാന്നിദ്ധ്യം തിരിച്ചറിയാന്‍ 
കഴിഞ്ഞ അദ്ദേഹത്തിന്‌ അതേ ദൈവസാന്നിദ്ധ്യം തന്നെ സമീപി 
ക്കുന്നവരിലും കണ്ടെത്തുവാന്‍ കഴിഞ്ഞു എന്നത്‌ മഹത്വരമാണ്‌. 
ഭാരതീയ തത്വചിന്തയിലെ മഹാവാക്യങ്ങളായ “അഹം ബ്രഹ്മാസ്മി, 
“തത്വമസി” എന്നീ ജ്ഞാനശകലങ്ങള്‍ക്ക്‌ തനതായ വിശകലനങ്ങള്‍ 
നല്‍കുവാനും ഡണ്‍സ്റ്റനച്ചന്‌ കഴിഞ്ഞു. താന്‍ സമീപിക്കുന്ന വ്യക്തി 
കളുടെ കൂടെത്തന്നെ പക്ഷിമൃഗാദികളെയും, സസ്യലതാദികളെയും, 
പ്രപഞ്ചത്തെ മുഴുവനെയും ഉള്‍ക്കൊള്ളാന്‍ അദ്ദേഹം ശ്രമിച്ചു. 
വി.ഫ്രാന്‍സീസ്‌ അസ്സീസിയെയും, ടാഗോറിനെയും പോലെ 
ഏതൊരു വ്യക്തിയിലും, വസ്തുവിലും, ദൈവസാന്നിദ്ധ്യം തിരിച്ച 
റിയുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‌ കഴിഞ്ഞു. 


ആധുനികമനഃശാസ്ത്രത്തിന്റെ നൂതനമായ ആശയങ്ങള്‍ ലോക 
ത്തില്‍ പ്രചരിക്കുന്നതിന്‌ മുന്പെ, പ്രോത്സാഹനജനകമായ മനോഭാ 
വങ്ങളോടെ, മറ്റുള്ളവരില്‍ ഒളിമങ്ങികിടക്കുന്ന കഴിവുകളിലേക്ക്‌ 
വിരല്‍ചൂണ്ടി സഹായിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും 
ഡണ്‍സ്റ്റനച്ചന്‌ ഉണ്ടായിരുന്നു. കഴിവുകള്‍ക്ക്‌ പൂര്‍ണ്ണവളര്‍ച്ചയും ഉന്ന 
മനവും സാധ്യമാക്കുവാന്‍ ഏതൊരു വ്യക്തിക്കും ആവശ്യമായ വിശ്ര 
മത്തെകുറിച്ചും അദ്ദേഹം മറ്റുളളവരെ ബോധവാന്മാരാക്കുമായിരുന്നു. 


തന്റെ ആദ്യത്തെ ലേഖനത്തിന്റെ ആരംഭത്തില്‍ വി.യോഹന്നാന്‍ 
ഇപ്രകാരം എഴുതി: “ആദിമുതല്‍ ഉണ്ടായിരുന്നതും, ഞങ്ങള്‍ കേട്ട 
തും, സ്വന്തം കണ്ണുകൊണ്ട്‌ കണ്ടതും, സൂക്ഷിച്ചു വീക്ഷിച്ചതും, 
കൈകൊണ്ട്‌ സ്പര്‍ശിച്ചതുമായ ജീവിന്റെ വചനത്തെകുറിച്ച്‌ 
ഞങ്ങള്‍ അറിയിക്കുന്നു” (1 യോഹ 1:1). ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുള്ള 
വിശുദ്ധമായ ഓര്‍മ്മകളില്‍ ഉയിര്‍കൊണ്ട ഈ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥ 
കര്‍ത്താവിന്റെ ഭാവനയേക്കാള്‍ അധികമായി ജോര്‍ജ്ജ്‌ നെരേപറ 
മ്പില്‍ അച്ചന്‍ സ്വയം കേട്ടതും, കണ്ടതും, സ്പര്‍ശിച്ചതുമായ അനു 


8 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഭവങ്ങളാണ്‌ വായനക്കാരുമായി ഈ ഓര്‍മ്മകുറിപ്പുകളിലൂടെ 
അദ്ദേഹം പങ്കുവയ്ക്കുന്നത്‌ എന്ന്‌ ഞാന്‍ സ്പഷ്ടമായി മനസ്സിലാ 
ക്കിയിട്ടുണ്ട്‌. അതുതന്നെയാണ്‌ ഈ ചെറുപുസ്തകത്തെ ആകര്‍ഷ 
കവും, സുതാര്യവും, കലര്‍പ്പില്ലാത്തതും ആക്കിത്തീര്‍ത്തിരിക്കുന്നത്‌. 
എന്റെ സഹപാഠിയും, ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യനുമായ ജോര്‍ജ്ജ 
ച്ചന്റെ ഈ ഉദ്യമം തീര്‍ച്ചയായും ശ്ലാഘനീയമായിരിക്കുന്നു. ജോര്‍ജ്ജ 
ച്ചന്‍ തന്റെ അനുഭവങ്ങള്‍ക്ക്‌ നൂതനമായ ഉള്‍കാഴ്ചകള്‍ 
നല്‍കിക്കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ എന്ന വിശുദ്ധാത്മാവിന്റെ ഓര്‍മ്മ 
കളെ തൂലികയിലൂടെ അവതരിപ്പിക്കുവാന്‍ എടുത്ത എല്ലാ പരിശ്രമ 
ങ്ങളെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം, അദ്ദേഹത്തിന്റെ തൂലിക 
യിലൂടെ വ്യത്യസ്തവും, സ്തുത്യര്‍ഹവും, ഉള്‍കാഴ്ചകള്‍ നിറഞ്ഞ 
തുമായ ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുള്ള പാവന സ്മരണകള്‍ വരും തല 
മുറകള്‍ക്ക്‌ പ്രചോദനമാകുന്ന വിധത്തില്‍ ധാരാളം ഗ്രന്ഥങ്ങള്‍ക്ക്‌ 
ഇനിയും രൂപം നല്‍കുവാനും അദ്ദേഹത്തിന്‌ കഴിയട്ടെയെന്ന്‌ ആശം 
സിക്കുന്നു. 


Bengaluru Fr. Dr. Wilson Edattukaran CMI 
30-04-2021 Dean, Faculty Philosophy 
Dharmaram Vidya Kshetram 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 9 


നന്മിദഖാടടെ... 


“ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌' എന്നു പേരുള്ള ഇത്‌ ഒരു ചരിത്ര പുസ്ത 
കമല്ല. പക്ഷെ, ഇതില്‍ ഉള്ളതെല്ലാം ചരിത്രത്തിന്റെ ചേരുവകളാണ്‌. 
ഞാന്‍ അറിഞ്ഞതും, അനുഭവിച്ചതും ഇതില്‍ എന്റേതായ വിധത്തില്‍ 
വിവരിച്ച്‌ ഉള്‍പ്പെടുത്തിയിരിക്കുന്നു. പോളി പയ്യപ്പിള്ളി സി.എം.ഐ. 
അച്ചന്‍ എഴുതിയ ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കിലച്ചന്റെ ജീവചരിത്രമായ 
“സുതാര്യം സുന്ദരം” എന്ന പുസ്തകത്തെ കുറിച്ച്‌ വളരെ നല്ല അഭി 
പ്രായങ്ങള്‍ കേട്ട്‌ ഞാന്‍ സന്തോഷിച്ചിട്ടുണ്ട്‌. അതുപോലെ തന്നെ, 
ഡബ്ലു. ജെ. തറയില്‍ എഴുതിയ “ദീര്‍ഘദര്‍ശി; ഡണ്‍സ്റ്റനച്ചന്‍” എന്ന 
പുസ്തകവും വളരെ വിലപ്പെട്ടതാണ്‌ എന്ന്‌ കേട്ടും ഞാന്‍ സന്തോ 
ഷിച്ചിട്ടുണ്ട്‌. എന്റെ വളരെ അടുത്ത വൈദിക സഹോദരങ്ങളാണ്‌ 
ഇവര്‍ രണ്ടുപേരും. പക്ഷെ, ഇവരുടെ ഈ പുസ്തകങ്ങള്‍ ഞാന്‍ 
വായിച്ചിട്ടില്ല. ഈ പുസ്തകങ്ങള്‍ ഞാന്‍ വായിക്കാതിരുന്നത്‌ മന 
പൂര്‍വ്വമാണ്‌. എന്റെ വൈദിക പരിശീലനത്തില്‍ എന്നെ ഏറ്റവും 
അധികം സ്വാധീനിച്ചിട്ടുള്ള ഗുരുക്കന്മാരില്‍ ഒരാളായ ഡണ്‍സ്റ്റന 
ച്ചനെ കുറിച്ച്‌ ഒരു പുസ്തകം എഴുതണമെന്ന്‌ ഞാന്‍ തീരുമാനിച്ചി 
രുന്നു. എന്റെ എളിയ സംരംഭത്തില്‍ ഈ പുസ്തകങ്ങളുടെ 
സ്വാധീനം ഉണ്ടാകരുത്‌ എന്ന്‌ ആഗ്രഹിച്ചതു കൊണ്ട്‌ മാത്രമാണ്‌ 
ഞാന്‍ ഇവയെ വായിക്കാതിരുന്നത്‌. 


പോളി പയ്യപ്പിള്ളി അച്ചന്‍ “സുതാര്യം സുന്ദരം' എഴുതുന്ന സമ 
യത്ത്‌ എന്നോട്‌ ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുള്ള അറിവുകള്‍ 
പങ്കുവെയ്ക്കുവാന്‍ പറയുകയുണ്ടായി. ഞാന്‍ ചെറിയ രീതിയില്‍ 
അദ്ദേഹവുമായി പങ്കുവെയ്ക്കുകയും ഉണ്ടായി. അതുകൊണ്ട്‌, ചില 
പ്പോള്‍ ആ പുസ്തകത്തിലേയും ഞാന്‍ എഴുതിയ ഈ പുസ്തക 
ത്തിലേയും ചില കാര്യങ്ങളില്‍ സാമ്യങ്ങള്‍ കണ്ടെന്നിരിക്കാം. എന്നി 
രുന്നാലും, ഈ പുസ്തകത്തില്‍ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളില്‍ ചിലത്‌ 
ഒരേ സംഭവത്തെ കുറിച്ചാണെങ്കിലും, അത്‌ എന്റേതായ രീതിയില്‍ 
ആണെന്നുള്ള വ്യത്യസ്തത തീര്‍ച്ചയായും ഉണ്ടായിരിക്കും. ആ വ്യത്യ 
സ്തതയുടെ അടിസ്ഥാനവും, സാധുതയും ആ സംഭവങ്ങള്‍ എന്നി 


10 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ലൂടെയാണ്‌ ആദ്യം മറ്റുള്ളവര്‍ അറിഞ്ഞത്‌ എന്നുള്ളതിലാണ്‌ . അവ 
നടക്കുമ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്നു 
ള്ളതാണ്‌ ഏറ്റവും സുപ്രധാനം. 


ഈ പുസ്തക രചനയ്ക്ക്‌ പരിപൂര്‍ണ്ണ പിന്തുണയും, പ്രോത്സാ 
ഹനവും നല്‍കിയ കോയമ്പത്തൂര്‍ പ്രേഷിത പ്രൊവിന്‍ ഷ്യള്‍ ബഹു. 
സാജു ചക്കാലയ്ക്കല്‍ അച്ചനോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. 
ഇതിന്റെ അണിയറയില്‍ എന്നോട്‌ സഹകരിച്ച എല്ലാവരോടും, 
ഏറ്റവും പ്രത്യേകമായി പുല്ലൂര്‍ ഓള്‍ സെയിന്റ്‌ സ്‌ പ്രസ്സുമായി ബന്ധ 
പ്പെട്ട എല്ലാവരോടും ആത്മാര്‍ത്ഥമായി നന്ദി പറയുന്നു. 


മരിച്ചു പോയാലും, നമ്മുടെ മനസ്സുകളില്‍ ജീവിക്കുന്നവരാണ്‌ 
മഹാന്മാര്‍. നമ്മുടെ ജീവിതങ്ങളെ ഒന്നു കൂടി ദൈവികമാക്കി തീര്‍ക്കു 
വാന്‍ അവര്‍ നമുക്ക്‌ പ്രേരക സ്രോതസ്സുകളായി മാറുന്നു. അനശ്വ 
രമാണ്‌ ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുളള അറിവുകളും ഓര്‍മ്മകളും. കാര 
ണം, ഡണ്‍സ്റ്റനച്ചന്‍ സന്യാസ പൌരോഹിത്യത്തിന്റെ ദിവ്യത്വം 
നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹത്‌ വ്യക്തിയായിരുന്നു. ഡണ്‍സ്റ്റന 
ച്ചന്റെ ഈ അത്യപൂര്‍വ്വ ദിവ്യത്വം നമ്മുടെ ജീവിതങ്ങള്‍ക്ക്‌ വഴിവി 
ളക്ക്‌ ആകട്ടെ. ഈ പുസ്തകത്തിലെ അപൂര്‍ണ്ണതകളും, അപാകത 
കളും പൊറുക്കുമാറാകണം. 


15 ആഗസ്റ്റ്‌ 2021 ഫാ. ജോര്‍ജ്ജ്‌ നെരേപറമ്പില്‍ സി.എം.ഐ. 
ക്രൈസ്റ്റ്‌ ആശ്രമം, ഇരിങ്ങാലക്കുട 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 11 


ജോര്‍ജ്ജ്‌ നെരേപറമ്പില്‍ CMI 


1960 ജൂണ്‍ 6-ന്‌ ജനിച്ച ഫാ. ജോര്‍ജ്ജ്‌ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത്‌ 
ആനന്ദപുരം സ്വദേശിയാണ്‌. 1990-ല്‍ പൌരോഹിത്യം സ്വീകരിച്ചു. 
വൈദിക പഠന ബിരുദങ്ങള്‍ ബാംഗ്ലൂര്‍ ധര്‍മ്മാരാം വിദ്യാക്ഷേത്ര 
ത്തില്‍ നിന്ന്‌. ഹിന്ദി സാഹിത്യത്തില്‍ ബിരുദ പഠനങ്ങള്‍ മദ്ധ്യപ്രദേ 
ശിലെ ഹരിസിംഗ്ഗനര്‍ വിശ്വവിദ്യാലത്തില്‍ നിന്ന്‌. ആഗ്ര സെന്‍ട്രല്‍ 
ഹിന്ദി ഇന്‍സ്റ്റിറ്റയൂട്ടില്‍ നിന്ന്‌ ബി.എഡ്‌., ചെന്നൈ ദക്ഷിണ ഭാരത 
ഹിന്ദി പ്രചാര്‍ സഭയില്‍ നിന്ന്‌ ഹിന്ദി സാഹിത്യത്തില്‍ എം.ഫില്‍., 
പി.എച്ച്‌.ഡി. തലോര്‍ ദീപ്തി ഹയര്‍സെക്കണ്ടറി സ്കൂളില്‍ നിന്ന്‌ 
ഹിന്ദി അദ്ധ്യാപകനായി റിട്ടയര്‍ ചെയ്തു. ഇപ്പോള്‍ ഇരിങ്ങാലക്കുട 
ക്രൈസ്റ്റ്‌ ആശ്രമാംഗമായിക്കൊണ്ട്‌, അവിടെയുള്ള ക്രൈസ്റ്റ്‌ കോളേ 
ജിലെ സെല്‍ഫ്‌ ഫൈനാന്‍സ്‌ സെക്ഷനില്‍ ഗസ്റ്റ്‌ ലക്ചറര്‍ തസ്തി 
കയില്‍ ഹിന്ദി പഠിപ്പിക്കുന്നു. 


ഭക്തിഗാന രചനകളിലൂടെ പ്രസിദ്ധനാണ്‌. “ചാവറചരിതം കഥ 
കളിക്ക്‌ പദങ്ങള്‍ എഴുതിക്കൊണ്ട്‌ കഥകളിപദങ്ങള്‍ രചിച്ച ആദ്യത്തെ 
വൈദികനായി. ബൈബിള്‍ വിഷയങ്ങളെ ആധാരമാക്കിക്കൊ 
ണ്ടുള്ള ശാസ്ത്രീയ നൃത്തങ്ങള്‍ക്ക്‌ “നൃത്തഗീതിക്‌ എന്ന പേരി 
ല്‍ ഇറങ്ങിയിട്ടുള്ള മ്യൂസിക്‌ ആല്‍ബത്തില്‍ മുഖ്യമായിട്ടുള്ളത്‌ 
ജോര്‍ജ്ജച്ചന്റെ രചനകളാണ്‌. ലേഖന കര്‍ത്താവാണ്‌. അറിയപ്പെ 
ടുന്ന ധ്യാനഗുരുവും, പ്രാസംഗികനുമാണ്‌. 


കനീഷ്യസച്ചനെ കുറിച്ച്‌, ചാവറയച്ചന്റെ ഭക്തിസാധനയെ കുറിച്ച്‌, 
ചാവറയച്ചന്റെ ലഘുചരിത്രം, മരാസുരന്മാരെ കുറിച്ച്‌ എന്നീ പുസ്ത 
കങ്ങള്‍ മലയാളത്തിലും, സ്കൂള്‍ ഹിന്ദി ഗ്രാമര്‍, ശിവമൂര്‍ത്തികൃത്‌ 
കഹാനി സംഗ്രഹ്‌ കേശര്‍ കസ്തൂരി മേം സാമാജിക്‌ ചേതന 
എന്നിവ ഹിന്ദിയിലും രചിച്ചിട്ടുണ്ട്‌. വളരെ വര്‍ഷങ്ങള്‍ കേരള 
സര്‍ക്കാരിന്റെ ഹിന്ദി അദ്ധ്യാപകര്‍ക്കുള്ള പരിശീലന പരിപാടിക 
ളില്‍ റിസോഴ്സ്‌ പേഴ്‌സണല്‍ ആയിരുന്നു. തൃശൂര്‍ ദേവമാതാ 
കോര്‍പ്പറേറ്റ്‌ സ്കൂള്‍ ഏജന്‍സിയുടെ നല്ല അദ്ധ്യാപകനുള്ള 


12 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


അവാര്‍ഡ്‌ രണ്ട്‌ പ്രാവശ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്‌. സംസ്ഥാന 
ഗവണ്‍മെന്റിന്റെ അദ്ധ്യാപകര്‍ക്കായുള്ള ഗുരുശ്രേഷ്ഠ പുരസ്‌കാരം 
ലഭിച്ചിട്ടുണ്ട്‌. അനേകം അപൂര്‍വ്വങ്ങളായ വൃക്ഷങ്ങളും സസ്യങ്ങളും 
നട്ടുവളര്‍ത്തി പരിപാലിക്കുന്ന പ്രകൃതിസംരക്ഷക തല്‍പരനുമാണ്‌ 
ജോര്‍ജ്ജച്ചന്‍. 


വിലാസം ഫാ. ജോര്‍ജ്ജ്‌ നെരേപറമ്പില്‍ CMI 
ക്രൈസ്റ്റ്‌ ആശ്രമം 
ഇരിങ്ങാലക്കുട നോര്‍ത്ത്‌ പി.ഒ. 
തൃശ്ശൂര്‍ 680125 
Mob: 8156866080 
email: georgachan @ gmail.com 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 13 


14 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


1 
പുട്ട്‌ പറഞ്ഞ പരമാര്‍ത്ഥം 


ഡണ്‍സ്റ്റനച്ചനെ ഞാന്‍ ആദ്യമായി കാണുന്നത്‌ ആനന്ദപുരത്തുള്ള 
എന്റെ വീട്ടില്‍ വെച്ചാണ്‌. അന്ന്‌ ഞാന്‍ ഹൈസ്‌ക്കൂള്‍ വിദ്യാര്‍ത്ഥി 
യായിരുന്നു. 1971-ലോ 1972-ലോ ആയിരുന്നു അത്‌. ആ കാലഘട്ട 
ത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ വരന്തരപ്പിള്ളി ആശ്രമത്തില്‍ ആയിരുന്നു. 
അവിടത്തെ പ്രിയോരച്ചന്‍ ആയിരുന്നു അന്ന്‌ അദ്ദേഹം എന്ന്‌ ഞാന്‍ 
പിന്നീട്‌ മനസ്സിലാക്കി. ഞങ്ങളുടെ ആനന്ദപുരം ലിറ്റിൽഫ്ളവർ ഇട 
വകയില്‍ സുപ്രസിദ്ധ സംഗീതജ്ഞന്‍ ആയിരുന്ന അഗസ്റ്റിന്‍ അച്ച 
നായിരുന്നു അപ്പോള്‍ വികാരി. ഇരിങ്ങാലക്കുട രൂപത തൃശ്ശൂര്‍ രൂപ 
തയില്‍ നിന്ന്‌ വേര്‍തിരിഞ്ഞിട്ടില്ലായിരുന്നു. ആനന്ദപുരം ഇടവകയില്‍ 
വാര്‍ഷിക ധ്യാനം നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അപ്പൻ 
അപ്പോള്‍ പള്ളികൈക്കാരന്മാരില്‍ ഒരാളായിരുന്നു. രാവിലെ ഞാനും 
അനിയന്‍മാരും സ്‌കൂളില്‍ പോകുവാന്‍ നേരത്ത്‌ അമ്മയോട്‌ അപ്പന്‍ 
പറയുന്നത്‌ കേട്ടു. “വരന്തരപ്പിള്ളി കൊവേന്തയില്‍ പോയി കുമ്പ 
സാരിപ്പിക്കുവാന്‍ അച്ചന്‍മാരെ ഏര്‍പ്പാട്‌ ചെയ്യണം.” അന്ന്‌ വൈകു 
ന്നേരം അപ്പന്‍ ഞങ്ങളോട്‌ പറഞ്ഞു. “നാളെ വരന്തരപ്പിള്ളീന്ന്‌ ഒരു 
കൊവേന്തകാരന്‍ അച്ചന്‍ കുമ്പസാരിപ്പിക്കാന്‍ വരാന്ന്‌ പറഞ്ഞിട്ടു 
ണ്ട്‌. തലയില്‍ ഒട്ടും തന്നെ മുടി ഇല്ലാത്ത ഒരു അച്ചന്‍. പക്ഷേ കണ്ടാ 
ലറിയാം ആളൊരു ദിവ്യനാണെന്ന്‌.” എന്തിനും ഏതിനും ഒരു തമാശ 
കൊള്ളിച്ചു പറയുന്ന സ്വഭാവക്കാരിയായ എന്റെ അമ്മ പറഞ്ഞു. 
“പെട്ടക്കാര്‍ പോയാല്‍ പെട്ടക്കാരെയല്ലേ കിട്ടു.” എന്റെ അപ്പന്റെ 
കഷണ്ടി തലയെ കുറിച്ച്‌ അമ്മ ഒരു തമാശ പരാമര്‍ശം നടത്തിയതാ 
ണ്‌. അപ്പന്‍ ഉത്തരമായി പറഞ്ഞു: “എന്റെ പോലെ പെട്ട തലയല്ല. 
ജന്മനാ മുടി ഇല്ലാത്ത തലയാണെന്നാണ്‌ എനിക്ക്‌ തോന്നിയത്‌. 
ഞാന്‍ വിക്കി വിക്കി കുമ്പസാരിപ്പിക്കുവാന്‍ വരേണ്ട കാര്യത്തെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 15 


ക്കുറിച്ച്‌ പറഞ്ഞപ്പോള്‍ അദ്ദേഹം പറഞ്ഞു സാവധാനം പറഞ്ഞാല്‍ 
മതിയെന്ന്‌. ഐസിട്ട നാരങ്ങ വെള്ളം തന്നാണ്‌ എന്നെ തിരിച്ച്‌ 
യാത്രയാക്കിയത്‌. നല്ലൊരു അച്ചന്‍.” 

ഡണ്‍സ്റ്റന്‍ അച്ചന്‌ തലയില്‍ മുടി ഉണ്ടായിരുന്നില്ല എന്നത്‌ അദ്ദേ 
ഹത്തെ കണ്ടവര്‍ക്കൊക്കെ അറിയാം. പക്ഷേ, തന്റെ തലയിലെ മുടി 
യില്ലായ്മയെ അദ്ദേഹം ഒരിക്കലും അപകര്‍ഷബോധത്തിന്‌ അടിമ 
യാക്കുന്ന ഒരു വൈരുദ്ധ്യമായി വിലയിരുത്തിയില്ല. തലമുടി നഷ്ടപ്പെ 
ട്ടതിനെക്കുറിച്ച്‌ അദ്ദേഹം പില്‍ക്കാലത്ത്‌ എന്നോട്‌ പറഞ്ഞതില്‍ നിന്ന്‌ 
ഞാന്‍ മനസ്സിലാക്കിയിട്ടുള്ളത്‌ സമൃദ്ധമായ തലമുടിയുണ്ടായിരുന്ന 
അദ്ദേഹത്തിന്റെ തലയില്‍ വട്ടത്തില്‍ വട്ടത്തില്‍ മുടി കൊഴിഞ്ഞു 
പോകുന്ന അസുഖം വന്നിട്ടാണ്‌ മുടിയില്ലാ തല ആയതെന്നാണ്‌. 
അമ്പഴക്കാട്‌ ആശ്രമത്തിലെ പഴയ ഫോട്ടോകളില്‍ തല നിറയെ 
സമൃദ്ധമായി മുടിയുള്ള ഡണ്‍സ്റ്റനച്ചനെ കണ്ട്‌ ഞാന്‍ അതിശയി 
ച്ചുപോയിട്ടുണ്ട്‌. തലയില്‍ മുടി കൊഴിഞ്ഞു പോകുന്ന അസുഖം 
വന്നപ്പോള്‍ അതിനെക്കുറിച്ച്‌ അക്കാലത്ത്‌ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധി 
ചില്ല എന്നത്‌ ചെറിയ ഒരു കുണ്ഠിതത്തോടെ അദ്ദേഹം എന്നോട്‌ 
പറഞ്ഞിട്ടുണ്ട്‌. എന്നിട്ട്‌ അദ്ദേഹം പറഞ്ഞു: “എനിക്ക്‌ ഇത്‌ ഒരു 
പ്രശ്നമേ ആയിട്ട്‌ ഒരിക്കലും തോന്നിയിട്ടില്ല. മുകളില്‍ ചെല്ലുമ്പോള്‍ 
മുടിയുണ്ടോ എന്ന്‌ ആരും നോക്കില്ലല്ലോ.”ഡണ്‍സ്റ്റന്‍ അച്ചന്‍ എന്റെ 
മുടി കൊഴിഞ്ഞു തുടങ്ങിയപ്പോള്‍ അത്‌ ശ്രദ്ധിക്കണം എന്ന്‌ എന്നോട്‌ 
പറഞ്ഞ്‌ അതിനുള്ള പ്രതിവിധികള്‍ ഉപദേശിച്ച്‌ തന്നു എന്നുളളതാണ്‌ 
ഡണ്‍സ്റ്റന്‍ അച്ചന്റെ സുകൃതപൂരിതമായ സ്നേഹം പ്രകടമാക്കുന്ന 
ഒരു പ്രധാന ഘടകം. ബീഹാറിലെ റാഞ്ചിയില്‍ വെച്ച്‌ എന്റെ ഗുരു 
വായിരുന്ന ഡണ്‍സ്റ്റന്‍ അച്ചന്‍ പറഞ്ഞുതന്നു: “ഇവിടുത്തെ വെള്ളം 
നമ്മുടെ നാട്ടിലെ പോലെ ഉള്ളതല്ല. ഹാര്‍ഡ്‌ വാട്ടര്‍ ആണ്‌ ഇവിടു 
ത്തേത്‌. ബാത്ത്റൂമുകളിലെ ബക്കറ്റുകളുടെ ഉള്ളില്‍ കുമ്മായം പറ്റി 
പിടിച്ച പോലെ. ഈ വെള്ളം കൊണ്ട്‌ തല കുളിച്ചാല്‍ മുടി കൊഴി 
യും. വേഗത്തില്‍ നര വരുകയും ചെയ്യും. അതുകൊണ്ട്‌ വെള്ളം 
ചൂടാക്കി തണുപ്പിച്ച്‌ തല കുളിക്കണം. വെള്ളം ചൂടായാല്‍ ഹാര്‍ഡ്‌ 
വാട്ടര്‍ പ്രശ്നം ഉണ്ടാകില്ല.” ഡണ്‍സ്റ്റനച്ചന്റെ ഈ ഉപദേശവചസ്സു 
കളില്‍ പ്രസരിക്കുന്നത്‌ സുകൃതകിരണങ്ങള്‍ ആണന്നുള്ളതില്‍ 
സംശയമില്ല. 


16 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഡണ്‍സ്റ്റനച്ചന്‍ ആനന്ദപുരത്ത്‌ വാര്‍ഷിക ധ്യാനത്തില്‍ കുമ്പസാ 
രിപ്പിക്കുവാന്‍ വന്ന ദിവസം സ്കൂള്‍ വിട്ട്‌ വൈകീട്ട്‌ അഞ്ചുമണി 
യോടെ വീടിന്റെ മുറ്റത്ത്‌ ഞാന്‍ എത്തിയപ്പോള്‍, ആരോ വിരുന്നു 
കാര്‍ വീടിന്റെ അകത്തുണ്ടെന്ന്‌ എനിക്ക്‌ തോന്നി. ചെറിയ ഒരു സങ്കോ 
ചത്തോടെ അകത്ത്‌ കയറിയപ്പോള്‍ വിരുന്നുകാരനായി വീട്ടിനക 
ത്തിരിക്കുന്നത്‌ അപ്പന്‍ പറഞ്ഞ മുടിയില്ലാത്ത വരന്തരപ്പിള്ളിയിലെ 
ദിവ്യനായ അച്ചന്‍ ആണെന്ന്‌ ഞാന്‍ കണ്ടു. ഞാന്‍ അച്ചനോട്‌ 
സ്തുതി പറഞ്ഞു. അച്ചന്റെ രൂപവും ഭാവവും പെരുമാറ്റവും എന്നില്‍ 
വലിയ കരതുകം തീര്‍ത്തു. തനി നാടന്‍ ശൈലിയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
വീടിനകത്തെ കട്ടിലില്‍ ഇരുന്ന്‌ പുട്ട്‌ കഴിക്കുന്നു. അന്ന്‌ വീട്ടില്‍ 
തീന്‍മേശ ഉണ്ടായിരുന്നില്ല. ഫാന്‍ ഇല്ല. മുട്ടിപ്പലകയില്‍ ഇരുന്നാണ്‌ 
ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത്‌. ചുരുങ്ങിയ സൌകര്യങ്ങ 
ളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ കട്ടിലില്‍ ഇരുന്ന്‌ വലിയ സന്തോഷത്തോടെ 
ഭക്ഷിച്ചത്‌ ഇന്നും എന്റെ ഓര്‍മ്മയില്‍ ഉണ്ട്‌. 

അമ്മ നല്‍കിയ ഒരു കണ പൂട്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ കുറച്ച്‌ പഞ്ചസാര 
കൂട്ടി കഴിച്ച്‌ കഴിഞ്ഞപ്പോള്‍ അമ്മ ഒരു കണ പുട്ടു കൂടി വെച്ചുകൊ 
ടുത്തു. അതും അദ്ദേഹം കഴിച്ചു. രണ്ടു കണ പുട്ടും ചായയും കഴിച്ചു 
കഴിഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനോട്‌ അപ്പന്‍ പറഞ്ഞു. “അച്ചന്‍ എന്ത്‌ 
പണിയാ ചെയ്തത്‌? ഉച്ച ഉണ്‌ പള്ളിയില്‍ വച്ചിരുന്നു. അച്ചന്‍ 
അത്‌ കഴിക്കാതെ തുടര്‍ച്ചയായി കുമ്പസാരിപ്പിക്കുവാന്‍ ഇരുന്ന 
തെന്തേ? വെശന്ന്‌ വെശന്ന്‌ അച്ചന്‍ വയ്യാതിയിട്ടുണ്ടാകും.” അതിന്‌ 
ഉത്തരം പറയാതെ ഡണ്‍സ്റ്റനച്ചന്‍ അമ്മയുടെ നേരെ മുഖം ഉയര്‍ത്തി 
ക്കൊണ്ട്‌ ചോദിച്ചു: “ഈ പുട്ട്‌ എങ്ങനാ ഉണ്ടാക്കീത്‌? ഒരു പ്രത്യേക 
സ്വാദ്‌ ഉണ്ടല്ലോ.” അമ്മ പറഞ്ഞു: “പൂട്ടിന്റെ ഇടയില്‍ പച്ച തേങ്ങ 
ഇടുന്നതിനോടൊപ്പം കുറച്ച്‌ ചോന്നുള്ളിയും ജീരകവും കൂടി ചത 
ചത്‌ ഇട്ടിട്ടുണ്ട്‌. പുട്ടിന്‌ ഒന്നാം ആവി വന്നു കഴിയുമ്പോള്‍ സ്വല്പം 
വെണ്ണ മുകളില്‍ വെച്ചു. എന്റെ വീട്ടില്‌ അച്ചന്മാര്‍ വിരുന്നു വരു 
മ്പോള്‍ എന്റെ അമ്മ ഇങ്ങനെ പുട്ട്‌ ഉണ്ടാക്കുന്നത്‌ കണ്ടിട്ടുള്ളതാണ്‌ 
ഞാനും ചെയ്തത്‌.” “എനിക്ക്‌ നല്ല വിശപ്പ്‌ ഉണ്ടാര്‍ന്നു. വളരെ സന്തോ 
ഷം” എന്ന്‌ പറഞ്ഞ്‌ ഡണ്‍സ്റ്റനച്ചന്‍ സ്വതസിദ്ധമായ സംയമനത്തില്‍ 
ചിരിച്ചു. കൈ കഴുകാന്‍ എഴുന്നേല്‍ക്കുന്നതിന്‌ മുമ്പ്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
പറഞ്ഞു: “രാവിലെ സമയത്തിന്‌ ബസ്സ്റ്റോപ്പില്‍ വരാനുള്ള തത്ര 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 17 


പ്യാടില്‍ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു.” അപ്പോഴാണ്‌ രണ്ട്‌ 
കണ പുട്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഒരുമിച്ച്‌ കഴിച്ചതിന്റെ കാരണം പുറത്ത്‌ 
വന്നത്‌. എന്നും ഡണ്‍സ്റ്റനച്ചന്‍ ഇങ്ങനെ ആയിരുന്നു. അജപാലന 
ശുശ്രൂഷയില്‍ എന്നും ബദ്ധശ്രദ്ധനായിരുന്നു അദ്ദേഹം. ഒരു ഓപ 
ചാരികതയും ഇല്ലാത്ത പുണ്യപെരുമാറ്റം ഡണ്‍സ്റ്റനച്ചന്റെ മുഖ 
മുദ്രയായിരുന്നു. സുഖസരകര്യങ്ങളൊന്നും ഡണ്‍സ്റ്റനച്ചന്‌ നിര്‍ബ 
ന്ധമായിരുന്നില്ല. തനി നാടന്‍ ജീവിതശൈലി ആയിരുന്നു ഡണ്‍സ്റ്റ 
നച്ചന്റേത്‌. ഗലീലി തടാകത്തിലെ മീന്‍ മണം നിറഞ്ഞ വഞ്ചിപരി 
സരം വചന പ്രഘോഷണത്തിന്‌ വേദിയാക്കിയ യേശുവിനെ എന്നും 
ഏറ്റവും അടുത്ത്‌ അനുകരിച്ച അനുയായിയായ ഡണ്‍സ്റ്റനച്ചന്‍, 
ആര്‍ഭാടങ്ങള്‍ തൊട്ടുതീണ്ടാത്ത ലാളിത്യ ആത്മീമതയുടെപാതയി 
ലൂടെ എന്നും ചരിച്ചവനായിരുന്നു. “മൌനമായിരിക്കുക, നിനക്ക്‌ 
ജ്ഞാനം പകര്‍ന്നു നല്കാം” (ജോബ്‌ 33:33). ലാളിത്യവും ഒരു 
ആത്മീയ മൌനമാണ്‌. ദൈവോന്മുഖരായി ജീവിക്കാനുള്ള ജ്ഞാന 
ത്തില്‍ ലാളിത്യം നമ്മെ ഉറപ്പിക്കും. 

വീട്ടില്‍നിന്ന്‌ പോകുന്നതിന്‌ മുമ്പ്‌ ഡണ്‍സ്റ്റനച്ചന്‍ പ്രാര്‍ത്ഥന 
ചൊല്ലി ഞങ്ങളെ ആശിർവദിച്ചു. ആ പ്രാര്‍ത്ഥനയില്‍ 'സ്വര്‍ഗ്ഗസ്ഥ 
നായ പിതാവെ!” എന്നുള്ള ജപവും, “നന്മ നിറഞ്ഞ മറിയമെ” 
എന്നുള്ള പ്രാര്‍ത്ഥനയും ഉണ്ടായിരുന്നത്‌ ഇന്നും ഞാന്‍ ഓര്‍ക്കു 
ന്നു. കുറെ കൊല്ലങ്ങള്‍ക്ക്‌ ശേഷം ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചനുമായി 
സംസാരിച്ചപ്പോള്‍ കരിസ്മാറ്റിക്‌ രീതിയില്‍ ഞാന്‍ ധ്യാനിപ്പിക്കാ 
റുണ്ട്‌ എന്ന്‌ പറഞ്ഞു. അപ്പോള്‍ അദ്ദേഹം എന്നോട്‌ വലിയ വാത്സ 
ല്യത്തോടെ പറഞ്ഞു: “നല്ല കാര്യം. പക്ഷേ, സഭയുടെ അടിസ്ഥാന 
പ്രാര്‍ത്ഥനകള്‍ ഉപേക്ഷിക്കരുത്‌. സ്വര്‍ഗ്ഗസ്ഥനായ പിതാവും, നന്മ 
നിറഞ്ഞ മറിയവും വിട്ടുകളഞ്ഞിട്ടുളള ആരാധനയും പ്രാര്‍ത്ഥനയും 
ഉണ്ടാകരുത്‌.” ഡണ്‍സ്റ്റനച്ചന്‍ കരിസ്മാറ്റിക്‌ വിരോധി ആയിരുന്നു 
എന്ന്‌ ഒരിക്കലും ഞാന്‍ കരുതുന്നില്ല. പക്ഷേ യേശു പഠിപ്പിച്ച 
പ്രാര്‍ത്ഥനയും മാതാവിന്റെ ഭക്തിയും ഡണ്‍സ്റ്റനച്ചന്റെ ആദ്ധ്യാത്മി 
കതയുടെ അടിസ്ഥാനങ്ങള്‍ ആയിരുന്നു എന്ന്‌ സ്പഷ്ടം. ഇത്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ സ്വയമായി ജപിച്ച്‌ പകര്‍ന്ന്‌ നല്കിയ ഒരു പാവന 
പൈതൃകം ആണെന്നുള്ളത്‌ ഒരു യാഥാര്‍ത്ഥ്യമാണ്‌. 


18 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


2 
ദൈവദുതന്‍ വന്നു! 


ആനന്ദപുരം ലിറ്റിൽഫ്ളവർ ഇടവകയില്‍ നിന്ന്‌ എന്റെ വീട്ടിലേക്ക്‌ 
ഏകദേശം രണ്ട്‌ കിലോമീറ്റര്‍ ദൂരം ഉണ്ട്‌. പ്രഭാതഭക്ഷണം കഴിക്കാതെ 
കുമ്പസാരിപ്പിക്കുവാന്‍ ഓടിപ്പിടഞ്ഞ്‌ ബസ്‌ കയറി സമയത്ത്‌ എത്തി 
ച്ചേര്‍ന്ന്‌, ഉച്ചഭക്ഷണം കഴിക്കാതെ ദീര്‍ഘസമയം അന്ന്‌ കുമ്പസാരി 
പ്പിച്ച ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ വീട്ടിലേക്ക്‌ നടന്നാണ്‌ വന്നത്‌ എന്നു 
ള്ളത്‌ അദ്ദേഹത്തിന്റെ വീരോചിതമായ ലാളിത്യ ജീവിതത്തിന്റെ 
മറ്റൊരു നിദര്‍ശനമാണ്‌. അദ്ദേഹത്തിന്‌ വേണമെങ്കില്‍ ബസ്‌ കയറി 
വരന്തരപ്പിള്ളിയിലേയ്ക്ക്‌ തിരിച്ചു പോകാമായിരുന്നു. എന്തുകൊണ്ട്‌ 
അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക്‌ വന്നു എന്നുള്ളത്‌ നിഗൂഡമായ 
ഒരു ദൈവാനുഗ്രഹ അവസരമായി ഞാന്‍ ഇന്ന്‌ പരിഗണിക്കുന്നു. 
ഉല്‍പ്പത്തിയുടെ പുസ്തകത്തില്‍ അബ്രാഹത്തെ സന്ദര്‍ശിക്കുവാന്‍ 
എത്തിയ മൂന്ന ദൈവദൂതന്മാരെ കുറിച്ചുള്ള പരാമര്‍ശം ഉണ്ടല്ലോ. 
അതുപോലെ ഞങ്ങളുടെ ഭവനത്തിന്‌ ദിവ്യനായ ഒരു വന്ദ്യവൈദി 
കനെ സ്വീകരിക്കുവാനും ഭക്ഷണം നല്‍കുവാനും ദൈവം അറിഞ്ഞു 
നല്‍കിയ ഒരു അസുലഭ അവസരമായി തീര്‍ന്നു. 

ഞങ്ങളുടെ വീട്ടില്‍നിന്ന്‌ ഡണ്‍സ്റ്റനച്ചനെ ബസ്‌സ്റ്റോപ്പില്‍ എത്തി 
ക്കുവാന്‍ ഞാനാണ്‌ കൂടെ പോയത്‌. ഏകദേശം ഒരു കിലോമീറ്റര്‍ 
നടക്കണമായിരുന്നു ബസ്സ്റ്റോപ്പിലേയ്ക്ക്‌. കൃശഗാത്രനായ 
ഡണ്‍സ്റ്റനച്ചന്‍ നടപ്പും, തോട്ടപണിയും തന്റെ ആരോഗ്യസംരക്ഷ 
ണത്തിന്റെ വ്യായാമ ഉപാധികളായി പ്രാവര്‍ത്തികമാക്കിയിരുന്നു. 
ചെറുപ്പക്കാലത്ത്‌ അദ്ദേഹം ഫുട്ബോള്‍ കളിക്കുന്നതില്‍ തല്‍പ്പര 
നായിരുന്നു എന്ന്‌ പറഞ്ഞ്‌ കേട്ടിട്ടുണ്ട്‌. വ്യായാമത്തിന്‌ സാഹചര്യം 
ഇല്ലെങ്കില്‍ അടുത്ത മുറിക്കാര്‍ക്ക്‌ ശല്യം ഇല്ലാത്ത രീതിയില്‍ സ്വന്തം 
മുറിയില്‍ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും, ചെറുതായി ഓടിയും 
അദ്ദേഹം വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു. സ്വസ്ഥമായ ശരീരത്തില്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 19 


സ്വസ്ഥമായ മനസ്സ്‌ അദ്ദേഹത്തിന്‌ എന്നും ഉണ്ടായിരുന്നു. ശാന്തവും 
സ്വസ്ഥവും ആയിരുന്ന ആത്മാവസ്ഥ എന്നും അദ്ദേഹത്തിന്‌ കൈമു 
തലായിരുന്നു. 

ബസ്സ്റ്റോപ്പിലേക്കുള്ള യാത്രയില്‍ അദ്ദേഹം അമ്മ ഉണ്ടാക്കി 
ക്കൊടുത്ത ഭക്ഷണത്തെക്കുറിച്ച്‌ എന്നോട്‌ പ്രശംസിച്ച്‌ പറഞ്ഞു. 
ഞാന്‍ ഒരു വൈദികന്റെ കൂടെ നടക്കുന്നതും, ഇത്ര അടുത്ത്‌ ഇടപ 
ഴകുന്നതും ആദ്യമായിട്ടായിരുന്നു. എനിക്ക്‌ ഉള്ളില്‍ തീര്‍ച്ചയായും 
ഒരു സങ്കോചം ഉണ്ടായിരുന്നു. സ്വതവേ ഉള്‍വലിയുന്ന സ്വഭാവ 
ക്കാരനായിരുന്ന ഞാന്‍ അദ്ദേഹം പറയുന്നതിന്‌ മാത്രം ഉത്തരം 
പറഞ്ഞ്‌ കൂടെ നടന്നു. പക്ഷേ, കുറേ കഴിഞ്ഞപ്പോള്‍ എന്നില്‍നിന്ന്‌ 
സങ്കോചമെല്ലാം മാറിപ്പോയി. ഒരു വലിയ അഭിമാനവും സന്തോ 
ഷവും എന്നില്‍ നിറഞ്ഞു. 


ഇത്‌ എഴുതന്ന സമയത്ത്‌ ഞാന്‍ പഠിച്ച കബീര്‍ദാസിന്റെ ഒരു 
ഹിന്ദി ശ്ലോകം ഓര്‍മ്മവരുന്നു. അതിന്റെ മലയാള തര്‍ജ്ജമ ഏക 
ദേശം ഇങ്ങനെയാണ്‌: “ദൈവത്തിന്റെ മഹത്വം കാണാന്‍ ഞാന്‍ 
പോയി... ഞാന്‍ നോക്കിയിടത്തെല്ലാം ദൈവമഹത്വം ഞാന്‍ ദര്‍ശി 
ച്ചു... ഞാന്‍ ഇപ്പോള്‍ ആ മഹത്വത്താല്‍ മുഴുകിപ്പോയിരിക്കുന്നു!” 
ഡണ്‍സ്റ്റണച്ചന്റെ കൂടെ ഞാന്‍ നടന്നപ്പോള്‍ അദ്ദേഹത്തിലുള്ള അനി 
തരസാധാരണമായ ദൈവിക സാന്നിദ്ധ്യം ഞാന്‍ അടുത്തറിഞ്ഞു. 
എന്റെ മനസ്സിലെ എല്ലാ സങ്കോചങ്ങളും നീങ്ങുകയും അദ്ദേഹത്തെ 
പ്പോലെ ഒരു വൈദികന്‍ ആകുവാനുള്ള ഒരു ഉള്‍വിളി എന്നില്‍ 
രൂപപ്പെടുന്നതായി ഞാന്‍ അനുഭവിച്ചറിയുകയും ചെയ്തു. 

ഡണ്‍സ്റ്റനച്ചന്‍ ഒരു വട്ടം കൂടി ഞങ്ങളുടെ വീട്ടില്‍ വന്നീട്ടുണ്ട്‌. 
റാഞ്ചിയില്‍ എന്റെ ഇന്റര്‍ മീഡിയറ്റ്‌ പഠനം കഴിഞ്ഞ്‌ അവധിക്കായി 
ഞാന്‍ വീട്ടില്‍ വന്ന സമയത്താണ്‌ ഡണ്‍സ്റ്റനച്ചനെ വീണ്ടും സ്വീക 
രിക്കുവാനുള്ള സൌഭാഗ്യം ഞങ്ങളുടെ വീടിന്‌ ഉണ്ടായത്‌. റാഞ്ചി 
യില്‍ എന്റെ റെക്ടറച്ചനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, ഞാന്‍ നോവി 
ഷ്യേറ്റിലേക്ക്‌ പോകുന്നതിനു മുമ്പ്‌ എന്റെ വീട്ടില്‍ വന്നതിനെ ഒരു 
ഓദ്യോഗിക സന്ദര്‍ശനമായി മനസ്സിലാക്കാം. എന്നില്‍ ദൈവവിളി 
യുടെ വിത്തു പാകിയ ഡണ്‍സ്റ്റനച്ചനെ എനിക്ക്‌ ഗുരുവായി ലഭിച്ചു 
എന്നത്‌ മഹാ ദൈവപരിപാലന! നിര്‍ഭാഗ്യവശാല്‍ ഡണ്‍നസ്റ്റനച്ചന്‍ 
അന്ന്‌ വന്നപ്പോള്‍ ഞാന്‍ വീട്ടില്‍ ഉണ്ടായിരുന്നില്ല. ഞാന്‍ അമ്മ 


20 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


യുടെ വീട്ടില്‍ പോയിരിക്കുകയായിരുന്നു. ഇന്നത്തെപോലെ അന്ന്‌ 
ഫോണ്‍ സരകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ വീട്ടില്‍ വരുന്ന ദിവസവും, സമയവും 
എനിക്ക്‌ അറിയാന്‍ സാധിച്ചില്ല. സാധിക്കുന്ന വിധത്തില്‍ സല്‍ക്ക 
രിച്ച്‌ ഡണ്‍സ്റ്റനച്ചനെ വീട്ടില്‍ നിന്ന്‌ യാത്രയാക്കി. അന്നും ഡണ്‍സ്റ്റ 
നച്ചന്‍ വീട്ടില്‍ നിന്ന്‌ പോകുന്നതിനു മുമ്പ്‌ പ്രാര്‍ത്ഥന ചൊല്ലിയിരു 
ന്നു. അദ്ദേഹത്തിന്‌ എന്തോ കാര്യത്തിന്‌ ഞങ്ങളുടെ നാടായ ആന 
ന്ദപുരത്തിന്റെ അടുത്തുള്ള പറപ്പൂക്കരയ്ക്ക്‌ ആ ദിവസം പോകേ 
ണ്ടതുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടില്‍ നിന്ന്‌ ഏകദേശം അഞ്ച്‌ 
കിലോമീറ്റര്‍ ദൂരത്തുള്ള പറപ്പൂക്കരയിലേക്ക്‌ എന്റെ രണ്ടാമത്തെ 
അനുജന്‍ പോളിയുടെ കൂടെ നടന്നാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ അന്ന്‌ പോയ 
ത്‌. പോളി അപ്പോള്‍ ഹൈസ്കൂള്‍ വിദ്യാര്‍ത്ഥി ആയിരുന്നു. 
കൊയ്ത്തു കഴിഞ്ഞ പുഞ്ച പാടത്ത്‌ കൂടി പറപ്പുക്കരയിലേക്കുള്ള 
കാല്‍നടയാത്രയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ അധികമൊന്നും സംസാരി 
പ്‌ കൊന്ത ചൊല്ലുകയായിരുന്നു എന്ന്‌ പോളി പറയുകയുണ്ടാ 
യി. 


ഡണ്‍സ്റ്റനച്ചന്‍ ഒട്ടും തന്നെ സംസാരപ്രിയന്‍ ആയിരുന്നില്ല. 
അദ്ദേഹം പറയാറുണ്ട്‌: “ചിലര്‍ക്ക്‌ എത്ര സംസാരിച്ചാലും മതിയാകി 
ല്ല. എനിക്ക്‌ സംസാരിക്കാന്‍ അധികം വിഷയങ്ങള്‍ ഉണ്ടാകാറില്ല. 
കഴിയുന്നതും മൌനത്തില്‍ ആയിരിക്കുവാനാണ്‌ എനിക്ക്‌ ഇഷ്ടം. 
എന്നിരുന്നാലും, ഉല്ലാസ സമയങ്ങളില്‍ കഴിവതും ഞാന്‍ ഉഷാറാ 
കാറുണ്ട്‌. ചിലപ്പോള്‍ ഉല്ലാസ സമയങ്ങള്‍ ആകുവാന്‍ വലിയ തിടു 
ക്കത്തോടെ ഞാന്‍ കാത്തിരിക്കാറുണ്ട്‌. മറ്റുള്ളവര്‍ ഉല്ലസിക്കുന്നതും 
ചിരിക്കുന്നതുമൊക്കെ കാണുവാന്‍ എനിക്ക്‌ വലിയ ഇഷ്ടമാണ്‌. 
അത്‌ എന്റെ മനസ്സിന്‌ വലിയ സന്തോഷം നല്‍കാറുണ്ട്‌.” നമ്മള്‍ 
എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കേണ്ടവരാണ്‌. മറ്റുള്ളവ 
രുടെ സുഖദുഃഖങ്ങളില്‍ സമഭാവന സംരക്ഷിക്കുക എന്നുള്ളത്‌ 
നമ്മുടെ പരിശുദ്ധമായ സംസ്കാരത്തിന്റെ ഭാഗമാണ്‌. ഡണ്‍സ്റ്റന 
ച്ചന്‍ ഇത്തരത്തിലുള്ള സംസ്കാരം സ്വാംശീകരിച്ചിരുന്ന വ്യക്തി 
യായിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 21 


3 


ജീവിതം ഒരു സന്ദേശം 


ഇരിങ്ങാലക്കുട നിന്ന്‌ ആമ്പല്ലൂര്‍ കൂടി കല്ലൂര്‍ വരെ പോകുന്ന “വിജ 
യലക്ഷ്മി ട്രാന്‍സ്പോര്‍ട്ട്‌ ബസ്സ്‌ ഞങ്ങള്‍ നിന്നിരുന്ന ആനന്ദപുരം 
ബസ്‌ സ്റ്റോപ്പില്‍ വന്നു നിന്നു. ഡണ്‍സ്റ്റനച്ചന്‍ ഉടുപ്പ്‌ ചെറുതായി 
ഒന്ന്‌ പൊക്കിപ്പിടിച്ച്‌ ബസ്സിന്റെ ചവിട്ടുപടികള്‍ കയറി. ആരോ ഒരാള്‍ 
ഇരിക്കുന്ന സീറ്റില്‍ നിന്ന്‌ എഴുന്നേറ്റ്‌ അച്ചന്‌ സീറ്റ്‌ കൊടുത്തു. പക്ഷേ, 
ഡണ്‍സ്റ്റനച്ചന്‍ ചിരിച്ചുകൊണ്ട്‌ ആ ആളുടെ തോളില്‍ പിടിച്ച്‌ ആ 
സീറ്റില്‍ തന്നെ ഇരുത്തുന്നത്‌ കണ്ടു. അപ്പോഴേയ്ക്കും ബസ്സ്‌ എന്റെ 
കണ്‍മറയത്തുനിന്ന്‌ പോയി കഴിഞ്ഞിരുന്നു. തിരിച്ച്‌ വീട്ടിലേയ്ക്ക്‌ 
നടക്കുമ്പോള്‍ എന്റെ കുഞ്ഞുമനസ്സില്‍ എന്തെന്നില്ലാത്ത ഒരു ആദ 
രവ്‌ ഡണ്‍സ്റ്റനച്ചനോട്‌ തോന്നി. 


ഇതു കഴിഞ്ഞുള്ള അടുത്ത ശനിയാഴ്ച ഇടവക പള്ളിയില്‍ 
കുര്‍ബ്ബാനയ്ക്ക്‌ കൂടുവാനായി സങ്കീര്‍ത്തിയില്‍ നില്‍ക്കുമ്പോള്‍ 
വികാരി അഗസ്റ്റിന്‍ അക്കര അച്ചന്‍ എന്റെ തോളില്‍ തട്ടിയിട്ട്‌ ചോദി 
ച്ചു: “കൊവേന്ത പട്ടകാരന്‍ ആകാന്‍ തീരുമാനിച്ചു അല്ലേ? വല്യ 
ച്ചന്‍ പേര്‍ എഴുതി കൊണ്ടുപോയോ?” ഞാനാകെ പരിഭ്രമിച്ചു. 
സ്വതവേ അന്നൊക്കെ ഞാന്‍ വളരെ ലജ്ജാശീലനായിരുന്നു. 
സങ്കീര്‍ത്തിയില്‍ ഉണ്ടായിരുന്ന കുർബാനക്ക്‌ കൂടുന്ന എന്റെ കൂട്ടു 
കാര്‍ വികാരി അച്ചന്‍ പറഞ്ഞത്‌ കേട്ടു എന്ന്‌ മനസ്സിലാക്കി ഞാന്‍ 
ജാള്യതപ്പെട്ടു. 

വാസ്തവത്തില്‍, ഡണ്‍സ്റ്റനച്ചന്റെ കൂടെ ഞാന്‍ ഉണ്ടായിരുന്ന 
സമയത്തൊന്നും അദ്ദേഹം എന്നോട്‌ ദൈവവിളിയെക്കുറിച്ച്‌ ഒന്നും 
പറഞ്ഞില്ല. എന്നിരുന്നാലും, അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യം എന്റെ 


22 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഉള്ളില്‍ ഉണ്ടായിരുന്ന വൈദികനാകണം എന്നുള്ള ആഗ്രഹത്തെ 
ഒന്നുകൂടി ദൃഡ്ജപ്പെടുത്തി എന്നുള്ളത്‌ പരമാര്‍ത്ഥമാണ്‌. 


്രാന്‍സിസ്‌ അസ്സിസ്സി സഹസന്യാസികളുമൊത്ത്‌ പ്രസംഗിക്കു 
വാന്‍ പോയ ഒരു സംഭവം ഓര്‍ത്തു പോകുന്നു. അസ്സിസ്സി പട്ടണ 
ത്തിന്റെ തെരുവുകളിലൂടെ മുഴുവന്‍ നടന്നിട്ടും ഒരു സ്ഥലത്തും 
ഫ്രാന്‍സിസ്‌ ്രസംഗിച്ചില്ല. തിരിച്ച്‌ ആശ്രത്തില്‍ എത്തിയപ്പോള്‍ 
“എന്താണ്‌ പ്രസംഗിക്കാതിരുന്നത്‌” എന്നുള്ള അനുയാത്രക്കാരുടെ 
ചോദ്യത്തിന്‌ അദ്ദേഹം പ്രത്യുത്തരിച്ചത്‌: “അസ്സിസ്സിയിലൂടെയുള്ള 
നമ്മുടെ സഞ്ചാരം തന്നെ ഒരു പ്രസംഗം ആയിരുന്നു” എന്നാണ്‌. 
സര്‍വ്വപരിത്യാഗികളായവരുടെ ശൈലിയില്‍ അസ്സിസ്സി നഗരത്തി 
ലൂടെയുള്ള അവരുടെ യാത്ര ആഡംബരങ്ങളുടേയും ആര്‍ഭാടങ്ങ 
ളുടേയും പുറകേ പോകുന്നവര്‍ക്ക്‌ ഒരു തിരുത്തലിനെക്കുറിച്ച്‌ ആഴ 
ത്തില്‍ ചിന്തിക്കുവാന്‍ ഉതകുന്നതായിരുന്നു. മഹാത്മാഗാന്ധി 
പറഞ്ഞു: “എന്റെ ജീവതമാണ്‌ എന്റെ സന്ദേശം.” ബാഹൃരൂപത്തില്‍ 
ആകര്‍ഷകമായി ഒന്നും തന്നെ എനിക്ക്‌ ഡണ്‍സ്റ്റണച്ചനില്‍ കാണു 
വാന്‍ സാധിച്ചില്ലെങ്കിലും, അദ്ദേഹത്തിലുള്ള ആത്മീയ ചൈതന്യം 
ഒരു ദിവ്യസന്ദേശമായി എന്നെ അന്ന്‌ വളരെ സ്വാധീനിക്കുകയുണ്ടായി. 


ഇന്ത്യന്‍ സ്വാതന്ത്ര്യസമരത്തെ കുറിച്ചും, അദ്ദേഹത്തിന്റെ ജന്മ 
നാടായ പാവറട്ടിയില്‍ സംഘടിപ്പിക്കപ്പെട്ട സ്വാതന്ത്യസമരം കര്‍മ്മ 
പരിപാടികളെക്കുറിച്ചുമൊക്കെ എന്നോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ 
വെച്ച്‌ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്‌. അദ്ദേഹം തികഞ്ഞൊരു ഗാന്ധി 
യന്‍ ആയിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തില്‍ നിന്ന്‌ മനസ്സിലാ 
ക്കിയ ലാളിത്യവും, പ്രകൃതിചികിത്സാ രീതികളും അദ്ദേഹം ജീവി 
തത്തില്‍ പ്രാവര്‍ത്തികമാക്കിയിരുന്നു. ചില അസുഖങ്ങള്‍ക്ക്‌ ശുദ്ധ 
ജലത്തില്‍ നനച്ച തുണി കൊണ്ട്‌ വെച്ചു കെട്ടലും, മണ്ണ്‌ കുതിര്‍ത്തി 
വെച്ചു കെട്ടലുമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. 


അദ്ദേഹം എനിക്ക്‌ പറഞ്ഞു തന്നിട്ടുള്ള ചികിത്സാമുറയാണ്‌ വാ 
പുണ്ണ്‌ മാറുവാന്‍ പിച്ചകത്തിന്റെ ഇല കടിച്ച്‌ ചവച്ച്‌ വായില്‍ അതിന്റെ 
നീര്‍ പിടിക്കുക എന്നുള്ളത്‌. അത്‌ വളരെ പ്രയോജനകരമാണ്‌ എന്ന്‌ 
അനുഭവത്തില്‍ നിന്ന്‌ ഞാന്‍ മനസ്സിലാക്കിയിട്ടുണ്ട്‌. സാധാരണ ജീവി 
തവുമായി ബന്ധപ്പെട്ട ഇത്തരം പൊടിക്കൈകള്‍ ഡണ്‍സ്റ്റനച്ചന്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 23 


സ്വായത്തമാക്കിയത്‌ മറ്റുള്ളവര്‍ക്കും പകര്‍ന്നു നല്‍കിയിരുന്നു 
എന്നുള്ളതും അദ്ദേഹത്തിന്റെ ലാളിത്യ ജീവിതശൈലിയിലേക്കുള്ള 
ചുണ്ടുപലകകളാണ്‌. 


ഡണ്‍സ്റ്റനച്ചന്റെ കാലുകളില്‍ ത്വക്ക്‌ രോഗം (എക്സിമ) വളരെ 
ചെറുപ്പകാലം മുതല്‍ ഉണ്ടായിരുന്നു. അദ്ദേഹം അട്ടപ്പാടിയില്‍ ആയി 
രിക്കുമ്പോള്‍ അത്‌ വളരെ കൂടുതല്‍ ആകാറുണ്ട്‌. അവിടത്തെ ആദി 
വാസികള്‍ പറഞ്ഞു കൊടുത്തതനുസരിച്ച്‌, അദ്ദേഹം കാലില്‍ 
അട്ടയെ പിടിപ്പിക്കാറുണ്ടത്രെ! രോഗമുള്ള കാലില്‍ അട്ട കുറെ നേരം 
കടിച്ചു പിടിച്ചിരുന്ന്‌ രക്തം കുടിക്കും. അതു കഴിഞ്ഞാല്‍ കാലിലെ 
രോഗത്തിന്‌ വളരെ ശമനം ലഭിക്കാറുണ്ടത്രെ. അട്ടപ്പാടി ആശ്രമ വള 
പ്പിൽ പണിക്ക്‌ വന്നിരുന്ന ആദിവാസി സഹോദരങ്ങള്‍ തന്നെ അട്ടയെ 
പിടിച്ച്‌ മണ്‍കലത്തിലിട്ട്‌ കൊണ്ടു വന്ന്‌ ഡണ്‍സ്റ്റനച്ചന്റെ കാലില്‍ 
അവയെ പിടിപ്പിക്കുമായിരുന്നു എന്നാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറയാറു 
ള്ളത്‌. കുറെ നേരം കഴിയുമ്പോള്‍ അട്ടയെ കാലില്‍ നിന്ന്‌ വിടുവി 
ക്കുവാനായി പുകയില കൂട്ടി മുറുക്കിയത്‌ വെച്ച്‌ തേക്കണം. ഡണ്‍സ്റ്റ 
നച്ചന്‌ ഇതിലൊന്നും അറപ്പോ, വെറുപ്പോ ഉണ്ടായിരുന്നില്ല. എല്ലാം 
സുഹൃത്തുക്കളായ ആദിവാസി ജോലികാര്‍ ചെയ്തു കൊടുത്തിരു 
ന്നു. ചോര കുടിച്ച്‌ വയറ്‌ വീര്‍ത്ത്‌ അട്ടകളെ കാലില്‍ നിന്ന്‌ അടര്‍ത്തി 
യെടുക്കുമ്പോള്‍, നല്ല തെറികള്‍ പറഞ്ഞുകൊണ്ടാണത്രേ ആദിവാ 
സികള്‍ അട്ടകളെ വിടുവിക്കാറുള്ളത്‌. നമ്മള്‍ വലിയ തെറികളായി 
കരുതുന്ന വാക്കുകളൊക്കെ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ 
സംസാരത്തിലെ സാധാരണ ഉപയോഗ പദങ്ങളാണ്‌ എന്ന്‌ പറഞ്ഞ്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ അവരുടെ നിഷ്കളങ്കത വര്‍ണ്ണിച്ച്‌ ചിരിക്കുമായിരു 
ന്നു. മഹാത്മാഗാന്ധിജിയുടെ പ്രകൃത ചികിത്സാ രീതിയാണ്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ ഇവിടെ പിന്‍തുടര്‍ന്നിരുന്നത്‌. 


വലിയ വായനാശീലവും, പഠന പാണ്ഡിത്യ മികവുകളൊന്നും 
ഡണ്‍സ്റ്റനച്ചന്‌ ഉണ്ടായിരുന്നില്ലെങ്കിലും, മഹാത്മാഗാന്ധിജിയുടെ 
ആത്മകഥ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്നും, അത്‌ അദ്ദേഹത്തെ വളരെ 
സ്വാധീനിച്ചിട്ടുണ്ടെന്നും എന്നോട്‌ പറഞ്ഞിട്ടുണ്ട്‌. മഹാത്മാഗാന്ധി 
ജിയുടെ ജീവിതവീക്ഷണത്തിന്റെ അടിസ്ഥാന തത്വമായ അഹിംസാ 
സിദ്ധാന്തത്തിന്റെ ഉറവിടങ്ങളില്‍ യേശുവിന്റെ പ്രബോധനങ്ങളുടെ 


24 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വലിയ സ്വാധീനം ഉണ്ടെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ വിശ്വസിച്ചിരുന്നു. തന്നി 
ലുള്ള വിശ്വാസ ബോധ്യങ്ങളെ എപ്പോഴും പ്രാവര്‍ത്തികമാക്കികൊ 
ണ്ടുള്ള ജീവിത്രകമത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എപ്പോഴും ശ്രദ്ധാലുവായിരു 
ന്നു എന്നുള്ളതാണ്‌ അദ്ദേഹത്തിന്റെ ആദ്ധ്യാത്മികതയുടെ അന 
നൃത. 

വൈദികപരിശീലനത്തിന്റെ ഭാഗമായി റാഞ്ചിയില്‍ ഇന്റര്‍മീഡി 
യറ്റ്‌ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്‌, ഞാന്‍ അടക്കമുള്ളവരുടെ 
ട്രെയിന്‍ യാത്രയില്‍ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട 
ഡണ്‍സ്റ്റനച്ചന്റെ പ്രതികരണം അദ്ദേഹം പ്രായോഗിക ജീവിതത്തില്‍ 
പാലിച്ചു വന്നിരുന്ന അഹിംസാ ജീവിതശൈലിയെകുറിച്ച്‌ നമ്മില്‍ 
അവബോധം ഉണര്‍ത്തുന്നതാണ്‌. ഒന്നാം വര്‍ഷത്തെ റാഞ്ചിയിലെ 
പഠന ശേഷം അവധിക്കായി നാട്ടില്‍ പോയി ഞങ്ങള്‍ തിരിച്ചു വരു 
മ്പോള്‍ ട്രെയിന്‍ യാത്രയില്‍ ടിക്കറ്റ്‌ എടുക്കാത്ത പലരും വിവിധ 
സ്റ്റേഷനുകളില്‍നിന്ന്‌ ഞങ്ങളുടെ കമ്പാര്‍ട്ടുമെന്റില്‍ കയറിക്കൂടി. 
ടിക്കറ്റ്‌ പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥന്‍ ഇത്തരം യാത്ര 
ക്കാരെ ചെകിട്ടത്ത്‌ അടിക്കുന്നത്‌ ഞങ്ങള്‍ കാണുകയുണ്ടായി. 
അവധി കഴിഞ്ഞ്‌ റാഞ്ചിയില്‍ തിരിച്ചെത്തിയ ശേഷം 
പ്രോവിന്‍സിന്റെ മാസം തോറുമുള്ള വാര്‍ത്താ ബുളളറ്റിനിലേയ്ക്ക്‌ 
ഞങ്ങള്‍ നല്‍കിയ റിപ്പോര്‍ട്ടില്‍ ഏകദേശം താഴെ കാണുംവിധം 
ഒരു വാചകം ഉണ്ടായിരുന്നു: “ട്രെയിനില്‍ ചിലരുടെ മുഖത്തുള്ള 
ടി.ടി.ആറിന്റെ തബലയടികള്‍ ഞങ്ങള്‍ കണ്ടു.” ഞങ്ങളുടെ ബാച്ചില്‍ 
അതിവിദഗ്ദ്ധമായി തബല വായിക്കുന്ന ഒരു അംഗം ഉണ്ടായിരു 
ന്നു. ഒരുപക്ഷെ, അത്‌ കൊണ്ട്‌ കൂടിയായിരിക്കാം ടിക്കറ്റ്‌ ഇല്ലാതെ 
യാത്ര ചെയ്യുന്നവരുടെ ചെകിട്ടത്തുള്ള ടി.ടി.ആറിന്റെ പ്രഹരത്തെ 
തബലയടിയായി ഞങ്ങള്‍ വ്യംഗ്യഭാഷയില്‍ താരതമ്യപ്പെടുത്തി 
റിപ്പോര്‍ട്ടില്‍ കുറിച്ചത്‌. ബുള്ളറ്റിനിലേക്ക്‌ എഴുതിയ വാര്‍ത്ത അയ 
യ്ക്കുന്നതിന്‌ മുമ്പ്‌ അത്‌ റാഞ്ചിയില്‍ ഞങ്ങളുടെ ഗുരുനാഥനായി 
രുന്ന ഡണ്‍സ്റ്റനച്ചന്‌ വായിച്ചുനോക്കി തിരുത്താനായി കൊടുത്തു. 


ഭാഷാനിപുണന്‍ ആയിരുന്നില്ലെങ്കിലും, ആദ്ധ്യാത്മിക വ്യക്തിത്വ 
ത്തിന്റെ നിറകുടമായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ വൈദിക 
വിദ്യാര്‍ത്ഥികള്‍ എല്ലാവരേയും വിളിച്ച്‌ വാര്‍ത്തയിലെ വലിയ ഒരു 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 25 


തിരുത്തല്‍ നല്കിക്കൊണ്ട്‌ സൌമനായി പറഞ്ഞു: “ടി.ടി.ആര്‍ ടിക്കറ്റ്‌ 
ഇല്ലാത്ത യാത്രക്കാരുടെ ചെകിട്ടത്ത്‌ അടിച്ചതിനെക്കുറിച്ച്‌ ആരും 
ഇങ്ങനെ “തബലയടി” എന്നൊക്കെ എഴുതാന്‍ പാടില്ല. വൈദിക 
വിദ്യാര്‍ത്ഥികളായ നിങ്ങള്‍ ഒരിക്കലും ഇങ്ങനെ എഴുതാന്‍ പാടി 
ല്ല.” വാര്‍ത്ത തിരുത്തപ്പെട്ടു. തബലയടി' ഭാഗം മാറ്റപ്പെട്ടു. ഡണ്‍സ്റ്റ 
നച്ചനില്‍ ഉറിക്കിടന്നിരുന്ന അഹിംസാ ആദ്ധ്യാത്മികത ഞങ്ങള്‍ക്ക്‌ 
വലിയ ഗുണപാഠമായി. 


റാഞ്ചിയിലെ ഞങ്ങളുടെ പഠനകാലത്ത്‌ ഞങ്ങളെ ഹിന്ദി പഠിപ്പി 
ക്കുവാന്‍ ഒരു അദ്ധ്യാപകന്‍ വന്നിരുന്നു. ആദിവാസി കത്തോലിക്ക 
നായ അദ്ദേഹം വളരെ സരള സ്വഭാവക്കാരന്‍ ആയിരുന്നു. വൈകു 
ന്നേരമാണ്‌ സാധാരണയായി ഹിന്ദി ട്യൂഷന്‍ നല്കുവാന്‍ അദ്ദേഹം 
വന്നിരുന്നത്‌. എന്നാല്‍, ഒരു വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ എന്തോ 
അസൌകര്യം കാരണം വൈകീട്ടത്തെ ക്ലാസ്സ്‌ രാവിലെയാക്കി. ക്ലാസ്സ്‌ 
കഴിഞ്ഞപ്പോള്‍ ഉച്ചഭക്ഷണസമയമായി. അദ്ദേഹത്തിന്‌ ണ്‌ നല്‍കു 
വാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു. ഞങ്ങളുടെ പൊതു ഉച്ചഭക്ഷണത്തിന്‌ 
കുറച്ച്‌ മുമ്പായിരുന്നു സമയം. ഈണിന്‌ ഉള്ളിയിട്ട്‌ കാച്ചിയ നറു 
നെയ്യ്‌ ഒരു കപ്പില്‍ ട്യൂഷന്‍ മാസ്റ്ററുടെ ഭക്ഷണത്തിനൊപ്പം വെച്ചിരു 
ന്നു. അദ്ദേഹത്തിന്റെ ഉണിന്‌ വേണ്ടി മാത്രം നെയ്യ്‌ വേറെ പാത്ര 
ത്തില്‍ ആക്കേണ്ടതില്ല എന്ന്‌ കരുതിയാണ്‌ ഞങ്ങള്‍ക്ക്‌ കൂടി ചോറില്‍ 
കൂട്ടിക്കഴിക്കുവാനുള്ള നെയ്യിന്റെ കപ്പ്‌ അദ്ദേഹത്തിനായി ഭക്ഷണ 
വിഭവങ്ങളുടെ കൂടെ വച്ചത്‌. പാവം ഹിന്ദി മാസ്റ്റര്‍! അദ്ദേഹം ഉണ്‌ 
കഴിക്കുന്നതിനിടയില്‍ സൂപ്പ്‌ ആണെന്ന്‌ കരുതി കപ്പിലെ നറു നെയ്യ്‌ 
കുറേശ്ശെ കുറേശ്ശെ കുടിച്ച്‌ തീര്‍ത്തു. ഡണ്‍സ്റ്റനച്ചനാണ്‌ മാഷിന്‌ 
കൂട്ടിരുന്നത്‌. അബദ്ധവശാല്‍ ട്യൂഷണ്‍ മാസ്റ്റര്‍ നെയ്യ്‌ കുടിച്ചത്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ ശ്രദ്ധിച്ചത്‌ ഈണിന്‌ ശേഷമാണ്‌. ഉണ്‌ കഴിഞ്ഞ്‌ 
ട്യൂഷന്‍ മാസ്റ്റര്‍ പോയി. വിവരങ്ങള്‍ അറിഞ്ഞപ്പോള്‍, ഞങ്ങള്‍ക്കത്‌ 
വലിയ തമാശയായി. ഞങ്ങള്‍ കൂട്ടം കൂടിയിരുന്ന്‌ മാഷിന്റെ അബ 
ദ്ധത്തെ കുറിച്ച്‌ പറഞ്ഞ്‌ ഒച്ചവെച്ച്‌ ചിരിച്ചു. ഞങ്ങളില്‍ ഒരാള്‍ 
പറഞ്ഞു: “വേഗം പോയി മാഷിനെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന്‌ 
നല്ല ചൂടുള്ള വെള്ളം കുടിക്കുവാന്‍ കൊടുക്കണം. ചിലപ്പോള്‍ കട്ട 
യായി നെയ്യ്‌ തൊണ്ടയില്‍ കുടുങ്ങിയിരിക്കും. ചൂടുവെള്ളം കൊടു 


26 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ത്താല്‍ മാഷ്‌ രക്ഷപ്പെടും.” ഇത്‌ വീണ്ടും ഞങ്ങള്‍ക്ക്‌ ആര്‍ത്ത്‌ ചിരി 
ക്കുവാന്‍ വകയുണ്ടാക്കി. ഞങ്ങളുടെ ചിരിയും ബഹളവും കണ്ട്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ പക്കല്‍ വന്ന്‌ വളരെ സംയമനത്തോടെ 
പറഞ്ഞു: “നിങ്ങള്‍ ഒരു മിഷന്‍ സ്ഥലത്താണ്‌. മിഷനറിമാരാകുവാന്‍ 
ഒരുങ്ങുന്നവര്‍. എല്ലാം തികഞ്ഞ സ്ഥലത്ത്‌ മിഷന്‍ പ്രവര്‍ത്തനം 
വേണ്ടല്ലോ. മാഷിനെ കളിയാക്കി ആരും ഇനി ചിരിക്കണ്ട. ചോറില്‍ 
നെയ്യ്‌ ഒഴിച്ച്‌ കഴിക്കേണ്ടതാണ്‌ എന്ന്‌ പറഞ്ഞുകൊടുത്ത്‌ കാര്യങ്ങള്‍ 
ഞാന്‍ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തെറ്റ്‌ എന്റേതാണ്‌. അദ്ധ്യാപകനെ 
കളിയാക്കുന്നത്‌ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ ചേര്‍ന്നതല്ല. നിങ്ങള്‍ ഹോസ്റ്റല്‍ 
സ്റ്റുഡന്‍സ്‌ അല്ല. യോഗാര്‍ത്ഥികളാണ്‌. നിങ്ങള്‍ ഒരിക്കലും ട്യൂഷന്‍ 
മാസ്റ്ററെ പരിഹസിച്ച്‌ ചിരിക്കുവാന്‍ പാടില്ല.” 


മറ്റുളളവര്‍, അവര്‍ ഏത്‌ അവസ്ഥയില്‍ ഉള്ളവരായാലും അവരെ 
ബഹുമാനിക്കുക എന്നുള്ളത്‌ ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതചര്യ ആയി 
രുന്നു. ഇപ്രകാരത്തില്‍ ഡണ്‍സ്റ്റനച്ചന്റെ സാന്നിദ്ധ്യം ആത്മീയ ഉത്കര്‍ 
ഷത്തിന്റെയും, പരസ്നേഹ വൈശിഷ്ട്യത്തിന്റേയും അവസരം 
തീര്‍ക്കുമായിരുന്നു. ഹൈസ്‌ക്കൂള്‍ വിദ്യാര്‍ത്ഥിയായിരുന്ന എന്നോട്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ പറയാതെ പറഞ്ഞ ദൈവവിളി ഉത്ബോധനം 
ഡണ്‍സ്റ്റനച്ചന്റെ ഇത്തരത്തിലുള്ള സാക്ഷ്യമൂല്യ ജീവിതത്തിന്റെ 
അനുഭവ ആസ്വാദനം പകരുന്നതായിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 27 


4 


പട്ടിപുലി പിടിച്ചില്ല 


ട.S.L.C. കഴിഞ്ഞ്‌ 1975 ജൂണില്‍ ഞാന്‍ വരന്തരപ്പിള്ളി CMI സെമി 
നാരിയില്‍ ചേര്‍ന്നു. അവിടെ ഗുരുവച്ചനായിരുന്നത്‌ ജോസ്‌ മെല്‍ക്കി 
യോർ നെറ്റികാടന്‍ അച്ചനായിരുന്നു. ഞാന്‍ ഉള്‍പ്പെട്ടിരുന്ന ആ 
വര്‍ഷത്തെ വൈദിക പഠനത്തിനുള്ള യോഗാര്‍ത്ഥി ബാച്ചില്‍ 
നാല്‍പ്പതു പേര്‍ ഉണ്ടായിരുന്നു. വൈദിക പരിശീലനത്തിന്റെ ഒന്നാം 
വര്‍ഷം ചിലവഴിക്കേണ്ട വരന്തരപ്പിള്ളി സെമിനാരിയുടെ ചരിത്ര 
ത്തില്‍ ആ വര്‍ഷം മാത്രമാണ്‌ ഇത്രയും യോഗാര്‍ത്ഥികള്‍ ഉണ്ടായി 
ട്ടുള്ളത്‌. സ്പിരിച്ചല്‍ കോണ്‍ഫറന്‍സിനായി ബഹുമാനപ്പെട്ട ഗുരു 
വച്ചനെ ഈഴം അനുസരിച്ചാണ്‌ ഞങ്ങള്‍ക്ക്‌ കാണേണ്ടിയിരുന്നത്‌. 
ഗുരുവച്ചനായ ബ.മെല്‍ക്കിയോറച്ചനുമായുള്ള എന്റെ രണ്ടാമത്തെ 
സ്പിരിച്ചല്‍ കോണ്‍ഫറന്‍സ്‌ ഉണ്ടായിരുന്നത്‌ ആ സെമിനാരി പരി 
ശീലന വര്‍ഷത്തിന്റെ മദ്ധ്യനാളുകളില്‍ ആയിരുന്നു. എനിക്ക്‌ ഗുരു 
വച്ചനെ കാണുവാന്‍ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിന്റെ അടുത്ത 
ദിവസം ഞങ്ങള്‍ക്ക്‌ പിക്നിക്‌ ദിനമായിരുന്നു. വരന്തരപ്പിള്ളിയില്‍ 
നിന്ന്‌ അധികം ദൂരത്ത്‌ അല്ലാത്ത എച്ചിപ്പാറ റബ്ബര്‍ എസ്റ്റേറ്റിലേക്കാ 
യിരുന്നു വിനോദയാത്ര. വരന്തരപ്പിള്ളിയില്‍ നിന്ന്‌ ഞങ്ങള്‍ എല്ലാ 
വരും ഗുരുവച്ചന്റെ കൂടെ ലൈന്‍ബസ്സില്‍ കയറി എച്ചിപ്പാറയ്ക്ക്‌ 
അടുത്ത്‌ ഇറങ്ങിയ ശേഷം എസ്റ്റേറ്റിലേയ്ക്ക്‌ കുറച്ചുദൂരം നടന്നു 
പോകണമായിരുന്നു. കോണ്‍ഫറന്‍സിനിടയില്‍ വിനോദയാത്ര 
വിഷയം ചെറുതായി കടന്നു വന്നു. തമാശയായിട്ട്‌ ആണെങ്കിലും, 
സ്വല്‍പ്പം ഗാരവത്തിലും, ടെന്‍ഷനിലും റെക്ടറച്ചന്‍ പറഞ്ഞു: “നാളെ 
പിക്നിക്‌ ആണല്ലോ. നിങ്ങളില്‍ കുറച്ച്‌ കുസൃതിക്കാര്‍ ഉണ്ട്‌. അതു 
കൊണ്ട്‌ എനിക്ക്‌ ചെറിയ ടെന്‍ഷനുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്റെ കാല 
ത്തെ പോലെ ഒന്നും ഉണ്ടാകാതിരിക്കണം.” 


28 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വര്‍ഷങ്ങള്‍ക്ക്‌ മുന്‍പ്‌ എനിക്ക്‌ കാണുവാന്‍ അവസരം ലഭിച്ച 
ഡണ്‍സ്റ്റനച്ചന്‍ വീണ്ടും എന്റെ ഓര്‍മ്മയിലേയ്ക്ക്‌ വന്നു. ഞാന്‍ 
ഗുരുവച്ചനോട്‌ എന്താണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ കാലത്ത്‌ വിനോദയാത്ര 
യില്‍ ഉണ്ടായത്‌ എന്ന്‌ ആരാഞ്ഞു. അപ്പോള്‍ അദ്ദേഹം പറഞ്ഞു: 
“നമ്മുടെ പ്രോവിന്‍സിലെ ജോസ്‌ ഇഗ്നേഷ്യസ്‌ കുരുതുകുളങ്ങര 
അച്ചനും മറ്റും ഇതുപോലെ എച്ചിപ്പാറയില്‍ പിക്നിക്‌ പോയ സമ 
യത്ത്‌ കാട്ടില്‍ വഴി തെറ്റി പോയിട്ട്‌ വലിയ പ്രശ്‌നം ഉണ്ടായി.” വിശ 
ദമായി ഈ സംഭവത്തെക്കുറിച്ച്‌ അപ്പോള്‍ അറിയുവാന്‍ എനിക്ക്‌ 
സാധിച്ചില്ല. കാരണം, സ്പിരിച്ചല്‍ കോണ്‍ഫറന്‍സ്‌ സമയത്തിന്റെ 
പ്രാധാന്യം ഉണ്ടായിരുന്നതു കൊണ്ട്‌ ഈ വിഷയത്തിലേയ്ക്ക്‌ 
അധികം കടക്കുവാന്‍ അപ്പോള്‍ സാധ്യമല്ലായിരുന്നു. 


ഡണ്‍സ്റ്റനച്ചന്‍ ഏകദേശം ഇരുപത്തിയഞ്ച്‌ വര്‍ഷങ്ങളേക്കാള്‍ 
അധികം വരന്തരപ്പിള്ളിയില്‍ യോഗാര്‍ത്ഥികളുടെ പരിശീലന ഗുരു 
വായിരുന്നു. ഇത്ര നീണ്ട കാലയളവില്‍ ഡണ്‍സ്റ്റനച്ചന്‍ വൈദിക 
വിദ്യാര്‍ത്ഥികളുടെ പരിശീലകന്‍ ആയിരുന്നു എന്നതുതന്നെ അദ്ദേ 
ഹത്തില്‍ ഉണ്ടായിരുന്ന മാതൃകാ സന്യാസ പൌരോഹിത്യ ജീവിത 
ത്തിന്റെ തെളിവാണ്‌. തൃശ്ശൂര്‍ സി.എം.ഐ. ദേവമാതാ പ്രവിശ്യയുടെ 
ആരംഭ കാലഘട്ടത്തില്‍ മൂന്നു പ്രാവശ്യം പ്രൊവിന്‍ഷ്യാള്‍ ആയി 
രുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്ദ്യ ക്ലെമന്‍സ്‌ തോട്ടുങ്കല്‍ 
പിതാവ്‌ ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ പറഞ്ഞത്‌ ഇവിടെ കുറി 
ക്കുന്നു: “ഫോര്‍മേഷന്‍ പരിശീലനത്തിനൊന്നും ഡണ്‍സ്റ്റനച്ചന്‍ 
പോയിട്ടില്ലെങ്കിലും, അദ്ദേഹത്തിന്റെ കൈയില്‍ യോഗാര്‍ത്ഥി പരി 
ശീലനം ഭദ്രമാണെന്ന്‌ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട്‌ 
അദ്ദേഹം തുടര്‍ച്ചയായി യോഗാര്‍ത്ഥി ഗുരുവായി നിയമിക്കപ്പെ 
ട്ടു.” ക്ലെമന്‍സ്‌ പിതാവ്‌ മൂന്നാമത്തെ തവണ പ്രൊവിന്‍ഷ്യാള്‍ 
ആയിരിക്കുമ്പോഴാണ്‌ മദ്ധ്യപ്രദേശിലെ സാഗാര്‍ രൂപതയുടെ 
അധിപനായി നിയമിതനാകുന്നത്‌. പുണ്യശ്ലോകനായ അദ്ദേഹം 
സാഗാര്‍ മെത്രാന്‍ ആയിരിക്കുമ്പോള്‍, ഞാന്‍ വൈദിക പരിശീ 
ലനത്തിന്റെ ഭാഗമായി സാഗാറില്‍ കോളേജ്‌ പഠനത്തില്‍ ആയി 
രുന്നു. ആ അവസരത്തില്‍ ഒരിക്കലാണ്‌ ഡണ്‍സ്റ്റനച്ചനെക്കുറി 
ച്ചുള്ള മേല്‍പ്പറഞ്ഞ അഭിപ്രായം ക്ലെമന്‍സ്‌ പിതാവില്‍ നിന്ന്‌ 
ഞാന്‍ കേട്ടത്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 29 


ഞാന്‍ റാഞ്ചിയില്‍ ഇന്റര്‍മീഡിയേറ്റ്‌ പഠിക്കുമ്പോള്‍, ജോസ്‌ ഇഗ്നേ 
ഷ്യസ്‌ കുരുതുകുളങ്ങര അച്ചന്‍ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധ 
പ്പെട്ട ഉന്നത പഠനത്തിനായി റാഞ്ചിയില്‍ ഞങ്ങളുടെ കൂടെ താമസി 
ച്ചിരുന്നു. ജോസ്‌ മെല്‍ക്കിയോറച്ചനില്‍ നിന്ന്‌ ഞാന്‍ അറിഞ്ഞിട്ടുള്ള 
“എച്ചിപ്പാറ കാണാതാകല്‍' സംഭവത്തെ കുറിച്ച്‌ റാഞ്ചിയിലെ പഠന 
കാലത്ത്‌ ഞാന്‍ കുരുതുകുളങ്ങര അച്ചനില്‍ നിന്ന്‌ വിശദമായി അറി 
ഞ്ഞിട്ടുണ്ട്‌. ഞങ്ങള്‍ വരന്തരപ്പിള്ളിയില്‍ നിന്ന്‌ എച്ചിപ്പാറയിലേയ്ക്ക്‌ 
വിനോദയാത്ര പോയതു പോലെ ഡണ്‍സ്റ്റനച്ചന്‍ വരന്തരപ്പിള്ളിയില്‍ 
ഗുരുവായിരുന്ന ഒരു കൊല്ലത്തില്‍ കുരുതുകുളങ്ങര അച്ചന്റെ ബാച്ചു 
കാരേയും എച്ചിപ്പാറ എസ്റ്റേറ്റിലേയ്ക്ക്‌ പിക്നിക്കിനായി കൊണ്ടു 
പോയി. തിരിച്ചുപോരുന്ന സമയത്ത്‌ കുരുതുകുളങ്ങര അച്ചനടക്കം 
നാല്‍ യോഗാര്‍ത്ഥികളെ കാണാതായി. കാടിനോട്‌ ചേര്‍ന്നുള്ള എച്ചി 
പ്പാറ എസ്റ്റേറ്റില്‍ നടക്കുന്നതിനിടയില്‍ അവര്‍ക്ക്‌ വഴി തെറ്റിപ്പോയ 
തുകൊണ്ടാണ്‌ ഇങ്ങനെ സംഭവിച്ചത്‌. മേഘങ്ങള്‍ പെട്ടെന്ന്‌ നിറഞ്ഞ 
കാരണം ഇരുട്ട്‌ പരക്കുകയും അവര്‍ കാട്ടില്‍ ഒറ്റപ്പെട്ടു പോകുകയും 
ചെയ്തു. വളരെ കഷ്ടപ്പെട്ട്‌ അവര്‍ അവസാനം രാത്രിയില്‍ വളരെ 
ദൂരം നടന്ന്‌ ഏറെ വൈകി ആശ്രമത്തില്‍ തിരിച്ചെത്തി എന്നുള്ളത്‌ 
ദൈവപരിപാലനയുടെ മഹാത്ഭുതം! കുരുതുകുളങ്ങര അച്ചന്‍ 
പറഞ്ഞു: “പേടിച്ച്‌ പേടിച്ചാണ്‌ ഞങ്ങള്‍ തിരിച്ചെത്തിയത്‌. ഗുരുവ 
ച്ചന്‍ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച്‌ വലിയ ഭയമുണ്ടാ 
യിരുന്നു. അടുത്ത ദിവസം തന്നെ വീട്ടുകാരെ വിളിച്ചുവരുത്തി 
പെട്ടിയും പ്രമാണവുമായി വൈദിക പരിശീലനത്തില്‍ നിന്ന്‌ ഞങ്ങളെ 
പിരിച്ചുവിട്ട്‌ വീട്ടിലേയ്ക്ക്‌ പോകുവാന്‍ പറയും എന്നത്‌ ഉറപ്പായിരു 
ന്നു. ഞങ്ങള്‍ തിരിച്ചെത്തിയപ്പോള്‍ ഞങ്ങള്‍ക്ക്‌ അപകടമൊന്നും 
സംഭവിക്കാതിരിക്കുവാന്‍ എല്ലാവരുംകൂടി പള്ളിയില്‍ ആരാധനയി 
ലായിരുന്നു. ജോഷ്വാ ചിറമ്മേല്‍ അച്ചനായിരുന്നു പ്രിയോരച്ചന്‍. 
ഞങ്ങളെ കണ്ട മാത്രയില്‍ വളരെ സംയമനത്തോടെ ചെറുതായി 
ഒന്നു ശകാരിച്ചു കൊണ്ട്‌ വേഗം കുളിച്ച്‌ റെഡിയായി അത്താഴം 
കഴിക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു. ഞങ്ങളോട്‌ ആവശ്യത്തിന്‌ 
വെള്ളം കുടിച്ചിട്ടു മതി കുളി എന്നും പറഞ്ഞു.” എല്ലാവരേയും, 
പ്രത്യേകിച്ച്‌ ഗുരുവായിരുന്ന ഡണ്‍സ്റ്റനച്ചനേയും വെള്ളം കുടിപ്പിച്ച 


30 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കുരുതുകുളങ്ങര അച്ചനടക്കം നാലു പേര്‍ വെള്ളം കുടിച്ച്‌, കുളിച്ച്‌, 
അത്താഴം കഴിച്ച്‌ കിടന്നുറങ്ങി. അടുത്ത ദിവസം മുതല്‍ പതിവു 
പോലെ ക്ലാസ്സിലും മറ്റ്‌ പരിശീലന ക്രമങ്ങളിലും തുടര്‍ന്നു. വീട്ടി 
ലേയ്ക്ക്‌ പറഞ്ഞുവിടല്‍ ഒന്നുമുണ്ടായില്ല. 


ഈ സംഭവത്തെക്കുറിച്ച്‌ റാഞ്ചിയില്‍ വെച്ച്‌ ഞങ്ങളുടെ ഇന്റര്‍മീ 
ഡിയേറ്റ്‌ കാലത്ത്‌ ഒരു വര്‍ഷത്തേയ്ക്ക്‌ ഗുരുവായി എത്തിയ 
ഡണ്‍സ്റ്റനച്ചന്റെ സാന്നിദ്ധ്യത്തില്‍ കുരുതുകുളങ്ങര അച്ചന്‍ ഓര്‍മ്മ 
കള്‍ പങ്കിട്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ സരസമായി പറഞ്ഞു: “കാട്ടിൽ 
ഇരുട്ടിതുടങ്ങിയ സമയത്ത്‌ നടന്ന്‌ നടന്ന്‌ വഴി കണ്ടുപിടിച്ച്‌ തിരിച്ചെ 
ത്തിയതിനെ കുറിച്ച്‌ വലിയ വീരസം ഒന്നും പറയണ്ട. കര്‍മ്മല മാതാവ്‌ 
കാത്ത്‌ രക്ഷിച്ച്‌ തിരിച്ചെത്തിപ്പിച്ചു എന്ന്‌ പറഞ്ഞാല്‍ മതി. പട്ടിപുലി 
കള്‍ ധാരാളം ഉണ്ടായിരുന്ന കാടാണ്‌ അത്‌. വട്ടന്മാരെ പട്ടിപുലി 
പിടിച്ചെങ്കില്‍ എന്തായിരിക്കും അവസ്ഥ?” 


കര്‍മ്മല മാതാവിന്റെ വലിയ ഭക്തനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 
ഒപ്പം, കര്‍മ്മല സഭയുടെ ആദ്ധ്യാത്മിക പാരമ്പര്യത്തില്‍ അദ്ദേഹം 
അഭിമാനിച്ചിരുന്നു. കര്‍മ്മല ആദ്ധ്യാത്മികതയുടെ വക്താക്കളായി 
രുന്ന വി. യോഹന്നാന്‍ ക്രൂസ്‌, ആവിലായിലെ വി. അമ്മത്രേസ്യ 
എന്നിവരുടെ ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങള്‍ സ്പിരിച്വല്‍ ക്ലാസിക്സ്‌ 
ആണെന്നും, അവയെ സന്യാസ പരിശീലന കാലഘട്ടത്തില്‍ നിര്‍ബ 
ന്ധമായും വായിക്കേണ്ടതുണ്ട്‌ എന്നും ഡണ്‍സ്റ്റനച്ചന്‍ നിഷ്കര്‍ഷി 
ച്ചിരുന്നു. അമ്മത്രേസ്യായുടെ “ആഭ്യന്ത്രഹര്‍മ്മ്യം' എന്ന പേരിലുള്ള 
ഗ്രന്ഥത്തോട്‌ ഡണ്‍സ്റ്റനച്ചന്‌ പ്രത്യേക പ്രതിപത്തിയുണ്ടായിരുന്നു. 
അമ്പഴക്കാട്‌ നോവിഷ്യേറ്റിലെ പരിശീലക സഹായി ആയിരുന്ന കാല 
ഘട്ടത്തില്‍, അദ്ദേഹവുമായി ആത്മീയ സംഭാഷണം നടത്തുന്ന അവ 
സരങ്ങളില്‍ ആഭ്യന്തരഹര്‍മ്മൃത്തിലെ ഏതു നിലയില്‍ എത്തിച്ചേര്‍ന്നി 
ട്ടുണ്ട്‌ എന്ന്‌ അദ്ദേഹം ആരായാറുണ്ട്‌. 


ഡണ്‍സ്റ്റനച്ചന്‍ ഓര്‍മ്മ വെച്ച നാള്‍ മുതല്‍ ആഭ്യന്തരഹര്‍മ്മ്യ 
ത്തിലെ അവസാനത്തെ അവസ്ഥയായ ഏഴാം സ്ഥലത്തായിരുന്നു 
എന്നുള്ള എന്റെ അഭിപ്രായത്തില്‍ പര്‍വ്വതീകരണം ഇല്ല എന്നുള്ളത്‌ 
എന്നെപ്പോലെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവരും സമ്മ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 31 


തിക്കും. ഏഴാംനിലയില്‍ ആത്മാവ്‌ യേശു സന്നിധിയില്‍ പരിപൂര്‍ണ്ണ 
മായി ലയിച്ച പരിപാവനായ സ്വര്‍ഗ്ഗീയ അവസ്ഥയില്‍ ആയിരിക്കും 
എന്ന്‌ അമ്മത്രേസ്യ പുണ്യവതി പ്രതിപാദിച്ചിരിക്കുന്നു. കര്‍മ്മലീത്ത 
ആദ്ധ്യാത്മികതയെ ആദ്ധ്യാത്മിക ശൈശവത്വം എന്നുള്ള സുകൃത 
കുറുക്കുവഴിയിലൂടെ ആധുനിക ലോകത്തിന്‌ പ്രാപ്യമായ രീതിയില്‍ 
സ്വജീവിതത്തിലൂടെ അനുഭവഭേദ്യമാക്കിയ വി. കൊച്ചുത്രേസ്യായെ 
പോലെ ഡണ്‍സ്റ്റനച്ചനും അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി 
യിട്ടുള്ള ലാളിത്യ സുകൃത സരണിയിലൂടെ ആഭ്യന്തര ഹര്‍മ്മൃത്തിലെ 
ഏഴാം അവസ്ഥയില്‍ എപ്പോഴും ജീവിച്ച പുണ്യാത്മാവാണ്‌. “ദൈവ 
ഹിതം നടക്കും... അത്‌ നടത്തും” എന്നുളള ആത്മീയ അവബോധ 
ത്തില്‍ ജീവിച്ചുകൊണ്ട്‌ കര്‍മ്മലീത്ത ആദ്ധ്യാത്മികതയെ കേരളത്തിന്‌ 
പരിചയപ്പെടുത്തിയ വി. ചാവറയച്ചനെ പോലെ ദൈവപരിപാലന 
യില്‍ സമ്പൂര്‍ണ്ണമായ ആത്മാര്‍പ്പണം നടത്തി ജീവിക്കുവാന്‍ നിതാന്ത 
ജാഗ്രതയുള്ള ഉത്തമ കര്‍മ്മലീത്ത സന്യാസ പുരോഹിതന്‍ ആയി 
രുന്നു സാത്വിക ഭാവങ്ങളുടെ മാത്രം ഉടമയായിരുന്ന ഡണ്‍സ്റ്റന 
ച്ചന്‍. “ദൈവേഷ്ടം... അതു മാത്രം... അത്‌ മുഴുവന്‍” എന്നുള്ള ജീവി 
തസിദ്ധാന്തവുമായി ജീവിച്ച്‌ കര്‍മ്മലീത്ത ആദ്ധ്യാത്മികതയെ തന്റെ 
പക്കലെത്തുന്ന എല്ലാവര്‍ക്കും സ്വീകാര്യമായ രീതിയില്‍ പകര്‍ന്നു 
നല്‍കിയ ദൈവദാസന്‍ കനീഷ്യസ്‌ അച്ചനെ പോലെ, ഡണ്‍സ്റ്റന 
ച്ചനും ദൈവേഷ്ടത്തെ മാത്രം അനുഗമനം ചെയ്ത ഒരു കര്‍മ്മലീത്ത 
്ഷിവര്യന്‍ ആയിരുന്നു. ഡണ്‍സ്റ്റനച്ചനില്‍ കര്‍മ്മലീത്ത ആത്മീയ 
വക്താക്കളുടെ എല്ലാ ആത്മീയ സിദ്ധാന്തങ്ങളുടേയും ചൈതന്യം 
പ്രശോഭിപ്പിച്ചിരുന്നു എന്നുള്ളതും പരമാര്‍ത്ഥമാണ്‌. 


32 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


9 


വിനയമെന്ന വിശുദ്ധി 


ഇന്നത്തെ ജാര്‍ഖണ്ഡിലെ റാഞ്ചിയില്‍ ഞാന്‍ ഉള്‍പ്പെടുന്ന വൈദി 
ക വിദ്യാര്‍ത്ഥികളുടെ ഇന്റര്‍മീഡിയേറ്റ്‌ പഠനകാലം. രണ്ടുവര്‍ഷത്തേ 
യ്ക്കാണ്‌ അവിടെ ഞങ്ങളുടെ പഠനകാല താമസം. ഒന്നാം വര്‍ഷ 
ത്തില്‍ പോള്‍ ബെന്‍ നെറ്റികാടനച്ചനായിരുന്നു ഞങ്ങളുടെ ഗുരുവ 
ച്ചന്‍. രണ്ടാം വര്‍ഷത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ ഗുരുവായി 
നിയമിക്കപ്പെട്ടു. റാഞ്ചിയിലേയ്ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍ വരുന്നു എന്നു 
ള്ളത്‌ എന്നില്‍ വലിയ സന്തോഷം ഉണ്ടാക്കി. പരമ്പരാഗതമായ കാപ്പി 
കളര്‍ സി.എം.ഐ. സന്യാസ വസ്ത്രത്തില്‍ ഞങ്ങളുടെ ബാച്ചിലെ 
വില്‍സന്‍ എടാട്ടുകാരന്റെ കൂടെ ഡണ്‍സ്റ്റനച്ചന്‍ കോയമ്പത്തൂര്‍ 
നിന്ന്‌ ട്രെയിന്‍ യാത്ര ചെയ്ത്‌ റാഞ്ചിയിലെ ഞങ്ങളുടെ ജ്യോതി 
നിവാസ്‌ പഠന ഗൃഹത്തില്‍ എത്തിച്ചേര്‍ന്നു. ഇപ്പോള്‍ സുപ്രസിദ്ധ 
തത്വശാസ്ത്ര അദ്ധ്യാപകനായി സേവനം ചെയ്യുന്ന വില്‍സന്‍ എടാ 
ട്ടുകാരനച്ചന്‍ ആ യാത്രയെ കുറിച്ച്‌ പറയുന്നു: “കോയമ്പത്തൂര്‍ വച്ച്‌ 
ട്രെയിന്‍ കയറുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ വന്നപ്പോള്‍ ട്രങ്ക്‌ പെട്ടിയടക്കം 
അദ്ദേഹത്തിന്റെ വലിയ ലഗേജ്‌ ഞാന്‍ പ്രതീക്ഷിച്ചിരുന്നു. റിസര്‍വേ 
ഷന്‍ ഇല്ലാതിരുന്നതു കൊണ്ട്‌, അദ്ദേഹത്തിന്‌ അധികം ലഗേജ്‌ ഉണ്ടാ 
യാല്‍ അത്‌ യാത്രയില്‍ പ്രശ്നം ആകും എന്ന്‌ ഞാന്‍ ആശങ്ക പെട്ടു. 
എന്നാല്‍, അദ്ദേഹത്തിന്‌ ഉണ്ടായിരുന്നത്‌ ചെറിയ ഒരു പെട്ടി മാത്രം. 
അത്‌ ട്രെയിനില്‍ കയറ്റി വെച്ച്‌ സഹായിക്കുവാന്‍ ഞാന്‍ തുനിഞ്ഞ 
പ്പോള്‍ അതിന്‌ അദ്ദേഹം സമ്മതിച്ചില്ല. ഞാന്‍ തന്നെ എടുത്തോളാം, 
ബ്രദറിന്റെ ലഗേജ്‌ ബ്രദര്‍ ശ്രദ്ധിച്ചാല്‍ മതി എന്ന്‌ പറഞ്ഞു. പ്രായ 
മായ ഡണ്‍സ്റ്റനച്ചന്‍ അദ്ദേഹത്തിന്റെ ലഗേജുമായി നടക്കുന്നത്‌ കണ്ട്‌ 
എനിക്ക്‌ വിഷമം ഉണ്ടായി. മാത്രവുമല്ല, റാഞ്ചിയിലേയ്ക്ക്‌ മദ്രാസില്‍ 
നിന്ന്‌ റിസര്‍വേഷന്‍ ഇല്ലാത്തതിനെക്കുറിച്ച്‌ ഒരു പരിഭവവും അദ്ദേ 
ഹത്തിന്‌ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലളിത ജീവിത മനോ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 33 


ഭാവം എന്നെ വളരെ ആകര്‍ഷിച്ചു. കോയമ്പത്തൂര്‍ നിന്ന്‌ മദ്രാസ്‌ 
വരെയുള്ള ട്രെയിന്‍ യാത്രയില്‍ അദ്ദേഹത്തിന്‌ റിസര്‍വേഷന്‍ ഉണ്ടാ 
യിരുന്നു. എനിക്ക്‌ അത്‌ ഉണ്ടായിരുന്നില്ല. മദ്രാസില്‍ ട്രെയിന്‍ നിന്ന്‌ 
കുറച്ചു കഴിഞ്ഞപ്പോള്‍ ഞാന്‍ എന്റെ ലഗേജ്‌ താഴെ ഇറക്കി വച്ച്‌ 
ഡണ്‍സ്റ്റനച്ചന്റെ കമ്പാര്‍ട്ടുമെന്റിലേയ്ക്ക്‌ വേഗത്തില്‍ പോകുവാന്‍ 
ഒരുങ്ങി നില്‍ക്കുമ്പോള്‍, ഡണ്‍സ്റ്റനച്ചന്‍ തലയില്‍ അദ്ദേഹത്തിന്റെ 
പെട്ടിയുമായി എന്റെ അടുത്തേക്ക്‌ നടന്നു വരുന്നത്‌ കണ്ട്‌ ഞാന്‍ 
അത്ഭുതപ്പെട്ടു. എന്റെ അടുത്ത്‌ അദ്ദേഹം എത്തിയപ്പോള്‍, അദ്ദേഹ 
ത്തിന്റെ തലയില്‍ നിന്ന്‌ ചെറുതായി ചോര വരുന്നുണ്ടായിരുന്നു. 
ഞാനാകെ വിഷമിച്ച്‌ ചോര വരുന്നതിന്റെ കാരണം ചോദിച്ചപ്പോള്‍, 
അദ്ദേഹം ചിരിച്ചുകൊണ്ട്‌ പറഞ്ഞു: “അത്‌ കാര്യമാക്കേണ്ട, പെട്ടി 
തലയില്‍ എടുത്തു വയ്ക്കുന്ന സമയത്ത്‌ മുകളില്‍ എന്റെ തല തട്ടി 
ചെറുതായിട്ടൊന്ന്‌ പൊട്ടിയതാണ്‌.” അന്ന്‌ ഞായറാഴ്ചയായിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‍ പിന്നീട്‌ എന്നോട്‌ പറഞ്ഞത്‌ നമുക്ക്‌ വേഗം പോയി 
കല്ലിസ്റ്റസ്‌ അച്ചന്‍ ഏര്‍പ്പാടാക്കി തന്നിട്ടുള്ള വീട്ടില്‍ പോയി 
കുര്‍ബ്ബാന ചൊല്ലുവാനുള്ള കാര്യങ്ങള്‍ നോക്കാം എന്നാണ്‌. മദ്രാ 
സില്‍ നിന്നുള്ള ട്രെയിന്‍ വൈകീട്ട്‌ ആയതിനാല്‍ കുര്‍ബ്ബാന ചൊല്ലി 
വരുവാനുള്ള ഇട സമയം ഉണ്ടായിരുന്നു. കല്ലിസ്റ്റസ്‌ അച്ചന്റെ മദ്രാ 
സിലുള്ള ഒരു പരിചയക്കാരന്‍ ബാങ്കു ഉദ്യോഗസ്ഥന്റെ വീട്ടില്‍ 
ഞങ്ങള്‍ക്ക്‌ ഭക്ഷണവും മറ്റും തയ്യാറായിട്ടുണ്ടായിരുന്നു. ആ വീട്ടില്‍ 
എത്തിയപ്പോള്‍, വീട്ടുകാര്‍ ഡണ്‍സ്റ്റനച്ചന്റെ തല തുടച്ച്‌ ചെറുതായി 
മരുന്നു പുരട്ടി. തൊട്ടടുത്തുള്ള പള്ളിയില്‍ പോയി കുര്‍ബ്ബാന ചൊല്ലി. 
ഭക്ഷണം കഴിച്ച്‌ സ്വല്പം വിശ്രമിച്ച്‌ വീണ്ടും റെയില്‍വേ സ്റ്റേഷനി 
ലേയ്ക്ക്‌ തിരിച്ചുവന്നു. ഭാഗ്യത്തിന്‌ ജനറല്‍ കമ്പാര്‍ട്ടുമെന്റില്‍ ഇരി 
ക്കുവാനുള്ള സൌകര്യം തരപ്പെട്ട്‌ കിട്ടി. മദ്രാസില്‍ നിന്നുള്ള ദീര്‍ഘ 
മായ ട്രെയിന്‍ യാത്രയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ മുഴുവന്‍ നേരവും ജപ 
മാല ചൊല്ലികൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ സരകര്യങ്ങളേ 
ക്കാള്‍ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്‌ എന്റെ ഭക്ഷണകാര്യങ്ങളിലും മറ്റു 
മായിരുന്നു. പതിനേഴ്‌ വയസ്സ്‌ മാത്രം അന്ന്‌ പ്രായമുണ്ടായിരുന്ന 
യോഗാര്‍ത്ഥിയായ എന്റെ കൂടെ ധൈര്യപൂര്‍വ്വം ഒരു ആശങ്കയും, 
പരാതിയും ഇല്ലാതെ ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചി യാത്രയ്ക്ക്‌ തയ്യാറായത്‌ 
അദ്ദേഹത്തിലുള്ള ദൈവപരിപാലന വിശ്വാസം കൊണ്ടു മാത്രമാ 
ണ്‌. ഒപ്പം, തന്നേക്കാള്‍ വളരെ പ്രായം കുറഞ്ഞവര്‍ ആണെങ്കിലും, 


34 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


അവരില്‍ നന്മ കണ്ട്‌, അവരില്‍ ഒരാളായി മാറുവാനുള്ള അദ്ദേഹ 
ത്തിന്റെ വിശുദ്ധസിദ്ധി കൊണ്ടും കൂടിയാണ്‌. എനിക്ക്‌ ഇതൊക്കെ 
വലിയ മാതൃകകളായി.” 


ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ മുമ്പൊരിക്കല്‍ വന്നിട്ടുണ്ടായിരുന്നു. 
സി.എം.ഐ. സഭയില്‍ നിന്ന്‌ ഹിന്ദി സംസ്ഥാനങ്ങളില്‍ മിഷന്‍ 
സേവനത്തിന്‌ പോകുവാനുള്ള സാധ്യതകള്‍ നേരില്‍ കാണുവന്‍ 
സന്നദ്ധരായ മൂന്നംഗ വൈദിക സംഘത്തിലെ ഒരാളായിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്‍. ദിയാഗോ കോടങ്കണ്ടത്ത്‌, ജോണ്‍ വിയാനി കാടന്‍കാ 
വില്‍ എന്നീ വന്ദ്യവൈദികരായിരുന്നു മറ്റുളളവര്‍. ഈ സാഹചര്യ 
ത്തില്‍ അംബികാപൂര്‍ രൂപതയിലേയ്ക്ക്‌ ചെറിയ ഒരു കാലത്തെ 
മിഷന്‍ സന്ദര്‍ശനത്തിന്‌ എത്തിയ അവസരത്തിലാണ്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ റാഞ്ചിയില്‍ വന്നിട്ടുള്ളത്‌. അന്നത്തെ റാഞ്ചി സന്ദര്‍ശനവേള 
യില്‍, റാഞ്ചിയിലെ ഉര്‍സുലൈന്‍ കോണ്‍വെന്റിന്റെ പാവപ്പെട്ട 
സ്ര്രീകള്‍ക്കായുള്ള തുന്നല്‍ തൊഴില്‍ശാല ഡണ്‍സ്റ്റനച്ചനെ 
പ്രത്യേകം ആകര്‍ഷിച്ചു എന്ന്‌ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്‌. ഇതും 
ഡണ്‍സ്റ്റനച്ചനിലുള്ള ഗാന്ധിയന്‍ ജീവിതശൈലിയില്‍ നിന്ന്‌ ഉണ്ടായ 
സ്വാധീനത്തിന്റെ തെളിവായി നമുക്ക്‌ മനസിലാക്കാം. 


ഡണ്‍സ്റ്റനച്ചനില്‍ എന്നും ഒരു മിഷന്‍പ്രേഷിത സേവനജ്വാല 
എരിഞ്ഞിരുന്നു. അതുകൊണ്ട്‌ തന്നെയാണ്‌ തന്റെ പ്രായത്തേയും 
പരിമിതികളേയും അവഗണിച്ചുകൊണ്ട്‌ അദ്ദേഹം റാഞ്ചിയില്‍ ഞങ്ങ 
ളുടെ ഗുരുവായി വരുവാന്‍ ഒരുങ്ങിയത്‌. “വേറെ വലിയ കാര്യങ്ങള്‍ 
ഒന്നും ചെയ്യാനായില്ലെങ്കിലും, മിഷന്‍ സ്ഥലത്ത്‌ താമസിക്കുന്ന 
സ്ഥാപനത്തിലെ ചാപ്പലില്‍ ഇരുന്ന്‌ മിഷന്‍ വേണ്ടി പ്രാര്‍ത്ഥിക്കാലോ 
എന്ന്‌ കരുതിയാണ്‌ ഞാന്‍ റാഞ്ചിയിലേക്ക്‌ വരുവാന്‍ തയ്യാറായത്‌” 
എന്നാണ്‌ റാഞ്ചി വരവിനെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പങ്കുവെച്ചത്‌. 


ഡണ്‍സ്റ്റനച്ചന്‍ എന്നും പ്രാര്‍ത്ഥനയുടെ സന്യാസ പുരോഹിതന്‍ 
ആയിരുന്നു. ജോണ്‍ വിയാനി പുണ്യവാനോട്‌ ഒരിക്കല്‍ ഒരാള്‍ 
ചോദിച്ചു: “അങ്ങ്‌ എപ്പോഴും സ്രകാരിയിലേയ്ക്ക്‌ നോക്കിയിരുന്ന്‌ 
പ്രാര്‍ത്ഥിയ്ക്കുന്നു. എന്തിനുവേണ്ടിയാണ്‌ ഇത്ര ദീര്‍ഘനേരം 
പ്രാര്‍ത്ഥിയ്ക്കുന്നത്‌?” വിശുദ്ധ വിയാനി നല്‍കിയ ഉത്തരം ഇങ്ങ 
നെയായിരുന്നു: “ഞാന്‍ ഈശോയെ നോക്കിയിരിയ്ക്കുന്നു. എന്നെ 
ഈശോയും നോക്കുന്നു. ഇതാണ്‌ എന്റെ പ്രാര്‍ത്ഥന.” രണ്ടു 
കൈകളും മടക്കി, കൈപ്പത്തികളെ താടിയുടെ താഴെ ചുരുട്ടിവെച്ച്‌ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 35 


തല കുമ്പിട്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ദീര്‍ഘനേരം സ്രക്രാരിയുടെ തിരുമു 
മ്പില്‍ ചിലവഴിക്കുമായിരുന്നു. വിയാനി പുണ്യവാനെപ്പോലെ 
ഈശോയെ നോക്കിയിരിക്കുന്ന ഡണ്‍സ്റ്റനച്ചനെ തിരുവോസ്തി 
രൂപനും എപ്പോഴും നോക്കിയിട്ടുണ്ട്‌ എന്നുള്ളത്‌ തീര്‍ച്ച. സന്യാസ 
പനരോഹിത്യ വ്രതബദ്ധ ജീവിതത്തെ അഭംഗുരം പാലിക്കുന്നതില്‍ 
ബദ്ധശ്രദ്ധനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്റെ “വിശ്വസ്തനായ കാര്യ 
സ്ഥന്റെ' ജീവിതത്തെ നിത്യപുരോഹിതനായ യേശുനാഥന്‍ നോക്കി 
നോക്കി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. 


റാഞ്ചിയില്‍ ഞങ്ങളുടെ അടുത്ത്‌ എത്തിയ ഉടനെ ഡണ്‍സ്റ്റന 
ച്ചന്‍ പറഞ്ഞത്‌: “ഒരു കുഴപ്പവും എനിക്ക്‌ ഉണ്ടാകാത്ത രീതിയില്‍ 
ബ്രദര്‍ വില്‍സന്‍ എന്നെ ഇവിടെ എത്തിച്ചു. നിങ്ങള്‍ക്ക്‌ പരിശീ 
ലനം നല്‍കുക എന്നതിനേക്കാള്‍ ഉപരി നിങ്ങളില്‍ നിന്ന്‌ എന്തെ 
ങ്കിലും പഠിക്കുവാനായിട്ടാണ്‌ ഞാന്‍ വന്നിരിക്കുന്നത്‌.” വളരെയ 
ധികം വര്‍ഷങ്ങള്‍ വൈദിക വിദ്യാര്‍ത്ഥികളുടെ ഗുരു ആയിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്‍ വീണ്ടും സമാനമായ ഉത്തരവാദിത്വത്തില്‍ നിയമി 
തനായപ്പോള്‍ വിനയാമ്പിതനായി പറഞ്ഞത്‌ പുതിയ അവസരം തന്റെ 
കീഴിലുളള വൈദിക വിദ്യാര്‍ത്ഥികളില്‍ നിന്ന്‌ നന്മ സ്വീകരിക്കുവാ 
നുള്ള അവസരം ആയിട്ടാണ്‌ മനസ്സിലാക്കുന്നത്‌ എന്നാണ്‌. 


മഹാത്മാക്കളുടെ മുഖമുദ്രയാണ്‌ വിനയം. “അവിച്ഛിന്ന തൈല 
ധാരാവതി” എന്നൊരു സംസ്കൃത ശ്ലോക ശകലമുണ്ട്‌. ശിരസ്സില്‍ 
തൈലം ഒഴിച്ചാല്‍ അത്‌ നിര്‍വിഘ്നം താഴോട്ട്‌ ഒഴുകുന്നു എന്ന 
താണ്‌ ഈ ശ്ലോകത്തിന്റെ ഏകദേശ പരാവര്‍ത്തനം. ഡണ്‍സ്റ്റനച്ചന്റെ 
വിശുദ്ധ വ്യക്തിത്വത്തിന്റെ കാതല്‍ ആയിരുന്നു വിശുദ്ധ ഗ്രന്ഥാധി 
ഷ്ഠിതമായ വിനയ സുകൃതം. 


ബുദ്ധമത വിഹാരങ്ങളോട്‌ ചേര്‍ന്നുള്ള പഠന കേന്ദ്രങ്ങള്‍ക്ക്‌ 
“വിനയ” എന്നൊരു നാമധേയം ഉണ്ടായിരുന്നു. ബുദ്ധമതക്കാര്‍ക്ക്‌ 
പ്രത്യേക ബന്ധമുള്ള പാലി ഭാഷയിലെ ഈ പദത്തിന്റെ ഉല്‍പത്തി 
സംസ്കൃത ഭാഷയില്‍ നിന്നാണ്‌. “വിനയ” എന്ന പാലി ഭാഷാ പദ 
ത്തിന്‌ “വിശുദ്ധമായ ജീവിത ശൈലിയിലേയ്ക്ക്‌ നയിക്കുന്ന ക്രമ 
ബദ്ധമായ പരിശീലനം” എന്നാണ്‌ അര്‍ത്ഥം. വിശുദ്ധ ജീവിതത്തിന്റെ 
ആധാരം വിനയമാണ്‌. ആര്‍ഭാടവും, ആഡംബരവും ഒട്ടും തന്നെ 
ഇല്ലാതിരുന്ന സര്‍വ്വസംഗ പരിത്യാഗം ഉള്‍ക്കൊണ്ടിരുന്ന ഡണ്‍സ്റ്റന 


36 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ച്ചന്റെ സി.എം.ഐ. സന്യാസ പൌരോഹിത്യ ജീവിതം വിശുദ്ധമായ 
ജീവിത ശൈലിയില്‍ അടിസ്ഥാനമിട്ടതായിരുന്നു എന്ന്‌ മാത്രമല്ല; 
അത്‌ മറ്റുള്ളവരെ കൂടി അത്തരം ഒരു ക്രമബദ്ധതയിലേയ്ക്ക്‌ ആന 
യിയ്ക്കുന്നത്‌ കൂടിയായിരുന്നു. 


പുക അഗ്നിയേയും, അഴുക്ക്‌ കണ്ണാടിയേയും മൂടുന്ന പോലെ 
വിനയമില്ലാത്ത ജീവിതം ആദ്ധ്യാത്മിക ജ്ഞാനത്തെ മറയ്ക്കുന്നു. 
എല്ലാ തിന്മകളുടേയും അടിസ്ഥാനം വിനയമില്ലായ്മയാണ്‌. ഡണ്‍സ്റ്റ 
നച്ചന്റെ ജീവിതം വിനയം കൊണ്ട്‌ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നതു 
കൊണ്ട്‌ എല്ലാ ആത്മീയ സുകൃതങ്ങളും അദ്ദേഹത്തില്‍ നിന്ന്‌ പ്രസ 
രിച്ചിരുന്നു. പിറന്ന്‌, വളര്‍ന്ന്‌ ഉണ്ടും, ഉറങ്ങിയും, കളിച്ചും, രമിച്ചും 
ഒടുവില്‍ മരിച്ച്‌ മണ്ണടിഞ്ഞ്‌ പോകുന്ന കോടാനുകോടി മനുഷ്യരുടെ 
ഇടയില്‍ ഡണ്‍സ്റ്റനച്ചനെ പോലെയുള്ളവര്‍ വ്യത്യസ്തരായി നമ്മുടെ 
മനസ്സുകളില്‍ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കില്‍ വിനയത്തിന്റെ അഗ്നി 
സ്നാനത്തിലൂടെ അവര്‍ തങ്ങളുടെ അസ്തിത്വങ്ങളെ സ്ഫുടം 
ചെയ്തതു കൊണ്ട്‌ മാത്രമാണ്‌. 


വിശുദ്ധ വിന്‍സെന്റ്‌ ഡി പോള്‍ പറയുന്നു: “വിനയം എല്ലാ പുണ്യ 
ങ്ങളുടേയും, സുകൃതങ്ങളുടേയും സാരാംശമാണ്‌. വിനയമില്ലാത്ത 
വ്യക്തിത്വത്തില്‍ വീരോചിതമായ ആത്മീയ ഗുണങ്ങള്‍ നിലനില്‍ക്കു 
കയില്ല.” സമാനമായ ആത്മീയ ആദര്‍ശം പങ്കുവെച്ചുകൊണ്ട്‌ ജോണ്‍ 
വിയാനി പുണ്യവാന്‍ പറയുന്നു: “എല്ലാ സുകൃതങ്ങളേയും കൂട്ടി 
യിണയ്ക്കുന്ന ചരടാണ്‌ വിനയം. ആ ചരട്‌ ദൃഡ്മമല്ലെങ്കില്‍ മറ്റ്‌ സുക്യ 
തമണികള്‍ അതില്‍ കോര്‍ക്കപ്പെടുകയില്ല.” പരിശീലക ഗുരുക്കന്മാ 
രുടെ മുമ്പില്‍ വിനയത്തില്‍ നിന്ന്‌ രൂപാന്തരപ്പെടുന്ന ആത്മീയ തുറവി 
ഇല്ലാത്ത വൈദിക വിദ യാര്‍ത്ഥികള്‍ക്ക്‌ ദൈവവിളി ഇല്ലെന്ന്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ പറഞ്ഞിരുന്നു. സുദീര്‍ഘമായ കാലയളവില്‍ വൈദിക 
വിദ്യാര്‍ത്ഥികളുടെ പരിശീലക ഗുരുവായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, പരി 
ശീലനത്തിലുള്ള വൈദിക വിദ്യാര്‍ത്ഥികളില്‍ നിന്ന്‌ പ്രധാനമായും 
പ്രതീക്ഷിച്ചിരുന്നത്‌ വിനയമുള്ള വ്യക്തിത്വവും അതില്‍നിന്ന്‌ ഉടലെ 
ടുക്കുന്ന തുറവിയുള്ള ആത്മീയ മനോഭാവവും ആയിരുന്നു. വിന 
യമുള്ളവര്‍ക്ക്‌ മാത്രമാണ്‌ തുറവിയുള്ള ശിഷ്യ ബന്ധം ഗുരുക്കന്മാ 
രോട്‌ ഉണ്ടാക്കുവാന്‍ സാധിക്കുക എന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‌ ബോധ്യമു 
ണ്ടായിരുന്നു. “ഈശോയുടെ കൃപ ലഭിക്കുവാന്‍ വിനയത്തെ പോലെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 37 


ഉപകരിക്കുന്ന മറ്റൊരു സുകൃതമില്ല” എന്ന്‌ അമ്മത്രേസ്യ പുണ്യ 
വതി പറഞ്ഞിട്ടുണ്ട്‌. പൌരോഹിത്യ ജീവിതവും, സന്യസ്തജീവിതവും 
യേശുവിന്റെ കൃപയില്‍ മാത്രം അടിസ്ഥാനമിട്ടതാണ്‌. വിനയമില്ലെ 
ങ്കില്‍ യേശുവിന്റെ കൃപയും പരിപാലനയും അഭാവങ്ങളായി മാറും. 
ഇക്കാര്യങ്ങളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ സ്വയം ഒരു മഹനീയ മാതൃക ആയി 
രുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ നവസന്യാസ കാലത്ത്‌ അദ്ദേഹത്തിന്റെ കുടും 
ബത്തില്‍ സാമ്പത്തിക ബുദ്ധിമുട്ട്‌ ഉണ്ടായിരുന്നുവത്രെ. അതുകൊ 
ണ്ട്‌, പരിശീലനത്തിന്‌ നല്‍കുവാന്‍ നിശ്ചയിക്കപ്പെട്ട പണം ഗുരുവ 
ച്ചന്‌ നല്‍കുവാന്‍ അദ്ദേഹത്തിന്‌ സാധിച്ചില്ലത്രെ. ഇതില്‍ അദ്ദേഹ 
ത്തിന്റെ ഗുരുവച്ചന്‍ ചെറിയ തോതില്‍ അതൃപ്തനായിരുന്നു. ഒപ്പം, 
ഡണ്‍സ്റ്റനച്ചന്റെ വളരെ ഒതുങ്ങി കൂടി കഴിയുന്ന പ്രകൃതവും ഗുരു 
വച്ചന്‌ ഇഷ്ടക്കേടുകള്‍ ഉണ്ടാക്കിയിരുന്നു. മാത്രവുമല്ല, ഡണ്‍സ്റ്റന 
ച്ചന്റെ പഠിക്കുവാനുള്ള പിന്നോക്കാവസ്ഥയും ഗുരുവച്ചനില്‍ ആശ 
ങ്കകള്‍ തീര്‍ത്തിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പറയുമായിരുന്നു: “ഞാന്‍ 
എല്ലാം നേരെ ചൊവ്വേ ഗുരുവച്ചനെ ബോധിപ്പിക്കുമായിരുന്നു. അത്‌ 
മാത്രമാണ്‌ എന്നില്‍ ഉണ്ടായിരുന്ന ഏക നല്ല ഗുണം. ഇതുകൊണ്ട്‌ മാത്ര 
മാണ്‌ എന്നെ നവസന്യാസത്തില്‍ വെച്ച്‌ വ്രതം ചെയ്ത്‌ വൈദിക പരി 
ശീലനത്തിന്‌ മുന്നോട്ടു പോകുവാന്‍ ഗുരുവച്ചന്‍ സമ്മതം നല്‍കിയത്‌.” 


സത്യസന്ധമായ തുറന്ന മനോഭാവം വ്യക്തിത്വത്തിലുളള വിനയ 
ഭാവത്തിന്റെ തെളിവാണ്‌. വിനയവും, തുറവിയുള്ള ജീവിത കര്‍മ്മപരി 
പാടികളും, ആഴമുള്ള ആദ്ധ്യാത്മികത സ്വായത്തമാക്കിയിട്ടുള്ള 
വ്യക്തിയുടെ പെരുമാറ്റത്തില്‍ സമമ്പയിച്ച്‌ പോകുന്ന സല്‍ഗുണങ്ങ 
ളാണ്‌. ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതത്തില്‍ ഉടനീളം നമുക്ക്‌ ദര്‍ശിക്കു 
വാന്‍ സാധിക്കുന്ന മഹാ സുകൃതങ്ങളായിരുന്നു ഇതൊക്കെ. തന്നി 
ലുള്ള പോരായ്മകള്‍ക്കും, പരിമിതികള്‍ക്കും അപ്പുറത്ത്‌, ഡണ്‍സ്റ്റ 
നച്ചന്‍ എല്ലാവര്‍ക്കും സുസമ്മതനായ ഒരു സ്നേഹ ശുശ്രൂഷകന്‍ 
ആയി രൂപാന്തരപ്പെട്ടത്‌ ദൈവാശ്രയ ബോധത്തിന്റെ പിന്‍ബലത്തി 
ലാണ്‌. ഈ ദൈവാശ്രയബോധം അദ്ദേഹത്തില്‍ ഉണ്ടായിരുന്ന വിന 
യത്തില്‍ നിന്ന്‌ ഉളവായതാണ്‌. 


അമ്പഴക്കാട്‌ നവസന്യാസ ഭവനത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പരിശീ 
ലക ഗുരുക്കന്മാരുടെ ടീമില്‍ അംഗമായിരുന്ന കാലത്ത്‌, വിനയം 
നിറഞ്ഞ ആത്മീയ അനുഭവത്തില്‍ നിന്ന്‌ ഉരുള്‍ തിരിയുന്ന തുറവി 


38 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


സ്വഭാവം ശ്രേഷ്ഠന്മാരോട്‌ ഉണ്ടാകുവാന്‍ നവസന്യാസികളെ 
അദ്ദേഹം പ്രത്യേകമായി ഒതുക്കിയിരുന്നു. ഞാന്‍ നവസന്യാസത്തില്‍ 
ആയിരുന്ന കാലഘട്ടത്തില്‍ പോള്‍ ബ്ലെയ്സ്‌ കടിച്ചീനി അച്ചനായി 
രുന്നു നവസന്യാസ ഗുരു. ഒന്നാം വര്‍ഷത്തില്‍ ബ്ലെയ്സ്‌ അച്ചന്റെ 
സഹായികളായി പോള്‍ സാവിയോ പുതുശ്ശേരി, പോള്‍ മുരിങ്ങാ 
ത്തേരി എന്നീ വൈദികര്‍ ഉണ്ടായിരുന്നു. ഈ പോള്‍ ത്രയ ടീമില്‍ 
നിന്ന്‌ ഒന്നാംവര്‍ഷ നോവിഷ്യേറ്റ്‌ കഴിഞ്ഞപ്പോള്‍ പുതുശ്ശേരി അച്ചന്‍ 
കോയമ്പത്തൂര്‍ക്ക്‌ സ്ഥലം മാറി പോയി. ആ ഒഴിവിലേയ്ക്കാണ്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ നിയമിതനായി അമ്പഴക്കാട്‌ വരുന്നത്‌. അമ്പഴക്കാട്‌ 
നിയമിതനായി അധികം നാള്‍ കഴിയുന്നതിന്‌ മുമ്പേ, അദ്ദേഹത്തെ 
പരിചയം ഉണ്ടായിരുന്നവര്‍ക്ക്‌ മാത്രമല്ല, മറ്റെല്ലാവര്‍ക്കും തന്നെ 
അദ്ദേഹത്തിന്റെ വിനയശീലം വലിയ അത്ഭുതത്തിന്‌ കാരണമായി. 
നവസന്യാസ ഗുരുവായ ബ്ലെയ്‌സ്‌ അച്ചനെക്കാള്‍ പ്രായം കൊണ്ടും, 
പരിശീലക അനുഭവ സമ്പത്ത്‌ കൊണ്ടും ഡണ്‍സ്റ്റനച്ചന്‍ വളരെ 
മുന്നില്‍ ആയിരുന്നു എങ്കിലും, ബ്ലെയ്സ്‌ അച്ചനോട്‌ പൂര്‍ണ്ണമായും 
ഒത്തൊരുമിച്ച്‌ പോകുന്ന ഒരു സന്യാസവര്യന്‍ ആയിരുന്നു ഡണ്‍സ്റ്റ 
നച്ചന്‍. ഡണ്‍സ്റ്റനച്ചന്റേത്‌ മാത്രമായ ഒരു കര്‍മ്മപരിപാടിയും 
അദ്ദേഹം മുന്നോട്ട്‌ വച്ചിരുന്നില്ല. ഗുരു അധികാരിയായിരുന്ന 
ബ്ലെയ്സ്‌ അച്ചന്‍ അറിയേണ്ടതും, ഇടപെടേണ്ടതുമായ ഞങ്ങളുടെ 
ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്‍ അദ്ദേഹത്തിന്റെ പക്കല്‍ 
തന്നെ പോയി തുറന്നു പറയുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളെ സ്നഹ 
പൂര്‍വ്വം നിര്‍ബന്ധിക്കുമായിരുന്നു. 

ബ്ലെയ്സ്‌ അച്ചനോട്‌ ചെറിയ രീതിയില്‍ അകല്‍ച്ച ഉണ്ടായിരുന്ന 
ഞങ്ങളില്‍ ഒരാള്‍ വൈദിക പരിശീലനം അവസാനിപ്പിച്ച്‌ വീട്ടി 
ലേയ്ക്ക്‌ പോകുവാന്‍ തീരുമാനിച്ചു. ഈ കാര്യം ഡണ്‍സ്റ്റനച്ചന്റെ 
പക്കലാണ്‌ ആദ്യം ചെന്ന്‌ അവതരിപ്പിച്ചത്‌. ഡണ്‍സ്റ്റനച്ചന്‍ ഉപദേ 
ശിച്ചു: “ഇവിടെ ആയാലും, ജീവിതത്തില്‍ എവിടെ ആയാലും മേല 
ധികാരി അറിയേണ്ട കാര്യങ്ങള്‍ ആദ്യം അദ്ദേഹം തന്നെ അറിയ 
ണം. അതുകൊണ്ട്‌ ഗുരുവച്ചനെ ചെന്ന്‌ കണ്ട്‌ കാര്യങ്ങള്‍ തുറന്ന്‌ 
പറയണം.” പിതൃതുല്യനായ ഡണ്‍സ്റ്റനച്ചന്റെ സ്നേഹോപദേശം നിര 
സിക്കപ്പെട്ടില്ല. ബ്ലെയ്സ്‌ അച്ചന്റെ പക്കല്‍ സന്മനസ്സോടെ പോയി 
പറഞ്ഞ്‌ കാര്യങ്ങളില്‍ തീരുമാനം ഉണ്ടായി. ഇവിടെ ഡണ്‍സ്റ്റനച്ചന്റെ 
വിനയ മനോഭാവവും, അധികാരികളോട്‌ പുലര്‍ത്തേണ്ട തുറന്ന സമീ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 39 


പനവും പ്രായോഗികതലത്തിലേയ്ക്ക്‌ രൂപാന്തരപ്പെട്ട ഒരു ഉദാഹ 
രണത്തെ നാം പരിചയപ്പെടുന്നു. വൈദിക പരിശീലനം അവസാനി 
പ്പിച്ച്‌ വീട്ടിലേയ്ക്ക്‌ തിരിച്ചുപോയി ഉയര്‍ന്ന സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥ 
നായി തീര്‍ന്ന്‌, കുടുംബജീവിതം നയിക്കുന്ന ആ വ്യക്തി ഒരിക്കല്‍ 
എന്നോട്‌ പറഞ്ഞിട്ടുണ്ട്‌: “ഡണ്‍സ്റ്റനച്ചനില്‍ നിന്ന്‌ കിട്ടിയ മാതൃക 
വളരെ ഉപകാരപ്രദമായി. ഓദ്യോഗിക ജീവിതത്തിലും കുടുംബ 
ജീവിതത്തിലും ഡണ്‍സ്റ്റനച്ചനില്‍ നിന്ന്‌ മനസ്സിലാക്കിയ തുറന്ന മനോ 
ഭാവം എനിക്ക്‌ വലിയ സഹായമായിട്ടുണ്ട്‌. എന്റെ ഈഗോയിസ 
സ്വഭാവം തുടര്‍ന്നെങ്കില്‍ എനിക്ക്‌ ഞാന്‍ തന്നെ ഒരു കീറാമുട്ടി 
ആയേനെ. ചിലപ്പോള്‍ ഞാന്‍ താഴുന്നതും, അഡ്ജസ്റ്റ്‌ ചെയ്ത്‌ പോകു 
ന്നതും കണ്ട്‌ എന്റെ ഭാര്യയും മക്കളും എന്നെ പ്രശംസിക്കാറുണ്ട്‌. 
എന്റെ ഈഗോയിസത്തില്‍ ഞാന്‍ തുടര്‍ന്നെങ്കില്‍ സര്‍ക്കാര്‍ ജോലി 
യില്‍ നിന്ന്‌ പണ്ടേ ഞാന്‍ പുറത്തായേനെ. എന്റെ കുടുംബജീവി 
തവും തകര്‍ന്നേനെ.” ഡണ്‍സ്റ്റനച്ചന്റെ വിനയ മാതൃകയും അധികാ 
രികളോടുള്ള തുറന്ന സമീപന സ്വഭാവപരിശീലനവും പ്രായോഗിക 
ജീവിതത്തില്‍ എന്നും സത്ഫല ഉല്‍പ്പന്ന ഉപാധികളായി മാറിയ 
തിന്റെ സാക്ഷ്യമാണ്‌ നാം കണ്ടത്‌. 


40 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


6 


ആരും പേടിക്കാത്ത ഗുരു 


റാഞ്ചിയിലെത്തിയ ഡണ്‍സ്റ്റനച്ചനെ ജോസ്‌ കുരുതുകുളങ്ങര അച്ചന്‍ 
കണ്ട മാത്രയില്‍ ഞങ്ങളോട്‌ പറഞ്ഞു: “കുറച്ച്‌ എണ്ണ ഡണ്‍സ്റ്റന 
ച്ചന്റെ തലയില്‍ തേച്ച്‌ കൊടുക്ക്‌. നല്ലോണം ഒന്ന്‌ കുളിച്ച്‌ ഭക്ഷണം 
കഴിച്ച്‌ അദ്ദേഹം സുഖമായി ഒന്ന്‌ ഉറങ്ങി വിശ്രമിച്ച്‌ യാത്രാക്ഷീണം 
മാറ്റട്ടെ.” ഗുരുവച്ചന്റെ തലയില്‍ ഞങ്ങള്‍ ശിഷ്യര്‍ എണ്ണ തേച്ച്‌ കൊടു 
ക്കുകയോ? ആശങ്കയുമായി നിന്ന ഞങ്ങളോട്‌ ജോസച്ചന്‍ പറഞ്ഞു: 
“വരന്തരപ്പിളളിയില്‍ ഞങ്ങളുടെ കാലത്ത്‌ നാലുമണിക്കുള്ള ചായ 
കഴിഞ്ഞ്‌ കളിച്ച്‌ തിരിച്ച്‌ വന്ന്‌ ഞങ്ങള്‍ എണ്ണ തേച്ച്‌ കുളിക്കുവാന്‍ 
ഒരുങ്ങുമ്പോള്‍, കുറച്ച്‌ എണ്ണ ഞാന്‍ എന്റെ കൈയിലെടുത്ത്‌ 
ഡണ്‍സ്റ്റനച്ചന്റെ പിന്നില്‍ ചെന്ന്‌ അദ്ദേഹം അറിയാതെ പെട്ടെന്ന്‌ 
അദ്ദേഹത്തിന്റെ തലയില്‍ തേച്ച്‌ ഓടിപ്പോയി.” ഇത്‌ കേട്ട്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ ചിരിച്ചു. എന്നിട്ട്‌ പറഞ്ഞു: “ഇപ്പോള്‍ എന്റെ തലയില്‍ എണ്ണ 
തേയ്ക്കാന്‍ ആരും വരണ്ട. ഞാന്‍ തന്നെ എണ്ണ തേച്ച്‌ കുളിച്ചോ 


br 


ളാം. 

ഡണ്‍സ്റ്റനച്ചന്‍ എല്ലാവര്‍ക്കും പിതൃതുല്യനായിരുന്നു. എല്ലാ 
വര്‍ക്കും സംലഭ്യനും, സമീപസ്ഥനുമായിരുന്ന സരളഹൃദയനുമാ 
യിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കല്‍ ആര്‍ക്കും നിര്‍ഭയത്വത്തോടെ 
പെരുമാറാമായിരുന്നു. കത്തോലിക്കാ സന്യാസിനി പരിശീലകരുടെ 
ഒരു അഖിലേന്ത്യാ സമ്മേളനത്തില്‍ മദര്‍ തെരേസ ആയിരുന്നു മുഖ്യ 
അതിഥി. സന്യാസ ജീവിതത്തിലേയ്ക്ക്‌ ദൈവവിളികള്‍ കുറഞ്ഞു 
പോയി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില്‍ മദര്‍ തെരേസയുടെ 
സന്യാസിനി സഭയിലേയ്ക്ക്‌ എന്നും ദൈവവിളികള്‍ കൂടിക്കൊണ്ടി 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 41 


രിക്കുന്നതിന്റെ കാരണം എന്താണ്‌ എന്ന്‌ ആരാഞ്ഞ ചോദ്യകര്‍ത്താ 
വിനോട്‌ മദര്‍ തെരേസ പറഞ്ഞത്‌: “ഞാന്‍ സ്നേഹം കൊണ്ടും, 
പുഞ്ചിരി കൊണ്ടുമാണ്‌ പരിശീലനം നല്കുന്നത്‌. നമ്മിലൂടെ വിശ 
ക്കുകയും കരയുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ കണ്ടാല്‍ നമ്മുടെ 
കൂടെ ആയിരിക്കുവാന്‍ സന്നദ്ധരായവര്‍ എപ്പോഴും ഉണ്ടാകും.” 
നോവിസ്‌ മിസ്ട്രസ്സിന്റെ സഹായിയായിരുന്ന കൊച്ചുത്രേസ്യ പുണ്യ 
വതി പറഞ്ഞത്‌: “ശിക്ഷയും ശാസനവും കൊണ്ടെന്നതിനേക്കാള്‍ 
ഉപരി പ്രാര്‍ത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും മാതൃക 
കൊണ്ടുമാണ്‌ ഞാന്‍ പരിശീലനത്തില്‍ സഹായിച്ചിരുന്നത്‌.” ഡണ്‍സ്റ്റ 
നച്ചന്റെ ഗുരു ചൈതന്യത്തില്‍ വിനീതഹൃദയനും, ശാന്തശീലനുമാ 
യിരുന്ന സദ്ഗുരു യേശുവിന്റെ ആത്മീയചൈതന്യം നിറഞ്ഞു തുളു 
മ്പിയിരുന്നു. “ശിശുക്കള്‍ എന്റെ അടുത്ത്‌ വരാന്‍ അനുവദിക്കുവിന്‍. 
അവരെ തടയരുത്‌” (ലൂക്ക 18:16) എന്ന്‌ അരുള്‍ചെയ്ത യേശുനാ 
ഥനെ പോലെ തന്റെ കീഴിലുള്ള പരിശീലനാര്‍ത്ഥികള്‍ക്ക്‌ അനാ 
യാസം ആശയവിനിമയം ചെയ്യപ്പെട്ടതായിരുന്നു ഡണ്‍സ്റ്റനച്ചനിലെ 
പരിശീലക അധികാരിക വ്യക്തിത്വം. കാര്‍ക്കശ്യത്തേക്കാളും, ശിക്ഷാ 
മുറകളേക്കാളും, ഉപരിയായി ജീവിതമാതൃക കൊണ്ടാണ്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ പരിശീലനം നല്‍കിയിരുന്നത്‌. 


യേശു പറഞ്ഞു: “ചെറിയ അജഗണമേ, നിങ്ങള്‍ ഭയപ്പെടേണ്ട” 
(ലൂക്ക 12:32). കൌമാര പ്രായത്തില്‍ വീടിനേയും, നാടിനേയും, മാതാ 
പിതാക്കളേയും ഉപേക്ഷിച്ച്‌ വൈദിക പരിശീലനത്തിലൂടെയും, 
സന്യാസ പരിശീലനത്തിലൂടെയും കടന്നുപോകുമ്പോള്‍ ഉത്കണ്ഠ 
കളും ഉള്‍ഭയങ്ങളും അര്‍ത്ഥികളില്‍ കടന്നു കൂടുക എന്നത്‌ അവര്‍ 
ഒരു “ട്രോമ” അനുഭവത്തിലൂടെ നീങ്ങും എന്നത്‌ സ്വാഭാവികമാണ്‌. 
ഈ കാലഘട്ടത്തില്‍ നിര്‍ഭയത്വത്തോടെ പരിശീലകരെ സമീപിക്കു 
വാന്‍ അര്‍ത്ഥികള്‍ക്ക്‌ സാധിക്കണം. പരിശീലകനിലെ ആത്മീയ 
അനുഭവങ്ങള്‍ പരിശുദ്ധാത്മാവിന്റെ സത്ഫലങ്ങളില്‍ അടിസ്ഥാന 
മിട്ടതാണെങ്കില്‍ മാത്രമാണ്‌ ഈ നിര്‍ഭയത്വ അവസ്ഥ അനുഭവഭേദ്യ 
മായി തീരുകയുള്ളൂ. 


ഭാരതീയ സന്യാസ സിദ്ധാന്തങ്ങള്‍ പ്രകാരം ക്ഷമ, അനസൂയ, 
ദയ, അനായാസം, മംഗളം, ശനചം, അകാര്‍പണ്യം, അസ്പൃഹ എന്നീ 
അഷ്ടഗുണങ്ങളുടെ വിളനിലമാകണം സന്യാസി. ഒപ്പം, സന്യാസി 


42 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാല്‍സര്യം, അഹങ്കാരം, 
ആര്‍ഭാടം എന്നീ അഷ്ടദുര്‍ഗുണങ്ങളെ തൃജിച്ചവനും ആകണം. 
ഈശ്വരനാന്വേഷികള്‍ മാത്രമാണ്‌ നിത്യദുഃഖ കാരണങ്ങളില്‍ ഒന്നായ 
ഭയത്തില്‍ നിന്ന്‌ പൂര്‍ണ്ണ വിമുക്തരായി മറ്റുള്ളവര്‍ക്ക്‌ നിര്‍ഭയത്വത്തോ 
ടുകൂടിയ ദിവ്യ സാമീപ്യ സാന്നിദ്ധ്യം പ്രദാനം ചെയ്യുന്നത്‌. ഇവ 
രാണ്‌ സന്യാസത്തിന്റെ അടിസ്ഥാന ഷഡ്കര്‍മ്മങ്ങളായ അദ്ധ്യാപ 
നം, അദ്ധ്യയനം, യജനം, യാജനം, ദാനം, പ്രതിഗ്രഹം എന്നിവയില്‍ 
വിജയിക്കുന്നത്‌. 


ഡണ്‍സ്റ്റനച്ചനില്‍ സാക്ഷാത്തായ സന്യാസ പാരോഹിത്യത്തിന്റെ 
സര്‍വ്വ സുകൃതങ്ങളും പൂത്തുലഞ്ഞിരുന്നു. അതുകൊണ്ട്‌ അദ്ദേഹ 
ത്തിന്‌ ആരേയും ഭയമുണ്ടായിരുന്നില്ല; ആരേയും അദ്ദേഹം ഭയപ്പെ 
ടുത്തിയതും ഇല്ല. അദ്ദേഹത്തിന്റെ നിര്‍ഭയത്വ വ്യക്തിത്വത്തില്‍ 
വിശുദ്ധ തോമസ്‌ മൂറിന്റെ സ്വാധീനം വളരെയധികം ഉണ്ടായിട്ടുണ്ട്‌ 
എന്ന്‌ പറയാറുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്റെ പ്രത്യേക വിശുദ്ധനായിരുന്നു 
തോമസ്‌ മൂര്‍. തോമസ്‌ മൂറിന്റെ കത്തുകള്‍ മലയാളത്തിലേയ്ക്ക്‌ 
മൊഴി മാറ്റം നടത്തുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ വളരെ ആഗ്രഹിച്ചിരുന്നു. 
ഒരിക്കല്‍ അദ്ദേഹം പറഞ്ഞു: “എന്റെ പെട്ടിയുടെ അടിയില്‍ കുറേ 
കൊല്ലങ്ങളായി കിടക്കുന്നുണ്ട്‌ തോമസ്‌ മൂറിന്റെ കുറച്ച്‌ കത്തുകള്‍ 
ഞാന്‍ മലയാളത്തിലേയ്ക്ക്‌ ആക്കിയത്‌. അദ്ദേഹത്തിന്റെ ബാക്കി 
യുള്ള കത്തുകള്‍ കൂടി ശേഖരിച്ച്‌ മലയാളത്തിലാക്കണം.” 
ഇതൊന്നും ഡണ്‍സ്റ്റനച്ചനിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടതായി അറി 
വില്ല. തോമസ്‌ മൂറിന്റെ വീരോചിതമായ വിശുദ്ധ നിര്‍ഭയത്വം ആലേ 
ഖനം ചെയ്യപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 
അതുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചനിലൂടെ ആ കത്തുകള്‍ പ്രസിദ്ധീകരിക്ക 
പ്െട്ടിട്ട്‌ ഇല്ലെങ്കിലും, ആ കത്തുകളിലെ ആദര്‍ശങ്ങള്‍ മറ്റുളളവരി 
ലേയ്ക്ക്‌ സ്വജീവിതത്തിലൂടെ ഡണ്‍സ്റ്റനച്ചന്‍ എത്തിച്ചുകൊടുത്തി 
ട്ടുണ്ട്‌. തന്നിലുള്ള ലാളിത്യത്തിനും, സന്യാസ മൂല്യങ്ങള്‍ക്കും ഒട്ടും 
ഉലച്ചില്‍ ഏല്‍ക്കാത്ത വിധത്തില്‍ നിര്‍ഭയത്വത്തോടെ പറയേണ്ടതായ 
കാര്യങ്ങള്‍ അദ്ദേഹം പറയുകയും, മറ്റുള്ളവരെ അത്തരം കാര്യങ്ങ 
ളിലെ നല്ല വശങ്ങളെക്കുറിച്ച്‌ ബോധ്യപ്പെടുത്തി ആവശ്യമായ മാറ്റ 
ങ്ങള്‍ക്ക്‌ വഴിയൊരുക്കുകയും ചെയ്യുമായിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 43 


വളരെ നിര്‍ബന്ധ ബുദ്ധിക്കാരനും, കര്‍ശനക്കാരനും, സ്വചിന്ത 
കനുമായിരുന്ന ഒരു സന്യാസ ഭരണാധികാരി വീണ്ടും അതേ അധി 
കാരത്തില്‍ തുടരത്തക്ക അവസ്ഥാവിശേഷം ഒരിക്കല്‍ തെരഞ്ഞെ 
ടുപ്പില്‍ ഉണ്ടായി. അദ്ദേഹത്തെ അനുകൂുലിക്കുന്നവരായി കുറേ പേരും 
ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഭരണാധികാരി ആകുവാനുള്ള 
സാധ്യത മുന്നില്‍ കണ്ടതു കൊണ്ട്‌ കുറേ പേര്‍ ഗത്യന്തരമില്ലാതെ 
മനനം പാലിച്ച്‌ തിരഞ്ഞെടുപ്പില്‍ നിഷ്ക്രിയരായി ചമഞ്ഞു. എന്നാല്‍, 
ഡണ്‍സ്റ്റനച്ചന്‍ മാത്രമാണ്‌ സധൈര്യം ഈ ഭരണാധികാരി മറ്റുള്ളവ 
രില്‍ അനാവശ്യമായ ഭയം ഉണ്ടാക്കുന്നു എന്ന്‌ പറഞ്ഞ്‌ തിരഞ്ഞെ 
ടുപ്പിന്റെ ഗതി മാറ്റിയത്‌. ഡണ്‍സ്റ്റനച്ചന്‍ നിര്‍ഭയത്വത്തോടെ പങ്കു 
വെച്ച കാര്യങ്ങള്‍ എല്ലാവര്‍ക്കും സ്വീകാര്യമായി. ആ ഭരണാധികാരി 
പ്രഗത്ഭനായിരുന്നു എങ്കിലും, വീണ്ടും അധികാരസ്ഥാനത്തേയ്ക്ക്‌ 
തിരഞ്ഞെടുക്കപ്പെട്ടില്ല. 


ഡണ്‍സ്റ്റനച്ചനില്‍ നിര്‍ഭയത്വം നിറഞ്ഞുനിന്നിരുന്നു എന്ന്‌ മാത്ര 
മല്ല, മറ്റുള്ളവര്‍ക്ക്‌ നിര്‍ഭയത്വത്തോടെ അദ്ദേഹവുമായി ഇടപഴുകു 
വാനുള്ള സ്വാതന്ത്യവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സംജാതമാ 
ക്കിയിരുന്നു. ഇതാണ്‌ ഡണ്‍സ്റ്റനച്ചനിലെ നിര്‍ഭയത്വത്തിന്‌ 
ആദ്ധ്യാത്മികതയുടെ മാറ്റ്‌ ഉള്ളതായിരുന്നു എന്നതിലെ സാക്ഷ്യഘ 
ടകം. ഇക്കാരണങ്ങള്‍ കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ എല്ലാവര്‍ക്കും 
ആത്മീയ ഉണര്‍വിന്‌ സ്വാദ്ധ്യയനം നടത്തുവാന്‍ ഉതകത്തക്ക വിധ 
ത്തില്‍ തുറന്നുവെച്ച ഒരു അദ്ധ്യാപന ഗ്രന്ഥം ആയിരുന്നു. അദ്ദേഹ 
ത്തിന്റെ വ്യക്തിത്വത്തില്‍ അന്തര്‍ലീനമായിരുന്ന ആത്മീയ അംശ 
ങ്ങളില്‍ സനാതന സ്വര്‍ഗീയ ദിവ്യതയുടെ ദ്യുതികിരണങ്ങള്‍ നിറ 
ഞ്ഞിരുന്നു. 

ഒരിക്കല്‍ ഡണണ്‍സ്റ്റനച്ചന്റെ കീഴില്‍ പഠിപ്പില്‍ പ്രഗത്ഭനായ ഒരു 
വൈദിക വിദ്യാര്‍ത്ഥി ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തിക ശേഷിയുള്ള 
വീട്ടില്‍ നിന്നായിരുന്നു അവന്‍. കുറച്ചുനാള്‍ കഴിഞ്ഞപ്പോള്‍, വീട്ടില്‍ 
നിന്നുകൊണ്ടുള്ള കോളേജ്‌ പഠനത്തിന്‌ സരകര്യക്കുറവ്‌ ഉള്ളതു 
കൊണ്ടാണ്‌ അവന്‍ സെമിനാരിയില്‍ ചേര്‍ന്നത്‌ എന്നുള്ളത്‌ അവന്റെ 
കുറച്ച്‌ കൂട്ടുകാര്‍ക്ക്‌ പിടികിട്ടി. സെമിനാരിയില്‍ ചേര്‍ന്ന്‌ അത്യാവശ്യം 
കോളേജ്‌ പഠനം ഇഷ്ടവിഷയത്തില്‍ പൂര്‍ത്തിയാക്കി തിരിച്ച്‌ പോകു 


44 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വാന്‍ പദ്ധതിയിട്ടിരുന്ന ആ കുട്ടി തന്ത്രപൂര്‍വ്വം കാര്യങ്ങള്‍ മറച്ചു 
വെച്ച്‌ വളരെ മാതൃകാപരമായി സെമിനാരി ജീവിതം നയിച്ചു പോന്നു. 
ഡണ്‍സ്റ്റനച്ചന്‍ ഇതിനിടയില്‍ ആ വിരുതന്‍ വിദ്യാര്‍ത്ഥിയുടെ 
ബാച്ചിന്റെ ഗുരുവായി നിയമിതനായി. കോളേജ്‌ പഠനത്തിന്റെ അവ 
സാന കാലഘട്ടത്തില്‍ ആയിരുന്ന ആ വിദ്യാര്‍ത്ഥിക്ക്‌ ഡണ്‍സ്റ്റന 
ച്ചനെ കണ്ടപ്പോള്‍ ഇതുവരെ ഇല്ലാതിരുന്ന കുറ്റബോധം ഉണ്ടായി. 
എല്ലാവരില്‍ നിന്നും മറച്ചുവെച്ചിരുന്ന തന്റെ സൂത്രതന്ത്രം വളരെ 
സ്വാതന്ത്ര്യത്തോടെ ഡണ്‍സ്റ്റനച്ചന്റെ പക്കല്‍ പോയി പറയുവാന്‍ 
അവന്‍ തീരുമാനിച്ചു. കാര്യങ്ങള്‍ കൃത്യമായി മനസ്സിലാക്കിയ 
ഡണ്‍സ്റ്റനച്ചനോട്‌ ആ വിദ്യാര്‍ത്ഥിയുടെ പിതാവ്‌ എഴുത്തിലൂടെ 
ക്ഷമാപണം നടത്തി. ഇത്രയും നാള്‍ തന്റെ മകന്‍ സെമിനാരിയില്‍ 
ജീവിച്ചതിന്‌ നല്ല ഒരു തുക നല്‍കുവാന്‍ അദ്ദേഹം തയ്യാറായി. വള 
രെയധികം കാലം ഒത്തിരി പേരുടെ ആത്മപിതാവായിരുന്ന ഡണ്‍സ്റ്റ 
നച്ചനിലൂടെ മറ്റുള്ളവര്‍ അനുഭവിയ്ക്കുന്ന പരിശുദ്ധ സ്വാതന്ത്ര്യ 
ത്തിന്റെ സോപാനങ്ങള്‍ എത്ര മഹനീയമാണെന്ന്‌ ഇവിടെ തെളിയു 
ന്നു. 


തന്റെ മകനെ സെമിനാരിയില്‍ വൈദിക പരിശീലനത്തിന്റെ 
പേരില്‍ കോളേജ്‌ പഠനത്തിനായി പ്രവേശിപ്പിച്ചതിലെ കുറ്റബോധം 
തീര്‍ക്കുവാന്‍ പണം നല്‍കുവാന്‍ തീരുമാനിച്ച ആ പിതാവിനോ 
ടും, മകനോടുമായി ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞത്‌ ഇങ്ങനെയാണ്‌: “സെമി 
നാരി ജീവിതത്തിലൂടെ കുറേ നല്ല കാര്യങ്ങള്‍ മനസ്സിലാക്കിയല്ലോ. 
അപ്രകാരം നല്ല കത്തോലിക്കനായി തുടര്‍ന്ന്‌ ജീവിക്കണം. നല്ല 
ഉദ്യോഗസ്ഥനൊക്കെ ആയി കഴിയുമ്പോള്‍ എന്തെങ്കിലും അവസരം 
ഒത്തുവന്നാല്‍ മിഷന്‍ പ്രദേശങ്ങളില്‍ കുടുംബമായി ജീവിക്കണം. 
അങ്ങനെ അവിടെയുള്ളവര്‍ക്ക്‌ നല്ല കത്തോലിക്കാ വിശ്വാസ 
ത്തിന്റെ മാതൃക നല്‍കണം. പണം ഒന്നും വേണ്ട.” ഡണ്‍സ്റ്റനച്ചനി 
ലുള്ള ആത്മീയ ഭീക്ഷണങ്ങളുടെ അന്തഃസത്ത അത്യപൂര്‍വ്വം തന്നെ! 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 45 


7 


ചാവറ ഭക്തന്‍ 


റാഞ്ചിയില്‍ ഞങ്ങള്‍ താമസിച്ചിരുന്നത്‌ കല്‍ക്കട്ടക്കാരനായ മുസ്തഫ 
മുതലാളിയുടെ റാഞ്ചിയിലെ ഒരു വീട്ടില്‍ വാടകയ്ക്ക്‌ ആയിരുന്നു. 
ഞങ്ങള്‍ അത്യാവശ്യം സൌകര്യങ്ങള്‍ ഉണ്ടായിരുന്ന ഗ്രാണ്ട്‌ 
ഫ്ളോറില്‍ ആയിരുന്നു. മുകളിലത്തെ നിലയില്‍ ഒരു ഗുപ്തയും, 
ഭാര്യയും, ജിംലി എന്നു പേരുള്ള രണ്ട്‌ വയസ്സുകാരി കുഞ്ഞും അട 
ങ്ങുന്ന ഒരു ബംഗാളി കുടുംബം താമസിച്ചിരുന്നു. അവര്‍ക്ക്‌ ബംഗാളി 
തന്നെയായ ഒരു വേലക്കാരന്‍ ഉണ്ടായിരുന്നു. അയാള്‍ മുകളില്‍ 
നിന്ന്‌ അടിച്ചുവാരിയ പൊടിയും മറ്റും താഴെയ്ക്കിട്ട്‌ ഞങ്ങള്‍ക്ക്‌ 
ചെറുതായി ശല്യം ചെയ്തിരുന്നു. ഇതിനെ കുറിച്ച്‌ ഡണ്‍സ്റ്റച്ചനോട്‌ 
ഞങ്ങള്‍ പറഞ്ഞപ്പോള്‍, അദ്ദേഹം പറഞ്ഞത്‌: “അവന്‍ നിങ്ങളെ 
പോലെ വൈദികപരിശീലനത്തില്‍ അല്ലല്ലൊ. നമ്മുടെ ബുദ്ധിമുട്ടിനെ 
കുറിച്ച്‌ അവന്‌ അറിവില്ലായിരിക്കും. ഒരു പൊടിക്കാറ്റ്‌ വന്നാല്‍ അക 
ത്തൊക്കെ പൊടി നിറയില്ലേ? നിങ്ങള്‍ അതൊക്കെ അടിച്ച്‌ വൃത്തി 
യാക്കുക ഇല്ലേ? പൊടികാറ്റിന്റെ പൊടി ഒന്നും ഇല്ലല്ലോ അവന്‍ 
ഇടുന്നതില്‍. സാവധാനം ഞാന്‍ ഇത്‌ ഗുപ്തയോട്‌ പറഞ്ഞേക്കാം.” 


ഡണ്‍സ്റ്റനച്ചന്‍ ഒരു സാവധാന സാധാരണക്കാരന്‍ ആയിരുന്നു. 
തിടുക്കവും, എടുത്തുചാട്ടവും അദ്ദേഹത്തില്‍ ഒരിക്കലും ഉണ്ടായി 
രുന്നില്ല. അദ്ദേഹം തിടുക്കപ്പെട്ടിരുന്നത്‌ തിരുത്തുന്നതിനേക്കാള്‍ സ്വരു 
മയില്‍ സ്നേഹബന്ധങ്ങള്‍ സംരക്ഷിക്കുവാനാണ്‌. റാഞ്ചിയിലെ നല്ല 
തണുപ്പ്‌ കാലത്ത്‌ മേല്‍പറഞ്ഞ വേലക്കാരന്‍ തുക്കുബക്കറ്റ്‌ പോലെ 
യുള്ള ഒരു പാത്രത്തില്‍ കല്‍ക്കരി കത്തിക്കുവാന്‍ താഴെ നിലത്തില്‍ 
കൊണ്ടുവന്ന്‌ വെയ്ക്കുമായിരുന്നു. കല്‍ക്കരി, കനലായി കഴി 
ഞ്ഞാല്‍ മുകളില്‍ യജമാനന്റെ മുറിയില്‍ തീകായുവാനായി കൊണ്ടു 


46 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ചെന്ന്‌ വെയ്ക്കും. ഒരു ദിവസം തീ കത്തിപിടിച്ചുകൊണ്ടിരുന്ന പുക 
നിറഞ്ഞ ഈ ബക്കറ്റ്‌ ഞങ്ങളില്‍ ഒരാളുടെ സൈക്കിള്‍ തട്ടി മറി 
ഞ്ഞുവീണു. ചെറുതായി ഇംഗ്ലീഷ്‌ അറിയുന്ന ആ വേലക്കാരന്‍ 
പറഞ്ഞു: “God good, but this not good.” ഞങ്ങള്‍ ദൈവിക കാര്യ 
ങ്ങള്‍ക്കായുള്ള പരിശീലനത്തിലാണ്‌ എന്ന്‌ അയാള്‍ക്ക്‌ അറിയാ 
മായിരുന്നു. അത്തരത്തിലുള്ള ഞങ്ങളില്‍ നിന്ന്‌ ബക്കറ്റ്‌ മറിഞ്ഞു 
പോകത്തക്കവിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്‌ ശരിയായില്ല 
എന്നാണ്‌ ഒരു വീട്ടുവേലക്കാരന്‍ ആണെങ്കിലും, കാര്യഗയരവമായി 
തമാശരൂപേണ പറഞ്ഞത്‌. ഇതറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ സരസമായി 
പറഞ്ഞു: “ഇപ്പോള്‍ ഞാന്‍ താഴോട്ട്‌ പൊടി ഇടുന്നു എന്ന്‌ പറഞ്ഞ്‌ 
നിങ്ങള്‍ പരാതി പറഞ്ഞ വേലക്കാരനെ തിരുത്തണോ, അതോ 
അയാളുടെ തീബക്കറ്റ്‌ മറിച്ചു കളഞ്ഞ നിങ്ങളെ തിരുത്തണോ? വീട്ടു 
കാരന്‍ വരുമ്പോള്‍ ആ പാവം ജോലിക്കാരന്‍ നിങ്ങള്‍ കാരണം 
ശകാരം കേള്‍ക്കേണ്ടി വരും.” 

ഗുപ്ത വരുന്നതും നോക്കി ഡണ്‍സ്റ്റനച്ചന്‍ മുന്‍വശത്ത്‌ ഇരു 
ന്നു. ഗുപ്തസാര്‍ മുകളിലെ തന്റെ വസതിയിലേക്ക്‌ കയറിപോയി 
കുറച്ച്‌ കഴിഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ ചെന്ന്‌ ക്ഷമായാചനം നട 
ത്തി. ഏത്‌ ഭാഷയിലാണ്‌ ഡണണ്‍-സ്റ്റനച്ചന്‍ ഗുപ്തയോട്‌ സംസാരിച്ച 
തെന്ന്‌ ഓര്‍ത്ത്‌ ഞങ്ങള്‍ അത്ഭുതപ്പെട്ടു. റാഞ്ചിയില്‍ വന്ന്‌ കുറെനാള്‍ 
കഴിഞ്ഞെങ്കിലും, ഡണ്‍സ്റ്റനച്ചന്‌ ആകെപ്പാടെ അറിയുന്ന ഹിന്ദി 
നഹിം... നഹിം... എന്ന്‌ പറയുവാന്‍ മാത്രമായിരുന്നു. ഇംഗ്ലീഷ്‌ ഭാഷ 
കൈകാര്യം ചെയ്തിട്ട്‌ കുറെ നാളുകള്‍ ആയെന്നും, അതുകൊണ്ട്‌ 
“നിങ്ങള്‍ ഇംഗ്ലീഷില്‍ സംസാരിച്ചോ, ഞാന്‍ മലയാളത്തില്‍ ഉത്തരം 
പറഞ്ഞേക്കാം” എന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറയത്തക്ക ഇംഗ്ലീഷ്‌ പരി 
ജ്ഞാനം മാത്രമാണ്‌ അദ്ദേഹത്തിന്‌ അന്ന്‌ ഉണ്ടായിരുന്നത്‌. ഞങ്ങള്‍ 
യോഗാര്‍ത്ഥികള്‍ക്ക്‌ അന്ന്‌ ഭാഷാപ്രാവീണ്യം ഉണ്ടാകുവാന്‍ വേണ്ടി 
സംസാരം ഇംഗ്ലീഷിലോ, ഹിന്ദിയിലോ ആകണമെന്ന്‌ നിയമം ഉണ്ടാ 
യിരുന്നു. 

ഹിന്ദി ഭക്തകവി കബീര്‍ദാസിന്റെ ഒരു ശ്ലോകം ഓര്‍ത്തുപോകു 
ന്നു. അതിന്റെ മലയാളപരിഭാഷ ഇങ്ങനെയാണ്‌: “ആത്മീയ അനു 
ഭവം എങ്ങനെ ആണെന്ന്‌ ആരെങ്കിലും ചോദിച്ചാല്‍, ശര്‍ക്കര ഭക്ഷിച്ച 
ഉമന്‍ തന്റെ മുഖഭാവം കൊണ്ട്‌ മധുരം ദര്‍ശനയോഗ്യമാക്കുന്നത്‌ 
പോലെയാണ്‌ ആത്മീയ മനുഷ്യന്‍ തന്നിലുള്ള ദൈവീകത പ്രകട 
മാക്കുക.” ഭാഷയ്ക്കപ്പുറത്താണ്‌ ഭാവവും, രൂപവും, പറയാതെ പറ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 47 


യുന്ന ആത്മീയപ്രക്ഷേപണവും, പ്രസരണവും. ഇതൊക്കെ ഡണണ്‍സ്റ്റ 
നച്ചന്‌ കൈമുതലായിരുന്നു. ഞങ്ങള്‍ പിന്നീട്‌ കണ്ടത്‌ ഡണ്‍സ്റ്റനച്ച 
നേയും കൊണ്ട്‌ ഗുപ്ത ഞങ്ങളുടെ പക്കലേക്ക്‌ വരുന്നതാണ്‌. താഴെ 
താമസിക്കുന്ന ഞങ്ങളും, മുകളില്‍ താമസിക്കുന്ന ഗുപ്തയും തമ്മി 
ലുണ്ടായിരുന്ന നീരസം അവസാനിച്ചു. ഞങ്ങളെ ഗുപ്ത 
അദ്ദേഹത്തിന്റെ മകളുടെ ജന്മദിനാഘോഷങ്ങള്‍ക്ക്‌ അപ്പോള്‍ ക്ഷണി 
ച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ എന്നു പറയുന്ന സാവധാനക്കാരന്‍ സ്നേഹബ 
ന്ധങ്ങള്‍ സംരക്ഷിക്കുവാന്‍ വിവേകത്തോടെ നീങ്ങിയതിന്റെ അന 
ന്തരഫലങ്ങള്‍ എത്ര സുകൃതസമ്പന്നമാണ്‌! ഞങ്ങളെ എല്ലാവരേയും 
ഗുപ്തയുടെ പുത്രിയുടെ ജന്മദിന ആഘോഷങ്ങള്‍ക്ക്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ മുകളിലെ ഗുപ്തയുടെ ഫ്ളാറ്റിലേക്ക്‌ കൊണ്ടുപോയി. പാര്‍ട്ടി 
തീര്‍ന്നപ്പോള്‍ മകളെ ഡണ്‍സ്റ്റനച്ചന്റെ അടുത്ത്‌ ഗുപ്ത കൊണ്ടു 
വന്ന്‌ ആശീര്‍വ്വദിപ്പിച്ചു. മിഷന്‍ സേവനത്തിനായിട്ടുള്ളവരുടെ പരി 
ശീലകനായി എത്തിയ ഡണ്‍സ്റ്റനച്ചന്റെ മിഷന്‍ പ്രവര്‍ത്തന വിജയ 
ത്തിന്റെ ഏഴഴകാണ്‌ ഗുപ്തയുടെ വീട്ടില്‍ അപ്പോള്‍ ഉദിച്ചുയര്‍ന്നത്‌. 

ചാവറയച്ചന്റെ വലിയ ഭക്തനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ഡണ്‍സ്റ്റ 
നച്ചന്‍ റാഞ്ചിയില്‍ ഗുരുവായിരുന്ന കാലത്ത്‌ ചാവറയച്ചന്‍ ദൈവ 
ദാസന്‍ ആയിരുന്നു. ചാവറയച്ചന്റെ വിശുദ്ധ പദവി നീണ്ടുപോകു 
ന്നതിനെ കുറിച്ച്‌ അദ്ദേഹം പറയാറുള്ളത്‌: “വിശുദ്ധന്മാര്‍ എന്നും 
വിശുദ്ധരാണ്‌. ചാവറ പിതാവ്‌ വിശുദ്ധനാണെന്നതില്‍ സംശയം ഇല്ല. 
ചാവറപിതാവിനേക്കാള്‍ എത്രയോ മുന്‍പ്‌ മരിച്ച്‌ ദൈവദാസരും, 
വാഴ്ത്തപ്പെട്ടവരും ഒക്കെ ആയ അവസ്ഥയില്‍ തന്നെ ആയിരിക്കു 
ന്നവര്‍ എത്രയോ പേരുണ്ട്‌? തിടുക്കം കൂട്ടിയിട്ട്‌ കാര്യമില്ല; കൂടുതല്‍ 
പ്രാര്‍ത്ഥിക്കുകയാണ്‌ വേണ്ടത്‌.” 

ചാവറപിതാവിനോടുള്ള ഡണ്‍സ്റ്റനച്ചന്റെ ഭക്ത്യാദരവുകള്‍ പ്രക 
ടമാക്കുന്ന ഒരു സംഭവം റാഞ്ചി വാസകാലത്ത്‌ ഉണ്ടായി. ഡണ്‍സ്റ്റ 
നച്ചന്‍ ഞങ്ങളെ കൊണ്ട്‌ ചാവറയച്ചനെ കുറിച്ചുള്ള ഒരു സെമിനാര്‍ 
സംഘടിപ്പിച്ചു. മുന്‍പ്‌ സൂചിപ്പിച്ച ഗുപ്തയെ അദ്ധ്യക്ഷന്‍ ആക്കു 
വാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ തീരുമാനിച്ചു. ഗുപ്തയുമായിട്ടുള്ള ഞങ്ങളുടെ 
സ്നേഹബന്ധം ഒന്നുകൂടി ഈഷ്മളമാക്കുവാനും, ഒപ്പം ചാവറയ 
ച്ചനെ കുറിച്ച്‌ ഒന്നും കേട്ടിട്ടില്ലാത്ത ഗുപ്തയ്ക്ക്‌ കുറച്ച്‌ ചാവറ അറി 


48 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വുകള്‍ ലഭിക്കുവാനുള്ള അവസരം ഒരുക്കുവാനുമാണ്‌ ചാവറ സെമി 
നാര്‍ ഞങ്ങളെ കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ സംഘടിപ്പിച്ചത്‌. സെമിനാര്‍ 
വിജയപ്രദമായി. ഗുപ്ത അദ്ധ്യക്ഷനായിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ 
ചാവറ ഭക്തി ഞങ്ങള്‍ക്കും വലിയ മാതൃകയായി. 


ഞങ്ങളുടെ അടുത്തുള്ള സെന്റ്‌ ആല്‍ബര്‍ട്ട്സ്‌ സെമിനാരിയില്‍ 
തിയോളജി പഠിക്കുന്ന ഒരു സെമിനാരിയന്‍ ഗൌരവമായ വിധത്തില്‍ 
രോഗബാധിതനായി. സെന്റ്‌ ആല്‍ബര്‍ട്ട്സില്‍ പ്രൈവറ്റായി ഇന്റര്‍മീ 
ഡിയറ്റ്‌ പഠിക്കുന്ന ഞങ്ങളിലെ കുറച്ചു പേരില്‍ നിന്ന്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ ഈ അസുഖ വിവരം അറിഞ്ഞു. അധികം വൈകാതെ ഡണ്‍സ്റ്റ 
നച്ചന്‍ ഇവരുടെ കൂടെ സെമിനാരിയില്‍ ചെന്ന്‌ ആ വൈദികവി 
ദ്യാര്‍ത്ഥിയെ കണ്ട്‌ ആശ്വസിപ്പിച്ചു. അപ്പോള്‍ അദ്ദേഹം ചാവറയ 
ച്ചനെ കുറിച്ച്‌ രോഗിയായിരുന്ന ആ സഹോദരനോട്‌ പറയുകയും, 
അദ്ദേഹത്തിനു വേണ്ടി ചാവറയച്ചനോട്‌ പ്രാര്‍ത്ഥിക്കാം എന്ന്‌ 
വാഗ്ദാനം നല്‍കുകയും ചെയ്തു. ആ വൈദിക വിദ്യാര്‍ത്ഥി ഹിന്ദി 
പ്രദേശത്തു നിന്നായിരുന്നു. ഒരു പക്ഷെ, അദ്ദേഹം ചാവറയച്ചനെ 
കുറിച്ച്‌ ആദ്യമായി കേട്ടത്‌ ഡണ്‍സ്റ്റനച്ചനില്‍ നിന്നായിരിക്കാം. 


പരസ്പര സ്നേഹബന്ധം ജീവിതത്തിലെ ദീപമാണെന്നും, ആ 
ദീപത്തെ കെടാതെ സൂക്ഷിക്കുന്നതും, സദാ ജ്വലിപ്പിക്കുന്നതുമായ 
എണ്ണയാണ്‌ ക്ഷമാശീലവും, വിട്ടുവീഴ്ചാ മനോഭാവവും എന്ന്‌ ചാവ 
റയച്ചന്‍ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരോട്‌ സമാധാനത്തില്‍ കഴിയുക 
എന്നതില്‍ കവിഞ്ഞ ഒരു മഹാഭാഗ്യം ഒരു ഭവനത്തിന്‌ ലഭിക്കുന്നില്ല 
എന്നും ചാവറയച്ചന്‍ പറഞ്ഞിട്ടുണ്ട്‌. “ജ്യോതിനിവാസ്‌ എന്ന്‌ പേരുള്ള 
റാഞ്ചിയിലെ ഞങ്ങളുടെ പഠനഭവനത്തില്‍ ഡണ്‍സ്റ്റനച്ചന്റെ വര 
വോടെ പരസ്പര സ്നേഹബന്ധങ്ങളുടെ ഒരു പുതിയ പ്രകാശവും, 
അതിനോട്‌ അനുബന്ധിച്ചുള്ള സമാധാന അന്തരീക്ഷവും സൃഷ്ടി 
ച്ചെടുക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‌ സാധിച്ചു എന്നുള്ളത്‌ അദ്ദേഹത്തിന്റെ 
ആത്മീയ സ്വാധീനത്തിന്റെ നിദര്‍ശനമാണ്‌. ഞങ്ങള്‍ ഇന്റര്‍മീഡി 
യറ്റ്‌ പഠിക്കുന്ന വൈദിക വിദ്യാര്‍ത്ഥികളുടെ പരസ്പരബന്ധങ്ങളില്‍ 
മാത്രമല്ല, അന്ന്‌ അവിടെ നിയമവിദ്യാര്‍ത്ഥി ആയിരുന്ന കുരിയാ 
ക്കോസ്‌ ചീരന്‍ ശമ്മാശ്ശൂന്‍, സാമൂഹൃശാസ്ര്രത്തില്‍ ബിരുദാനന്തര 
ബിരുദത്തിനായി പഠിച്ചിരുന്ന ജോസ്‌ കുരുതുകളങ്ങര അച്ചന്‍ എന്നി 
വരുമായും, ഗുപ്തയെ പോലുള്ള അയല്‍വാസികളുമായിട്ടൊക്കെ 
പരസ്പരസ്നേഹബന്ധങ്ങളുടെ യേശുദര്‍ശനം ജീവിതത്തില്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 49 


പ്രാവര്‍ത്തികമാക്കികൊണ്ട്‌ ജീവിച്ച ആ കാലഘട്ടം തീര്‍ച്ചയായും 
ഞങ്ങള്‍ക്ക്‌ എല്ലാവര്‍ക്കും സമാധാനപൂര്‍ണ്ണമായിരുന്നു. ഈ അന്ത 
രീക്ഷം ഞങ്ങളുടെ പഠനവിജയത്തെയും കാര്യമായി തന്നെ സ്വാധീ 
നിച്ചിട്ടുണ്ട്‌. 

ഞങ്ങള്‍ പന്ത്രണ്ടു പേരാണ്‌ റാഞ്ചിയില്‍ പഠിക്കുവാന്‍ പോയ 
തെങ്കിലും, ഒന്നാം വര്‍ഷം കഴിഞ്ഞപ്പോള്‍ ഒരാള്‍ വൈദികപഠനം 
നിര്‍ത്തിയിരുന്നു. അങ്ങനെ ഞങ്ങള്‍ പതിനൊന്ന്‌ പേരായി. ഇതില്‍ 
ഞാനുള്‍പ്പെടെ നാല്‌ പേര്‍ S.S.L.C.യ്ക്ക്‌ മാര്‍ക്ക്‌ കുറവായതിന്റെ 
പേരില്‍, അവിടത്തെ സെന്റ്‌ സേവിയേഴ്സ്‌ കോളേജില്‍ പ്രവേശനം 
ലഭിക്കാതെ, സെന്റ്‌ ആല്‍ബര്‍ട്ട്സ്‌ സെമിനാരിയില്‍ സജ്ജീകരിച്ചി 
രുന്ന ഇന്റര്‍ മീഡിയറ്റ്‌ പ്രൈവറ്റ്‌ ക്ലാസ്സുകളിലാണ്‌ പഠിച്ചിരുന്നത്‌. ഇന്റര്‍ 
മീഡിയറ്റ്‌ ഫൈനല്‍ പരീക്ഷയില്‍ ഞങ്ങള്‍ എല്ലാവരും തന്നെ പാസ്താ 
യി എന്നുള്ളത്‌ വലിയ സംസാരവിഷയമായി. കാരണം, പഠിക്കു 
വാന്‍ വളരെ പിന്നോക്ക അവസ്ഥയില്‍ ഉണ്ടായിരുന്നവര്‍ ഞങ്ങ 
ളുടെ ബാച്ചില്‍ ഉണ്ടായിരുന്നു എന്ന്‌ സൂചിപ്പിച്ചുവല്ലോ. പ്രൈവറ്റ്‌ 
വിദ്യാര്‍ത്ഥിയായി പരീക്ഷ എഴുതിയ ഞാന്‍ ഉയര്‍ന്ന ഫസ്റ്റ്‌ ക്ലാസ്സില്‍ 
പാസ്സായി. ഈ വിജയങ്ങളുടെ പിന്നില്‍ ഗുരുവച്ചനായിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്റെ പ്രാര്‍ത്ഥനയും, പ്രോത്സാഹനവും, പഠന അന്തരീ 
ക്ഷത്തിന്‌ ഉതകുന്ന പരിശീലന ശ്രദ്ധാമികവും ഉണ്ടായിരുന്നു എന്നു 
ള്ളത്‌ വാസ്തവമാണ്‌. 

ആത്മീയ കാഴ്ചപാടുകളില്‍ അടിസ്ഥാനമിട്ട ഡണ്‍സ്റ്റനച്ചന്റെ പര 
സ്പരബന്ധങ്ങള്‍ റാഞ്ചിയില്‍ വെച്ച്‌ നേര്‍കാഴ്ചകളായി തീര്‍ന്ന സംഭ 
വങ്ങളും അനുഭവങ്ങളും കുറിക്കുവാന്‍ ഇനിയുമുണ്ട്‌. ഞങ്ങളുടെ 
ജ്യോതിനിവാസ്‌ സ്ഥിതിചെയ്തിരുന്ന കാമ്പസ്സിന്റെ പിന്‍വശത്ത്‌ 
കോളേജ്‌ വിദ്യാര്‍ത്ഥിനികളുടെ ഹോസ്റ്റല്‍ ഉണ്ടായിരുന്നു. പൊതു 
വഴിയുടെ അടുത്തായിരുന്നു കാമ്പസിലുള്ള ജ്യോതിനിവാസ്‌. 
ജ്യോതിനിവാസിന്റെ മുന്‍വശത്ത്‌ വൃത്താകൃതിയിലുള്ള വഴി ഉണ്ടാ 
യിരുന്നു. കോളേജ്‌ ബസ്സില്‍ കയറുവാന്‍ ലേഡീസ്‌ ഹോസ്റ്റലിലെ 
വിദ്യാര്‍ത്ഥിനികള്‍ ജ്യോതിനിവാസിന്റെ മുന്നിലുള്ള വൃത്തവഴിയില്‍ 
വന്നു നില്‍ക്കാറുണ്ട്‌. എന്നാല്‍, കുറുമ്പികളായ കുറെ കുട്ടികള്‍, 
വൈദികവിദ്യാര്‍ത്ഥികളുടെ പഠനഗൃഹം ആണെന്ന്‌ അറിഞ്ഞിട്ടും, 


50 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ജ്യോതിനിവാസിന്റെ മുന്‍വശത്തുള്ള ഇറയത്തിരുന്ന്‌ വര്‍ത്തമാനം 
പറഞ്ഞ്‌ ഞങ്ങളെ ശല്യം ചെയ്യാറുണ്ട്‌. കാമ്പസ്‌ വാച്ച്മേന്‍ ചില 
ദിവസങ്ങളില്‍ വര്‍ത്തമാനം പറഞ്ഞ്‌ ഞങ്ങളെ ശല്യം ചെയ്തിരുന്ന 
പെണ്‍കുട്ടികള്‍ ഇരുന്നിരുന്ന ഞങ്ങളുടെ ഇറയത്ത്‌ വെള്ളം കൊണ്ടു 
വന്ന്‌ ഒഴിക്കും. അങ്ങനെ അവര്‍ക്ക്‌ ഇരിക്കുവാന്‍ അസൌകര്യം ഉണ്ടാ 
ക്കും. ഇതില്‍ ദ്വേഷ്യപ്പെട്ട വികൃതികളായ പെണ്‍കുട്ടികള്‍ വാച്ചമേനെ 
തട്ടികയറാറുണ്ട്‌. ഈ സംഭവപരമ്പരകള്‍ അറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ 
ഒരു ദിവസം പെണ്‍കുട്ടികളോട്‌ സൌമ്യമായ രീതിയില്‍ ഇറയത്ത്‌ 
ഇരിക്കരുതെന്ന്‌ ഉപദേശിച്ചു. പ്രശ്നത്തിന്‌ സ്ഥിരപരിഹാരം ഉണ്ടാ 
യി. കൊവേന്തക്കാരനച്ചന്റെ പരമ്പരാഗത കാഷായ വസ്ത്രധാരണ 
ത്തില്‍, തലയില്‍ മുടിയില്ലാത്ത ഡണ്‍സ്റ്റനച്ചന്‍, തന്റെ പരിമിതമായ 
ഇംഗ്ലീഷ്‌-ഹിന്ദി ഭാഷാ പരിജ്ഞാനത്തിൽ, വളരെ ശാന്തനായി 
പറഞ്ഞ കാര്യങ്ങള്‍ ഹോസ്റ്റല്‍ വിദ്യാര്‍ത്ഥിനികളുടെ വാശിയും, 
വീറും, കുറുമ്പുമെല്ലാം അവസാനിക്കുന്നതിലും, സ്നേഹബന്ധങ്ങളെ 
പരിപാലിക്കുന്ന അനുസരണ അവസ്ഥയിലേക്ക്‌ ആനയിക്കപ്പെടു 
ന്നതിലും പരിണമിച്ചു. ഡണ്‍സ്റ്റനച്ചന്‌ വേണമെങ്കില്‍ ഹോസ്റ്റല്‍ 
വാര്‍ഡനെ കണ്ട്‌ പരാതി ബോധിപ്പിക്കാമായിരുന്നു. വിദ്യാര്‍ത്ഥിനി 
കളെ വിരട്ടി ഓടിപ്പിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യണ 
മെന്ന ചര്‍ച്ച ജ്യോതിനിവാസില്‍ തീര്‍ച്ചയായും ഉണ്ടാകാറുണ്ട്‌. 
എന്നാല്‍ ജ്യോതിനിവാസിന്റെ ജ്യോതി സ്നേഹത്തിലും, സംയമന 
ത്തിലും, സാഹോദര്യത്തിലും, സമാധാനത്തിലും കിരണങ്ങളായി 
മിന്നി തിളങ്ങണമെന്നുള്ളതായിരുന്നു തലവനായിരുന്ന ഡണ്‍സ്റ്റന 
ച്ചന്റെ അഭിമതം. ആ അഭിമതത്തില്‍ മിഷന്‍ ചൈതന്യത്തിന്റെ 
സാക്ഷ്യമൂല്യം ഉണ്ടായിരുന്നു. മിഷനറി പ്രവര്‍ത്തനത്തിന്‌ ഒരുങ്ങു 
ന്നവര്‍ക്ക്‌ ഇത്‌ ആദ്ധ്യാത്മിക സാധനാ സഞ്ചാരത്തില്‍ വഴിവിളക്കാ 
യി. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 51 


കുക്കിന്റെ കുസൃതികള്‍ 


ക്ഷമാശീലത്തിനും, വിട്ടുവീഴ്ച മനോഭാവത്തിനും ഞങ്ങള്‍ 
എപ്പോഴും ജാഗരൂകര്‍ ആയിരിക്കണം എന്നുള്ള ഡണ്‍സ്റ്റനച്ചന്റെ 
ആദര്‍ശം പ്രായോഗിക തലത്തില്‍ ഫലം ചൂടിയ സംഭവങ്ങള്‍ കൂടി 
കുറിക്കുന്നു. ഞങ്ങള്‍ക്ക്‌ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു വ്യക്തി 
ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്‌ ഞങ്ങളില്‍ നിന്നും തിക്താനുഭവങ്ങള്‍ 
ധാരാളം ഉണ്ടായി എന്ന്‌ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്‌. ഈ അവസ്ഥ 
കളെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‌ അദ്ദേഹത്തെ വ്യക്തിപരമായി വളരെ നന്നായി അറി 
യാമായിരുന്നു. ഈ വ്യക്തിക്ക്‌ ഞങ്ങളുടെ ജ്യോതിനിവാസിലേക്ക്‌ 
രണ്ട്‌ മൂന്ന്‌ ദിവസത്തേക്ക്‌ വരേണ്ടതായ അത്യാവശ്യം ഉണ്ടായി. 
ഈ കാര്യം അറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളെ പൊതുവായും, 
ചിലരെ തനിച്ചും കണ്ട്‌ ക്ഷമിച്ച മനസ്സോടെ അദ്ദേഹത്തെ ജ്യോതി 
നിവാസിലേക്ക്‌ സ്വാഗതം ചെയ്യുവാന്‍ ഉപദേശിച്ചു. അദ്ദേഹം എത്തി 
കഴിഞ്ഞാല്‍ മുന്‍ അനുഭവങ്ങള്‍ വെച്ച്‌ ഞങ്ങളോട്‌ തട്ടികയറുമെന്നും, 
ഗുരുവായ ഡണ്‍സ്റ്റനച്ചനോട്‌ ഞങ്ങളില്‍ ചിലരെ കുറിച്ച്‌ മോശമാ 
യ അഭിപ്രായങ്ങള്‍ പറഞ്ഞുകൊടുക്കുമെന്നും ഞങ്ങള്‍ ഉത്കണ്ഠ 
പെട്ടിരുന്നു. ഉപദേശം പറയുവാനായി ഞങ്ങളെ എല്ലാവരേയും വിളി 
ച്ചിരുത്തി ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “അദ്ദേഹത്തെ ചെറുപ്പകാലം 
മുതല്‍ എനിക്കറിയം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തില്‍ ഇത്തരം പ്രത്യേ 
കതകള്‍ ഉണ്ടെന്ന്‌ അറിഞ്ഞിട്ടുതന്നെയാണ്‌ ദൈവം അദ്ദേഹത്തിന്‌ 
ഈ പദവി നല്‍കിയത്‌. അദ്ദേഹത്തോട്‌ നിങ്ങള്‍ ഉള്ളുകൊണ്ട്‌ ക്ഷമി 
ക്കുവാന്‍ തയ്യാറായില്ലെങ്കില്‍ ഇവിടേക്ക്‌ വരേണ്ട എന്ന്‌ ഞാന്‍ പറ 


52 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


യും. അദ്ദേഹത്തിന്‌ മുറിയും, ഭക്ഷണവുമെല്ലാം ഒരുക്കാന്‍ ആര്‍ക്കും 
പറ്റും. പക്ഷേ, നിങ്ങളില്‍ നിന്ന്‌ ഞാന്‍ ആശിക്കുന്നത്‌ ഉള്ളില്‍ 
നിന്നുള്ള നിങ്ങളുടെ ക്ഷമിക്കലാണ്‌.” ഞങ്ങള്‍ക്ക്‌ ഗുരുവച്ചന്റെ ഉപ 
ദേശം വലിയൊരു ഉള്‍തുറവിയായി. അതിഥി ആഗതനായി. അദ്ദേഹം 
ഒരു ഉള്‍ഞെരുക്കവും കൂടാതെ സന്തോഷവാനായിട്ടാണ്‌ തിരിച്ചു 
പോയതെന്ന്‌ അദ്ദേഹം തന്നെ ഡണ്‍സ്റ്റനച്ചനോട്‌ പറഞ്ഞുവത്രെ. 


ഒന്നുരണ്ട്‌ സംഭവങ്ങള്‍ കൂടി. ഞങ്ങളുടെ ക്യാമ്പസ്സില്‍ മാറിമാറി 
രാത്രി കാവല്‍ക്കാര്‍ നിയമിതരാകുമായിരുന്നു. ഞങ്ങളുടെ കാമ്പസ്‌ 
നിറയെ ലീച്ചി പഴം, മാതളം, സീതപഴം, പേരയ്ക്ക, ഓറഞ്ച്‌ എന്നിവ 
യുടെ മരങ്ങളും പ്ലാവ്‌, മാവ്‌ എന്നിവയും ഉണ്ടായിരുന്നു. സമൃദ്ധ 
മായി പൂക്കള്‍ നിറഞ്ഞ മൂന്ന്‌ പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അടു 
ക്കളയില്‍ കല്‍ക്കരിയാണ്‌ ഉപയോഗിച്ചിരുന്നത്‌. ഒരു ലോറി കല്‍ക്കരി 
ഞങ്ങളുടെ അടുക്കളയുടെ അടുത്ത്‌ എന്നും ഉണ്ടാകുമായിരുന്നു. 
ഞങ്ങളുടെ വസതിക്കടുത്ത്‌ തന്നെ ഓക്സിജന്‍ ഗ്യാസ്‌ സിലിണ്ടറു 
കളുടെ വിതരണസ്റ്റോര്‍ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, എപ്പോഴും ആക്രി 
പെറുക്കലുകാര്‍ വന്ന്‌ ശല്യം ചെയ്യുമായിരുന്നു. ഈ കാരണങ്ങള്‍ 
കൊണ്ട്‌ കാമ്പസ്സ്‌ മുതലാളി മുസ്തഫ, കാര്യസ്ഥന്‍ ബാനര്‍ജിയെ 
കൊണ്ട്‌ എപ്പോഴും കാവല്‍ക്കാരെ നിയമിക്കുമായിരുന്നു. സാധാര 
ണയായി ഗൂര്‍ഖകളായിരുന്നു കാവല്‍ക്കാര്‍. എന്നാല്‍, കുറച്ചുനാള 
ത്തേക്ക്‌ വൃദ്ധനായ ഒരു പാവം ഹിന്ദിക്കാരന്‍ നിയമിതനായി. 
കണ്ടാല്‍ തന്നെ ദയനീയത തോന്നുന്ന വസ്ത്രധാരണവും, ശരീര 
പ്രകൃതിയുമായിരുന്നു ആ സാധുവിന്റേത്‌. ഈ അവസരത്തില്‍ 
ഞങ്ങളില്‍ ചിലര്‍ ഉണക്കാന്‍ ഇട്ടിരുന്ന വസ്ത്രങ്ങള്‍ രാത്രിയില്‍ 
കളവുപോയി. ഒട്ടും തന്നെ മെച്ചപ്പെട്ടതായിരുന്നില്ല ആ വസ്ത്രങ്ങള്‍ 
എങ്കിലും, പഠനകാലം കഴിഞ്ഞ്‌ കേരളത്തിലേക്ക്‌ തിരിച്ചുവരുവാ 
നുള്ള സമയം അടുത്ത്‌ വരുന്നതുകൊണ്ട്‌, ആ വസ്ത്രങ്ങള്‍ക്ക്‌ 
പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം, പുതിയ വസ്ത്രങ്ങള്‍ ശരിപ്പെ 
ടുത്തി എടുക്കുവാന്‍ അപ്പോള്‍ പ്രയാസമായിരുന്നു. രാത്രിയില്‍ 
വസ്ത്രങ്ങള്‍ മോഷ്ടിച്ചത്‌ കാവല്‍ക്കാരന്‍ തന്നെയാണെന്ന്‌ കൃത്യ 
മായി തെളിഞ്ഞു. കാര്യസ്ഥന്‍ ബാനര്‍ജി വന്ന്‌ കാവല്‍ക്കാരനെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 53 


തട്ടികയറികൊണ്ട്‌ തല്ലുവാനുള്ള ഒരുക്കത്തില്‍ അയാളുടെ കൈമു 
ട്ടിന്‌ മുകളില്‍ ശക്തിയോടെ പിടിച്ചു. ഉടനെ ഡണ്‍സ്റ്റനച്ചന്‍ ചെന്ന്‌ 
ബാനര്‍ജിയുടെ കൈ വിടുവിക്കുകയും, വസ്ത്രങ്ങള്‍ മോഷ്ടിച്ച 
തില്‍ കാവല്‍ക്കാരനെ ഉപരദ്രവിക്കരുതെന്ന്‌ ആവശ്യപെടുകയും 
ചെയ്തു. ഈ സംഭവത്തെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞത്‌: “ചിലര്‍ 
നിവൃത്തികേട്‌ കൊണ്ട്‌ കട്ടെടുക്കുന്നു. നിങ്ങള്‍ക്ക്‌ തന്നെ ഉപയോ 
ഗിക്കുവാന്‍ താല്പര്യം ഇല്ലാത്ത നിങ്ങളുടെ പഴയ വസ്ത്രങ്ങള്‍ 
ആ പാവം കാവല്‍ക്കാരന്‍ വളരെ വിശേഷപ്പെട്ടതായിരുന്നു. പാവം! 
ഇതൊക്കെ നാം കണ്ണടച്ചുകളയേണ്ടതാണ്‌.” ആ കാവല്‍ക്കാരനെ 
ജോലിയില്‍ നിന്ന്‌ പിരിച്ചുവിട്ട്‌ പുതിയൊരാളെ നിയമിച്ചത്‌ ഡണ്‍സ്റ്റ 
നച്ചന്‌ ദുഃഖത്തിന്‌ കാരണമാവുകയും ചെയ്തു. 


ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ ഞങ്ങളുടെ ഗുരുവായി വന്ന്‌ കുറച്ച്‌ 
നാള്‍ കഴിഞ്ഞപ്പോള്‍ ജോര്‍ജ്ജ്‌ എന്നുപേരുള്ള ഒരു ആദിവാസി 
കത്തോലിക്കാ യുവാവ്‌ ഞങ്ങളുടെ പാചകക്കാരനായി വന്നു. പാച 
കത്തില്‍ അവന വലിയ വൈദഗ്ദ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും, 
ഭക്ഷണം തയ്യാറാക്കുവാന്‍ ആരുമില്ലാത്തതിനേക്കാള്‍ ഭേദം അവന്‍ 
ഉണ്ടാകുന്നതാണ്‌ എന്ന്‌ ഞങ്ങള്‍ കരുതി. ഞങ്ങള്‍ കോളേജില്‍ 
പോയി കഴിഞ്ഞാല്‍ ഡണ്‍സ്റ്റനച്ചന്‍ അടുക്കളയില്‍ ചെന്ന്‌ പാചക 
കാര്യങ്ങളില്‍ അവനെ സഹായിക്കുമായിരുന്നു. ജോര്‍ജിന്‌ മലയാളം 
ഒട്ടും തന്നെ അറിയില്ല; ഇംഗ്ലീഷ്‌ പഠിച്ചിട്ടുമില്ല. റാഞ്ചി പരിസരത്തുള്ള 
ആദിവാസികള്‍ സംസാരിക്കുന്ന ഹിന്ദിയുടെ പ്രാദേശിക ഭാഷയായ 
“സാദിരി' ആയിരുന്നു ജോര്‍ജിന്‌ ഭംഗിയായി കൈകാര്യം ചെയ്യുവാന്‍ 
അറിയുന്ന ഭാഷ. എന്നിരുന്നാലും, ഹിന്ദി അവന്‌ വശമുണ്ടായിരു 
ന്നു. ഡണ്‍സ്റ്റനച്ചനാണെങ്കില്‍ ഹിന്ദി പ്രയോഗിക്കുവാന്‍ തീരെ 
അറിവില്ലായിരുന്നു. ഡണ്‍സ്റ്റനച്ചനും, ജോര്‍ജ്ജും ഒരു പ്രത്യേക 
ആംഗ്യഭാഷ കൈകാര്യം ചെയ്ത്‌ തുടങ്ങി. ചില അവസരങ്ങളില്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ വീണ്ടും വീണ്ടും ആംഗ്യഭാഷയില്‍ പറയുന്നത്‌ മന 
സ്സിലാകാതെ വരുമ്പോള്‍, ഡണ്‍സ്റ്റനച്ചനോട്‌ ജോര്‍ജ്ജിന്‌ പാവം 
തോന്നിയിട്ട്‌ ജോര്‍ജ്ജ്‌ അടുക്കളയില്‍ നിന്ന്‌ മാറികളയും. ഡണ്‍സ്റ്റ 


54 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


നച്ചനും, ജോര്‍ജ്ജും തമ്മിലുളള ആശയവിനിമയങ്ങളില്‍ 
എന്തൊക്കെ അപാകതകള്‍ ഉണ്ടായാലും, ഡണ്‍സ്റ്റനച്ചന്റെ ഇടപെ 
ടലിലൂടെ മെച്ചപ്പെട്ട ഭക്ഷണം ഞങ്ങള്‍ ക്ലാസ്സുകഴിഞ്ഞ്‌ വരുമ്പോള്‍ 
ലഭിച്ചിരുന്നു എന്നുളളത്‌ വാസ്തവമാണ്‌. ഈ ജോര്‍ജ്ജ്‌ രാത്രിയില്‍ 
ഞങ്ങളുടെ ചാപ്പലില്‍ പോയി എന്നും (പാര്‍ത്ഥിച്ചിട്ടാണ്‌ ഉറങ്ങാന്‍ 
പോകാറുള്ളത്‌. ഡണ്‍സ്റ്റനച്ചനും ആ സമയങ്ങളില്‍ ചാപ്പലില്‍ ഉണ്ടാ 
കാറുണ്ട്‌. അങ്ങനെയിരിക്കെ ഒരു കാര്യം പ്രശ്നമായിതീര്‍ന്നു. ചാപ്പ 
ലിനകത്ത്‌ അടച്ചുറപ്പില്ലാത്ത ഷെല്‍ഫില്‍ സൂക്ഷിക്കുന്ന കുര്‍ബ്ബാന 
വീഞ്ഞ്‌ വേഗം തീര്‍ന്നുപോകുന്നു! ഒട്ടു വൈകാതെ സംഗതികളുടെ 
നിജാവസ്ഥ കണ്ടുപിടിക്കപ്പെട്ടു. രാത്രിയില്‍ പ്രാര്‍ത്ഥിക്കുവാനെന്ന 
പേരില്‍ ചാപ്പലില്‍ ചെല്ലുന്ന ജോര്‍ജ്ജ്‌ കുര്‍ബ്ബാന വീഞ്ഞ്‌ പതിവായി 
മോഷ്ടിച്ച്‌ കുടിക്കുന്നു! ഈ കണ്ടുപിടുത്തം ജോര്‍ജ്ജിന്റെ വേറെ 
ചില കളവുകള്‍ കൂടി കണ്ടുപിടിക്കുവാന്‍ സഹായകമായി. വൈകു 
ന്നേരം ഞങ്ങളുടെ പ്രാര്‍ത്ഥനാസമയത്ത്‌ സ്റ്റോറില്‍ നിന്ന്‌ ജോര്‍ജ്ജ്‌ 
അരി, പഞ്ചസാര തുടങ്ങിയവ അടിച്ചുമാറ്റി തൊട്ടടുത്തുള്ള 
ഹോട്ടല്‍കാരന്‌ വില്പന നടത്തുന്നു!! ജോര്‍ജ്ജിനെ പറഞ്ഞുവിടു 
വാന്‍ തീരുമാനം ഉണ്ടായി. പക്ഷെ, ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: 
“അവനെ ആരും വഴക്കു പറയണ്ട. അവന്‍ ഒന്നും അറിയാത്തവനെ 
പോലെ സന്തോഷത്തില്‍ പൊക്കോട്ടെ. അവന്‍ ചെയ്തത്‌ ഒട്ടുംതന്നെ 
ശരിയായില്ലെങ്കിലും, നമ്മളായിട്ട്‌ അവന്റെ മനസ്സിന്‌ ഒരു വിഷമവും 
നാണക്കോടും ഉണ്ടാക്കണ്ട.” 


മഹാന്മാര്‍ മറ്റുള്ളവരുടെ സ്വഭാവത്തില്‍ തിരുത്തലുകള്‍ നടത്തു 
ന്നത്‌ അര്‍ത്ഥപൂര്‍ണ്ണമായ മൌനത്തിലൂടെയും, സംയമനത്തിലൂടെയും 
ആകുന്നു. ഒച്ചപ്പാടും, ശിക്ഷകളുമൊക്കെ വിദ്വേഷ്യത്തിലും വാശി 
യിലും കലാശിക്കും. ഉള്ളില്‍ നിന്നുള്ള സ്വഭാവപരിവര്‍ത്തനം 
അത്തരം സന്ദര്‍ഭങ്ങളില്‍ നടന്നുവെന്ന്‌ വരില്ല. 


സാഹിത്യകാരി മാധവിക്കുട്ടി എഴുതിയിരിക്കുന്നു: “ഓരോ 
വാക്കും ഒരനുരഞ്ജനം ആക്കുന്നു ഞാന്‍.” സാര്‍ത്ര്‌ പറഞ്ഞു: “അപ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 55 


രന്‍ എനിക്ക്‌ നരകം തീര്‍ക്കുന്നവനാണ്‌.” വ്യത്യസ്ത സ്വഭാവങ്ങ 
ളോട്‌ കൂടിയവരെയാണ്‌ നാം നിത്യേന കണ്ടുമുട്ടുന്നത്‌. മറ്റുള്ളവരെ 
വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനുള്ള ഹൃദയ വിശാലത ഉണ്ടെ 
ങ്കില്‍ നമ്മില്‍ എപ്പോഴും ഉണരുക അനുരഞ്ജനത്തിന്റെയും, ആത്മ 
ബന്ധത്തിന്റെയും ഭാവങ്ങള്‍ ആയിരിക്കും. നമുക്ക്‌ അപരന്‍ 
അപ്പോള്‍ സഹാദരന്‍ ആയിരിക്കും. ഒരിക്കലും നരകം തീര്‍ക്കുന്ന 
വന്‍ ആയിരിക്കുകയില്ല. അപരാധിയുടെ ആത്മാഭിമാനത്തിന്‌ വില 
കല്പിച്ചുകൊണ്ട്‌, കളവടക്കമുള്ള കുറ്റങ്ങളും കുറവുകളും ആത്മീയ 
വീക്ഷണത്തിലൂടെ തിരുത്തുവാന്‍ സാധിക്കുക, അവരെ ആത്മാര്‍ത്ഥ 
മായി സ്നേഹിക്കുവാന്‍ സാധിക്കുക എന്നതൊക്കെ യേശുക്രിസ്തു 
വിന്റെ അനുരഞ്ജനത്തിന്റെയും, ഹൃദയവിശാലതയുടെയും 
ആത്മീയഭാവങ്ങള്‍ ജീവിതത്തില്‍ പകര്‍ത്തിയെടുത്തിട്ടുള്ള ഡണ്‍സ്റ്റ 
നച്ചനെ പോലെയുള്ള ഒരു മഹത്വ്യക്തിക്കു മാത്രമാണ്‌. 


56 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


9 


പാചകത്തിലെ പരിശുദ്ധി 


കാനായിലെ കല്ല്യാണവിരുന്നിലെ മാതാവിന്റെ കരുതലുള്ള കണ്ണു 
കളുടെ പ്രകാശം കര്‍മ്മലമാതാവിന്റെ വലിയ ഭക്തനായിരുന്ന 
ഡണ്‍സ്റ്റനച്ചന്റെ നയനങ്ങളും സമൃദ്ധമായി സ്വന്തമാക്കി സ്വീകരി 
ച്ചിരുന്നു. 


റാഞ്ചിയില്‍ ഡണ്‍നസ്റ്റനച്ചന്‍ ഞങ്ങളുടെ റെക്ടര്‍ ആയി എത്തിയ 
സമയത്ത്‌ ഞങ്ങള്‍ തന്നെയാണ്‌ പാചകം ചെയ്തിരുന്നത്‌; ജോലി 
ക്കാര്‍ ഉണ്ടായിരുന്നില്ല. ഇത്‌ ഞങ്ങളുടെ പഠിപ്പിനെ ബാധിക്കുമെന്ന്‌ 
ഡണ്‍സ്റ്റനച്ചന്റെ പിതൃവാത്സല്യം നിറഞ്ഞ കരുതലുള്ള കണ്ണുകള്‍ 
വേഗത്തില്‍ കണ്ടറിഞ്ഞു. ഒരു പാചകക്കാരനെ വേഗത്തില്‍ നിയമി 
ക്കുവാനുള്ള ഏര്‍പ്പാടുകള്‍ അദ്ദേഹം ചെയ്തു. അങ്ങനെയാണ്‌ 
മുന്‍പ്‌ സൂചിപ്പിച്ച ജോര്‍ജ്ജ്‌ ഞങ്ങളുടെ പാചകക്കാരന്‍ ആകുന്ന 
ത്‌. 


ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ വരുന്നതിനു മുമ്പ്‌ അട്ടപ്പാടി ആശ്രമ 
ത്തില്‍ ആയിരുന്നു. വളരെ വര്‍ഷങ്ങളായി ഡണ്‍സ്റ്റനച്ചന്‍ അവിടെ 
തനിച്ചായിരുന്നു താമസവും സേവനവും. ഡണ്‍സ്റ്റനച്ചന്‌ വിശ്രമം 
വേണമെന്ന്‌ മനസ്സിലാക്കിയിട്ടു കൂടിയാണ്‌ അധികാരികള്‍ അദ്ദേ 
ഹത്തെ റാഞ്ചിയിലേക്ക്‌ നിയമിച്ചത്‌. എന്നാല്‍, റാഞ്ചിയിലെത്തിയ 
ഡണ്‍സ്റ്റനച്ചന്‍ വളരെ സന്തോഷത്തോടുകൂടെ വിശ്രമമെല്ലാം മാറ്റി 
വെച്ച്‌ ഞങ്ങള്‍ക്ക്‌ വേണ്ടി സേവനനിരതന്‍ ആകുകയാണ്‌ ഉണ്ടാ 
യത്‌. 

ഡണ്‍സ്റ്റനച്ചന്‌ അത്യാവശ്യം പാചകം, പ്രത്യേകിച്ച്‌ പലഹാരപാ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 57 


ചകം നല്ലവണ്ണം അറിയാമായിരുന്നു. ഗാന്ധിയന്‍ ജീവിതശൈലിക 
ളോട്‌ പ്രതിപത്തി ഉണ്ടായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഗാന്ധിയന്‍ മാര്‍ഗ്ഗ 
ത്തിലൂടെ ഒരു യീസ്റ്റ്‌ ഉണ്ടാക്കി. അതിലെ പ്രധാനപ്പെട്ട ചേരുവകള്‍ 
വേവിച്ച ഉരുളകിഴങ്ങും, പഞ്ചസാരയും, ചോറുമായിരുന്നു എന്ന്‌ 
ഇപ്പോള്‍ ഞാന്‍ ഓര്‍ക്കുന്നു. ആ യീസ്റ്റ്‌ ഉപയോഗിച്ച്‌ അദ്ദേഹം എല്ലാ 
ദിവസവും പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങള്‍ക്കു വേണ്ടി ചപ്പാത്തി 
കല്ലില്‍ ചുട്ടെടുത്ത വളരെ സ്വാദിഷ്ടമായ ഒരുതരം അപ്പം തയ്യാ 
റാക്കി വെക്കുമായിരുന്നു. നല്ല തണുപ്പുള്ള റാഞ്ചിയിലെ കാലാവ 
സ്ഥയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ നേരത്തെ എഴുന്നേറ്റ്‌ കല്‍ക്കരി അടുപ്പ്‌ 
കത്തിച്ച്‌, ഈ ഭക്ഷണം തയ്യാറാക്കിയ ശേഷം ടൈംടേബിള്‍ പ്രകാ 
രമുള്ള പ്രഭാത പ്രാര്‍ത്ഥനക്കും, തുടര്‍ന്നുള്ള പരിശുദ്ധ കൂര്‍ബ്ബാനക്കും 
കൃത്യമായി എത്തിയിരുന്നു എന്നുള്ളത്‌ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി 
യിരുന്നു. രാവിലെ ഞങ്ങള്‍ക്ക്‌ കോളേജില്‍ പോകാന്‍ ഉള്ളതുകൊ 
ണ്ട്‌, എട്ടുമണിക്ക്‌ മുമ്പായി പ്രഭാതഭക്ഷണം കഴിച്ച്‌ തയ്യാറാകണമാ 
യിരുന്നു. കല്‍ക്കരി അടുപ്പ്‌ കത്തിക്കുന്നത്‌ അത്ര എളുപ്പമായിരുന്നി 
ല്ല. ഡണ്‍സ്റ്റനച്ചന്‍ ഈ കാര്യങ്ങള്‍ക്കായി എപ്പോള്‍ എഴു 
ന്നേല്‍ക്കുന്നു എന്നുള്ളത്‌ ഞങ്ങള്‍ക്ക്‌ അജ്ഞാതമായിരുന്നു. ഗുരു 
വച്ചന്റെ രാത്രിയിലെ ഉറക്കം പോകുന്നതിനെ കുറിച്ച്‌ ഞങ്ങള്‍ പരി 
ഭവം പറഞ്ഞപ്പോള്‍ അദ്ദേഹം പറഞ്ഞത്‌: “നിങ്ങള്‍ കോളേജില്‍ 
പോയി കഴിഞ്ഞാല്‍, പിന്നെ എനിയ്ക്ക്‌ വേറെ പണി ഒന്നും ഇല്ല 
ല്ലൊ. ഉറക്കം അപ്പോളും ആകാമല്ലോ” എന്നാണ്‌. എന്നാല്‍, ഞങ്ങള്‍ 
കോളേജില്‍ നിന്ന്‌ തിരിച്ചു വരുമ്പോള്‍ എന്തെങ്കിലും പുതിയ ഭക്ഷ 
ണവിഭവങ്ങളുമായി ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്കായി കാത്തിരിക്കു 
ന്നതാണ്‌ ഞങ്ങള്‍ കാണാറുള്ളത്‌. പകല്‍ ഉറങ്ങി വിശ്രമിക്കാറില്ലെന്ന്‌ 
സ്പഷ്ടം. 

ഈ വിഭവങ്ങളില്‍ ഒന്ന്‌ പേരയ്ക്ക കൊണ്ടുള്ള ഒരു പുഡ്ഡിംഗ്‌ 
ആയിരുന്നു എന്ന്‌ ഞാന്‍ ഓര്‍ക്കുന്നു. ഞങ്ങളുടെ കാമ്പസ്സില്‍ സമൃ 
ദ്ധമായി പേരമരങ്ങള്‍ ഉണ്ടായിരുന്നു. അതില്‍ ഒന്നുരണ്ടെണ്ണം 
ഞങ്ങള്‍ക്കായി ഡണ്‍സ്റ്റനച്ചന്‍ വാങ്ങി നിറുത്തിയിരുന്നു. അവയിലെ 
പേരയ്ക്കകള്‍ ഞങ്ങള്‍ക്കുള്ളതായിരുന്നു. ഉള്‍വശം നല്ല ചുവപ്പ്‌ 
നിറത്തോടുകൂടിയ പേരയ്ക്കകളായിരുന്നു അധികവും. അവയെ 


58 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഉണ്ടാക്കി വെക്കാറുള്ള പുഡ്ഡിംഗ്‌ വളരെ 
സ്വാദിഷ്ടമായിരുന്നു. ധാരാളം പേരയ്ക്ക ഉണ്ടായിരുന്നത്‌ കൊണ്ട്‌ 
അവ നശിച്ചുപോകാതെ ഇത്തരത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഉപയോഗ 
പ്രദമാക്കിയിരുന്നു. 


ഞങ്ങള്‍ക്ക്‌ അക്കാലത്ത്‌ അത്താഴത്തിന്‌ അധികവും ചപ്പാത്തി 
യും, കറിയും, സൂപ്പുമായിരുന്നു. സൂപ്പ്‌ ഉണ്ടാക്കുന്നത്‌ ചെറുപയര്‍ 
നല്ലവണ്ണം വേവിച്ച്‌, അതിന്റെ സത്തില്‍ സ്വല്പം നെയ്യ്‌ ചേര്‍ത്ത്‌ 
ഉള്ളി കാച്ചിയിട്ടായിരുന്നു. സൂപ്പിനായുള്ള വേവിച്ച ചെറുപയര്‍ 
പിഴിഞ്ഞ്‌ സത്ത്‌ എടുത്തുകഴിഞ്ഞാല്‍, ആ ചെറുപയറിനെ കളയാ 
റാണുള്ളത്‌. ഈ ചെറുപയര്‍ കൊണ്ട്‌ ഇടയ്ക്കിടക്ക്‌ വളരെ സ്വാദുള്ള 
സുഖിയന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്കായി തയ്യാറാക്കി തരുമായിരു 
ന്നു. ബാക്കി വരുന്ന ചോറുകൊണ്ടും ഒരു തരം പുഷ്ഡിംഗും, പരിപ്പ്‌ 
വട സമാനമായ ഒരു എണ്ണ പലഹാരവും ഡണ്‍സ്റ്റനച്ചന്‍ ശരിപ്പെ 
ടുത്തി തരുമായിരുന്നു. പലപ്പോഴും, ഭക്ഷിച്ചതിന്‌, ശേഷമാണ്‌ ഭക്ഷ 
ണപദാര്‍ത്ഥത്തിലെ ചേരുവകള്‍ എന്തൊക്കെയാണെന്ന്‌ ഞങ്ങള്‍ 
അറിയാറുള്ളത്‌. 


പാചകത്തിലൂടെ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്ക്‌ നല്കാറുള്ള കരു 
തല്‍ നിറഞ്ഞ പിതൃവാത്സല്യം രുചികരമായ ഭക്ഷണവിഭവങ്ങളാ 
യി മാറിയതിന്റെ ഗൃഹാതുരത്വ സ്മരണകള്‍ ഇനിയും ഉണ്ട്‌. അത്യാ 
വശ്യം വെല്‍ഡിംഗ്‌ ജോലിയും ഡണ്‍സ്റ്റനച്ചന്‌ വശമുണ്ടായിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‍ പാചക എണ്ണയുടെ മെറ്റല്‍ ടിന്നുകള്‍ മുറിച്ചെടുത്ത്‌ 
ബ്രെഡ്‌ ഉണ്ടാക്കുന്ന ഉപകരണപാത്രങ്ങള്‍ തയ്യാറാക്കി. രുചികരമായ 
മാവ്‌ കുഴച്ച്‌ തയ്യാറാക്കിയ ബ്രെഡുകള്‍ ബ്രേക്ക്ഫാസ്റ്റിനായി പല 
പ്പോഴും വന്നുതുടങ്ങി. പഴയ ചോറുകൊണ്ടും, സുപ്പിന്‍ ചണ്ടിയായി 
തീരുന്ന ചെറുപയര്‍ കൊണ്ടും ഞങ്ങള്‍ക്ക്‌ ഭക്ഷണവിഭവങ്ങള്‍ 
ഉണ്ടാക്കി തന്നിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ പിശുക്കനായിരുന്നു എന്ന്‌ 
ആരും ധരിച്ചുവശാകരുത്‌. ബ്രെഡിന്റെ മാവില്‍ സമൃദ്ധമായി മുട്ട 
യും, നറുനെയ്യും ചേര്‍ക്കുന്നതില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ധാരാളിത്ത മനഃ 
സ്ഥിതിക്കാരന്‍ ആയിരുന്നു. വലിയ വട്ടകലത്തില്‍ ഞങ്ങളുടെ 
ബാച്ചിലെ തടിയന്മാരെ കൊണ്ട്‌ മുഷ്ടിചുരുട്ടി ഇടിച്ചും കുഴച്ചും 
ബ്രെഡ്‌ മാവ്‌ ശരിപ്പെടുത്തുവാന്‍ കൂടെ നിന്ന്‌ നിര്‍ദ്ദേശങ്ങള്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 59 


നല്‍കുന്ന ഡണ്‍സ്റ്റനച്ചന്റെ സ്നേഹ സാന്നിധ്യം ഒരിക്കലും മനസ്സില്‍ 
നിന്ന്‌ മായില്ല. ഇത്തരത്തില്‍ ഒരു തരം വെട്ടുകേക്കും ഡണ്‍സ്റ്റന 
ച്ചന്‍ തയ്യാറാക്കി തരുമായിരുന്നു. 


ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ഗുണ നിലവാരം മികവുറ്റതാകണ 
മെന്ന്‌ നിര്‍ബന്ധം ഉണ്ടായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, ഒരു പ്രാവശ്യം 
അദ്ദേഹത്തിന്റെ ഇടപെടല്‍ ഇല്ലാതെ തയ്യാറാക്കപ്പെട്ട ഒരു ഭക്ഷണ 
വിഭവത്തെ കുറിച്ച്‌ പറഞ്ഞ വാചകങ്ങളുടെ ഓര്‍മ്മകള്‍ ഇവിടെ 
ചേര്‍ത്തുവെക്കുന്നു. ഞങ്ങള്‍ യോഗാര്‍ത്ഥികള്‍ ഓരോരുത്തര്‍ ഓരോ 
മാസത്തേക്ക്‌ ഭക്ഷണ ചുമതലക്കാര്‍ ആകുമായിരുന്നു. ഞങ്ങളില്‍ 
ഒരാളുടെ ഭക്ഷണ ചുമതലക്കാരന്‍ ആയിരുന്ന മാസത്തില്‍ ഞങ്ങള്‍ 
വാങ്ങിയ പ്ലാവില്‍ നിന്ന്‌ ഒരു മൂത്ത ചക്ക കിട്ടി. ഞങ്ങളുടെ കൂടെ 
ഉണ്ടായിരുന്ന നിയമവിദ്യാര്‍ത്ഥി ആയിരുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ 
സഹോദരന്‍ കുര്യാക്കോസ്‌ ചീരന്‍ ശെമ്മാശ്ശൂന്‍ ഭക്ഷണ ചുമതല 
ക്കാരനോട്‌ തമാശയായി പറഞ്ഞു: “ചക്കയും പയറും കൂടി കറിവെ 
ക്ക്‌. നല്ല കോമ്പിനേഷന്‍ ആകും.” ഇപ്രകാരം പറയുവാന്‍ കാരണം 
തലേ മാസത്തില്‍ വാങ്ങിയ ഉണക്കപയര്‍ കുറച്ച്‌ ബാലന്‍സ്‌ ഉണ്ടാ 
യിരുന്നു. അത്‌ ഒച്ച്‌ കുത്തി തുടങ്ങിയ കാരണം മോശമാകാതിരി 
ക്കാന്‍ വെയിലത്ത്‌ വെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ്‌ ചീരന്‍ 
ശെമ്മാശ്ശൂന്റെ ചക്കയുടെ കൂടെ പയറ്‌ വേവിച്ച കറിയെ കുറിച്ചുള്ള 
നിര്‍ദ്ദേശം ഉണ്ടായത്‌. ഇത്‌ തമാശയാണ്‌ പറഞ്ഞതെന്ന്‌ മനസ്സിലാ 
ക്കാതെ ഭക്ഷണ ചുമതലകാരന്‍ നിര്‍ദ്ദേശം അതുപോലെ തന്നെ 
പ്രാവര്‍ത്തികമാക്കി. രാത്രി ഭക്ഷണത്തിന്‌ ആയിരുന്നു ഈ അത്യ 
അപൂര്‍വ്വ വിഭവം തയ്യാറായത്‌. ഭക്ഷണ സമയത്ത്‌ ഈ വിഭവം കണ്ട്‌ 
കൂട്ടചിരി ഉണ്ടായി. കുര്യാക്കോസ്‌ ശെമ്മാശ്ശന്‌ ആകെ വിഷമമായി. 
ഭക്ഷണ ചുമതലക്കാരന്‍ തനിക്ക്‌ പറ്റിയ അമളിയെ ഓര്‍ത്ത്‌ ജാള്യത 
പെട്ടു നിന്നു. ഭക്ഷണത്തിനു മുമ്പുള്ള പ്രാര്‍ത്ഥന കഴിഞ്ഞപ്പോള്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഇന്ന്‌ ഒരു പ്രത്യേക കറിയുണ്ട്‌. ചക്കയും 
ഉണക്കപയറും! ആവശ്യക്കാര്‍ മാത്രം കഴിച്ചാല്‍ മതി. വേറെയും 
കറി ഉണ്ടല്ലോ കഴിക്കാന്‍. ചക്കയും പയറും ഒരുമിച്ച്‌ വെച്ചത്‌ ചില 
പ്പോള്‍ വയറുവേദനയുണ്ടാക്കും. തമാശ പറയുന്നവരും, തമാശ 
കേള്‍ക്കുന്നവരും ശ്രദ്ധിക്കണം.” കാര്യങ്ങള്‍ പിടികിട്ടേണ്ടത്‌ 


60 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഞങ്ങള്‍ക്കൊക്കെ പിടികിട്ടി. ഏറ്റവും പ്രധാനമായി പിടികിട്ടിയത്‌ 
ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലുള്ള റെക്ടറച്ചനുള്ള കരുതലിനെ 
കുറിച്ചുള്ള അറിവായിരുന്നു. വിവേകത്തോടെ പറയേണ്ടതിന്റെയും, 
കേള്‍ക്കേണ്ടതിന്റേയും, പ്രാവര്‍ത്തികമാക്കേണ്ടതിന്റെയും ആവശ്യ 
കതയെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറയാതെ പറഞ്ഞ ഉപദേശ സാരവും 
ഞങ്ങള്‍ക്ക്‌ പിടികിട്ടി. 


ഇങ്ങനെയൊക്കെ ഞങ്ങള്‍ക്ക്‌ നല്ല ഭക്ഷണം നല്‍കുവാന്‍ വിശ്ര 
മമില്ലാതെ പരിശ്രമിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഒരിക്കലും ഒരു ഭക്ഷണ 
(്പിയന്‍ ആയിരുന്നില്ല. അത്യാവശ്യത്തിനു മാത്രം ഭക്ഷിക്കുന്ന ഒരു 
മിതഭോജി ആയിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ സുപ്രധാന ആദ്ധ്യാ 
ത്മിക ചിന്തകള്‍ ഉള്‍കൊള്ളുന്ന ഗ്രന്ഥങ്ങളില്‍ ഒന്നായ “നീതിസാരം” 
പറയുന്നു: “ഏക ഭുക്തം മഹായോഗി” (ദിവസത്തില്‍ മഹായോഗി 
ഒരു പ്രാവശ്യം മാത്രം ഭക്ഷിക്കുന്നു). എല്ലാറ്റിലും മിതത്വം പാലിച്ചി 
രുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഭക്ഷണകാര്യങ്ങളിലും വളരെ മിതത്വം പാലി 
ച്ചിരുന്നു. അത്‌ അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതത്തിന്റെ 
സാക്ഷ്യഘടകം ആയിരുന്നു. 


അമ്പഴക്കാട്‌ പുതിയതായി എത്തിയ നവസന്യാസികളുടെ പര 
സ്പര പരിചയപ്പെടലിന്റെ ഭാഗമായി നടന്ന ഒരു ഗ്രുപ്പ്ഗെയിമില്‍ 
ഓരോരുത്തരും അവരവര്‍ക്ക്‌ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്‌ 
എന്ന്‌ പറയണമായിരുന്നു. എല്ലാവരും വളരെ വിശേഷപ്പെട്ട ഭക്ഷ 
ണങ്ങളുടെ പേരുകള്‍ പറഞ്ഞു. നവസന്യാസ പരിശീലകര്‍ ടീമിലെ 
അംഗമായിരുന്ന ഡണ്‍സ്റ്റനച്ചനും ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു. 
ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ പേരു പറയേണ്ട ഡണ്‍സ്റ്റന 
ച്ചന്റെ ഈഴം വന്നപ്പോള്‍ അദ്ദേഹം പറഞ്ഞു: “എനിക്ക്‌ ഏറ്റവും 
ഇഷ്ടപ്പെട്ട ഭക്ഷണം പഞ്ചസാര വെള്ളത്തില്‍ റെസ്ക്‌ മുക്കി കഴി 
ക്കുന്നതാണ്‌.” കേട്ടുകേള്‍വി പോലുമില്ലാത്ത ഭക്ഷണങ്ങളുടെ പേരു 
കള്‍ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായി പറഞ്ഞവരൊക്കെ ഡണ്‍സ്റ്റനച്ചന്റെ 
ലാളിത്യം കേട്ട്‌ അത്ഭുതപ്പെട്ടു. 


ഭക്ഷണവുമായി ബന്ധപ്പെട്ട്‌ അസീസ്സി പുണ്യവാളന്റെ ഒരു കഥ 
കേട്ടിട്ടുണ്ട്‌. ഒരു ദിവസം അസീസ്സിയും, കൂട്ടുകാരന്‍ ലിയോ സഹോ 
ദരനും കൂടി ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന ഒരു പളളിയുടെ പുന 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 61 


രുദ്ധാരണ നിര്‍മ്മാണ പ്രവര്‍ത്തികള്‍ ആരംഭിച്ചു. അദ്ധ്വാനത്തിന്റെ 
ആവേശത്തില്‍ അവര്‍ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. വൈകു 
ന്നേരം ആയപ്പോള്‍ രണ്ടുപേര്‍ക്കും വലിയ വിശപ്പ്‌ അനുഭവപ്പെട്ടു. 
തൊട്ടടുത്ത്‌ ഉണ്ടായിരുന്ന ഒരു കുടിലില്‍ ചെന്ന്‌ അവര്‍ ഭക്ഷണം 
യാചിച്ചു. അതില്‍ താമസിച്ചിരുന്ന വൃദ്ധനായ ഒരു മനുഷ്യന്‍ 
അവര്‍ക്ക്‌ കുറച്ച്‌ ഉപ്പില്ലാത്ത കഞ്ഞിയും, ഒരു ഉള്ളികഷ്ണവും 
നല്‍കി. ആ കുടിലില്‍ ഭക്ഷണത്തിനായി മറ്റൊന്നും ഉണ്ടായിരുന്നി 
ല്ല. കിട്ടിയ കഞ്ഞി ഉള്ളി കൂട്ടി കുടിച്ചു കഴിഞ്ഞപ്പോള്‍ അസീസ്സി 
പറഞ്ഞു: “ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാന്‍ ഇതുവരെ ഒരി 
ക്കലും കഴിച്ചിട്ടില്ല.” 


വിശപ്പാണ്‌ ഭക്ഷണത്തിന്റെ രുചി നിര്‍ണ്ണയിക്കുന്ന മാനദണ്ഡം. 
ഡണ്‍സ്റ്റനച്ചന്‍ പലപ്പോഴും പറയാറുണ്ട്‌: “പലരും ഭക്ഷണം കഴിക്കു 
ന്നത്‌ വിശന്നിട്ടല്ല. സമയം ആയതുകൊണ്ടും, വായയ്ക്ക്‌ രുചിയുള്ള 
ഭക്ഷണങ്ങള്‍ ലഭിക്കുന്നതും കൊണ്ടാണ്‌. വിശപ്പിനുള്ള ഭക്ഷണം 
മാത്രം കഴിക്കുന്നതാണ്‌ ആരോഗ്യത്തിന്‌ ഏറ്റവും ഗുണകരം.” നല്ല 
ഭക്ഷണം കഴിക്കുന്നതിനോട്‌ ഡണ്‍സ്റ്റനച്ചന്‌ ഒരിക്കലും വിയോജിപ്പ്‌ 
ഉണ്ടായിരുന്നില്ല. പക്ഷെ, വിശപ്പോടുകൂടെ ആവശ്യത്തിനുള്ള 
ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ അഭിപ്രായം. 


കര്‍മ്മലസഭയുടെ നവീകരണത്തിന്‌ നേതൃത്വം നല്‍കിയവരില്‍ 
ഒരാളായ ആവിലയിലെ വി. അമ്മത്രേസ്യ പുണ്യവതി ഉപദേശിക്കാ 
റുള്ളത്‌ ആരോഗ്യപരിരക്ഷയ്ക്ക്‌ ആവശ്യമായ നല്ല ഭക്ഷണത്തോ 
ടൊപ്പം, മനഃസന്തോഷത്തിന്‌ ഉതകുന്ന ഉല്ലാസ കര്‍മ്മപരിപാടികളും 
സമര്‍പ്പിത ജീവിതത്തെ ഭ്രദമാക്കി തീര്‍ക്കും എന്നാണ്‌. ഈ കാര്യ 
ങ്ങളുടെ സാക്ഷാത്ക്കാരത്തിനായി പുണ്യവതി തന്നെ മുന്‍കൈ എടു 
ക്കുമായിരുന്നു. ആത്മാവില്‍ ആനന്ദിച്ചിരുന്നവനും, ആ ആനന്ദ 
നിര്‍വൃതി മറ്റുള്ളവരില്‍ അനുഭവിപ്പിച്ചെടു ക്കുവാന്‍ യത്‌ 
നിച്ചിരുന്നവനുമായിരുന്നു യേശു. ദൈവ ഐക്യത്തില്‍ നങ്കൂരമിട്ട 
പരസ്നേഹത്തില്‍ നിന്ന്‌ ഉടലെടുക്കുന്ന സുകൃത സന്തോഷവും, 
ആനന്ദനിര്‍വൃതിയുമാണ്‌ കര്‍മ്മലീത്ത സമര്‍പ്പിത ജീവിതത്തിന്റെ 
ആത്മീയ കാതല്‍. നിര്‍വൃതിപ്രദവും, നിര്‍വൃതിദായകവും ആയി 


62 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


രുന്ന ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതം ഉത്തമ കര്‍മ്മലീത്ത ചൈതന്യ 
ത്തിന്റെ നേര്‍കാഴ്ചയായിരുന്നു. അനാവശ്യമായ ആശാപാശങ്ങളെ 
നിഗ്രഹിച്ചുകൊണ്ട്‌, കര്‍മ്മലീത്ത സന്യാസ പൌരോഹിത്യത്തിന്റെ 
സത്തയെ സമ്പൂര്‍ണ്ണമായി സംഗ്രഹിച്ചെടുത്ത ഒരു പ്രേഷിതവര്യന്റെ 
ജീവസുറ്റ വിശുദ്ധ സാന്നിദ്ധ്യമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. കണ്ടുമു 
ട്ടുന്ന എല്ലാവര്‍ക്കും ഒന്നുകൂടി മെച്ചപ്പെട്ട ആത്മീയ ജീവിതപന്ഥാ 
വിലേക്ക്‌ മുന്നേറാന്‍ പാഥേയം പകര്‍ന്നു നല്‍കുന്ന പുണ്യ പരിമളം 
തൂകുന്ന പരിശുദ്ധ സാന്നിദ്ധ്യം! ഇതായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ 
ആദ്ധ്യാത്മികതയുടെ അനന്യത. ഡണ്‍സ്റ്റനച്ചനില്‍ ഉണ്ടായിരുന്ന 
കര്‍മ്മലീത്ത സിദ്ധാന്തങ്ങളില്‍ അടിസ്ഥാനമിട്ട ഈ ആത്മീയ അന 
നൃതയാണ്‌ ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളില്‍ അതീവ ശ്രദ്ധയോടെ 
സേവനം നല്‍കുവാന്‍ ഡണണ്‍സ്റ്റനച്ചന്‌ ഉള്‍പ്രേണയായി മാറിയത്‌ 
എന്നുള്ളത്‌ വാസ്തവമാണ്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 63 


10 


കരുതലുള്ള കലാകാരന്‍ 


റാഞ്ചിയിലെ തണുപ്പില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ചെരുപ്പുകള്‍ ഇല്ലാതെയാണ്‌ 
പ്രധാനമായും നടന്നിരുന്നത്‌. ചാപ്പലില്‍ പ്രാര്‍ത്ഥിക്കുവാന്‍ പോയാല്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ ചെരുപ്പുകള്‍ വാതില്‍ക്കല്‍ മറന്നുവെക്കും. 
പ്രാര്‍ത്ഥന കഴിഞ്ഞ്‌ ചാപ്പലില്‍ നിന്ന്‌ പുറത്ത്‌ വരുന്ന ഡണ്‍സ്റ്റന 
ച്ചന്‍ നടക്കുക നിഷ്പാദുകന്‍ ആയിട്ടിയിരിക്കും. ചാപ്പലിന്റെ 
വാതില്‍ക്കല്‍ ചെരുപ്പ്‌ മറന്നുവെച്ചിരിക്കുന്നു എന്നുള്ളത്‌ ഡണ്‍സ്റ്റ 
നച്ചനെ കണ്ട്‌ ഞങ്ങളില്‍ ആരെങ്കിലും പറയുന്നത്‌ ചിലപ്പോള്‍ 
ഞങ്ങള്‍ കോളേജില്‍ നിന്ന്‌ വന്നതിന്‌ ശേഷമായിരിക്കും. മറവി 
കൊണ്ട്‌ എന്നതിനേക്കാള്‍ ഉപരി സുഖസനകര്യങ്ങളോടുളള ഡണ്‍സ്റ്റ 
നച്ചന്റെ വിമുഖതാ മനോഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തില്‍ ഒരു 
നിതാന്തശീലമായി കഴിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവാണ്‌ ഇതൊ 
ക്കെ. ദീര്‍ഘനാള്‍ അട്ടപ്പാടിയില്‍ ജീവിച്ചിരുന്ന സമയത്തും ഡണ്‍സ്റ്റ 
നച്ചന്‍ ചെരുപ്പ്‌ ഉപയോഗിച്ചിരുന്നില്ല എന്ന്‌ അദ്ദേഹം പറയാറുണ്ട്‌. 
ചെരുപ്പ്‌ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട്‌ എകസിമാ രോഗം ഉണ്ടാ 
യിരുന്ന ഡണ്‍സ്റ്റനച്ചന്റെ കാലുകളില്‍ വലിയ കുഴപ്പമൊന്നും ഉണ്ടാ 
യിരുന്നുമില്ല. 

കൃഷിക്കാരുടെ പ്രത്യേക മദ്ധ്യസ്ഥനായ ഇസിദോര്‍ പുണ്യവാന്റെ 
ഒരു കാലില്‍ കൃഷിയിടത്തുവെച്ച്‌ വലിയ ഒരു ചതവ്‌ ഉണ്ടായി നീരു 
വന്ന്‌ കാല്‌ ചുവന്ന്‌ വീര്‍ത്തു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരന്‍ 
ഇത്‌ കണ്ട്‌ സങ്കടത്തോടെ “അങ്ങയുടെ കാല്‌ ചുവന്നുപോയല്ലോ” 
എന്ന്‌ പറഞ്ഞു. പുണ്യവാളന്‍ ചിരിച്ച്‌ ലേഖന വചനം പരാമര്‍ശിച്ച്‌ 
കൊണ്ട്‌ പറഞ്ഞു: “സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങള്‍ 
എത്രയോ സുന്ദരം!” (റോമ 10:15). ഡണ്‍സ്റ്റനച്ചന്റെ പാദങ്ങള്‍ക്കും 
ഈ സുകൃത സൌന്ദര്യം ഉണ്ടായിരുന്നു. 


64 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


സ്വയമായി ചെരുപ്പ്‌ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും, ഞങ്ങളുടെ 
കാലുകളില്‍ തണുപ്പ്‌ കൊണ്ട്‌ അസുഖമൊന്നും ഉണ്ടാകാതിരിക്കു 
വാന്‍ ഡണ്‍നസ്റ്റനച്ചന്‌ വലിയ കരുതല്‍ ഉണ്ടായിരുന്നു. റാഞ്ചിയില്‍ 
നല്ല തണുപ്പുണ്ടാകുന്ന കാലാവസ്ഥയില്‍ ഞങ്ങളില്‍ ഒരാളുടെ കാല്‍ 
വരവിണ്ട്‌ പൊട്ടി വലിയ ബുദ്ധിമുട്ട്‌ ഉണ്ടായി. അക്കാലഘട്ടത്തില്‍ 
ഷൂസോ, കാന്‍വാസ്‌ ചെരുപ്പുകളോ ഒന്നുംതന്നെ ഞങ്ങളില്‍ 
ആര്‍ക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും, ഞങ്ങളുടെ പക്കലുള്ള ചെരു 
പ്പുകളുടെ കൂടെ സോക്‌സ്‌ ഉപയോഗിച്ചിരുന്നു. കാല്‌ വരവിണ്ട്‌ ബുദ്ധി 
മുട്ടുന്ന ബ്രദറിന്റെ പ്രയാസം ഡണ്‍സ്റ്റനച്ചന്‍ പെട്ടെന്ന്‌ മനസ്സിലാ 
ക്കി. ആ ബ്രദറിന്‌ സ്പെഷ്യല്‍ ആയി ഷൂസ്‌ വാങ്ങി ഉപയോഗി 
ക്കുവാനുള്ള കാര്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‍ ചെയ്തു കൊടുത്തു. 

ഞങ്ങളെ സംബന്ധിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്റെ കരുതലിന്റെ ഏറ്റവും 
വലിയ മുഖം ഞങ്ങള്‍ ദര്‍ശിച്ചത്‌ ഞങ്ങള്‍ക്കെല്ലാവര്‍ക്കും തണുപ്പ്‌ 
കാലത്ത്‌ ഉപയോഗിക്കുവാനുള്ള കമ്പിളി വസ്ത്രങ്ങളും, കരിമ്പട 
ങ്ങളും ഡണ്‍സ്റ്റനച്ചന്‍ സജ്ജീകരിച്ചു തന്നു എന്നുള്ളതിലാണ്‌. 
കൊടുംതണുപ്പില്‍ ആവശ്യത്തിനുള്ള കമ്പിളി വസ്ത്രങ്ങള്‍ ലഭി 
ക്കാതെ ഞങ്ങള്‍ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ഈ പ്രയാസം 
ഡണ്‍സ്റ്റനച്ചന്‍ കണ്ടറിഞ്ഞ്‌ കരുതലോടെ ഞങ്ങളെ സംരക്ഷിച്ചു. 


ഞങ്ങളോട്‌ മാത്രമല്ല, ഞങ്ങളുമായി റാഞ്ചിയില്‍ പരിചയമുള്ള 
ചിലര്‍ക്കും ഡണ്‍സ്റ്റനച്ചന്റെ കരുതല്‍ സ്നേഹം സ്വീകരിച്ച്‌ സന്തോ 
ഷത്തിലും, ആശ്വാസത്തിലും ആയിരിക്കുവാന്‍ അവസരം ലഭിച്ചി 
ട്ടുണ്ട്‌. ചാലക്കുടിക്കടുത്ത്‌ ജന്മനാടുള്ള ഒരു മലയാളി കത്തോലി 
ക്കന്‍ റാഞ്ചിയില്‍ വര്‍ക്ക്ഷോപ്പ്‌ നടത്തവെ, അവിടെയുള്ള ഒരു ആദി 
വാസി കത്തോലിക്കാ യുവതിയുമായി പ്രണയത്തിലാവുകയും, 
അവളെ വിവാഹം കഴിച്ച്‌ റാഞ്ചിയില്‍ തന്നെ സ്ഥിരതാമസം ആക്കു 
കയും ചെയ്തു. ഞങ്ങളുമായി വളരെ അടുത്ത്‌ പരിചയമുള്ള ഈ 
വ്യക്തി വളരെ നല്ല കത്തോലിക്കാ ജീവിതം നയിച്ചിരുന്ന ഒരു കുടും 
ബനാഥന്‍ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കോളേജ്‌ വിദ്യാര്‍ത്ഥിയാ 
യിരുന്ന ഒരു മകന്‌ ഒരു പ്രത്യേക സാഹചര്യത്തില്‍ മാനസ്സിക രോഗം 
ഉണ്ടായി. ചികിത്സകള്‍ നടത്തി രോഗം ഭേദമായ അവസ്ഥയില്‍ ആയ 
പ്പോള്‍, അവനെ ഇടക്കിടക്ക്‌ പിതാവ്‌ ഞങ്ങളുടെ അടുത്ത്‌ കൊണ്ടു 
വരുമായിരുന്നു. അവന്‍ ഒരു മാനസിക സന്തോഷം ഉണ്ടാകുവാന്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 65 


ഉതകുന്നതായിരിക്കും ഈ കാര്യം എന്ന്‌ അദ്ദേഹം കരുതി. ആ നല്ല 
പിതാവിന്റെ ലക്ഷ്യം പിഴച്ചില്ല. മകന്‍ വളരെ സന്തോഷവാനായി 
തീര്‍ന്നു. ഡണ്‍സ്റ്റനച്ചന്‍ വളരെ കരുതലുള്ള മനസ്സോടെ അവനെ 
ഇടയ്ക്കിടക്ക്‌ ഞങ്ങളുടെ അടുത്തേക്ക്‌ കൊണ്ടുവരുവാന്‍ പിതാ 
വിനെ പ്രോത്സാഹിപ്പിച്ചു. അവനെ ഡണ്‍സ്റ്റനച്ചന്‍ ഇംഗ്ലീഷ്‌ പഠി 
പ്പിച്ച്‌ കൂടുതല്‍ ഉന്മേഷമുള്ളവനാക്കുവാന്‍ ശ്രമിച്ചു. ഞങ്ങളെ 
പിക്നിക്ക്‌ കൊണ്ടുപോയപ്പോള്‍ അവനെയും ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങ 
ളുടെ കൂടെ കൂട്ടി. ഞങ്ങള്‍ പരീക്ഷ കഴിഞ്ഞ്‌ കേരളത്തിലേക്ക്‌ പോരു 
വാന്‍ സമയമായപ്പോഴേക്കും, അവന്‍ പഴയ സാധാരണ അവസ്ഥ 
യിലേക്ക്‌ വളരെയധികം മടങ്ങി എത്തികഴിഞ്ഞിരുന്നു. 


വിവിധ ജോലികളുമായി റാഞ്ചിയില്‍ ജീവിച്ചിരുന്ന ധാരാളം മല 
യാളികള്‍ ഉണ്ടായിരുന്നു. അവരില്‍ വളരെ താഴ്ന്ന നിലയില്‍ ഉള്ള 
വരും, വളരെ ഉയര്‍ന്ന നിലയില്‍ ഉള്ളവരും ഉണ്ടായിരുന്നു. റാഞ്ചി 
മലയാളികളില്‍ യോഗ വിദഗ്ദനായിരുന്ന ഒരാള്‍ ഉണ്ടായിരുന്നു. 
എന്നാല്‍, അറുപത്‌ വയസ്സിനോട്‌ അടുത്തപ്പോള്‍ അദ്ദേഹം പൂര്‍ണ്ണ 
മായി അന്ധനായിതീര്‍ന്നു. ശീര്‍ഷാസനം പഠിപ്പിക്കുന്നതിന്റെ തിര 
ക്കിനിടയില്‍ വേണ്ടത്ര വിശ്രമം ശിരസ്സിന്‌ നല്‍കാതിരുന്നതിന്റെ 
കാരണം കൊണ്ടാണത്രെ അദ്ദേഹം അന്ധനായത്‌! വലിയ സ 
മ്പാദ്യമൊന്നും സ്വരൂപിക്കുവാന്‍ സാധിക്കാതെ പോയ അദ്ദേഹ 
ത്തിന്റെ കുടുംബജീവിതം ആകെ തകര്‍ന്ന അവസ്ഥയില്‍ ആയിരു 
ന്നു. ഒരു ദിവസം അദ്ദേഹം ഭാര്യയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാ 
സത്തെ തുടര്‍ന്ന്‌ വളരെ ദുഃഖിതനായി ഞങ്ങളുടെ സ്ഥലത്ത്‌ വന്നു. 
ഞങ്ങള്‍ക്ക്‌ എല്ലാവര്‍ക്കും അദ്ദേഹത്തെ കണ്ട്‌ വളരെ ദയനീയത 
തോന്നി. ജോസ്‌ കുരുതുകുളങ്ങര അച്ചന്‌ അദ്ദേഹത്തെ കൂടുതല്‍ 
പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത്‌ കണ്ണു കാണാത്ത 
അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട എത്തിയ സമയം മുതല്‍ ഡണ്‍നസ്റ്റന 
ച്ചന്‍ അദ്ദേഹത്തോട്‌ വളരെ സ്നേഹത്തോടും, സൌമൃതയിലും പെരു 
മാറി. അവര്‍ തമ്മില്‍ കുറെ നേരം സംസാരിക്കുന്നത്‌ കണ്ടു. ചാപ്പ 
ലില്‍ പോയി അവര്‍ ഒരുമിച്ച്‌ പ്രാര്‍ത്ഥിക്കുന്നതും കണ്ടു. ഞങ്ങ 
ളുടെ കൂടെ ഡണ്‍സ്റ്റനച്ചന്‍ അദ്ദേഹത്തെ ഭക്ഷണം കഴിപ്പിച്ചു. എന്താ 
യാലും, വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം വളരെ സന്തോ 
ഷവാനായി സ്വഭവനത്തിലേക്ക്‌ തിരിച്ചുപോയി. 


66 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


അന്ന്‌ രാത്രിഭക്ഷണത്തിന്‌ ശേഷമുള്ള ഞങ്ങളുടെ സത്സംഘ 
ത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ദൈവാനുഗ്രഹമായി ആ യോഗ 
അധ്യാപകന്‍ വീട്ടിലേക്ക്‌ തിരിച്ചുപോയത്‌. ഭാര്യയുമായി വഴക്കിട്ട്‌ 
ആത്മഹത്യ ചെയ്യുവാന്‍ വേണ്ടി വീടുവിട്ട്‌ ഇറങ്ങിയതാണ്‌ അദ്ദേ 
ഹം. എന്തായാലും, അദ്ദേഹം സന്തോഷത്തോടെയാണ്‌ തിരിച്ചു വീട്ടി 
ലേക്ക്‌ പോയത്‌. വെറും ഒരു പ്രാവശ്യം മാത്രം, അതും സ്വല്പസയ 
മയത്തേക്കു മാത്രം പരസ്പരം കണ്ടതിന്‌ ശേഷമാണ്‌ നമ്മുടെ 
ആള്‍ക്കാര്‍ കല്യാണം കഴിക്കുന്നത്‌. പിന്നീട്‌ എത്ര വര്‍ഷം അവര്‍ 
ഒരുമിച്ചു താമസിക്കുന്നു! ഭാര്യാഭര്‍ത്താക്കന്മാരുടെ ജീവിതത്തെക്കു 
റിച്ച്‌ ഓര്‍ക്കുമ്പോള്‍ നമുക്ക്‌ അത്ഭുതം തോന്നും. അവര്‍ എന്തുമാത്രം 
പരസ്പരം അഡ്ജസ്റ്റ്‌ ചെയ്ത്‌ ജീവിക്കുന്നു. അതിനിടയില്‍ പ്രസ 
വവും, കുഞ്ഞുങ്ങളെ വളര്‍ത്തലുമൊക്കെ. ദൈവത്തിലുള്ള 
വിശ്വാസമാണ്‌ അവരുടെ ഒരുമിച്ചുളള ജീവിതത്തെ പിടിച്ചുനിറുത്തു 
ന്നത്‌. അതില്ലെങ്കില്‍ എന്നും തല്ലും, വഴക്കും, വേര്‍പിരിയലും ഉണ്ടാ 
കും.” അക്കാലത്തേക്കാള്‍ ഇക്കാലത്തെ വിവാഹവുമായി ബന്ധ 
പ്പെട്ട മുന്‍കാര്യങ്ങളില്‍ വളരെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും, ഒരു 
കാര്യം സത്യമാണ്‌. വിശ്വാസചൈതന്യം ഇല്ലെങ്കില്‍ ദാമ്പത്യജീവിതം 
മുന്നോട്ടു പോകുകയില്ല. രോഗിയായ മകനുമായി ഞങ്ങളുടെ അടു 
ത്തേക്ക്‌ വന്ന റാഞ്ചിക്കാരന്‍ മലയാളി കുടുംബനാഥന്റെയും, മാന 
സ്സിക പിരിമുറുക്കത്തില്‍ ജ്യോതിനിവാസില്‍ വന്നുചേര്‍ന്ന യോഗ 
അധ്യാപകന്റെയുമൊക്കെ ദാമ്പത്യജീവിതത്തില്‍ അവര്‍ കാത്തു 
പോന്ന വിശ്വാസചൈതന്യത്തെ ഡണ്‍സ്റ്റനച്ചന്‍ ആത്മനാ അഭിന 
ന്ദിക്കുകയായിരുന്നു. ഒപ്പം, ദാമ്പത്യജീവിതത്തില്‍ ഈടുംപാവുമായി 
എന്നും നിലനില്‍ക്കേണ്ട വിശ്വാസചൈതന്യത്തിന്റെ ആവശ്യകതയെ 
കുറിച്ചുളള ഡണ്‍സ്റ്റനച്ചന്റെ ആഴമേറിയ അവബോധത്തെ അദ്ദേഹം 
പരിചയപ്പെടുത്തുകയും ആയിരുന്നു. 

ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ വന്ന്‌ കുറച്ച്‌ മാസങ്ങള്‍ കഴിഞ്ഞ 
പ്പോള്‍ ഒരു ദിവസം ഒരു ബലൂണ്‍ കച്ചവടക്കാരന്‍ ഞങ്ങളുടെ താമ 
സസ്ഥലത്തേക്ക്‌ കടന്നു വന്ന്‌ ഭക്ഷണം ആവശ്യപ്പെട്ടു. ബലൂണുക 
ളുടെ കൂടെ ചില പാവകളും, പീപ്പികളുമൊക്കെ വില്പനയ്ക്കായി 
അദ്ദേഹത്തിന്റെ പക്കല്‍ ഉണ്ടായിരുന്നു. അയാള്‍ക്ക്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ ആവശ്യത്തിന്‌ ഭക്ഷണം നല്‍കുന്നത്‌ ഞങ്ങള്‍ കണ്ടു. കുറച്ചു 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 67 


കഴിഞ്ഞപ്പോള്‍ ഞങ്ങള്‍ കണ്ടത്‌ ഡണ്‍സ്റ്റനച്ചനും ബലൂണ്‍ കച്ചവട 
ക്കാരനുമായി നല്ല വര്‍ത്തമാനം! ഞങ്ങള്‍ അത്ഭുതപ്പെട്ടു. ഏത്‌ ഭാഷ 
യിലാണാവോ ഡണ്‍സ്റ്റനച്ചന്റെ സംസാരം? അവരുടെ അടുത്ത്‌ 
ചെന്നപ്പോള്‍ ഞങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു കാര്യം 
ഞങ്ങളറിഞ്ഞു. ആ ബലൂണ്‍ കച്ചവടക്കാരന്‍ പച്ച മലയാളിയാണ്‌! 
ഡണ്‍സ്റ്റനച്ചന്‍ അയാളുടെ പക്കലുള്ള പീപ്പിയും മറ്റും പരിശോധി 
ക്കുന്നുണ്ടായിരുന്നു. ചൈന പേപ്പര്‍ കൊണ്ട ഒരു പുതിയ തരം പീപ്പി 
ഉണ്ടാക്കുവാന്‍ പഠിപ്പിക്കാമെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ അയാളോട്‌ 
പറഞ്ഞു. എന്നാല്‍, ആ സമയത്ത്‌ ചൈന പേപ്പര്‍ ഞങ്ങളുടെ പക്കല്‍ 
ഉണ്ടായിരുന്നില്ല. അധികം വൈകാതെ ഡണ്‍സ്റ്റനച്ചന്റെ പക്കല്‍ വര 
ണമെന്ന്‌ അയാളോട്‌ പറഞ്ഞ്‌ ചെറിയ ഒരു തുക നല്‍കിക്കൊണ്ട്‌ 
അയാളെ ഡണ്‍സ്റ്റനച്ചന്‍ യാത്രയാക്കി. പോകുന്ന സമയത്ത്‌ അയാ 
ളുടെ മുഖത്തെ സന്തോഷം ഒന്നു കാണേണ്ടത്‌ തന്നെ ആയിരുന്നു. 


അധികം നാള്‍ കഴിയുന്നതിന്‌ മുമ്പ്‌ ആ ബലൂണ്‍കാരന്‍ ജ്യോതി 
നിവാസില്‍ വീണ്ടും വന്നു. അയാളെ ഒരു പുതിയ തരം വിസില്‍ 
ഉണ്ടാക്കുന്നത്‌ പഠിപ്പിക്കുവാന്‍ ആവശ്യമായ ചൈന പേപ്പര്‍ ഡണ്‍സ്റ്റ 
നച്ചന്‍ വാങ്ങി കരുതിവെച്ചിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പഠിപ്പിച്ചു 
കൊടുത്ത വിദ്യ പ്രകാരം അയാള്‍ പുതിയ തരം പീപ്പി ഉണ്ടാക്കുന്ന 
തില്‍ പെട്ടെന്ന്‌ സമര്‍ത്ഥനായി. അന്ന്‌ അയാളെ ഭക്ഷണം കഴിപ്പിച്ച 
ശേഷം കുറെ ചൈന പേപ്പര്‍ നല്കി കൊണ്ടാണ്‌ ആ റാഞ്ചി 
ബലൂണ്‍കാരന്‍ മലയാളിയെ ഡണ്‍സ്റ്റനച്ചന്‍ യാത്രയാക്കിയത്‌. കുറ 
ച്ചുനാള്‍ കഴിഞ്ഞപ്പോള്‍ അദ്ദേഹം വീണ്ടും ഡണ്‍സ്റ്റനച്ചനെ കാണു 
വാന്‍ വന്നു. അന്ന്‌ അദ്ദേഹത്തിന്റെ കച്ചവട സഞ്ചിയില്‍ ഡണ്‍സ്റ്റന 
ച്ചന്‍ പഠിപ്പിച്ചത്‌ പ്രകാരം ഉണ്ടാക്കിയ കുറെ പീപ്പികള്‍ ഉണ്ടായിരു 
ന്നു. അയാള്‍ പറഞ്ഞു: “വലിയ ഈട്‌ ഇല്ലെങ്കിലും, ഒരുവിധം നല്ല 
വില്‍പന ഉണ്ട്‌ ഈ പീപ്പിക്ക്‌. ചൈന പേപ്പര്‍ ചുരുട്ടി ചുരുട്ടി ഉണ്ടാ 
ക്കുന്ന പീപ്പി ആയത്‌ കൊണ്ട്‌ വായില്‍ വെച്ച്‌ തി സ്വരം ഉണ്ടാ 
ക്കുമ്പോള്‍, കുറച്ച്‌ കഴിഞ്ഞാല്‍ നനഞ്ഞ്‌ പീപ്പി കേടാകും. എന്നാ 
ലും, മോശമല്ലാത്ത വില്‍പന ഉണ്ട്‌.” ഡണ്‍സ്റ്റനച്ചന്റെ കരുതല്‍ 
സ്നേഹത്തിലൂടെ സാധുവായ ആ മറുനാടന്‍ മലയാളി വിരസമായ 
തന്റെ ജീവിതയാത്രയില്‍ വലിയ സന്തോഷ സമയങ്ങള്‍ കണ്ടെ 
ത്തി. 


68 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഡണ്‍സ്റ്റനച്ചന്‍ ഒരു നല്ല കലാകാരന്‍ ആയിരുന്നു. ഭംഗിയായി 
ചിത്രങ്ങള്‍ വരക്കുമായിരുന്നു. ചൈനപേപ്പര്‍ കൊണ്ട്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ പീപ്പി ഉണ്ടാക്കുവാന്‍ പഠിപ്പിച്ചതും ഡണ്‍സ്റ്റനച്ചനില്‍ ഉണ്ടായി 
രുന്ന കലാവിരുതിന്റെ ഒരു ഉദാഹരണമാണ്‌. ഡണ്‍സ്റ്റനച്ചന്റെ ഗുരു 
കാലത്തെ ക്രിസ്തമസ്സിന്‌ ഞങ്ങള്‍ ഭംഗിയായി പുല്‍ക്കൂട്‌ അണിയി 
ച്ചൊരുക്കി. ഞങ്ങളുടെ ബാച്ചില്‍ വടക്കാംചേരിക്കാരനായ അലക്സാ 
ണ്ടര്‍ എന്നു പേരായ ഒരു അംഗം ഉണ്ടായിരുന്നു. വിദഗ്ദ തബലി 
സ്റ്റായ അലക്സാണ്ടര്‍ നല്ല ചിത്രകാരന്‍ കൂടിയായിരുന്നു. ഞങ്ങള്‍ 
സജ്ജീകരിച്ച പുല്‍ക്കൂടിന്റെ മുഖ്യശില്‍പി അലക്സാണ്ടര്‍ ആയി 
രുന്നു. മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രത്തോടു കൂടിയ 
ഒരു കര്‍ട്ടന്‍ അലക്സാണ്ടര്‍ വരച്ച്‌ പുല്‍ക്കൂടിന്റെ പിന്‍വശത്ത്‌ 
ഞാത്തിയിട്ടിരുന്നു. ഈ പൂന്തോട്ട ചിത്രകര്‍ട്ടനില്‍ ഡണ്‍സ്റ്റനച്ചന്റെ 
ശ്രദ്ധയും, നിര്‍ദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം സ്ഥാപിച്ച്‌ കഴി 
ഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ബ്രദര്‍ അലക്സാണ്ടര്‍, ചിത്രം 
വളരെ നന്നായിരിക്കുന്നു. കുറച്ച്‌ പറക്കുന്ന കിളികളെ കൂടി ഉള്‍പ്പെ 
ടുത്തണം. കുട്ടികള്‍ അതൊക്കെയാണ്‌ ശ്രദ്ധിക്കുക.” സമയം വളരെ 
വൈകിയിരുന്നു. അലക്സാണ്ടര്‍ ആകെ അവശനായ അവസ്ഥയില്‍ 
ആയികഴിഞ്ഞിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ വേഗത്തില്‍ ബ്രഷും, പെയിന്റും 
എടുത്ത്‌ പുല്‍ക്കൂടിന്റെ ഉള്ളിലേക്ക്‌ കയറി. അദ്ദേഹം ഭാവന പ്രകാരം 
പറക്കുന്ന കിളികളെ വരച്ചു. പുല്‍ക്കൂടിന്റെ പിന്‍വശത്തെ പൂന്തോട്ട 
കര്‍ട്ടന്‍ കൂടുതല്‍ ആകര്‍ഷകമായി തീരുകയും ചെയ്തു. 

റാഞ്ചിയില്‍ മലയാളികള്‍ക്കു വേണ്ടി ഞങ്ങള്‍ ഒരു കലാസന്ധ്യ 
ഒരുക്കി. അതില്‍ ഒരു നാടകമായിരുന്നു പ്രധാനപ്പെട്ട ഇനം. നാടക 
ത്തിന്റെ ആരംഭത്തില്‍ ഒരു അപകടം സംഭവിക്കുന്ന രംഗമുണ്ടായി 
രുന്നു. അപകടത്തില്‍ പെടുന്ന കഥാപാത്രം ചോര വാര്‍ന്ന്‌ റോഡില്‍ 
കിടക്കുന്ന രംഗമായിരുന്നു ആദ്യം ഉണ്ടാകേണ്ടത്‌. പഠിപ്പി ന്റെ ഇട 
യില്‍ ഞങ്ങള്‍ നാടകവും, ഒരു ഗാനമേളയും ഭംഗിയായി ഒരുങ്ങി. 
നാടകത്തിലെ ചോര വാര്‍ന്ന്‌ കിടക്കുന്ന കഥാപാത്രത്തിന്‌ ആവശ്യ 
മായ സംഗതികള്‍ സജ്ജീകരിച്ചു തന്നത്‌ ഡണ്‍സ്റ്റനച്ചനാണ്‌. കോഴി 
മുട്ടയുടെ തൊണ്ടില്‍ ചുവന്ന മഷി നിറച്ച്‌ തരുകയും, അത്‌ ചോര 
ഒലിക്കുന്ന രൂപത്തില്‍ ആകുവാന്‍ കഥാപാത്രത്തിന്റെ വസ്ത്രത്തി 
നുള്ളില്‍ ഒളിപ്പിച്ചു വെക്കുവാനുള്ള കാര്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ചനാണ്‌ 
ചെയ്തുതന്നത്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 69 


അമ്പഴക്കാട്‌ നവസന്യാസത്തില്‍ എല്ലാ വര്‍ഷവും നവസന്യാ 
സികള്‍ക്കായി കലാമത്സരങ്ങള്‍ ഉണ്ടാകാറുണ്ട്‌. അതില്‍ പ്രച്ഛന്ന 
വേഷ മത്സരത്തില്‍ ഒരാള്‍ മദര്‍ തെരേസ നില്‍ക്കുന്നത്‌ അഭിനയി 
ക്കുവാന്‍ തീരുമാനിച്ചു. പക്ഷെ, എവിടെ നിന്നു കിട്ടും മദര്‍ തെരേ 
സയുടെ സന്യാസ വസ്ത്രം? ഈ കാര്യം എങ്ങനെയോ ഡണ്‍സ്റ്റന 
ച്ചന്‍ അറിഞ്ഞു. ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞുകൊടുത്ത നിര്‍ദ്ദേശ പ്രകാരം 
ഡബിള്‍ മുണ്ടിന്റെ കരയില്‍ നീല ക്രെയ്പ്പ്‌ പേപ്പര്‍ മുട്ടുസൂചി വെച്ച്‌ 
തുന്നി പിടിപ്പിച്ച്‌ മദര്‍ തെരേസയുടെ സാരി ഉണ്ടാക്കി. ഇതുകൊണ്ട്‌ 
തീര്‍ന്നില്ല മദര്‍ തെരേസയുടെ വേഷവിധാന കാര്യങ്ങള്‍. ഡണ്‍സ്റ്റ 
നച്ചന്‍ പറഞ്ഞു കൊടുത്തു: “എന്റെ ളോഹയുടെ അടിയില്‍ ഇടുന്ന 
കുര്‍ത്ത പോലെയുള്ള വസ്ത്രമുണ്ടല്ലോ. അതു തരാം. അത്‌ മേല്‍ 
വസ്ത്രമായി ഉപയോഗിച്ച്‌, സാരി ഉപയോഗിച്ചാല്‍ മതി. മദര്‍ തെരേ 
സയുടെ സന്യാസ വസ്ത്രം ആയി തീരും. ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞതു 
പ്രകാരമുള്ള കുര്‍ത്തയ്ക്കായി ചെന്നപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: 
“നാളെ വൈകിട്ടാണല്ലോ മത്സരം. അപ്പേഴേക്കും ഞാന്‍ അത്‌ 
അലക്കി തേച്ച്‌ വൃത്തിയാക്കി തരാം.” സ്വയമായി അലക്കാമെന്ന്‌ 
മത്സരാര്‍ത്ഥി പലവട്ടം പറഞ്ഞെങ്കിലും ഡണ്‍സ്റ്റനച്ചന്‍ അത്‌ ഗാനി 
ച്ചില്ല. ഡണ്‍സ്റ്റനച്ചന്‍ തന്നെ വൃത്തിയാക്കി നല്‍കുകയും, പറഞ്ഞു 
കൊടുക്കുകയും ചെയ്ത മദര്‍ തെരേസ വസ്ത്രത്തില്‍ മത്സരിച്ച 
നോവിസിന്‌ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നുളളത്‌ വലിയ സന്തോഷ 
കരമായ സംഗതി. ഡണ്‍സ്റ്റനച്ചന്റെ പക്കല്‍ അധികം വസ്ത്രങ്ങ 
ളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിനുള്ളത്‌ മാത്രമാണ്‌ ഉണ്ടാ 
യിരുന്നത്‌. അതുകൊണ്ടാണ്‌ വസ്ത്രം ചോദിച്ചപ്പോള്‍ പെട്ടെന്ന്‌ 
അലക്കി നല്‍കേണ്ട അവസ്ഥ ഉണ്ടായത്‌ എന്നു കൂടി മനസ്സിലാക്ക 
ണം. 

സ്വന്തം വസ്ത്രങ്ങള്‍ സ്വയമായി തന്നെ അലക്കുന്ന പ്രകൃതകാ 
രന്‍ ആയിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. റാഞ്ചിയിലെ തണുപ്പിലും, ചൂടിലും 
ഡണ്‍സ്റ്റനച്ചന്റെ വസ്ത്രങ്ങള്‍ അലക്കി കൊടുക്കുവാന്‍ ഞങ്ങള്‍ 
വളരെ ശ്രമിച്ചിട്ടുണ്ട്‌. അലക്കുകാരന്‍ മുഷിഞ്ഞ വസ്ത്രങ്ങള്‍ 
കൊണ്ടുപോയാല്‍ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്‌ അലക്കി വൃത്തിയാക്കി 
തേച്ചു കൊണ്ടുവരാറുള്ളത്‌. ഡണ്‍സ്റ്റനച്ചന്‌ അധികം വസ്ത്രങ്ങള്‍ 


70 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഇല്ലാതിരുന്നതുകൊണ്ട്‌ അലക്കുകാരന്റെ പക്കല്‍ കൊടുക്കുവാന്‍ 
സാധിക്കില്ലായിരുന്നു. വസ്ത്രങ്ങള്‍ സ്വയമായി അലക്കുന്നത്‌ ശീല 
മായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളെ കൊണ്ട്‌ അദ്ദേഹത്തിന്റെ വസ്ത്ര 
ങ്ങള്‍ ഒരിക്കലും അലക്കിപ്പിക്കാറുമില്ല. 


കരുതലും കലയും തമ്മില്‍ ബന്ധമുണ്ട്‌. മൈക്കിള്‍ ആഞ്ചലോ 
സിസ്റ്റൈയിന്‍ ചാപ്പലിന്റെ ചുമരില്‍ സ്വര്‍ഗ്ഗ-നരക ചിത്രങ്ങള്‍ 
വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിത്രരചന കാണുവാന്‍ വന്ന 
പ്രമാണിമാരില്‍ ഒരാള്‍ മൈക്കിള്‍ ആഞ്ചലോയുടെ പൊക്ക കുറ 
വിനെ കുറിച്ചും, കൂനിനെ കുറിച്ചും കളിയാക്കി. കുനിഞ്ഞ്‌ ചിത്ര 
ങ്ങള്‍ വരച്ചിട്ടാണത്രെ മൈക്കിള്‍ ആഞ്ചലോയ്ക്ക്‌ കൂനുണ്ടായത്‌. 
തന്നെ കളിയാക്കിയത്‌ മൈക്കിള്‍ ആഞ്ചലോയ്ക്ക്‌ തീരെ ഇഷ്ടമാ 
യില്ല. ഒരു പ്രശംസാ വാക്കോ, പ്രോത്സാഹന അഭിപ്രായമോ ഇല്ലാതെ 
തന്റെ കൂനിനെ കുറിച്ച്‌ കരുതല്‍ ഇല്ലാതെ പരിഹസിച്ച ആ പ്രമാ 
ണിയെ മൈക്കിള്‍ ആഞ്ചലോ നരകത്തിന്റെ ചിത്രത്തില്‍ ഒരു മനു 
ഷ്യന്റെ രൂപത്തില്‍ വരച്ച്‌ ചേര്‍ത്തു. 

മറ്റുള്ളവരോടുള്ള കരുതലും ഒരു കലയാണ്‌. കലാരൂപങ്ങള്‍ 
നമുക്ക്‌ സന്തോഷം നല്‍കുന്നു. കരുതലോടുകൂടിയ സ്നേഹത്തില്‍ 
സന്തോഷത്തിന്റെ മാനങ്ങള്‍ ഉണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്‌ കരുതലും 
കലയും കൈമുതലായി ഉണ്ടായിരുന്നു. അദ്ദേഹം സാധിക്കുന്ന വിധ 
ത്തില്‍ തന്റെ ജീവിതംകൊണ്ട്‌ മറ്റുള്ളവരെ സുകൃതസന്തോഷങ്ങ 
ളിലേക്ക്‌ കൈപിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. ആദ്ധ്യാത്മികത 
യുടെ അന്തസത്ത മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലാണ്‌ എന്ന്‌ തന്റേ 
തായ ഭാഷയില്‍ ഡണണ്‍സ്റ്റനച്ചന്‍ പറയാറുണ്ട്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 71 


11 


സുര്യ സാന്നിധ്യങ്ങള്‍ 


കനീഷ്യസച്ചനും, ഡണ്‍സ്റ്റനച്ചനും വലിയ സുഹൃത്തുക്കളായിരു 
ന്നു. “ഇനം ഇനത്തോട്‌ ചേരും” എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. ഇവര്‍ 
രണ്ട്‌ പേരും സുഹൃത്തുക്കളായത്‌ സ്വാഭാവികം. രണ്ട്‌ പേരും വിശു 
ദ്ധരാകണം എന്നുള്ള ലക്ഷ്യത്തെ മുന്നില്‍ കണ്ടുകൊണ്ട്‌ അതിശ്രേ 
ഷ്ഠമായ സന്യാസ പൌരോഹിത്യ ജീവിതം നയിക്കുവാന്‍ എപ്പോഴും 
ജാഗരൂകതയുളളവര്‍ ആയിരുന്നു. 


മഹാ സാഹിത്യകാരന്‍ കാളിദാസനടക്കമുള്ള അതിപ്രഗത്ഭരായ 
സിദ്ധികള്‍ ഉള്ളവരുടെ വിക്രമാദിത്യ ച്രകവര്‍ത്തിയുടെ വിദ്വല്‍ നവ 
രത്ന സദസ്സിലേക്ക്‌ രാജ്യത്തിലെ തപോവനത്തില്‍ നിന്ന്‌ രണ്ട്‌ താപ 
സന്മാര്‍ ആഗതരായി. അവര്‍ക്ക്‌ രാജകീയമായ സ്വീകരണം നല്‍കി 
കൊണ്ട്‌ ച്രകവര്‍ത്തി പറഞ്ഞു: “മുനിശ്രേഷ്ഠരേ, നിങ്ങള്‍ സൂര്യസ 
മാനരാണ്‌. നിങ്ങളുടെ ആദിത്യ പ്രഭയില്‍ വിരിയുന്ന താമരകളാണ്‌ 
ഞങ്ങള്‍. എന്നെയും, എന്റെ രാജ്യത്തെയും, ഈ നവരത്ന സദസ്സി 
നെയും നിങ്ങളുടെ പ്രകാശം കൊണ്ട്‌ അഭിഷേകം ചെയ്താലും.” 
താമര വിരിയുക സൂര്യ പ്രകാശത്തിലാണ്‌. താപസന്മാരുടെ തപ 
ശക്തി കൊണ്ടുള്ള അനുഗ്രഹ ഐശ്യര്യങ്ങള്‍ക്ക്‌ വിക്രമാദിത്യ 
നൃപന്‍ വലിയ മഹത്വവും പ്രാധാന്യവും നല്‍കിയിരുന്നു. കനീഷ്യസ്‌ 
അച്ചന്‍ ഇപ്പോള്‍ തിരുസഭയിലെ ദൈവദാസ പദവിയിലാണ്‌. അധികം 
വൈകാതെ ഡണ്‍സ്റ്റനച്ചനും ഈ പദവിയിലൂടെ കടന്നുപോയി 
വിശുദ്ധ സ്ഥാനത്ത്‌ എത്തുമെന്നാണ്‌ എല്ലാവരുടെയും പ്രതീക്ഷ. 
കനീഷ്യസച്ചനും, ഡണ്‍സ്റ്റനച്ചനും സി.എം.ഐ. സഭയില്‍ തങ്ങളുടെ 
ജീവിതങ്ങളിലൂടെ എല്ലായിടത്തും വിണ്‍പ്രഭ പൊഴിച്ച സൂര്യ സാന്നി 
ധ്യങ്ങളാണ്‌. അവരുടെ പ്രകാശ ധോരണിയിലൂടെ എല്ലാവരും കൂടു 
തല്‍ പ്രകാശപൂരിതരായി തീരുന്നു. 


72 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കനീഷ്യസച്ചന്റെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച്‌ വലിയ മതിപ്പോടെ 
ഡണ്‍സ്റ്റനച്ചന്‍ സംസാരിക്കാറുണ്ട്‌. സി.എം.ഐ. സഭയുടെ നിയമാ 
വലി നവീകരണത്തില്‍ സഭാംഗങ്ങള്‍ എല്ലാവരെയും ഉള്‍കൊള്ളിച്ച്‌ 
കൊണ്ടുള്ള കനീഷ്യസച്ചന്റെ കര്‍മ്മപരിപാടികളെ കുറിച്ച്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ പ്രശംസിക്കാറുണ്ടായിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ അട്ടപ്പാടി 
ജീവിത കാലത്ത്‌, വളരെ കഷ്‌ടപ്പെട്ട്‌ കനീഷ്യസച്ചന്‍ അവിടെ ചെന്നി 
രുന്നതിനെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‌ വലിയ ആദരവ്‌ ഉണ്ടായിരുന്നു. 
രണ്ട്‌ പേരും പരസ്പരം ആത്മീയ കാര്യങ്ങള്‍ പങ്കുവെക്കുകയും, 
കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അട്ടപ്പാടി ആശ്രമത്തില്‍ 
അംഗമായി കൊണ്ട്‌ മെച്ചപ്പെട്ട ആദ്ധ്യാത്മിക ജീവിതം നയിക്കുവാന്‍ 
കനീഷ്യസച്ചന്‍ ആഗ്രഹിക്കുന്നതായി ഡണ്‍സ്റ്റനച്ചനോട്‌ കനീഷ്യ 
സച്ചന്‍ പറയാറുണ്ടായിരുന്നത്രെ. 


മറ്റുള്ളവരോടുള്ള കരുതല്‍ സ്നേഹത്തെക്കുറിച്ച്‌ പറയുമ്പോള്‍, 
ഡണ്‍സ്റ്റനച്ചനോട്‌ കനീഷ്യസച്ചന്‍ പങ്കുവെച്ച ഒരു കാഴ്ചാനുഭവം 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞത്‌ ഓര്‍ക്കുന്നു. കനീഷ്യസച്ചന്‍ വടക്കേ ഇന്ത്യ 
യിലേക്ക്‌ ട്രെയിന്‍ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ 
ബെര്‍ത്തിനടുത്ത്‌ പ്രായമായ മാതാപിതാക്കളുമായി യാത്രയിലായി 
രുന്ന ഒരു യുവാവ്‌ ഉണ്ടായിരുന്നു. അവര്‍ ഭക്ഷണം കഴിക്കുന്ന സമ 
യത്ത്‌, ഭക്ഷണം ചെറുതായി ശിരസ്സില്‍ കയറി യുവാവിന്റെ അമ്മ 
ചുമച്ചു. ഉടനെ ആ യുവാവ്‌ ഭക്ഷണം വെക്കുവാന്‍ തന്റെ വായ 
യുടെ അടുത്തെത്തിയ കൈ താഴോട്ടു നീക്കി ഭക്ഷണം പാത്രത്തില്‍ 
തിരിച്ചുവെച്ച്‌ അമ്മക്ക്‌ വെള്ളം എടുത്തു കൊടുക്കുന്നത്‌ കനീഷ്യ 
സച്ചന്‍ ശ്രദ്ധിച്ചു. നല്ലവരുടെ നയനങ്ങള്‍ നന്മകള്‍ കാണുന്നതില്‍ 
മുന്നിലായിരിക്കും. ആ യുവാവിന്റേതു പോലെയുള്ള കരുതല്‍ മനോ 
ഭാവം നമുക്കും വേണമെന്ന്‌ ഡണ്‍സ്റ്റനച്ചനോട്‌ കനീഷ്യസച്ചന്‍ പറ 
ഞ്ഞു. കനീഷ്യസച്ചന്‍ പങ്കു വെച്ച ഈ അനുഭവത്തെ മാതൃകയാ 
ക്കണം എന്ന്‌ ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്ക്‌ വേണ്ടിയുള്ള 
ഉപദേശത്തില്‍ ഉള്‍കൊള്ളിക്കുകയുണ്ടായി. ഫലവ്യക്ഷങ്ങള്‍ അവ 
യുടെ ഫലങ്ങള്‍ ഭക്ഷിക്കാതെ മറ്റുള്ളവര്‍ക്കായി ദാനം ചെയ്യുന്നു. 
കനീഷ്യസച്ചനും, ഡണ്‍സ്റ്റനച്ചനും പരിശുദ്ധാത്മാവിന്റെ പാവന ഫല 
ങ്ങള്‍ നിറഞ്ഞു നിന്നിരുന്ന ദിവ്യ തരുക്കള്‍ ആയിരുന്നു. അവരുടെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 73 


കരുതല്‍ മറ്റുള്ളവര്‍ക്ക്‌ താമര പോലെ വിരിയുവാന്‍ വഴിയൊരുക്കി 
യിരുന്നു. 


കനീഷ്യസച്ചന്‌ റാഞ്ചിയിലെ മിഷന്‍ പഠനഗൃഹമായിരുന്ന ജ്യോതി 
നിവാസിനോട്‌ പ്രത്യേക ആത്മബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു 
പ്രധാന കാരണം കനീഷ്യസച്ചന്‍ തൃശൂര്‍ ദേവമാതാ പ്രൊവിന്‍ഷ്യല്‍ 
ആയിരുന്ന സമയത്താണ്‌ ജ്യോതിനിവാസ്‌ ആരംഭിച്ചത്‌. ഈ കാര്യ 
ങ്ങള്‍ അറിയാമായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ ഫൈനല്‍ പരീ 
ക്ഷകള്‍ അടുത്തപ്പോള്‍ കനീഷ്യസച്ചനോട്‌ പ്രാര്‍ത്ഥനാസഹായം 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ ഞങ്ങളോട്‌ കത്ത്‌ അയക്കുവാന്‍ പറഞ്ഞു. 
ഞങ്ങളുടെ കത്തിന്‌ കനീഷ്യസച്ചന്‍ എഴുതിയ മറുപടിയില്‍ വലിയ 
ആത്മീയ അഭിഷേകം നിറച്ചുകൊണ്ട്‌ ഞങ്ങള്‍ക്ക്‌ നല്ലവണ്ണം പടി 
ക്കുവാന്‍ വളരെ പ്രോത്സാഹനം നല്‍കി. കനീഷ്യസച്ചന്‍ സി.എം. 
ഐ. ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിന്‍ഷ്യല്‍ ആയിരുന്ന സമ 
യത്ത്‌ റാഞ്ചിയിലെ ജ്യോതിനിവാസില്‍ വന്നിട്ടുണ്ടായിരുന്നു. ഈ 
പഠനഗൃഹം വാടകയ്ക്ക്‌ നല്‍കിയ കല്‍കക്കട്ടക്കാരനായ മുസ്തഫ 
മുതലാളി റാഞ്ചിയില്‍ ഉണ്ടായിരുന്ന സമയത്താണ്‌ കനീഷ്യസച്ചന്‍ 
ജ്യോതിനിവാസില്‍ എത്തിയത്‌. കനീഷ്യസച്ചന്റെ ആത്മീയ പ്രഭാവ 
ത്തില്‍ മുസ്തഫ ആകൃഷ്ടനാകുകയും, കനീഷ്യസച്ചന്റെ 
ആശീര്‍വ്വാദം സ്വീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്‍ 
റാഞ്ചിയില്‍ ഉണ്ടായിരുന്ന സമയത്തും, മുസ്തഫ റാഞ്ചിയില്‍ വരു 
മ്പോഴൊക്കെ ഭാര്യയുമായി വന്ന്‌ ഡണ്‍സ്റ്റനച്ചന്റെ ആശീര്‍വ്വാദം 
സ്വീകരിക്കാറുണ്ട്‌. വലിയ സമ്പന്നന്‍ ആയിരുന്നു എങ്കിലും, സന്താ 
നങ്ങള്‍ ഇല്ലാതിരുന്ന മുസ്തഫയ്ക്ക്‌ ഈ പുണ്യപുരുഷന്മാരുടെ 
സാന്നിധ്യ സാമിപ്യവും, അനുഗ്രഹാശിസ്സുകളും വളരെ ആശ്വാസ 
പ്രദമായിരുന്നു. ഭാരതീയ ആത്മീയ ചിന്തകനായിരുന്ന ശാര്‍ങ്ധരന്‍ 
പറയുന്നു: “ശ്രേഷ്ഠരായ സല്‍പുത്രരെ കൊണ്ട്‌ സൂര്യനാല്‍ പകല്‍ 
എന്ന പോലെയും, ചന്ദ്രനാല്‍ രാത്രിയെന്ന പോലെയും വംശം മുഴു 
വന്‍ പ്രകാശമാനമാകുന്നു.” കനീഷ്യസച്ചനിലൂടെയും, ഡണ്‍സ്റ്റന 
ച്ചനിലൂടെയും തിരുസഭയ്ക്കും, സി.എം.ഐ. സഭയ്ക്കും ലഭിച്ച 
യേശുപ്രകാശത്തിന്റെ പ്രസരണ വശങ്ങളാണ്‌ ഇവിടെ തെളിയുന്ന 


vy 


ത. 


74 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


12 


സിസ്റ്റര്‍ സിനിമ 


വി. ഫ്രാന്‍സിസ്സ്‌ അസ്സീസിയുടേയും, ക്ലാര പുണ്യവതിയുടേയും 
ചരിത്രത്തെ ആസ്പദമാക്കി ‘Brother Sun and Sister Moon” സിനിമ 
സംവിധാനം ചെയ്ത വിശ്വപ്രസിദ്ധ ബൈബിള്‍ ചലചിത്രകാരന്‍ 
ഫ്രാങ്കോ സെഫിറേല്ലിയോട്‌ ഒരിയ്ക്കല്‍ ഒരു അഭിമുഖത്തില്‍ 
ചോദിച്ചു: “മറ്റുള്ള ലോകോത്തര സിനിമ സംവിധായകരില്‍ നിന്ന്‌ 
വ്യത്യസ്തനായി താങ്കള്‍ എന്തുകൊണ്ടാണ്‌ വിശുദ്ധ വിഷയങ്ങളെ 
മാത്രം ആധാരമാക്കിയിട്ടുളള സിനിമകള്‍ സംവിധാനം ചെയ്യുവാന്‍ 
ഇഷ്ടപ്പെടുന്നത്‌?” സെഫിറേല്ലി കൊടുത്ത മറുപടി ഇതായിരുന്നു: 
“എന്റെ മാതാപിതാക്കള്‍ വളരെ കലാതാല്പര്യം ഉള്ളവര്‍ ആയിരു 
ന്നു. കല ആസ്വദിക്കാന്‍ ഞങ്ങള്‍ മക്കളെ അവര്‍ കൂട്ടികൊണ്ടു 
പോകുമായിരുന്നു. പക്ഷെ, ഞാന്‍ അടക്കം ഉള്ള അവരുടെ മക്കളെ 
വിശുദ്ധ കലകള്‍ മാത്രമാണ്‌ അവര്‍ കാണിച്ചിരുന്നത്‌. മാനസ്സിക 
സന്തോഷത്തിനോടൊപ്പം, ആത്മീയ ഉണര്‍വ്വും നല്‍കുന്ന കലകള്‍ 
കണ്ടത്‌ കൊണ്ടാണ്‌ ഞാന്‍ സംവിധായകരില്‍ വ്യത്യസ്തനായി 
തീര്‍ന്നത്‌. മാതാപിതാക്കള്‍ കൂട്ടികൊണ്ടുപോയി മനസ്സിന്‌ നല്‍കിയ 
സന്തോഷവും, ഉണര്‍വ്വും എന്നെ ജീവിതത്തില്‍ എപ്പോഴും 
മൂല്യങ്ങള്‍ അടങ്ങുന്ന ക്രിയാത്മകതയിലേക്ക്‌ നയിച്ചു.” 
റാഞ്ചിയിലെ ഞങ്ങളുടെ രണ്ടാം വര്‍ഷ പഠനകാലം വളരെ വളരെ 
സന്തോഷ്പ്രദമായിരുന്നു. പഠിപ്പിന്റെ വിരസതയില്‍ നിന്ന്‌ ഞങ്ങള്‍ക്ക്‌ 
മോചനം ലഭിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്കായി ധാരാളം ഉന്മേഷ 
പരിപാടികള്‍ സജ്ജീകരിച്ചു തന്നു. റാഞ്ചിയില്‍ നിന്ന്‌ കുറച്ച്‌ ദൂര 
ത്തുള്ള “ദസ്സന്‍ ഫാള്‍” (പത്ത്‌ വെള്ളച്ചാട്ടങ്ങള്‍ ഒരുമിച്ചുള്ള ഒരു 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 75 


പിക്നിക്‌ സ്ഥലം), റാഞ്ചിയില്‍ നിന്ന്‌ ദൂരത്തുള്ള പലാമു ഡിസ്ട്രി 
ക്ടിലുള്ള നാഷണല്‍ വന്യമൃഗ സങ്കേതം എന്നിവ കണ്ടത്‌ വലിയ 
സന്തോഷത്തോടെ ഓര്‍ക്കുന്നു. ഒപ്പം, റാഞ്ചിയില്‍ നിന്ന്‌ അധികം 
ദൂരത്തല്ലാത്ത ഗബ്രിയേല്‍ ബ്രദേഴ്‌സിന്റെ ആശ്രമത്തിലേക്കും, അവ 
രുടെ സുപ്രസിദ്ധമായ സ്ക്കൂള്‍ സമുച്ചയത്തിലേക്കും ഞങ്ങളെ 
കൊണ്ടുപോയതും ഓര്‍ക്കുന്നു. ഗ്രബിയേല്‍ ബ്രദേഴ്‌സിന്റെ ആശ്ര 
മത്തില്‍ ഉച്ചഭക്ഷണം ഞങ്ങള്‍ക്കായി സജ്ജീകരിച്ചിരുന്ന വിധത്തി 
ലായിരുന്നു ഞങ്ങളുടെ യാത്രാകാര്യങ്ങള്‍. ഉച്ചഭക്ഷണത്തിനായി 
ഈട്ടുമുറിയില്‍ പ്രാര്‍ത്ഥനയ്ക്കുശേഷം ഇരുന്ന ഞങ്ങളുടെ മുമ്പില്‍ 
ഓരോ പാക്കറ്റ്‌ വെയ്ക്കപ്പെട്ടു. “ഇത്‌ നിങ്ങളുടെ ലഞ്ച്‌. തുറന്നോളൂ” 
എന്നുള്ള അവിടത്തെ ആശ്രമാധിപന്റെ സ്നേഹസ്വരം കേട്ട്‌ പാക്കറ്റ്‌ 
തുറന്നപ്പോള്‍ ഞങ്ങള്‍ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരു 
ന്നു. ഓരോ പാക്കറ്റിലും ഭക്ഷിക്കുവാനായി സ്വാദിഷ്ടമായ 
നൂഡില്‍സ്‌! ഒരു ദിവസം ജ്യോതിനിവാസില്‍ ഭക്ഷണസമയത്ത്‌ 
കുര്യാക്കോസ്‌ ചീരന്‍ ശെമ്മാശ്ശൂന്‍ നൂഡില്‍സ്‌ കഴിച്ചതിന്റെ രുചി 
യെക്കുറിച്ച്‌ പറയുകയുണ്ടായി. അക്കാലത്ത്‌ നൂഡില്‍സ്‌ ഒരു 
അപൂര്‍വ്വവിഭവം ആയിരുന്നു. നൂഡില്‍സുമായി ബന്ധപ്പെട്ട ചീരന്‍ 
(ബദറിന്റെ വര്‍ണ്ണനകള്‍ കേട്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഈ 
പിള്ളേരെ വെറുതെ കൊതിപ്പിക്കാതെ. അവര്‍ക്കുകൂടി ഇതൊക്കെ 
കഴിക്കാനുള്ള അവസരം കൊടുക്ക്‌.” എല്ലാ കാര്യങ്ങളിലും 
ഞങ്ങള്‍ക്ക്‌ പുതിയ ഒരു ഉന്മേഷം പകരുന്ന സ്നേഹമയന്‍ ആയിരു 
ന്നു ചീരന്‍ ശെമ്മാശ്ശൂന്‍. ശെമ്മാശ്ശൂന്‍ പറഞ്ഞു: “അതിനെന്താ? 
അതൊക്കെ ശരിപ്പെടുത്താം. ഇവരുടെ പഠിപ്പ്‌ ഒന്നുകൂടി ഉഷാര്‍ ആക 
ട്ടെ. അപ്പോള്‍ ഞാന്‍ സമ്മാനമായി നൂഡില്‍സ്‌ ഏര്‍പ്പാടാക്കാം.” 
അന്ന്‌ ഭക്ഷണസമയം കഴിഞ്ഞ്‌ ഞങ്ങള്‍ പോകുന്ന സമയത്ത്‌ 
ഡണ്‍സ്റ്റനച്ചനും, കുരുതുകുളങ്ങരയച്ചനും, ചീരന്‍ ബ്രദറും കാര്യ 
മായി എന്തോ രഹസ്യം പറഞ്ഞ്‌ ഉനറിചിരിക്കുന്നത്‌ ഞങ്ങളില്‍ ചിലര്‍ 
ശ്രദ്ധിച്ചിരുന്നു. ഈ സംഗതികള്‍ക്ക്‌ ശേഷം അധികം വൈകാതെ 
ആയിരുന്നു ഗ്രബിയേല്‍ ബ്രദേഴ്‌സിന്റെ ആശ്രമത്തിലേക്കുള്ള ഞങ്ങ 
ളുടെ സന്ദര്‍ശനം. ജോസ്‌ കുരുതുകുളങ്ങര അച്ചന്‍ ഗബ്രിയേല്‍ ബ്രദേ 
ഴ്സിന്റെ ആശ്രമവുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. അവിടെ ഉച്ച 
ഭക്ഷണത്തിന്‌ ഹോട്ടലില്‍ നിന്ന്‌ ഞങ്ങള്‍ക്കായി നൂഡില്‍സ്‌ പ്രത്യേ 


76 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കമായി സജ്ജീകരിക്കപ്പെട്ടിരുന്നു. ചീരന്‍ ബ്രദറിന്റെ നൂഡില്‍സ്‌ 
ഫുഡിന്റെ രുചിയെ കുറിച്ചുള്ള വര്‍ണ്ണന കേട്ട്‌ നൂഡില്‍സ്‌ കഴിക്കു 
വാനുള്ള മോഹം ഞങ്ങള്‍ പ്രകടിപ്പിച്ചത്‌ ഒട്ടും വൈകാതെത്തന്നെ 
സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു! കുരുതുകുളങ്ങര അച്ചന്റെ നേതൃ 
ത്വത്തിലായിരുന്നു അന്നത്തെ ഞങ്ങളുടെ യാത്ര. ഡണ്‍സ്റ്റനച്ച 
ന്റെയും, കുരുതുകുളങ്ങര അച്ചന്റെയും, ചീരന്‍ ശെമ്മാശ്മന്റെയും 
കൂടപ്പിറപ്പുസ്‌നേഹം ഞങ്ങള്‍ക്ക്‌ സന്യാസകൂട്ടായ്മയുടെ 
സന്തോഷവശങ്ങളെ ഒന്നുകൂടി ആഴത്തില്‍ മനസ്സിലാക്കുവാന്‍ അവ 
സരം നല്‍കി. ഡണ്‍സ്റ്റനച്ചനാണ്‌ നൂഡില്‍സ്‌ ഭക്ഷിക്കുവാനുള്ള 
ഞങ്ങളുടെ ആഗ്രഹത്തിന്‌ പ്രാധാന്യം കൊടുത്തുകൊണ്ട്‌ കാര്യങ്ങള്‍ 
ഏര്‍പ്പാടാക്കുവാനുള്ള സംഗതികള്‍ക്ക്‌ നേതൃത്വം നല്‍കിയതെന്ന്‌ 
പിന്നീട്‌ ഞങ്ങള്‍ മനസ്സിലാക്കി. ഗ്രബിയേല്‍ ബ്രദേഴ്‌സിന്റെ 
നൂഡില്‍സ്‌ സല്‍ക്കാരത്തോടൊപ്പം വിശേഷപ്പെട്ട മുസാഫര്‍പൂര്‍ 
ലീച്ചിപഴവും ഉണ്ടായിരുന്നു. ഇത്തരം ഉന്മേഷ പരിപാടികള്‍ ഗുരു 
വച്ചനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്കായി ഒരുക്കി തന്നതുകൊ 
ണ്ടുമാത്രമാണ്‌ ഞങ്ങള്‍ എല്ലാവരും നല്ല നിലയില്‍ റാഞ്ചിയിലെ 
ഇന്റര്‍മീഡിയറ്റ്‌ പാസായത്‌. 


ഞങ്ങളുടെ പരീക്ഷകള്‍ മൂന്ന്‌ മാസത്തോളം നീണ്ടുപോയി. അടി 
യന്തരാവസ്ഥ കഴിഞ്ഞ്‌ ബീഹാറില്‍ നിലവില്‍ വന്ന സര്‍ക്കാര്‍ സംബ 
ന്ധമായ പ്രശ്നങ്ങള്‍ കൊണ്ടാണ്‌ യൂണിവേഴ്‌സിറ്റി പരീക്ഷകള്‍ 
നീണ്ടുപോയത്‌. നല്ല ചൂട്‌ കാലം തുടങ്ങിയിരുന്നു. ആ കാലഘ 
ട്ടുത്തില്‍ എല്ലാ ബുധനാഴ്ചകളിലും ഏകദിന ഓട്ടിംഗിന്‌ ഗ്രൂപ്പുക 
ളായി പണവും നല്‍കി ഞങ്ങളെ ഉന്മേഷമുള്ളവരാക്കുവാന്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു വിടുമായിരുന്നു. 

ഇങ്ങനെ ഏകദിന ഓട്ടിംഗിന്‌ പോയി വരുമ്പോള്‍ പണം ചില 
വാക്കിയതിന്റെ കൃത്യമായ കണക്ക്‌ ഞങ്ങള്‍ ഗുരുവച്ചന്‌ നല്‍കണ 
മായിരുന്നു. ഒപ്പം, ഒരു യാത്രാവിവരണവും. ഇതിലൂടെ കൂടുതല്‍ ഉ 
ത്തരവാദിത്വമുള്ള ജീവിതശൈലി അഭ്യസിക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
ഞങ്ങള്‍ക്ക്‌ പരിശീലനം നല്‍കി. ഒരു പ്രാവശ്യത്തെ ഏകദിന ഓട്ടിംഗ്‌ 
കഴിഞ്ഞ വന്ന്‌ ഞങ്ങളില്‍ ഒരു ഗ്രൂപ്പ്‌ ലീഡര്‍ നല്‍കിയ കണക്കിലെ 
ഇനങ്ങളുമായി ബന്ധപ്പെട്ട്‌ ഒരു തമാശ ഉണ്ടായി. രാത്രി ഭക്ഷണ 
ത്തിന്‌ ശേഷം എല്ലാവരും ഒരുമിച്ച്‌ കൂടി ഇരുന്ന്‌ രട്ടിംഗ്‌ വിശേഷ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 77 


ങ്ങള്‍ പറഞ്ഞ്‌ വിലയിരുത്തല്‍ നടത്തണമായിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‌ 
നല്‍കിയ കണക്കു കുറിപ്പുകളുമായിട്ടാണ്‌ അദ്ദേഹം മീറ്റിംഗിലേക്ക്‌ 
വരാറുള്ളത്‌. ആ കുറിപ്പുകളില്‍ ഒരെണ്ണം എടുത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
ചോദിച്ചു: “ഏത്‌ പാമ്പുകളെയാണ്‌ വാങ്ങി തിന്നത്‌? റാഞ്ചിയില്‍ 
പാമ്പുകളെ തിന്നുവാന്‍ കിട്ടുന്ന ഹോട്ടല്‍ എവിടെയാണ്‌?” ഞങ്ങള്‍ 
എല്ലാവരും ഉല്‍കണ്റഠപ്പെട്ടു. വാസ്തവം ഇതായിരുന്നു: ഒരാള്‍ 
കണക്ക്‌ കൊടുത്തതില്‍ “Snacks” എന്നതിന്‌ പകരം “Snakes” എന്നാണ്‌ 
എഴുതിയിരുന്നത്‌. ഞങ്ങളുടെ സ്വഭാവത്തിലും, പഠിപ്പിലും ഉള്ള 
അക്ഷര പിശകുകള്‍ ഡണ്‍സ്റ്റനച്ചന്‍ തിരുത്തിയിരുന്നത്‌ ഒരിക്കലും 
പിതൃകാര്‍ക്കശ്യത്തോടെയല്ല; മറിച്ച്‌ പിതൃവാത്സല്യത്തോടെ ആയി 
രുന്നു. 

പിതൃവാത്സല്യത്തില്‍ വ്യംഗ്യ ഭാഷയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒരാളെ 
തിരുത്തിയ ഒരു സംഭവം കൂടി ഓര്‍ത്തു പോകുന്നു. വൈദീക 
വിദ്യാര്‍ത്ഥികളായ ഞങ്ങള്‍ക്ക്‌ എന്തെങ്കിലും ഹോബി ഉണ്ടാകുന്നത്‌ 
നല്ലതാണെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഉപദേശിക്കാറുണ്ടായിരുന്നു. സ്റ്റാമ്പ്‌ 
ശേഖരണത്തെ പ്രത്യേക രീതിയില്‍ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരു 
ന്നു. സ്റ്റാമ്പുകള്‍ ശേഖരിച്ച്‌ ‘Holy Childhood’ സംഘടനക്ക്‌ അയച്ചു 
കൊടുക്കണമെന്ന്‌ അദ്ദേഹം നിര്‍ദ്ദേശിച്ചിരുന്നു. സ്റ്റാമ്പുകള്‍ ശേഖ 
രിച്ച്‌ വില്‍പന നടത്തി, അതില്‍ നിന്ന്‌ ലഭിക്കുന്ന പണം മിഷന്‍ 
പ്രവര്‍ത്തനങ്ങളുടെ വിജയത്തിന്‌ സഹായമായി നല്‍കുന്ന ഒരു 
പദ്ധതി ‘Holy Childhood’ സംഘടനക്ക്‌ ഉണ്ടായിരുന്നു. ഞങ്ങളെയും, 
മിഷന്‍ പ്രവര്‍ത്തനങ്ങളില്‍ സ്റ്റാമ്പ്‌ ശേഖരണത്തിലൂടെ ഭാഗഭാക്കാ 
ക്കുക എന്നതായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ ലക്ഷ്യം. ഞങ്ങളില്‍ 
ചിലര്‍ക്ക്‌ സ്റ്റാമ്പ്‌ ശേഖരണ ഹോബി ഉണ്ടായിരുന്നത്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ മനസ്സിലാക്കിയിരുന്നു. സ്റ്റാമ്പ്‌ ശേഖരണത്തില്‍ ഡണ്‍സ്റ്റനച്ഛന്റെ 
പ്രത്യേക പ്രോത്സാഹനം ഇവരില്‍ മത്സരബുദ്ധി വളരുവാന്‍ കാര 
ണമായി. ഇതിനെ കുറിച്ചൊന്നും ശുദ്ധനായ ഡണ്‍സ്റ്റനച്ചന്‍ അറി 
ഞ്ഞിരുന്നില്ല. 

ജ്യോതി നിവാസിലേക്ക്‌ വന്നിരുന്ന പോസ്റ്റുമാന്‍ ആകൃതിയിലും, 
വര്‍ത്തമാനത്തിലും ഒരു തമാശക്കാരന്‍ ആയിരുന്നു. കണ്ടാല്‍ ഒരു 
പ്രായകാരന്റെ ശരീരപ്രകൃതിയുള്ള അദ്ദേഹം നടന്ന്‌ വന്നുകൊ 


78 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ണ്ടാണ്‌ പോസ്റ്റ്‌ നല്‍കിയിരുന്നത്‌. അദ്ദേഹത്തിന്റെ രണ്ട്‌ തോളുക 
ളിലും പോസ്റ്റ്‌ വസ്തുക്കള്‍ ഉള്ള സഞ്ചികള്‍ ഉണ്ടായിരുന്നു. കൈ 
നിറയെ വിതരണത്തിനായിട്ടുള്ള കത്തുകളും. തലയില്‍ ഒരു തൊപ്പി 
സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. വലിയ ഉയരം ഇല്ലാതിരുന്ന കൃശ 
ഗാത്രനായ അദ്ദേഹത്തിന്റെ നടപ്പും, വസ്ത്രധാരണ രീതിയുമെല്ലാം 
കണ്ടാല്‍, റോബര്‍ട്ട്‌ ര്രൌണിംഗിന്റെ “പൈഡ്‌ പൈപ്പര്‍” ഓര്‍മ്മ വരും. 
സ്റ്റാമ്പ്‌ ശേഖരണ താല്പര്യം ഞങ്ങളില്‍ കുറച്ച്‌ പേര്‍ക്ക്‌ മത്സരബു 
ദ്ധിക്ക്‌ വഴിയൊരുക്കിയെന്ന്‌ സൂചിപ്പിച്ചുവല്ലൊ. ഞങ്ങളില്‍ ഒരാള്‍ 
ഈ പൈഡ്‌ പൈപ്പര്‍ പോസ്റ്റ്മേന്‍ ആയിട്ട്‌ വലിയ സൌഹൃദത്തില്‍ 
ആകുകയും, അദ്ദേഹത്തില്‍ നിന്ന്‌ സ്റ്റാമ്പുകള്‍ തരപ്പെടുത്തി എടു 
ക്കുകയും തുടങ്ങി. വിതരണം ചെയ്യുവാനുള്ള പോസ്റ്റല്‍ കവറുക 
ളില്‍ നിന്നാണ്‌ പോസ്റ്റ്മാന്‍ സ്റ്റാമ്പുകള്‍ അടര്‍ത്തി എടുത്ത്‌ സൂത്ര 
ത്തില്‍ നല്‍കയിരുന്നത്‌ എന്നുള്ളത്‌ സ്റ്റാമ്പ്‌ ശേഖരക്കാരന്‍ ഗൌരവ 
മായി എടുത്തിരുന്നില്ല. പോസ്റ്റുമാന്‍ വന്ന്‌ കാളിംഗ്ബെല്‍ അടിക്കു 
മ്പോള്‍ നിശ്ചയിക്കപ്പെട്ട ആള്‍ക്കാണ്‌ പോസ്റ്റ്‌ സ്വീകരിക്കുവാന്‍ 
പോകുവാനായി അനുവാദം ഉണ്ടായിരുന്നത്‌. എന്നാല്‍, പോസ്റ്റുമാന്റെ 
കയ്യില്‍ നിന്ന്‌ സ്റ്റാമ്പ്‌ സ്വീകരിക്കുന്നയാള്‍ കൂടി പോസ്റ്റുമാന്‍ 
എത്തുന്ന സമയത്ത്‌ പോകുന്നത്‌ പതിവായി തീര്‍ന്നു. ഇത്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ ശ്രദ്ധിക്കുകയും കാര്യങ്ങള്‍ ഗ്രഹിക്കുകയും ചെയ്തു. 

വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ ഒരു മീറ്റിംഗില്‍ അദ്ദേഹം 
പറഞ്ഞു: “ഹോബി കൂടി കൂടി ആര്‍ക്കും കിറുക്ക്‌ വേണ്ട. ഇവിടെ 
നിന്ന്‌ നാട്ടില്‍ ചെന്നാല്‍ നിങ്ങളെ നോവിഷ്യേറ്റിലേക്കാണ്‌ ഞാന്‍ 
എത്തിക്കേണ്ടത്‌. ്രാമ്പിയിലേക്കല്ല. പോസ്റ്റ്മാന്‍ വരുന്നത്‌ സ്റ്റാമ്പ്‌ 
നല്‍കാന്‍ അല്ല, പോസ്റ്റ്‌ തരാനാണ്‌. ഇനി ആരും പോസ്റ്റ്മാന്റെ 
കൈയില്‍ നിന്ന്‌ സ്റ്റാമ്പ്‌ കൈക്കലാക്കാന്‍ പോകരുത്‌.” കാര്യം 
ഞങ്ങള്‍ക്ക്‌ മനസ്സിലായി. അമ്പഴക്കാട്‌ ആശ്രമത്തില്‍ സ്രാമ്പി എന്ന്‌ 
പേരുള്ള ഒരു താമസസ്ഥലം ഉണ്ടായിരുന്നു. രോഗികളെ മാറ്റി താമ 
സിപ്പിക്കുവാനുള്ള താല്ക്കാലിക വസതി ആയിരുന്നു സ്രാമ്പി. 
ഇതിന്‌ ശേഷം ആരും സ്റ്റാമ്പ്‌ ശേഖരണത്തിനായി പോസ്റ്റ്മാന്റെ 
പക്കല്‍ പോകാറില്ല. 


ഞങ്ങള്‍ പതിനൊന്ന്‌ യോഗാര്‍ത്ഥികളും, രണ്ട്‌ അച്ചന്മാരും, ചീരന്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 79 


ശെമ്മാശ്മനും കൂടി പതിനാലു പേരായിരുന്നു ജ്യോതിനിവാസില്‍ 
താമസിച്ചിരുന്നത്‌. ഞങ്ങള്‍ക്കായി രണ്ടേ രണ്ട്‌ ടോയ്ലറ്റ്‌ മുറികള്‍ 
മാത്രമാണ്‌ ഉണ്ടായിരുന്നത്‌. പരിമിതമായ ടോയ്ലറ്റ്‌ മുറികളുള്ള അവ 
സ്ഥ ഞങ്ങള്‍ക്ക്‌ രാവിലെയും വൈകീട്ടും അസൌകര്യങ്ങള്‍ ഉണ്ടാ 
ക്കാറുണ്ട്‌. ടൈംടേബിള്‍ പ്രകാരം നിശ്ചിത സമയത്ത്‌ എത്തിചേരു 
വാന്‍ പ്രയാസമുണ്ടായിരുന്നു. ഞങ്ങളില്‍ ഒരാള്‍ വൈകുന്നേരം കുളി 
ക്കുവാന്‍ വളരെ കൂടുതല്‍ സമയം എടുക്കുന്ന പതിവ്‌ ഈ ബുദ്ധി 
മുട്ടുകള്‍ കൂട്ടുകയുണ്ടായി. റെക്ടറച്ചന്‍ ഈ കാര്യം ശ്രദ്ധിച്ചു. ഒരു 
ദിവസം അദ്ദേഹം പറഞ്ഞു: “ചിലരുടെ നീണ്ട കുളി അവരെ കുളി 
മുറിയില്‍ നിന്ന്‌ ആഘോഷമായി ഡ്രസ്റൂമില്‍ കൊണ്ടുചെന്ന്‌ 
ആക്കേണ്ട ആവശ്യം ആയിതുടങ്ങി. നീണ്ട നേരം കുളിച്ച്‌ കൂടുതല്‍ 
സരന്ദര്യവുമായി വരുന്നവര്‍ക്ക്‌ അത്‌ നഷ്ടപ്പെടാതിരിക്കാന്‍ ശ്രദ്ധി 
ക്കുന്നവര്‍ കൂടെ വേണമല്ലോ.” ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞ ഈ തമാശ 
ചിലര്‍ക്ക്‌ കൂടുതല്‍ തമാശ ഉണ്ടാക്കുവാന്‍ പ്രേരകമായി. അധികം 
സമയമെടുത്ത്‌ കുളിക്കുന്ന ആളുടെ കുളിമുറിയുടെ വാതില്‍ക്കല്‍ 
കുടയും, കൊടികളുമായി ചിലര്‍ വാതില്‍ തുറക്കുന്നത്‌ നോക്കി 
നിന്നു. അവിടെ നിന്നും, ഇവിടെ നിന്നും ചില വടികള്‍ സംഘടി 
പ്പിച്ച്‌ അതില്‍ കുളിമുണ്ടുകള്‍ ഇട്ടുകൊണ്ടാണ്‌ കൊടികള്‍ തയ്യാറാ 
ക്കിയത്‌. ദീര്‍ഘ കുളിക്കാരന്‍ കുളിമുറിയില്‍ നിന്ന്‌ ഇറങ്ങിയ ഉട 
നെ, എല്ലാവരും കൂടി ജയ്‌ വിളിച്ച്‌, കുട ചൂടി കൊടികളുടെ അകമ്പ 
ടിയോടെ ആളെ ഡ്രസ്റൂമില്‍ കൊണ്ടാക്കി. ദീര്‍ഘകുളിക്കാരന്‍ കാര്യ 
ങ്ങള്‍ മനസ്സിലായി. പിന്നീട്‌ ഒരിക്കലും അധികം സമയമെടുത്തുള്ള 
കുളിക്ക്‌ അദ്ദേഹം തുനിയാറില്ല. 

വരച്ച വരയില്‍ നിറുത്തി ശാസനയും, ശിക്ഷയും നല്‍കി പരി 
ശീലനം നല്‍കുവാന്‍ എളുപ്പമാണ്‌. പക്ഷേ, കളിയും ചിരിയും 
മേമ്പൊടിയായി ചേര്‍ത്ത്‌ കാര്യങ്ങള്‍ ഗ്രഹിക്കത്തക്ക പരിശീലനം 
നല്‍കുവാന്‍ ഡണ്‍സ്റ്റനച്ചനെ പോലെയുള്ള വിശുദ്ധ പരിശീല 
കര്‍ക്കുമാത്രമാണ്‌ സാധിക്കുന്നത്‌. 

തിരുത്തേണ്ടത്‌ തിരുത്തുന്നവന്‍ ആയിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 
പക്ഷെ, ഡണ്‍നസ്റ്റനച്ചന്റെ തിരുത്തുന്ന ശൈലി സ്നേഹത്തിന്റെയും 
വാത്സല്യത്തിന്റേയും ശൈലി ആയിരുന്നു എന്ന്‌ സ്പഷ്ടം. 


80 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഇലയ്ക്കും മുള്ളിനും കേട്‌ കൂടാതെയുള്ള ഡണ്‍സ്റ്റനച്ചന്റെ തിരു 
ത്തല്‍ ശൈലിയില്‍ ആദരവും ആത്മാര്‍ത്ഥതയും ഉണ്ടായിരുന്നു 
എന്നുള്ളത്‌ അദ്ദേഹത്തില്‍ ഉണ്ടായിരുന്ന ആഴമേറിയ ആദ്ധ്യാത്മിക 
തയുടെ മാറ്റ്‌ തെളിയിക്കുന്നതായിരുന്നു. 

റാഞ്ചിയില്‍ ഞങ്ങളുടെ താമസസ്ഥലത്തിന്റെ മതിലിന്റെ അപ്പു 
റത്ത്‌ ഒരു സിനിമ തിയ്യേറ്റര്‍ ഉണ്ടായിരുന്നു. “സന്ധ്യ” തിയ്യേറ്റര്‍. ഒരി 
യ്ക്കല്‍ ആ തിയ്യേറ്ററില്‍ “സിസ്റ്റര്‍” എന്ന പേരുള്ള ഒരു ബംഗാളി 
സിനിമ വന്നു. വളരെ സുപ്രസിദ്ധമായ ഒരു സിനിമ ആയിരുന്നു 
അത്‌. ഒരു സിസ്റ്ററിന്റെ ജീവചരിത്രമാണ്‌ ആ സിനിമ എന്നും, അത്‌ 
കാണുന്നത്‌ നല്ലതാണ്‌ എന്നും ഡണ്‍സ്റ്റനച്ചന്‍ മനസ്സിലാക്കി. 
ഞങ്ങളെ രണ്ട്‌ ബാച്ചുകളായി ഡണ്‍സ്റ്റനച്ചന്‍ ആ സിനിമയ്ക്ക്‌ 
പറഞ്ഞുവിട്ടു. ആദ്യം ആ സിനിമയ്ക്ക്‌ പോയ ബാച്ചുകാര്‍ വന്ന 
പ്പോള്‍, ആ സിനിമയെ കുറിച്ച്‌ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. 
രണ്ടാമത്തെ ബാച്ചുകാരും ആ സിനിമയ്ക്ക്‌ പോയി. സിനിമ കഴിഞ്ഞ്‌ 
തിരിച്ചു വന്നപ്പോള്‍, ആ സിനിമയില്‍ പറഞ്ഞു കേട്ട സിസ്റ്ററിനെ 
കണ്ടില്ല എന്ന്‌ വളരെ പരിഭവത്തോടെ അവര്‍ പറഞ്ഞു. ഒപ്പം, 
ബംഗാളി സിനിമ ആണെങ്കിലും, ഡയലോഗുകളൊക്കെ കുറെ മന 
സ്സിലായി എന്നും പറഞ്ഞു. പിന്നീടാണ്‌ കാര്യങ്ങളുടെ യാഥാര്‍ത്യം 
മനസ്സിലായത്‌. രണ്ടാമത്തെ ബാച്ചുകാര്‍ പോയ സിനിമ സമയത്ത്‌ 
“സിസ്റ്റര്‍” സിനിമയല്ല; ഹിന്ദി സിനിമയായിരുന്നു പ്രദര്‍ശിപ്പിച്ചിരുന്ന 
ത്‌. “സിസ്റ്റര്‍” സിനിമയ്ക്ക്‌ ഒരു പ്രദര്‍ശനം മാത്രമാണ്‌ ഉണ്ടായിരുന്ന 
ത്‌. രണ്ടാം ബാച്ചുകാര്‍ക്ക്‌ പരിഭവമായി. നല്ലവനായ ഡണ്‍സ്റ്റനച്ചന്‍ 
അടുത്ത ദിവസം, വീണ്ടും അവരെ “സിസ്റ്റര്‍ സിനിമ്‌ കാണാന്‍ പറ 
ഞ്ഞുവിട്ടു. 

അനാഥാലയം നടത്തിയിരുന്ന ഒരു സിസ്റ്ററിന്റെ അനാഥാലയ 
ത്തിലെ അന്തേവാസികളായ കുട്ടികളെ കൊള്ളക്കാര്‍ ആക്രമിച്ച്‌ 
കൊല്ലുന്നതും, ആ സിസ്റ്റര്‍ ആ കുഞ്ഞുങ്ങളെ ഓര്‍ത്ത്‌ ദുഃഖിക്കുന്ന 
തുമൊക്കെ ആയിരുന്നു “സിസ്റ്റര്‍” സിനിമയുടെ ഇതിവൃത്തം. സിസ്റ്റ 
റിന്റെ ത്യാഗോജ്വലമായ ജീവിതം ആ സിനിമ കണ്ടാല്‍ വളരെ പ്രചോ 
ദനകരം ആകുമായിരുന്നു. മലയാളത്തിലെ “ചെമ്മീന്‍” സിനിമയില്‍ 
സംഗീത സംവിധാനം ചെയ്തിട്ടുളള ബംഗാളി സംഗീതജ്ഞന്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 81 


സലില്‍ ചൌധരി ആയിരുന്നു ഈ സിനിമയുടേയും സംഗീത സംവി 
ധായകന്‍. “ചെമ്മീന്‍” സിനിമയിലെ ചില ഗാനങ്ങളുടെ രീതിയിലുള്ള 
ബംഗാളി ഗാനങ്ങള്‍ ഈ സിനിമയില്‍ ഉണ്ടായിരുന്നു. “സിസ്റ്റര്‍” 
സിനിമ കണ്ടതിന്‌ ശേഷം, ഡണ്‍സ്റ്റനച്ചന്‍ എല്ലാവരെ കൊണ്ടും 
ആസ്വാദന കുറിപ്പ്‌ എഴുതി വാങ്ങിച്ച്‌ വിലയിരുത്തലുകള്‍ നടത്തി. 
സ്ഥലകാല സാഹചര്യങ്ങള്‍ക്ക്‌ അനുസരിച്ചുള്ള ഡണ്‍സ്റ്റനച്ചന്റെ 
പരിശീലന പ്രകിയ മികവുള്ളതായിരുന്നു എന്നതിന്റെ ഒരു തികഞ്ഞ 
തെളിവ്‌ കൂടിയായിരുന്നു ഇതൊക്കെ. ഒപ്പം, ഡണ്‍സ്റ്റനച്ചന്‍ ഒരു പഴ 
ഞ്ചന്‍ കര്‍ശന പരിശീലകന്‍ ആയിരുന്നില്ല; മറിച്ച്‌, തന്റെ പരിശീ 
ലന കര്‍മ്മ പരിപാടികളില്‍ എന്നും അത്യാവശ്യമായ മാറ്റങ്ങള്‍ 
ഉള്‍കൊള്ളുവാന്‍ അദ്ദേഹം ജാഗ്രത ഉള്ളവനുമായിരുന്നു എന്നു 
കൂടി ഇവിടെ സ്പഷ്ടമാകുന്നു. ഈ ജാഗ്രത ആത്മീയതയില്‍ അടി 
സ്ഥാനമിട്ടതായിരുന്നു. അതിലൂടെ തന്റെ കൂടെയുള്ള പരിശീല 
നാര്‍ത്ഥികളോടുള്ള ഡണ്‍സ്റ്റനച്ചന്റെ കരുതല്‍ പ്രസരിച്ചിരുന്നു. 


ഈ കരുതലില്‍ ഡണ്‍സ്റ്റനച്ചന്‍ വിവേകവും, വിവേചന ബുദ്ധിയും 
കൂട്ടികലര്‍ത്തിയിരുന്നു. അതുകൊണ്ട്‌, തന്റെ പരിശീലനാര്‍ത്ഥികളുടെ 
വിനോദ ഘടകങ്ങള്‍ക്ക്‌ പരിധി നിശ്ചയിക്കുവാനും ഡണ്‍സ്റ്റനച്ചന്‌ 
കഴിഞ്ഞിരുന്നു. “സിസ്റ്റര്‍” സിനിമ കണ്ടതിനുശേഷം അധികം 
വൈകാതെ സന്ധ്യ തിയേറ്ററില്‍ “മുഗള്‍-എ-ആജം' എന്ന സിനിമ 
വന്നു. ഈ സിനിമ വളരെ സുപ്രസിദ്ധമായിരുന്നു. അക്ബര്‍ ചക്ര 
വര്‍ത്തിയുടെ മകന്‍ സലീം രാജകുമാരന്റെ പ്രണയവുമായി ബന്ധ 
പെട്ടതായിരുന്നു ഈ സിനിമ. ഞങ്ങള്‍ക്ക്‌ ഇന്റര്‍മീഡിയറ്റിന്‌ ഹിസ്റ്ററി 
ഒരു പ്രധാന വിഷയമായിരുന്നു. അതില്‍ മുകള്‍ ഭരണകാലം മുഖ്യ 
ഭാഗം ആയിരുന്നു. ഈ കാര്യങ്ങളുടെ മറപിടിച്ചുകൊണ്ട്‌ ഞങ്ങളില്‍ 
ചിലര്‍ “മുഗള്‍-എ-ആജം' കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. 
ഹിസ്റ്ററി പഠനത്തിന്‌ ഇത്‌ ഉപയോഗമാകും എന്നായിരുന്നു ഇവരുടെ 
വാദഗതി. കാര്യങ്ങള്‍ ശ്രവിച്ച ഡണ്‍സ്റ്റനച്ചന്‍ അവരോട്‌ പറഞ്ഞു: 
“നിങ്ങള്‍ക്ക്‌ റഫറന്‍സിനായി ഇഷ്ടം പോലെ ഹിസ്റ്ററി പുസ്തക 
ങ്ങള്‍ ഉണ്ടല്ലോ. മാത്രവുമല്ല, ഹിസ്റ്ററിയില്‍ റാങ്ക്‌ ലഭിച്ച ചീരന്‍ ശെമ്മാ 
ശ്ശൂനും ഇവിടെയുണ്ട്‌. സിനിമയില്‍ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്‌ ഉണ്ടാ 
കില്ല. ആ സിനിമ കണ്ട്‌ സമയം കളയുന്ന നേരം ഹിസ്റ്ററി പുസ്തക 


82 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ങ്ങള്‍ റഫര്‍ ചെയ്ത്‌ പഠിക്ക്‌. അടുത്തടുത്ത്‌ സിനിമയ്ക്ക്‌ പോയാല്‍, 
നിങ്ങളുടെ പഠിപ്പിലുള്ള താല്പര്യം തന്നെ ഇല്ലാതാകും.” അങ്ങനെ 
സൂത്രത്തില്‍ ഒരു സിനിമ കൂടി കാണുവാനുള്ള ചിലരുടെ വ്യാമോഹ 
പദ്ധതി ഡണ്‍സ്റ്റനച്ചന്‍ പൊളിച്ചടക്കി കൊടുത്തു. ചാവറയച്ചന്‍ പറ 
ഞ്ഞിരിക്കുന്നു: “ദൈവത്തിന്‌ ഇഷ്ടമില്ലാത്തത്‌ കാത്തുസൂക്ഷിച്ച്‌ 
വെയ്ക്കുന്നത്‌ വൈക്കോലിനകത്ത്‌ തീ വെയ്ക്കുന്നത്‌ പോലെയാ 
ണ്‌.” ചാവറ ഭക്തനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ പരിശീലനത്തി 
ലുള്ളവരുടെ മനസ്സിലും ഭാവനയിലും എന്തൊക്കെ കാത്തുസൂക്ഷി 
ക്കുന്നതാണ്‌ സുരക്ഷിതം എന്നതിനെക്കുറിച്ച്‌ നല്ല അറിവുള്ള പരി 
ശീലകനായിരുന്നു. ഒപ്പം, പരിശീലനാര്‍ത്ഥികളുടെ സൂത്രങ്ങളും, അട 
വുകളും വിവേചിച്ചറിയുവാനുള്ള വിശുദ്ധമായ വിവേകവും ഡണ്‍സ്റ്റ 
നച്ചന്‌ ഉണ്ടായിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 83 


13 


മായാവിയായ മരഷ്ട്ടി 


ഡണ്‍നസ്റ്റനച്ചന്‍ അമ്പഴക്കാട്‌ നോവിഷ്യേറ്റ്‌ പരിശീലന ടീമിലെ അംഗ 
മായിരുന്ന സമയത്താണ്‌ മലാക്കിയസ്‌ കണ്ണനായിക്കല്‍ അച്ചന്‍ 
കാന്‍സര്‍ രോഗബാധിതനായി മരിക്കുന്നത്‌. മലാക്കിയസ്‌ അച്ചന്‍ 
മരിക്കുന്ന സമയത്ത്‌ തൃശൂര്‍ ദേവമാതാ പ്രവിശ്യയില്‍ നിന്ന്‌ വിഭജി 
ക്കപ്പെട്ട്‌ കോയമ്പത്തൂര്‍ പ്രേഷിത വൈസ്‌ പ്രോവിന്‍സ്‌ നിലവില്‍ 
വന്നു കഴിഞ്ഞിരുന്നു. മലാക്കിയസ്‌ അച്ചന്‍ പ്രേഷിത പ്രവിശ്യാംഗം 
ആയിരുന്നു എങ്കിലും, അദ്ദേഹത്തെ സംസ്കരിച്ചത്‌ അമ്പഴക്കാട്‌ 
ആശ്രമ ദേവാലയത്തിനോട്‌ അനുബന്ധിച്ചുള്ള കല്ലറയില്‍ ആയിരു 
ന്നു. പ്രേഷിത പ്രോവിന്‍സില്‍ അക്കാലത്ത്‌ മൃതസംസ്ക്കാരത്തി 
നുള്ള സംവിധാനങ്ങള്‍ ഉണ്ടായി കഴിഞ്ഞിട്ടില്ലായിരുന്നു. തൃശൂര്‍ 
അമല ആശുപത്രിയില്‍ നിന്ന്‌ മലാക്കിയച്ചന്റെ മൃതശരീരം അമ്പഴ 
ക്കാട്‌ എത്തിയതിന്റെ അടുത്ത ദിവസം ആയിരുന്നു മൃതസംസ്കാ 
രം. (്രീസര്‍ സരകര്യമൊന്നും ആ കാലഘട്ടത്തില്‍ ഇല്ലായിരുന്നു. 
ശവസംസ്കാരത്തിന്റെ തലേദിവസം ദേവാലയത്തില്‍ മഞ്ചയില്‍ 
സൂക്ഷിച്ചിരുന്ന മലാക്കിയസ്‌ അച്ചന്റെ മൃതദേഹത്തിന്റെ അടുത്ത്‌ 
ഞങ്ങള്‍ നോവിസുകള്‍ നിശ്ചയിക്കപ്പെട്ട ചെറു ചെറു ഗ്രൂപ്പുകളായി 
മാറിമാറി പ്രാര്‍ത്ഥന ചൊല്ലികൊണ്ട്‌ കൂടെ ഇരുന്നിരുന്നു. ഡണ്‍സ്റ്റ 
നച്ചന്‍ മുഴുവന്‍ സമയവും ഉറക്കം മാറ്റി വെച്ചുകൊണ്ട്‌ ഞങ്ങളുടെ 
കൂടെ ഉണ്ടായിരുന്നു. അത്‌ രാത്രിയില്‍ മൃതദേഹത്തിന്റെ അടുത്ത്‌ 
ഇരുന്നിരുന്ന ഞങ്ങള്‍ക്ക്‌ വളരെ ആശ്വാസകരമായിരുന്നു. കോയ 
മ്പത്തൂര്‍ പ്രവിശ്യയിലേക്ക്‌ അംഗത്വം സ്വീകരിച്ചിരുന്ന ഭാഗ്യസ്മര 
ണാര്‍ഹനായ ബ്രദര്‍ ജോസ്‌ നെരെപറമ്പിലും, ഞാനും ഉള്‍പ്പെട്ടി 
ട്ടുള്ള ഗ്രൂപ്പുകാര്‍ മലാക്കിയസ്‌ അച്ചന്റെ മൃതദേഹത്തിനടുത്ത്‌ ഇരുന്ന്‌ 


84 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


പ്രാര്‍ത്ഥന ചൊല്ലി കൊണ്ടിരിക്കുകയായിരുന്നു. സമയം പാതിര കഴി 
ഞ്ഞിരുന്നു. പെട്ടെന്ന്‌ വലിയ ഒരു മരപ്പട്ടി ദേവാലയത്തിന്റെ ബാല്‍ക്ക 
ണിയില്‍ നിന്ന്‌ താഴോട്ട്‌ ചാടി. ഞങ്ങള്‍ ആകെ പേടിച്ചു. സ്വല്പ 
നേരം കൊണ്ട്‌ മരപ്പട്ടി ഓടിമറയുകയും ചെയ്തു. ഞങ്ങളുടെ പരി 
ഭ്രാന്തി മനസ്സിലാക്കി ഡണ്‍സ്റ്റനച്ചന്‍, ഞങ്ങളോട്‌ പോയി മുഖം 
കഴുകി ഈട്ടുമുറിയില്‍ വെച്ചിരുന്ന കട്ടന്‍ കാപ്പി കുടിച്ച്‌ വരുവാന്‍ 
പറഞ്ഞു. പക്ഷെ, പേടി കൊണ്ട്‌ ഞങ്ങളാരും പോകുവാന്‍ തയ്യാറാ 
യില്ല. ഇത്‌ മനസ്സിലാക്കിയ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളെ ഓരോരുത്തരെ 
ഈട്ടുമുറിയില്‍ കൊണ്ടുപോയി കാപ്പി കുടിപ്പിച്ച്‌ തിരികെ കൊണ്ടു 
വന്നു. വളരെ വിനോദ പ്രിയന്‍ ആയിരുന്ന ബ്ര. ജോസ്‌ നെരേപറ 
മ്പില്‍ മരപ്പട്ടിയുടെ ചാടലും, ഓടലും, ഞങ്ങളുടെ പരിശ്രമവുമൊക്കെ 
പിന്നീട്‌ മിമിക്രി കാണിച്ച്‌ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. 


പരിഭ്രാന്തരായി എമ്മാവുസിലേക്ക്‌ പോയിരുന്ന ശിഷ്യന്മാരുടെ 
കൂടെ നടന്നുകൊണ്ട്‌ ധൈര്യം പകര്‍ന്ന്‌ നല്‍കുകയും, തിരുവചന 
ങ്ങള്‍ വ്യാഖ്യാനിച്ച്‌ കൊടുത്തുകൊണ്ട്‌ ആത്മീയ നേത്രങ്ങള്‍ തുറന്ന്‌ 
കൊടുക്കുകയും ചെയ്ത ഉത്ഥിതനായ യേശു കാണിച്ചു കൊടുത്ത 
മഹാ പരിശീലന മാതൃകയുടെ ഉപാസകന്‍ ആയിരുന്നു ഡണ്‍സ്റ്റന 
ച്ചന്‍. അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കുക എന്നത്‌ എല്ലാവര്‍ക്കും 
ആത്മീയതയുടെ ഉള്ളറകളിലേയ്ക്ക്‌ ഈര്‍ന്നിറങ്ങാനുള്ള സൌഭാഗ്യ 
സമയങ്ങള്‍ ആയിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 85 


14. 


മറവിയിലെ ഓര്‍മ്മകള്‍ 


ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യനായിരുന്ന ഒരു ശമ്മാശന്റെ തിരുപ്പട്ടം നീട്ടി 
വെക്കപ്പെടുകയുണ്ടായി. ബാച്ചില്‍ ഉള്ളവരൊക്കെ പൌരോഹിത്യം 
സ്വീകരിച്ച സാഹചര്യത്തില്‍, തന്റെ തിരുപ്പട്ടത്തെക്കുറിച്ച്‌ തീരുമാനം 
ഒന്നും ആകാത്തതുകൊണ്ട്‌ വളരെ മാനസിക പിരിമുറുക്കത്തില്‍ 
ഈ ശെമ്മാശന്‍ തന്റെ ഗുരുവായിരുന്ന ഡണ്‍സ്റ്റനച്ചനെ കണ്ട്‌ ദുഃഖ 
ങ്ങള്‍ പങ്കുവെച്ച്‌ ഉപദേശം തേടുവാന്‍ ചെന്നു. ശെമ്മാശ്മന്റെ സത്യ 
സന്ധമായ, പങ്കുവെക്കല്‍ കേട്ടപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനും വലിയ ദുഃഖം 
ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു: “ശെമ്മാശ്ശുനെക്കുറിച്ച്‌ മേലധികാരി 
കള്‍ എടുത്ത തീരുമാനം ശരിയാണോ, തെറ്റാണോ എന്ന്‌ ഇപ്പോള്‍ 
പരിശോധിക്കേണ്ടതില്ല. അങ്ങനെ ഒരു പരിശോധനക്ക്‌ ഒരുമ്പെട്ടാല്‍ 
വിദ്വേഷവും, വൈരാഗ്യവും മനസ്സില്‍ നിറയും. കൂടുതല്‍ സങ്കടവും 
നിരാശയും ആയിരിക്കും ഫലം. വൈദികനാകണം എന്നുള്ള ശെമ്മാ 
ശ്ശൂന്റെ ഉറച്ച തീരുമാനത്തില്‍ തുടരണം. മേലധികാരികള്‍ തിരുത്തല്‍ 
ആവശ്യപ്പെടുന്ന കാര്യങ്ങളില്‍ ആത്മാര്‍ത്ഥമായ ശ്രദ്ധ വേണം. ധ്യാ 
നിക്കുകയും, പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്തോറും ശെമ്മാശ്ശന്റെ തീരു 
മാനം കൂടുതല്‍ ശക്തമാകും. ഇത്ര കൊല്ലം കൊണ്ട്‌ പുരോഹിതന്‍ 
ആക്കിയേക്കാം എന്ന്‌ പറഞ്ഞല്ല ഈശോ ദൈവവിളി നല്‍കിയത്‌. 
കഴിഞ്ഞ കാര്യങ്ങളേക്കാള്‍, വൈദികന്‍ ആയിട്ട്‌ ചെയ്യാനുള്ള ശുശ്രൂ 
ഷകളെ കുറിച്ചാകണം ഇനിമുതല്‍ പ്രധാനമായി ചിന്തിക്കേണ്ടത്‌. 
ശെമ്മാശ്ശനെ എനിക്ക്‌ അറിയാം. ഇതൊക്കെ മാറും. ശെമ്മാശ്ശമന്‍ തീര്‍ 
ച്ചയായും വൈദികനാകും. ഞാന്‍ പ്രത്യേകം പ്രാര്‍ത്ഥിക്കാം. മുള്ളു 
കള്‍ ഉള്ള ഒരു നല്ല റോസ കൊമ്പ്‌ കിട്ടിയെന്ന്‌ കരുതിയാല്‍ മതി. 
അതിനെ കുഴിച്ചിട്ട്‌ വളര്‍ത്തി അതില്‍ നല്ല പൂക്കള്‍ ഉണ്ടാക്കണം.” 


86 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ദിവ്യനായ ഡണ്‍സ്റ്റനച്ചന്റെ ഉപദേശം ആ ശെമ്മാശ്ശൂനില്‍ ഒരു 
പ്രത്യേക പ്രതീക്ഷ ജനിപ്പിച്ചു. തടസ്സങ്ങളെ സമചിത്തതയോടെ മറി 
കടക്കുവാനുള്ള വലിയ ആത്മീയ ഉര്‍ജ്ജം ശെമ്മാശ്ശൂനില്‍ 
നിറഞ്ഞു. ശെമ്മാശ്മനുമായുള്ള സമ്പര്‍ക്കം ഡണ്‍സ്റ്റനച്ചന്‍ മറക്കാതെ 
തുടര്‍ന്നു. എല്ലാ പ്രതിബന്ധങ്ങളേയും മറികടന്നുകൊണ്ട്‌ ശെമ്മാ 
ശ്മന്‍ വൈദികപട്ടം സ്വീകരിച്ചു. ശെമ്മാശ്മൂന്റെ പുത്തന്‍ കുര്‍ബ്ബാന 
കഴിഞ്ഞുള്ള സ്വീകരണ സമയം ആയപ്പോഴേക്കും ഡണ്‍സ്റ്റനച്ചന്‍ 
ദീര്‍ഘയാത്ര ചെയ്ത്‌ എത്തിച്ചേര്‍ന്ന്‌ ശെമ്മാശ്മൂന്റെ സന്തോഷത്തില്‍ 
പങ്കുചേര്‍ന്നു. 


ഡണ്‍സ്റ്റനച്ചന്‍ ചെറിയ മറവിക്കാരന്‍ ആയിരുന്നു എന്നുള്ള ത്‌ 
അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവര്‍ക്കും അറിയാം. ഡണ്‍സ്റ്റന 
ച്ചനും നല്ലവണ്ണം അറിയാമായിരുന്നു താന്‍ കുറച്ചൊക്കെ മറവിക്കാ 
രന്‍ ആണെന്ന്‌. പക്ഷെ, പ്രധാനപ്പെട്ടതൊന്നും ഡണ്‍സ്റ്റനച്ചന്‍ ഒരി 
ക്കലും മറക്കാറില്ല. അതിന്‌ ഒരു ഉദാഹരണമാണ്‌ തിരുപ്പട്ടം നീട്ടിവെ 
ക്കപ്പെട്ട ശെമ്മാശ്ശൂന്റെ കാര്യത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ മറക്കാതെ കാത്തു 
സൂക്ഷിച്ചുവെച്ച കരുതലും, പ്രാര്‍ത്ഥനാപൂര്‍വ്വം നല്‍കിയ പിന്തുണ 
യും. ആ ശെമ്മാശ്ശമന്റെ പുത്തന്‍ കുർബ്ബാനയുടെ ദിവസവും, സമ 
യവും ഓര്‍ത്തുവെച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ എത്തിച്ചേര്‍ന്നത്‌ അദ്ദേഹ 
ത്തിന്റെ മറവിയിലെ ഓര്‍മ്മയായി മാറി. 


റാഞ്ചിയില്‍ നിന്ന്‌ ഞങ്ങളുടെ ഇന്റര്‍ മീഡിയറ്റ്‌ പരീക്ഷകള്‍ 
കഴിഞ്ഞ്‌ ഞങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്റെ കൂടെ നാട്ടിലെത്തി. തൃശൂര്‍ 
പ്രൊവിന്‍ഷ്യാള്‍ ഹൌസില്‍ ചെന്ന്‌ ചെറുതായൊന്ന്‌ വിശ്രമിച്ച്‌, പ്രൊ 
വിന്‍ഷ്യാളച്ചനെ കണ്ട ശേഷം ഞങ്ങള്‍ എല്ലാവരും അവധിയ്ക്കായി 
വീടുകളിലേക്ക്‌ പോയി. ഞങ്ങള്‍ പതിനൊന്നു പേരായിരുന്നു ഉണ്ടാ 
യിരുന്നത്‌. ഞങ്ങളില്‍ നാലു പേര്‍ വൈദിക പരിശീലനത്തില്‍ തുട 
രുവാന്‍ താല്‍പര്യം ഇല്ലാത്തവര്‍ ആയിരുന്നു. റാഞ്ചിയില്‍ നിന്ന്‌ 
പോരുന്നതിന്‌ മുമ്പ്‌ സ്വമനസ്സാലെ അവര്‍ ഈ തീരുമാനം എടുത്തു 
കഴിഞ്ഞിരുന്നു. പക്ഷെ, അവരോടൊന്നും ഒരു പക്ഷപാതവും, പരി 
ഭവവും ഇല്ലാതെ ആയിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ പെരുമാറ്റങ്ങള്‍. 


ഞങ്ങള്‍ നാട്ടില്‍ എത്തിയപ്പോഴേക്കും തൃശൂര്‍ ദേവമാതാ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 87 


പ്രൊവിന്‍ഷ്യല്‍ ആയിട്ട്‌ അലക്‌സ്‌ ഈക്കനച്ചന്‍ തിരഞ്ഞെടുക്കപ്പെ 
ട്ടിട്ടുണ്ടായിരുന്നു. റാഞ്ചിയില്‍ നിന്ന്‌ തൃശൂര്‍ പ്രൊവിന്‍ഷ്യാള്‍ 
ഹൌസില്‍ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചതിന്‌ ശേഷം വീട്ടില്‍ പോകു 
ന്നതിന്‌ മുമ്പ്‌ ഞങ്ങള്‍ക്ക്‌ പ്രൊവിന്‍ഷ്യാളച്ചനെ കാണുവാനുള്ള 
സമയം നിശ്ചയിക്കപ്പെട്ടു. ആ സമയം ഏകദേശം ആകാറായപ്പോള്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ പക്കല്‍ വന്നിട്ട്‌ പറഞ്ഞു: “എനിയ്ക്കൊരു 
അബദ്ധം പറ്റി. നിങ്ങളെക്കുറിച്ച്‌ പ്രൊവിന്‍ഷ്യാളച്ചന്‌ നല്‍കേണ്ട 
ഓദ്യോഗിക റിപ്പോര്‍ട്ട്‌ ഞാന്‍ തയ്യാറാക്കി എങ്കിലും, അത്‌ റാഞ്ചി 
യിലെ എന്റെ മേശപ്പുറത്ത്‌ മറന്നുവെച്ചു. ഞാന്‍ പ്രൊവിന്‍ഷ്യാള 
ച്ചനെ കണ്ട്‌ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള്‍ പറഞ്ഞ്‌ വരട്ടെ. എന്നി 
ട്ടാകാം നിങ്ങള്‍ പ്രൊവിന്‍ഷ്യാളച്ചനെ കാണുന്നത്‌.” വളരെ ഗൌരവ 
മുള്ള ഒരു സംഗതി മറന്ന്‌ വെച്ചതിനെ കുറിച്ച്‌ ഒരു ജാള്യതയും 
ഇല്ലാതെ ഞങ്ങളോട്‌ പങ്കുവെച്ച ഡണ്‍സ്റ്റനച്ചന്‍... പ്രൊവിന്‍ഷ്യാള 
ച്ചന്‌ സമര്‍പ്പിക്കേണ്ട ഓദ്യോഗിക റിപ്പോര്‍ട്ട്‌ മറന്നു വെച്ചു എന്ന 
പറഞ്ഞ്‌ പ്രൊവിന്‍ഷ്യാളച്ചനെ കാണുവാന്‍ തയ്യാറായ ഡണ്‍സ്റ്റന 
ച്ചന്‍... ഇതിലൊക്കെ ഡണ്‍സ്റ്റനച്ചന്റെ മറവി ശീലത്തേക്കാള്‍ ഉപരി, 
നമ്മെ സ്പര്‍ശിക്കുന്നത്‌ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക സ്വഭാവത്തിന്റെ 
ആഴങ്ങള്‍ ആകുമല്ലൊ. 


പ്രൊവിന്‍ഷ്യാളച്ചനെ ഡണ്‍സ്റ്റനച്ചന്‍ കാണുവാന്‍ പോയ സമ 
യത്ത്‌ ഞങ്ങളില്‍ ചെറിയ ഉല്‍കണ്ഠകള്‍ ഉണ്ടായെങ്കിലും, അതിനെ 
കുറിച്ചുളള ആകുലതകള്‍ അക്റ്റത്തക്ക വിധത്തില്‍ ഞങ്ങളില്‍ ചിലര്‍ 
തമാശകള്‍ പൊട്ടിച്ചു. അതില്‍ പ്രധാനപ്പെട്ട തമാശ ഇതായിരുന്നു: 
“ഡണ്‍സ്റ്റനച്ചന്‍ പ്രൊവിന്‍ഷ്യാളച്ചനെ കാണുമ്പോള്‍ നമ്മുടെ പേരു 
കള്‍ തെറ്റി പറയും എന്ന്‌ തീര്‍ച്ച. വൈദിക പഠനം ഉപേക്ഷിച്ചവര്‍ 
നോവിഷ്യേറ്റിലേക്ക്‌ പോകും. നോവിഷ്യേറ്റിലേക്ക്‌ പോകുവാന്‍ ഉള്ള 
വര്‍ പലരും വീട്ടിലേക്ക്‌ പോകുവാന്‍ പെട്ടിയും സാമാനങ്ങളും എടു 
ക്കേണ്ടി വരും.” 


കുറച്ചു കഴിഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പ്രൊവിന്‍ഷ്യാളച്ചനെ കണ്ട്‌ 
കഴിഞ്ഞ്‌ ഞങ്ങളുടെ അടുത്തേക്ക്‌ വന്നു. ഞങ്ങളെ പ്രൊവിന്‍ഷ്യാ 
ളച്ചന്‍ കാണുവാന്‍ കാത്തിരിക്കുന്നു എന്ന്‌ പറഞ്ഞു. ഞങ്ങള്‍ 
ചെറിയ ആശങ്കയോടെ അലക്സ്‌ ഈക്കന്‍ പ്രൊവിന്‍ഷ്യാളച്ചനെ 


88 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കാണുവാന്‍ പോയി. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം 
വൈദിക പഠനം അവസാനിപ്പിക്കുവാന്‍ തീരുമാനിച്ചിരുന്നവരുടെ 
പേരുകള്‍ പറഞ്ഞ്‌, അദ്ദേഹത്തിന്‌ അവരോട്‌ സംസാരിക്കുവാന്‍ 
ഉണ്ടെന്ന്‌ പറഞ്ഞ്‌ ബാക്കി ഉള്ളവരോട്‌ അവധിക്ക്‌ പൊയ്ക്കാള്ളു 
വാന്‍ പറഞ്ഞു. ഡണ്‍സ്റ്റനച്ചന്‍ പ്രൊവിന്‍ഷ്യാളച്ചന്‌ നല്‍കിയ 
റിപ്പോര്‍ട്ടില്‍ മറവിയുമായി ബന്ധപ്പെട്ട്‌ പിഴവുകള്‍ ഉണ്ടായിരുന്നില്ല 
എന്ന്‌ സ്പഷ്ടം. 

ഞാനുള്‍പ്പെടുന്ന നോവിഷ്യേറ്റ്‌ ബാച്ചിന്റെ പരിശീലനം തീരുവാ 
നുള്ള സമയം ആകാറായപ്പോള്‍, ആദ്യവ്രതവാഗ്ദാനത്തിനും, സഭാ 
വസ്ത്ര സ്വീകരണത്തിനും ഒരുക്കമായുള്ള ധ്യാന ദിവസങ്ങള്‍ വന്നു. 
ജെനേസിയൂസ്‌ കോനിക്കര അച്ചനായിരുന്നു ധ്യാനഗുരു. വളരെ 
സരസമായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ധ്യാനശൈലി എല്ലാ 
വര്‍ക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ധ്യാന ദിവസങ്ങളില്‍ ഒരു 
ദിവസം ദാരിദ്ര്യ ്രതത്തെ കുറിച്ച്‌ ജെനേസിയൂസ്‌ അച്ചന്‍ ധ്യാനി 
പ്പിച്ചു കൊണ്ടിരിക്കുമ്പോള്‍, അദ്ദേഹത്തിന്റെ പിന്‍വശത്തുള്ള ജന 
ലയുടെ പുറത്തേക്ക്‌ കൈ ചൂണ്ടി കാണിച്ചു തന്നുകൊണ്ട്‌ പറഞ്ഞു: 
“ഇതാണ്‌ ദാരിദ്ര്യവതത്തിന്റെ ഒരു വശം. അലസത ഇല്ലാതെ ഇതു 
പോലെ അദ്ധ്വാനിക്കണം.” ജെനേസിയുസച്ചന്‍ കാണിച്ചുതന്നത്‌ 
ഡണ്‍സ്റ്റനച്ചനെ ആയിരുന്നു. അമ്പഴക്കാട്‌ നോവിഷ്യേറ്റ്‌ ഭവനത്തോട്‌ 
അനുബന്ധിച്ചുള്ള വനവാസ കപ്പേളയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ സഹാ 
യികള്‍ ഒന്നും ഇല്ലാതെ തേക്കുവാനുള്ള സിമന്റ്‌ മിശ്രിതം ശരിപ്പെ 
ടുത്തി കോലരു കൊണ്ട്‌ അറ്റകുറ്റ പണികള്‍ നടത്തി അദ്ധ്വാനിച്ചു 
കൊണ്ടിരിക്കുകയായിരുന്നു. 


ഞങ്ങള്‍ എഴുന്നേറ്റ്‌ നിന്ന്‌ പുറത്തേക്ക്‌ നോക്കി ദാരിദ്യ്രതത്തിന്റെ 
പ്രായോഗിക വശം ഡണ്‍സ്റ്റനച്ചനിലൂടെ കണ്ടതിന്‌ ശേഷം ഇരുന്നു 
കഴിഞ്ഞപ്പോള്‍, ധ്യാനഗുരു ജെനേസിയൂസ്‌ അച്ചന്‍ സരസതയില്‍ 
കൂട്ടി ചേര്‍ത്തു: “വെയിലുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ കഷ്ടപ്പെടുന്നത്‌ 
വെറുതെ. സിമന്റ്‌ തേച്ചു പിടിപ്പിച്ചത്‌ നനയ്ക്കാനും മറ്റും മറന്നു 
പോകും. അതുകൊണ്ട്‌ ആ പാവത്തിനെ നിങ്ങള്‍ സഹായിച്ചേക്ക്‌.” 
എന്നാല്‍, ധ്യാനത്തിലായിരുന്ന ഞങ്ങള്‍ അത്തരം ജോലികള്‍ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 89 


ചെയ്ത്‌ ധ്യാനത്തിന്‌ ശ്രദ്ധ കുറവ്‌ ഉണ്ടാകരുത്‌ എന്നായിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്റെ ആശയഗതി. നനക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒരി 
ക്കലും മറന്നില്ല. ഡണ്‍സ്റ്റനച്ചന്റെ സിമന്റ്‌ പണി നിപുണതയ്ക്ക്‌ 
ഞങ്ങള്‍ സാക്ഷികളാകുകയും ചെയ്തു. 


ഡണ്‍സ്റ്റനച്ചന്റെ മറവി സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം 
പറഞ്ഞു കേട്ടിട്ടുണ്ട്‌. യാഥാര്‍ത്ഥ്യമാണോ എന്നറിയില്ല. ഡണ്‍സ്റ്റന 
ച്ചന്‍ വരന്തരപ്പിള്ളി ആശ്രമാംഗം ആയിരുന്ന സമയത്ത്‌, ഒരു ഞായ 
റാഴ്ച കുര്‍ബ്ബാനയ്ക്ക്‌ പ്രസംഗം തുടങ്ങിയിട്ട്‌ നിറുത്തുവാന്‍ മറന്നു 
പോയത്രെ! സാധാരണയില്‍ കവിഞ്ഞ്‌ പ്രസംഗം നീണ്ടു പോയ 
പ്പോള്‍, പ്രസംഗം നിറുത്തുവാനുള്ള ആവശ്യമായ കാര്യങ്ങള്‍ ബന്ധ 
പ്പെട്ടവര്‍ ചെയ്തപ്പോള്‍ മാത്രമാണത്രെ ഡണ്‍സ്റ്റനച്ചന്‍ പ്രസംഗം 
നിറുത്തിയത്‌. 


റാഞ്ചിയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ റെക്ടര്‍ ആയിരുന്ന സമയത്ത്‌ ഞായ 
റാഴ്ചകളില്‍ അദ്ദേഹത്തിന്‌ പൊതുകുര്‍ബ്ബാന മലയാളത്തില്‍ അര്‍പ്പി 
ക്കേണ്ടതുണ്ടായിരുന്നു. ധാരാളം മലയാളി കത്തോലിക്കര്‍ ജ്യോതി 
നിവാസില്‍ മലയാള കൂര്‍ബ്ബാനയ്ക്കായി ഞായറാഴ്ചകളില്‍ എത്തു 
മായിരുന്നു. ഒപ്പം, സെന്റ്‌ ആല്‍ബര്‍ട്ട്സ്‌ സെമിനാരിയില്‍ നിന്ന്‌ മല 
യാളി വൈദിക വിദ്യാര്‍ത്ഥികളും വരാറുണ്ടായിരുന്നു. ചുറ്റുപാടുമു 
ള്ള, മഠങ്ങളിലെ ചില മലയാളി കന്യാസ്ത്രികളും കുര്‍ബ്ബാനയ്ക്ക്‌ 
ഉണ്ടാകാറുണ്ട്‌. സമയം കൈ പിടിച്ച്‌ വരുന്നവരായിരുന്നു എല്ലാവ 
രും. ജോലിക്ക്‌ പോകേണ്ടവരും മറ്റും ഉണ്ടായിരുന്നത്‌ കൊണ്ട്‌ 
കുര്‍ബ്ബാന ദീര്‍ഘമാകുവാന്‍ ഒരിയ്ക്കലും പാടില്ലായിരുന്നു. ഈ 
കാര്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‍ നല്ലവണ്ണം ഗ്രഹിച്ചിരുന്നു. പരിമിതമായ 
സമയപരിധിയില്‍ പ്രസംഗത്തോടുകൂടി ഡണ്‍സ്റ്റനച്ചന്‍ ഞായറാഴ്ച 
കുര്‍ബ്ബാന റാഞ്ചിയില്‍ അര്‍പ്പിക്കുമായിരുന്നു. കുര്‍ബ്ബാന കഴിഞ്ഞാ 
ലുടനെ ജനങ്ങളുടെ അടുത്തേക്ക്‌ വന്ന്‌ കുശലാന്വേഷണവും 
ഡണ്‍സ്റ്റനച്ചന്‍ നടത്താറുണ്ടായിരുന്നു. അതുകഴിഞ്ഞ്‌ കുമ്പസാരി 
ക്കുവാനുള്ള താല്പര്യത്തോടെ ജ്യോതിനിവാസില്‍ കുര്‍ബ്ബാനയ്ക്ക്‌ 
വന്നിട്ടുള്ള സെമിനാരിക്കാരെയും, സിസ്റ്റേഴ്‌സിനെയും ഡണ്‍സ്റ്റന 
ച്ചന്‍ കുമ്പസാരിപ്പിക്കുമായിരുന്നു. ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ ഡണ്‍സ്റ്റ 


90 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


നച്ചന്‍ പാലിച്ചിരുന്ന സമയ കൃത്യത മറവി സ്വഭാവത്തെ പാടെ നിഷേ 
ധിക്കുന്നതായിരുന്നു. 


മറവി ഒരു മരുന്നാണ്‌. കുറെ കാര്യങ്ങള്‍ നാം മറക്കണം. മറക്കു 
വാന്‍ എളുപ്പമില്ലാത്ത കാര്യങ്ങളില്‍ ചിലത്‌ നാം പൊറുക്കുവാന്‍ 
തയ്യാറാകണം. ചിലത്‌ മറക്കുവാന്‍ സന്നദ്ധരായില്ലെങ്കില്‍ ബൈബി 
ളിലെ ആദ്യഗ്രന്ഥമായ “ഉല്‍പത്തി'യുടെ പുസ്തകത്തില്‍ പ്രതിപാ 
ദിക്കുന്ന ലോത്തിന്റെ ഭാര്യയെ പോലെ ജീവിതയാത്രയില്‍ നാം നിശ്ച 
ലരായി പോകും. ക്രിയാത്മകതയും, കര്‍മ്മകുശലതയും നിലച്ചുപോ 
കും. ഭൂതകാലങ്ങളിലെ സ്മരണ മാളങ്ങളില്‍ ചുരുണ്ടു കൂടി കിട 
ക്കുന്നതിനേക്കാള്‍ കര്‍മ്മോത്സുകതയിലേക്ക്‌ സ്വയമായും, മറ്റുള്ള 
വരായും സന്തോഷത്തില്‍ നീങ്ങുവാന്‍ നാം വര്‍ത്തമാനകാലത്തില്‍ 
ജീവിക്കേണ്ടതുണ്ട്‌. 


എം. ടി. വാസുദേവന്‍ നായരുടെ “രണ്ടാമൂഴം” നോവലില്‍ പാണ്ഡ 
വന്മാരുടെ മഹാപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്‌ ഇങ്ങനെ എഴുതിയി 
രിക്കുന്നു: “മഹാ പ്രസ്ഥാനത്തിന്‌ ഇറങ്ങുമ്പോള്‍ പിന്നിട്ട ജീവിത 
പഥങ്ങളില്‍ എവിടേക്കും തിരിഞ്ഞു നോക്കരുത്‌... നമുക്കിനി ഭൂത 
കാലമില്ല... ഓര്‍മ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാല്‍ മനസ്സ്‌ 
അചഞ്ചലമാകുന്നു... സ്ഫടികശുദ്ധമാകുന്നു.” 


സമര്‍പ്പിത ജീവിതവും, പൌരോഹിത്യവും ഒരു മഹാപ്രസ്ഥാന 
മാണ്‌. മാനുഷികതയില്‍നിന്ന്‌ വിശുദ്ധിയിലേക്കുള്ള ഒരു മഹാ പ്രയാ 
ണമാണ്‌ അത്‌. ഈ പവിത്ര യാത്രയില്‍ യേശു എപ്പോഴും നമ്മുടെ 
കൂടെ ഉണ്ടാകണം. കിട്ടാവുന്നവരെയൊക്കെ കൂടെ കൊണ്ടു 
പോകുന്ന ഒരു പരോന്മുഖ പ്രവണത ഈ പ്രക്രിയയുടെ ഈടും 
പാവും ആയിരിക്കണം. ഒരുപക്ഷേ നമ്മുടേത്‌ യേശുവിന്റെ കൂടെ 
കുരിശ്‌ ചുമന്നുകൊണ്ട്‌ നീങ്ങുന്ന കഠിനമായ കാല്‍വരി യാത്ര ആയി 
രിക്കാം. നമ്മുടെ ലക്ഷ്യം ആഴമേറിയ ആദ്ധ്യാത്മികത പ്രാപിച്ചെടു 
ക്കുക എന്നത്‌ ആയതുകൊണ്ട്‌ ആ കഠിനയാത്രയില്‍ നമ്മള്‍ പരാ 
തികളും പരിഭവങ്ങളും ഇല്ലാത്തവര്‍ ആയിരിക്കും. അഹം ഭാവങ്ങള്‍ 
ക്ക്‌ ഒട്ടും തന്നെ പ്രസക്തി ഇല്ലാത്ത ഈ സ്വര്‍ഗ്ഗോന്മുഖ സഞ്ചാരം 
ആത്മനിര്‍വൃതിയുടേത്‌ ആയിരിക്കും എന്നുള്ളത്‌ യാഥാര്‍ത്ഥ്യമാണ്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 91 


റാഞ്ചിയില്‍ പഠിച്ചിരുന്ന ഞങ്ങള്‍ക്ക്‌ അപ്രിയനായ ഒരു അദ്ധ്യാ 
പകന്‍ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചില സ്വഭാവ പ്രത്യേകത 
കള്‍ കൊണ്ട്‌ വളരെ മുറിവേറ്റവര്‍ ആയിരുന്നു ഞങ്ങളില്‍ ചിലര്‍. 
ഡണ്‍സ്റ്റനച്ചന ഈ കാര്യങ്ങള്‍ കൃത്യമായി അറിയാമായിരുന്നു. ഞങ്ങ 
ളില്‍ പലരും ഈ അദ്ധ്യാപകനില്‍ നിന്ന്‌ ഉണ്ടായിട്ടുള്ള ദുരനുഭവ 
ങ്ങളെ പരാമര്‍ശിച്ചുകൊണ്ട്‌ പലപ്പോഴും സംസാരിക്കാറുണ്ടായി 
രുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ ഇത്‌ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം ഉപദേശ 
ത്തില്‍ ഞങ്ങളുടെ ഈ വിഷമ അവസ്ഥകളെ പരാമര്‍ശിച്ചുകൊണ്ട്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഈശോയുടെ കുരിശ്‌ യാത്രയില്‍ കൂടെ 
ഉണ്ടായിരുന്നവരില്‍ ഏറ്റവും ഭാഗ്യവാനായി തീര്‍ന്ന ഒരാളാണ്‌ 
ശെമയോന്‍. കാരണം, ശെമയോനാണ്‌ ഈശോയുടെ കുരിശു 
വഹിച്ച്‌ സഹായിക്കുവാനുള്ള സൌഭാഗ്യം ഉണ്ടായത്‌. ആ അദ്ധ്യാപ 
കനില്‍ നിന്ന്‌ നിങ്ങള്‍ക്കുണ്ടായ കയ്പ്പേറിയ അനുഭവങ്ങള്‍ ശെമ 
യോന ഈശോ കൈമാറിയ കുരിശ്‌ ആണെന്ന്‌ കരുതി ഈശോ 
യുടെ കൂടെ അതിനെ നിങ്ങള്‍ ചുമക്കുക ആയിരുന്നുവെങ്കില്‍, പക 
പോക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ പരാതിപറച്ചിലുകള്‍ ഒരിക്കലും 
ഉണ്ടാകില്ല. മാത്രവുമല്ല, ആ അദ്ധ്യാപകനോട്‌ നിങ്ങള്‍ നിരുപാധികം 
ക്ഷമിച്ച്‌ അദ്ദേഹത്തിനുവേണ്ടി പ്രാര്‍ത്ഥിക്കുകയാണെങ്കില്‍ അദ്ദേ 
ഹത്തേയും നിങ്ങള്‍ ഈശോയിലേയ്ക്ക്‌ അടുപ്പിക്കുക ആയിരിക്കും 
ചെയ്യുന്നത്‌.” ഭൂതകാല ദുഃഖസ്മരണകളിലും, ആത്മസംഘര്‍ഷം ഉള 
വാക്കുന്ന തിരിഞ്ഞു നോക്കലുകളിലും ഉഴലാതെയുള്ള സുകൃത 
സഞ്ചാരത്തിന്‌ പ്രാമുഖ്യം കൊടുക്കുമ്പോള്‍ പൊറുക്കലും മറക്കലും, 
അപരന്റെ ബലഹീനതകള്‍ക്കപ്പുറത്ത്‌ അവരെ യേശുവിലേക്ക്‌ അടു 
പ്പിക്കുക എന്നതും അനായാസമായി തീരും. ഡണ്‍സ്റ്റനച്ചന്‍ അച 
ഞ്ചലമായ ഭക്തിഭാവം നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമ ആയികൊണ്ട്‌ 
യേശുലയനത്തില്‍ മാത്രം ലക്ഷ്യം വെച്ച്‌ സ്ഫടികസമാന ഉള്ളോടെ 
ഏകാഗ്രതയില്‍ നിതാന്തം നീങ്ങിയിരുന്ന സ്വര്‍ഗ്ഗീയ യാത്രക്കാരന്‍ 
ആയിരുന്നു. ചിലതൊക്കെ ആ യാത്രയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ മറക്കാ 
റുണ്ടെങ്കിലും, ഡണ്‍സ്റ്റനച്ചന്‍ ഒരിക്കലും തന്റെ മഹാപ്രസ്ഥാന 
മാര്‍ഗ്ഗത്തെ മറക്കാറില്ല. 


92 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


1 


വ്യത്യസ്തനായ ഒരു ഗുരു 


അനാവശ്യമായി ഒന്നിലും തലയിടരുത്‌ എന്നുള്ള ജീവിത സിദ്ധാ 
ന്തത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എന്നും ശ്രദ്ധയുള്ളവന്‍ ആയിരുന്നു. ഒപ്പം 
തന്റെ ആദ്ധ്യാത്മിക ആദര്‍ശങ്ങളെ ഒരു നീക്കുപോക്കും ഇല്ലാതെ 
പാലിക്കുന്നവനും ആയിരുന്നു അദ്ദേഹം. 

ഡണ്‍സ്റ്റനച്ചന്റെ ജന്മനാടായ പാവറട്ടിയിലെ ആശ്രമത്തില്‍ ഞാന്‍ 
കുറച്ചു വര്‍ഷങ്ങള്‍ ജീവിച്ചിട്ടുണ്ട്‌. ആ കാലഘട്ടത്തില്‍ ഡണ്‍സ്റ്റന 
ച്ചന്റെ കുടുംബാംഗങ്ങളില്‍ പലരുമായും എനിക്ക്‌ നല്ല പരിചയം 
ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായി. അവര്‍ എല്ലാവരും ഡണ്‍സ്റ്റ 
നച്ചനെ കുറിച്ച്‌ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം ഡണ്‍സ്റ്റനച്ചന്‍ ഒരി 
ക്കലും കുടുംബകാര്യങ്ങളില്‍ അനാവശ്യമായി ഇടപ്പെടുന്ന സ്വഭാ 
വക്കാരന്‍ ആയിരുന്നില്ല എന്നുള്ളതാണ്‌. സന്യാസോചിതമായ ബന്ധ 
ങ്ങള്‍ക്ക്‌ അപ്പുറത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‌ കുടുംബാംഗങ്ങളുമായി ഒരു 
ബന്ധവും ഉണ്ടായിരുന്നില്ല. 

ഡണ്‍സ്റ്റനച്ചന്റെ കുടുംബാംഗങ്ങളില്‍ എനിക്ക്‌ ഏറ്റവും കൂടു 
തല്‍ പരിചയം ഉണ്ടായിരുന്നത്‌ അദ്ദേഹത്തിന്റെ അവിവാഹിതയായ 
ഒരു സഹോദരിയുമായിട്ടായിരുന്നു. കൊച്ചുത്രേസ്യ എന്നായിരുന്നു 
അവരുടെ പേര്‌. ഞാന്‍ കൊച്ചുത്രേസ്യ ചേച്ചിയെ പരിചയപ്പെടു 
മ്പോള്‍ അവര്‍ക്ക്‌ ഏകദേശം അറുപത്തിയഞ്ച്‌ വയസ്സുണ്ടായിരുന്നു. 
കൊച്ചുത്രേസ്യ ചേച്ചിയുടെ കാലില്‍ ചെറിയ ഒരു വൈകല്യം ഉണ്ടാ 
യിരുന്നു. എങ്കിലും, നടക്കുവാനുള്ള പ്രയാസത്തെ മറികടന്ന്‌ കൊണ്ട്‌ 
പരിശുദ്ധ കുര്‍ബ്ബാനയും, ദിവ്യകാരുണ്യസ്വീകരണവും മുടങ്ങാതെ 
വളരെ നല്ല ഭക്തജീവിതം അവര്‍ നയിച്ചിരുന്നു. ഒരു ദിവസം കൊച്ചു 
ത്രേസ്യ ചേച്ചിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ അവര്‍ 
പറഞ്ഞു: “അച്ചാ, എന്റെ കയ്യില്‍ കുറച്ച്‌ പണം ഉണ്ട്‌. അര്‍ഹിക്കുന്ന 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 93 


ആരെങ്കിലും അച്ചന്‍ അറിയുന്നവരില്‍ ഉണ്ടെങ്കില്‍, എന്നെകൊണ്ട്‌ 
പറ്റുന്ന സഹായം ചെയ്യാം. എന്നാലും, കൊച്ചാങ്ങളയോട്‌ ചോദിച്ച 
തിന്‌ ശേഷമെ ഞാന്‍ തീരുമാനം പറയുകയുള്ളൂ.” 

കൊച്ചുത്രേസ്യ ചേച്ചിക്ക്‌ സഹോദരന്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
കൊച്ചാങ്ങള ആയിരുന്നു. കൊച്ചുത്രേസ്യ ചേച്ചിയുടെ സഹായ 
താല്പര്യം എനിക്ക്‌ വളരെ അത്ഭുതകരമായ ഒരു അനുഭവമായി 
മാറി. നേഴ്‌സിംഗ്‌ പഠനത്തില്‍ ആയിരുന്ന പാവപ്പെട്ട ഒരു വീട്ടിലെ 
പെണ്‍കുട്ടി പഠനം തുടരുവാന്‍ സാമ്പത്തിക ശേഷി ഇല്ലാതെ, 
നേഴ്സിംഗ്‌ പഠനം ഇടയ്ക്കുവെച്ച്‌ നിറുത്തേണ്ട ഗതികേടില്‍ ആയി 
രിക്കുന്ന അവസ്ഥ എനിക്ക്‌ അറിയാമായിരുന്നു. കൊച്ചുത്രേസ്യ 
ചേച്ചിയോട്‌ ഞാന്‍ ഈ കാര്യം പറഞ്ഞപ്പോള്‍, സാമ്പത്തിക 
സഹായം നല്‍കുവാന്‍ അവര്‍ തയ്യാറായി. ഞാന്‍ ഡണണ്‍സ്റ്റനച്ചനെ 
ഫോണ്‍ വിളിച്ച്‌ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. ഡണ്‍സ്റ്റനച്ചനുമായി 
ചര്‍ച്ച ചെയ്തതിനു ശേഷം മാത്രമെ, കൊച്ചുത്രേസ്യ ചേച്ചി തീരു 
മാനം എടുക്കുകയുള്ളൂ എന്ന്‌ ഡണ്‍സ്റ്റനച്ചനോട്‌ ഞാന്‍ പ്രത്യേകം 
പറയുകയും ചെയ്തു. 

ഫോണിലൂടെ ഡണ്‍സ്റ്റനച്ചന്‍ ഞാന്‍ പറഞ്ഞതെല്ലാം കേട്ടതിന്‌ 
ശേഷം വളരെ ശാന്തമായി എന്നോട്‌ പറഞ്ഞു: “ജോര്‍ജ്ജ്‌ പറയുന്ന 
കാര്യം ഗൌരവത്തില്‍ എനിക്ക്‌ മനസ്സിലായി. അതൊരു ജെനുവില്‍ 
കേസ്‌ ആണെന്നും എനിക്ക്‌ ഉറപ്പായി. ഞാന്‍ കൊച്ചുത്രേസ്യയ്ക്ക്‌ 
ഇന്ന്‌ തന്നെ ഫോണ്‍ ചെയ്ത്‌ സാധിക്കുന്ന സഹായം നല്‍കി 
കൊള്ളാന്‍ പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം. ഇത്തരം കാര്യങ്ങ 
ളില്‍ ഇടപെടുമ്പോള്‍ സൂക്ഷിക്കണം. കൊച്ചുത്രേസ്യക്കും ഈ 
സൂക്ഷം വേണം എന്ന്‌ ഞാന്‍ പറഞ്ഞേക്കാം. നന്ദിയോ, തിരിച്ചുതരും 
എന്നുള്ള പ്രതീക്ഷയോ ഒന്നും വേണ്ട. കൂടാതെ നിങ്ങള്‍ക്ക്‌ ഇത്‌ 
ഒരു പ്രശ്നത്തിന്‌ ഒരിക്കലും കാരണം ആകരുത്‌. ആ കുട്ടിയുടെ 
കാര്യങ്ങളില്‍ നിങ്ങള്‍ രണ്ടുപേരും അനാവശ്യമായി ഇടപെടുകയും 
വേണ്ട. അതൊക്കെ നമുക്ക്‌ ബുദ്ധിമുട്ടുകള്‍ ഉണ്ടാക്കും. കാശ്‌ നല്‍കു 
ന്നതിനോടൊപ്പം ആ കുട്ടിക്കു വേണ്ടി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 
ഞാനും പ്രാര്‍ത്ഥിക്കാം.” 

കൊച്ചുത്രേസ്യ ചേച്ചിക്ക്‌ കൊച്ചാങ്ങള മാത്രമായിരുന്നില്ല ഡണ്‍സ്റ്റ 


94 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


നച്ചന്‍; ആത്മനിയന്താവ്‌ കൂടിയായിരുന്നു. എനിക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
എന്നും ഒരു ആത്മഗുരു ആയിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ ചെറിയ മറവി 
ക്കാരന്‍ ആയിരുന്നു എങ്കിലും, എന്റെ പേര്‌ അദ്ദേഹം ഒരിക്കലും 
മറക്കില്ലായിരുന്നു. ഞാനും ഡണ്‍സ്റ്റനച്ചനും തമ്മിലുള്ള ആത്മ 
ബന്ധം വളരെ ആഴത്തില്‍ ഉള്ളതായിരുന്നു. അതുകൊണ്ട്‌ മാത്ര 
മാണ്‌ ആ നേഴ്സിംഗ്‌ വിദ്യാര്‍ത്ഥിനിയുടെ കാര്യങ്ങള്‍ ഡണ്‍സ്റ്റനച്ച 
നോട്‌ പറയുവാന്‍ ഞാന്‍ സ്വാതന്ത്യം എടുത്തത്‌. 

ഡണ്‍സ്റ്റനച്ചന്റെ ആശീര്‍വ്വാദ അനുവാദത്തോടെ, കൊച്ചുത്രേസ്യ 
ചേച്ചിയുടെ രദാര്യ സഹായത്തോടെ ആ നേഴ്‌സിംഗ്‌ 
വിദ്യാര്‍ത്ഥിനിക്ക്‌ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ലഭിച്ചു തുട 
ങ്ങി. അവള്‍ നേഴ്സിംഗ്‌ പഠനം വിജയകരമായി പൂര്‍ത്തിയാക്കി. 
ഇപ്പോള്‍ അവള്‍ ഭര്‍ത്താവും രണ്ടു മക്കളുമൊത്ത്‌ ഗള്‍ഫില്‍ സന്തോ 
ഷത്തോടെ ജീവിക്കുന്നു. ഒരു ഉത്തമ കത്തോലിക്ക കുടുംബമാണ്‌ 
അവരുടേത്‌. അവളുടെ ജീവിതം മാത്രമല്ല; അവളുടെ കുടുംബവും 
സാമ്പത്തിക ഭദ്രതയിലേക്ക്‌ നീങ്ങുവാന്‍ ഡണ്‍സ്റ്റനച്ചന്റെ സന്മ 
നസ്സ്‌ പരോക്ഷമായി കാരണമായി. 

“ഒരു താരകയെ കാണും രാവു മറക്കും പാവം മാനവ ഹൃദയം” 
എന്ന്‌ മലയാളത്തിന്റെ പ്രിയങ്കരിയായ കവയിത്രി സുഗതകുമാരി 
എഴുതിയിട്ടുണ്ട്‌. യേശു പറഞ്ഞു: “മനുഷ്യര്‍ നിങ്ങളുടെ സല്‍പ്രവൃ 
ത്തികള്‍ കണ്ട്‌, സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെ 
ടുത്തേണ്ടതിന്‌ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പില്‍ പ്രകാശിക്ക 
ട്ടെ” (മത്താ 5:16). സംഘര്‍ഷങ്ങളുടേയും, സങ്കടങ്ങളുടേയും സംശ 
യങ്ങളുടേയും, അസന്നിഗ്ദാവസ്ഥയുടേയും, ആത്മനാശ ഭീതിയു 
ടേയും രാവുകളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേര്‍ക്ക്‌ താരക 
യായി തീര്‍ന്ന്‌ കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ആശാപ്രകാശം നല്‍കിയിരി 
ക്കുന്നു! സന്യാസ പൌരോഹിത്ൃത്തിലൂടെ ഡണ്‍സ്റ്റനച്ചന്‍ സ്വീകരി 
ച്ചെടുത്ത ആത്മീയ വെളിച്ചം തന്റെ താപസ ജീവിതത്തിലൂടെ എന്നും 
കത്തിജ്വലിപ്പിച്ചു കൊണ്ട്‌, ആ പ്രകാശ പുഞ്ജത്തിലൂടെ എത്രയോ 
പേരെ ഡണ്‍സ്റ്റനച്ചന്‍ പൂരിതരാക്കിയിരിക്കുന്നു! 

യേശു പറഞ്ഞു: “നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാന്‍ 
സൂക്ഷിച്ചുകൊള്ളുക്‌ (ലൂക്ക 11:35). പ്രകാശ പന്ഥാവിലൂടെ എന്നും 
സഞ്ചരിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍, താന്‍ സ്വരുകൂട്ടി എടുത്ത പ്രകാശ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 95 


ചൈതന്യത്തെ എന്നും കാത്തുസൂക്ഷിക്കുവാന്‍ ജാഗ്രത ഉള്ളവന്‍ 
ആയിരുന്നു. ഈ ജാഗ്രതയില്‍ നിന്ന്‌ ലവലേശം ചഞ്ചലിക്കുവാന്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ ഒരിക്കലും ഒരുമ്പെടാറില്ല. ഞാന്‍ മുന്‍പ്‌ സൂചിപ്പി 
ച്ചിരുന്നു ഞങ്ങള്‍ റാഞ്ചിയില്‍ വാടകയ്ക്ക്‌ താമസിച്ചിരുന്ന ജ്യോതി 
നിവാസിനോട്‌ ചേര്‍ന്ന്‌ രണ്ടര ഏക്കറോളം ഉള്ള കാമ്പസ്സില്‍ നിറയെ 
ഫലവ്യക്ഷങ്ങള്‍ ഉണ്ടായിരുന്നു എന്ന്‌. ഞങ്ങളുടെ കൌമാര കുസൃ 
തികളിൽ ഞങ്ങള്‍ കാമ്പസിലെ പേരമരങ്ങള്‍, മാവുകള്‍, ലീച്ചിമര 
ങ്ങള്‍ എന്നിവയില്‍ നിന്ന്‌ പഴങ്ങള്‍ പറിച്ച്‌ എടുക്കാറുണ്ടായിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‌ ഇത്‌ ഇഷ്ടമായില്ല. കാരണം, ഫലവൃക്ഷങ്ങളിന്മേ 
ലൊന്നും ഞങ്ങള്‍ക്ക്‌ അവകാശം ഉണ്ടായിരുന്നില്ല; വീട്‌ മാത്രമാണ്‌ 
ഞങ്ങള്‍ വാടകയ്ക്ക്‌ എടുത്തിരുന്നത്‌. ഫലവ്യക്ഷങ്ങളിന്മേൽ ഉടമ 
സ്ഥന്‌ തന്നെയായിരുന്നു അവകാശവും, അധികാരവും. എന്നാല്‍, 
ഞങ്ങളെ കര്‍ശനമായി ശാസിക്കുന്നതിന്‌ പകരം, ഡണ്‍സ്റ്റനച്ചന്‍ 
പ്രത്യേകം താല്‍പര്യം എടുത്ത്‌ വളപ്പ്‌ നടത്തിപ്പുകാരന്‍ ബാനര്‍ജിയെ 
കണ്ട്‌ ഞങ്ങള്‍ക്കായി കുറച്ച്‌ ഫലവൃക്ഷങ്ങള്‍ താല്കാലികമായി 
വാങ്ങിച്ചെടുത്തു. അവയിന്മേലുള്ള കായ്കനികള്‍ പറിച്ച്‌ ഉപയോ 
ഗിക്കുവാന്‍ അങ്ങനെ ഞങ്ങള്‍ക്ക്‌ ആ സീസണ്‍ കഴിയുന്നതു 
വരെ അവകാശം ലഭിച്ചു. ഇവയില്‍ രണ്ട്‌ പ്ലാവുകളും ഉണ്ടായി 
രുന്നു. 

ഹിന്ദി പ്രദേശങ്ങളില്‍ കേരളത്തിലെ പോലെ മൂത്ത ചക്ക കറി 
വെയ്ക്കാറില്ല. ചക്ക പഴുത്തിട്ട്‌ ഉപയോഗിക്കുന്നതും വിരളമാണ്‌. 
കേരളത്തില്‍ പറയുന്ന “ഇടിയന്‍ ചക്ക” (കുരു പോലും ഉറയ്ക്കാത്ത 
പാകത്തിലുള്ള ചക്ക) ആയിരിക്കും അവര്‍ കറിയ്ക്ക്‌ ഉപയോഗി 
ക്കുക. ചെറു ചക്കകളുടെ മുള്‍വശം ചെത്തികളഞ്ഞ്‌ അവര്‍ കറി 
യുണ്ടാക്കുന്നു. ഞങ്ങള്‍ മൂത്ത ചക്ക കറി വെക്കുന്നത്‌ ഞങ്ങളുടെ 
കാമ്പസ്സില്‍ താമസിച്ചിരുന്ന ഗൂര്‍ഖാ കാവല്‍കാര്‍ക്കും, തോട്ടപണി 
കാരന്റെ കുടുംബത്തിനും വലിയ കൌതുകമായി. ഒരു ദിവസം കേര 
ളത്തിലെ പോലെ മൂത്ത ചക്ക കറിയാക്കി വെട്ടി ശരിപ്പെടുത്തിയ 
തിന്‌ ശേഷം, ചക്കയുടെ പുറം വശം (മുള്ളുള്ള മടല്‍) ഞങ്ങള്‍ 
കളയുവാന്‍ ഒരുങ്ങി. ഇതുകണ്ട തോട്ടകാരന്റെ ഭാര്യ, അത്‌ ഞങ്ങ 
ളില്‍ നിന്ന്‌ വാങ്ങിക്കുകയും, മുള്ള്‌ കളഞ്ഞുള്ള ഭാഗം അവരുടെ 
കുടുംബത്തിനായി കറി വെക്കുകയും ചെയ്തു. ഈ കാര്യങ്ങള്‍ 


96 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


അറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ ആ സാധു കുടുംബത്തിന്‌ അവര്‍ കറി 
വെക്കുന്ന പ്രായത്തിലുള്ള ചെറുചക്ക ഇട്ടുകൊടുത്തു. 
സാമ്പത്തിക പരാധീനതകള്‍കൊണ്ട്‌ വളരെ ലളിതമാക്കേണ്ടിവന്ന 
തോട്ടക്കാരന്റെ കുടുംബജീവിതത്തെ ഞങ്ങളെ സന്യാസ ദാരിദ്ര്യ 
ചൈതന്യത്തിന്റെ ഗുണപാഠങ്ങള്‍ മനസ്സിലാക്കിപ്പിക്കുവാനുള്ള ഒരു 
ഉത്തമ ഉദാഹരണമായി ഡണ്‍സ്റ്റനച്ചന്‍ ചൂണ്ടിക്കാണിക്കാറുണ്ടായി 
രുന്നു. ഞങ്ങള്‍ അക്കാലത്ത്‌ പല്ലുതേക്കുവാന്‍ പായ്ക്കറ്റില്‍ വരുന്ന 
ഒരു പ്രത്യേക പല്‍പ്പൊടിയാണ്‌ ഉപയോഗിക്കാറുള്ളത്‌. അത്ര സുഖ 
കരമല്ലാത്ത ഒരു ഗന്ധം ഉള്ള ഈ പല്‍പ്പൊടി ഞങ്ങള്‍ക്ക്‌ ഇഷ്ടമാ 
യിരുന്നില്ല. ഉപകാരപ്രദമായ പല്‍പ്പൊടി ആയിരുന്നു എങ്കിലും, 
ഞങ്ങള്‍ അതിനെ പല്ലുതേക്കുവാനുള്ള “ചാഴിപ്പൊടി' എന്ന്‌ തമാശ 
ക്കായി പറയാറുണ്ടായിരുന്നു. തോട്ടക്കാരനും, കുടുംബാംഗങ്ങളും 
അന്നാട്ടിലെ പാവപ്പെട്ട ഗ്രാമീണരുടെ ശീലമനുസരിച്ച്‌ ഈഷധഗു 
ണമുള്ള ചെടികളുടെ ചെറുതണ്ടുകള്‍ കൊണ്ടാണ്‌ പല്ലുതേച്ചിരുന്ന 
ത്‌. ആരിവേപ്പ്‌, ഉങ്ങ്‌ എന്നിവയുടെ കൊച്ചു കമ്പുകള്‍ക്കായിരുന്നു 
ഇക്കാര്യത്തില്‍ പ്രാധാന്യം. കമ്പിന്റെ ഒരറ്റം കയ്യില്‍ പിടിച്ചുകൊണ്ട്‌ 
മറ്റേ അറ്റം വായില്‍വെച്ച്‌ ചവച്ച്‌ ബ്രഷ്‌ രൂപത്തിലാക്കിയാണ്‌ സാധാ 
രണ ജനങ്ങളുടെ പല്ലുതേക്കല്‍. പല്ലു തേച്ചുകഴിഞ്ഞാല്‍ ആ കമ്പിനെ 
രണ്ടായി പൊളിച്ച്‌ അതുകൊണ്ട്‌ നാവു വടിക്കും. തോട്ടക്കാരന്റെ 
കുടുംബാംഗങ്ങളുടെ ദന്തശുദ്ധീകരണ പ്രക്രിയ ഞങ്ങളെല്ലാവരും 
കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഉപദേശ സമയത്ത്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ പറഞ്ഞു: “സെമിനാരി പഠന കാലത്ത്‌ സാമ്പത്തികമായി 
മുന്നില്‍ നില്‍ക്കുന്ന വീടുകളില്‍ നിന്ന്‌ വരുന്നവര്‍ ലളിത ജീവിത 
ശൈലി സ്വായത്തമാക്കുന്നത്‌ വളരെ വേഗത്തിലായിരിക്കും എന്നു 
ള്ളതാണ്‌ എന്റെ അനുഭവം. എന്നാല്‍, സാമ്പത്തികശേഷി കുറഞ്ഞ 
സാഹചര്യങ്ങളില്‍ നിന്ന്‌ വരുന്നവരാണ്‌ കൂടുതല്‍ സുഖസരകര്യ 
ങ്ങള്‍ക്കായി ആഗ്രഹിക്കാറുള്ളത്‌. സന്യാസത്തില്‍ കുടുംബപരമായ 
സാമ്പത്തിക വേര്‍തിരിവുകള്‍ക്കൊന്നും പ്രസക്തിയില്ല. കാലിതൊ 
ഴുത്തില്‍ ജനിച്ച്‌, കാല്‍വരിയില്‍ കുരിശില്‍ മരിച്ച നിത്യപുരോഹിത 
നായ യേശുവാകണം നമ്മുടെ ദാരിദ്രയ്യാരൂപിക്ക്‌ എന്നും മാതൃക. 
സുഖസൌകര്യങ്ങള്‍ക്കായുള്ള പരക്കം പാച്ചില്‍ സന്യാസജീവിത 
ത്തിന്റെ മൂല്യങ്ങള്‍ക്ക്‌ ഒരിക്കലും ചേര്‍ന്നതല്ല. നിങ്ങള്‍ ഉപയോഗി 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 97 


ക്കുന്ന പല്‍പ്പൊടിയുടെ ഗുണം മാത്രം നിങ്ങള്‍ ശ്രദ്ധിച്ചാല്‍ മതി. 
എല്ലാവര്‍ക്കും ഈ പല്‍പ്പൊടിയേക്കാള്‍ വളരെ വിലയുള്ള 
ടൂത്ത്പേസ്റ്റ്‌ വേണം എന്നുള്ള ആഗ്രഹം നിങ്ങളൊന്ന്‌ പരിശോധിച്ച്‌ 
നോക്കുന്നത്‌ നല്ലതാണ്‌.” പണം ചിലവാക്കുവാന്‍ പിശുക്ക്‌ ഒരിക്കലും 
ഡണ്‍സ്റ്റനച്ചന്‌ ഉണ്ടായിരുന്നില്ല. എന്നാല്‍, പണകൈകാര്യത്തിലെ 
സന്യാസമൂല്യം ഡണ്‍സ്റ്റനച്ചന്‌ വളരെ പ്രാധാന്യം ഉള്ളതായിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്റെ ഈ മൂല്യ ബോധം ഞങ്ങളെ തീര്‍ച്ചയായും വളരെ 
സ്വാധീനിച്ചിട്ടുണ്ട്‌. 

വലിയ സാമ്പത്തിക ഞെരുക്കത്തില്‍ ജീവിച്ചിരുന്ന ഈ തോട്ടപ്പ 
ണിക്കാരന്റെ ആഹാര കാര്യങ്ങളെല്ലാം വളരെ പരിതാപകരമായ അവ 
സ്ഥയില്‍ ആയിരുന്നു എന്ന്‌ ഞങ്ങളുടെ ചക്കക്കറിയെക്കുറിച്ചുള്ള 
പരാമര്‍ശത്തില്‍ സൂചിപ്പിച്ച്‌ കഴിഞ്ഞുവല്ലോ. ഇറച്ചിയും, മീനു 
മൊന്നും വാങ്ങിക്കുവാനുള്ള സാമ്പത്തികശേഷി ആ കൂലിപ്പണി 
ക്കാരന്‌ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്‌ ഞങ്ങള്‍ കറിയ്ക്കായി കോഴി 
യും, മീനും, വാങ്ങിയാല്‍ അവയെ വൃത്തിയാക്കുമ്പോള്‍, അവയുടെ 
ഉപയോഗമില്ലാത്ത ഭാഗങ്ങള്‍ (കോഴിയുടെ കുടല്‍, തല, കാലുകള്‍; 
മീനിന്റെ ചെകിള തുടങ്ങിയവ) തോട്ടകാരന്‍ ഞങ്ങളുടെ പാചകകാ 
രനില്‍ നിന്ന്‌ കൊണ്ടുപോയി കറി വെക്കുന്ന കാര്യം വൈകിയാ 
ണെങ്കിലും ഞങ്ങള്‍ അറിഞ്ഞു. ഞങ്ങളില്‍ നിന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
ഇത്‌ അറിഞ്ഞപ്പോള്‍ അദ്ദേഹം വലിയ സങ്കടത്തിലായി. ഇതിന്‌ 
ശേഷം കുറെ കൂടി സഹായ മനോഭാവത്തോടെ തോട്ടക്കാരനോടും 
കുടുംബത്തോടും പെരുമാറുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്ക്‌ 
നിര്‍ദ്ദേശം നല്‍കി. പിന്നീട്‌ പലപ്പോഴും വസ്ത്രവും, ഭക്ഷണവും, 
ഭക്ഷണസാധനങ്ങളുമൊക്കെ ഞങ്ങളെ കൊണ്ട്‌ സാധിക്കുന്ന രീതി 
യില്‍ ഞങ്ങള്‍ ആ കുടുംബത്തിന്‌ കൊടുത്തിരുന്നു. 

ഞങ്ങള്‍ അവിടെ ചെറുതായിട്ടാണെങ്കിലും പച്ചകറിക്കള്‍ കൃഷി 
ചെയ്തിരുന്നു. കോഴി വളര്‍ത്തലില്‍ വളരെ തല്പരനായിരുന്ന ഞങ്ങ 
ളില്‍ ഒരാള്‍ കുറച്ച്‌ കോഴികളെയും വളര്‍ത്തിയിരുന്നു. പച്ചക്കറി 
കൃഷിയില്‍ ചീര, കാബേജ്‌, കോളിഫ്ളവര്‍, റാഡിഷ്‌ മുതലായവ 
നല്ലവണ്ണം ഉണ്ടാകുകയുണ്ടായി. ഹിന്ദി പ്രദേശങ്ങളിലെ സാധാരണ 
ജനങ്ങള്‍ കോളിഫ്ളവര്‍, റാഡിഷ്‌ എന്നിവ അവയുടെ ഇലകളോടു 


98 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കൂടി കറിവെക്കും. ഞങ്ങളുടെ പച്ചകറി കൃഷി വിഭവങ്ങളും 
തോട്ടക്കാരന്‌ ഞങ്ങള്‍ ദാനമായി നല്‍കാറുണ്ടായിരുന്നു. തോട്ടക്കാ 
രന്‍ താഴ്ന്ന ജാതിക്കാരന്‍ ആയിരുന്നു എങ്കിലും, വല്ലപ്പോഴുമൊക്കെ 
അയാളുടെ ഭാര്യ ഉണ്ടാക്കിയിരുന്ന ഇലകളോടു കൂടിയ കോളിഫ്‌ള 
വര്‍, റാഡിഷ്‌ മുതലായവയുടെ കറികള്‍ ഞങ്ങളും രുചിച്ചു 
നോക്കാറുണ്ടായിരുന്നു. 

തോട്ടക്കാരനും ഞങ്ങളും തമ്മിലുളള സൌഹൃദം കൂടുതല്‍ അടു 
പ്പങ്ങളിലേക്ക്‌ നീങ്ങി. ഒരു ദിവസം തോട്ടക്കാരന്‍ കുറെ പഴുത്ത 
പേരയ്ക്ക പറിച്ച്‌ ഞങ്ങള്‍ക്ക്‌ നല്‍കി. മാനേജര്‍ അറിയാതെയാണ്‌ 
തോട്ടകാരന്‍ ഇത്‌ പറിച്ച്‌ നല്‍കിയത്‌ എന്ന്‌ ഞങ്ങള്‍ക്ക്‌ സ്പഷ്ട 
മായി അറിയാമായിരുന്നു. എന്നിരുന്നാലും, ഒരു മനശ്ശല്യവും 
ഇല്ലാതെ ഞങ്ങള്‍ അത്‌ വാങ്ങി ഭക്ഷണ മുറിയിലെ മേശമേല്‍ വെച്ചു. 
ഇത്‌ കാണുവാന്‍ ഇടയായപ്പോള്‍ തുടങ്ങി ഡണ്‍സ്റ്റനച്ചന്റെ മുഖത്ത്‌ 
ഒരു പ്രത്യേക ഗൌരവഭാവം നിഴലിച്ചത്‌ ഞങ്ങള്‍ എല്ലാവരും ശ്രദ്ധി 
ക്കുകയുണ്ടായി. രാത്രി ഭക്ഷണസമയത്ത്‌ ഞങ്ങളിലൊരാള്‍ പറഞ്ഞു: 
“ഇത്‌ എല്ലാം കൂടി എങ്ങനെ തിന്നു തീര്‍ക്കും? പേരയ്ക്ക നല്ലവണ്ണം 
പഴുത്ത്‌ കഴിഞ്ഞിരിക്കുന്നു. ചീഞ്ഞ്‌ നാശമാകുന്നതിന്‌ മുമ്പ്‌ നമു 
ക്കിത്‌ 1.0.%. ഹൌസിലേക്ക്‌ കുറച്ച്‌ കൊടുക്കാം.” ഞങ്ങളുടെ 
അടുത്ത്‌ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രാന്‍സിസ്‌കന്‍ ആശ്രമം ആയി 
രുന്നു അത്‌. ഞങ്ങളും, അവിടെയുള്ളവരും തമ്മില്‍ വലിയ അടുപ്പ 
ത്തിലായിരുന്നു. പലപ്പോഴും ഇത്തരം പദാര്‍ത്ഥങ്ങളൊക്കെ 
അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള്‍ സ്നേഹത്തില്‍ കൈമാറാറുണ്ടാ 
യിരുന്നു. ഈ നിര്‍ദ്ദേശം കേട്ടമാത്രയില്‍ ഗൌരവത്തോടെ ആണെ 
ങ്കിലും, ശാന്തനായി ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഇതാണ്‌ ഞാനും 
നിങ്ങളും തമ്മിലുളള വ്യത്യാസം. മാനേജര്‍ അറിയാതെ തോട്ടക്കാ 
രന്‍ പറിച്ചു തന്നെ പേരയ്ക്ക വാങ്ങിച്ചു വെച്ചത്‌ തെറ്റ്‌. ആ പേരയ്ക്ക 
₹.0.R. കാര്‍ക്ക്‌ കൊടുത്ത്‌ അവരെ കൂടി ഇതില്‍ പങ്കാളികള്‍ ആക്കു 
ന്നത്‌ വേറെ ഒരു വലിയ തെറ്റ്‌.” ഡണ്‍സ്റ്റനച്ചനെ ചുരുങ്ങിയ കാലം 
കൊണ്ട്‌ ഞങ്ങള്‍ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. ഞങ്ങളുടെ ഗുരു 
വച്ചനായിരുന്ന അദ്ദേഹത്തിന്റെ ആത്മനൈര്‍മ്മല്യം ഞങ്ങള്‍ക്ക്‌ 
വലിയ മാതൃകയായി കഴിഞ്ഞിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ അത്യപൂര്‍വ്വ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 99 


മായ ഈ തിരുത്തല്‍ അഭിപ്രായം ഞങ്ങളുടെ സന്യാസ പൌരോ 
ഹിത്യ പരിശീലനത്തെ കുറെ കൂടി ആഴപ്പെടുത്തി. 

ശങ്കരാചാര്യര്‍ പറയുന്നു: “അജ്ഞാനമാകുന്ന തിമിരം കൊണ്ട്‌ 
അന്ധത ബാധിച്ച ശിഷ്യനയനങ്ങളെ ജ്ഞാനമാകുന്ന 
അഞ്ജനശലാക (മഷികോല്‍) കൊണ്ട്‌ തുറക്കുന്നത്‌ ഏതൊരു ഗുരു 
വാണോ, ആ ഗുരുവാണ്‌ യഥാര്‍ത്ഥ ഗുരു. ആ ഗുരുവര്യനാണ്‌ നമ 
സ്കാര യോഗ്യന്‍.” ഡണ്‍സ്റ്റനച്ചന്റെ തിരുത്തലുകള്‍ എന്നും ഞങ്ങ 
ളിലുള്ള അടിസ്ഥാന മനോഭാവങ്ങളില്‍ ദൈവികത നിറയ്ക്കുന്ന 
തായിരുന്നു. അതുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ ഓരോ തിരുത്തലും 
ഞങ്ങള്‍ക്ക്‌ ആത്മീയ ആഴങ്ങളിലേക്ക്‌ നീങ്ങുവാന്‍ സഹായകമാ 
കാറുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്‍ തിരുത്തിയിരുന്നത്‌ അദ്ദേഹത്തിന്‌ ശരി 
യെന്ന്‌ ബോധ്യമുണ്ടായിരുന്ന ആദ്ധ്യാത്മിക ജ്ഞാനം കൊണ്ടായി 
രുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ തിരുത്തലുകള്‍ സ്വീകരിക്കുന്തോറും ഞങ്ങള്‍ 
അദ്ദേഹത്തോട്‌ കൂടുതല്‍ അടുത്തിരുന്നു; അദ്ദേഹത്തോടുള്ള ഞങ്ങ 
ളുടെ സ്നേഹാദരവുകള്‍ വര്‍ദ്ധിക്കുകയും ചെയ്തിരുന്നു. കാരണം, 
അദ്ദേഹത്തിലുണ്ടായിരുന്ന ആത്മീയ അന്തസത്ത സമ്പൂര്‍ണ്ണമായി 
ദൈവികമായിരുന്നു എന്ന്‌ ഞങ്ങള്‍ക്ക്‌ ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. 

“ചെറിയ കാര്യത്തില്‍ വിശ്വസ്തനായിരിക്കുന്നവന്‍ വലിയ കാര്യ 
ത്തിലും വിശ്വസ്തന്‍ ആയിരിക്കും. ചെറിയ കാര്യത്തില്‍ അവിശ്വ 
സ്തന്‍ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും” (ലൂക്ക 16:10). 
സന്യാസവും, പൌരോഹിത്യവും ആത്മാര്‍ത്ഥത കൊണ്ടും, വിശ്വസ്ത 
തകൊണ്ടും മുദ്രിതമായതാണ്‌. അവയിലെ മൂല്യങ്ങള്‍ താല്ക്കാലി 
കത്വത്തില്‍ അല്ല, സനാതനത്വത്തിലാണ്‌ ലക്ഷ്യം വെക്കുന്നത്‌. മൂല്യ 
ങ്ങളില്‍ മുറുകെ പിടിച്ചു ജീവിച്ചതുകൊണ്ടാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
നമ്മില്‍ നിന്നും വ്യത്യസ്തനായത്‌. ഒരു പക്ഷെ, എന്നെയും, നിങ്ങ 
ളെയും സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ നോക്കി, സ്വതസിദ്ധമായ ചെറുചിരി 
യില്‍, ശാന്തസ്വരത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ സ്നേഹമസ്യണം യേശുവ 
ചനം ഓര്‍മ്മപ്പെടുത്തുന്നുണ്ടാകും: “ഇനിയും നിനക്ക്‌ ഒരു കുറവുണ്ട്‌” 
(ലൂക്ക 18:22). വിശ്വസ്തതയില്‍ തെല്ലും പിന്നോക്കമല്ലാത്ത ജീവിത 
ശൈലിയില്‍ നമ്മെ തന്നെ നമുക്ക്‌ നങ്കൂരമിടാം. 


100 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


10 


കൊള്ളി കൃഷി വേണോ? 


ഡണ്‍സ്റ്റനച്ചനില്‍ ഉണ്ടായിരുന്ന അതിശക്തമായ മിഷന്‍ ചൈത 
ന്യത്തെ നാം കുറച്ചൊക്കെ പരിചയപ്പെട്ടതാണ്‌. അദ്ദേഹത്തില്‍ ഉണ്ടാ 
യിരുന്ന അചഞ്ചലമായ മൂല്യബോധത്തോട്‌ കൂട്ടിയിണക്കപ്പെട്ടതാ 
യിരുന്നു അദ്ദേഹത്തിലെ മിഷന്‍ ചൈതന്യവും. 


ഞങ്ങളുടെ പച്ചകറി തോട്ടത്തിന്റെ ഒരു ഭാഗം കൊള്ളി (കപ്പ) 
കൃഷി ആയിരുന്നു. നാട്ടില്‍ നിന്ന്‌ കൊണ്ടുവന്ന കപ്പതണ്ട്‌ റാഞ്ചി 
യില്‍ ഒരു വിധം നന്നായി വളര്‍ന്നിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 
മലയാളികള്‍ ഉള്ള ചില സ്ഥാപനങ്ങളില്‍ കപ്പ നന്നായി വിളഞ്ഞി 
രുന്നു. ജ്യോതിനിവാസില്‍ കല്‍ക്കരി ചാരം ഇട്ടത്‌ കൊണ്ട്‌ കപ്പ കൃഷി 
അത്ര ഉഷാര്‍ ആയില്ല. ഡണ്‍സ്റ്റനച്ചന്‌ ഞങ്ങളുടെ എല്ലാ കൃഷികളും 
ഇഷ്ടമായി. പക്ഷെ, കപ്പ കൃഷി ചെയ്തത്‌ അത്ര ഇഷ്ടമായില്ല. 
ജ്യോതിനിവാസിലെ കപ്പ കൃഷിയോടുള്ള അതൃപ്തി ഡണ്‍സ്റ്റനച്ചന്‍ 
പ്രകടമാക്കിയത്‌ ഏകദേശം ഇങ്ങനെയാണ്‌: “ഞങ്ങള്‍ മിഷന്‍ സ്ഥലം 
സന്ദര്‍ശനവുമായി ആദ്യമായി റാഞ്ചിയില്‍ വന്നപ്പോള്‍, ഞങ്ങളോട്‌ 
ഒരു ബെല്‍ജിയം ഈശോ സഭക്കാരന്‍ മിഷനറി വെല്യച്ചന്‍ പറഞ്ഞു 
കേരളീയര്‍ക്ക്‌ ഒരിക്കലും നല്ല മിഷനറിമാരാകുവാന്‍ സാധിക്കുക 
ഇല്ലെന്ന്‌. അദ്ദേഹം പറഞ്ഞു മലയാളികള്‍ എവിടെ ചെന്നാലും മല 
യാളി ഭക്ഷണവും, മലയാളി സംസ്കാരവും തുടരും. ഞാനൊക്കെ 
ബെല്‍ജിയത്ത്‌ നിന്ന്‌ ഇന്ത്യയില്‍ വന്നിട്ട്‌ കാലങ്ങള്‍ ഏറെയായി. 
ഇവിടത്തെ ഭക്ഷണം, ഇവിടത്തെ ജീവിത ആചാരങ്ങള്‍ ഇതൊക്കെ 
യായി ഇണങ്ങിചേര്‍ന്നു. ബെല്‍ജിയം രീതികള്‍ പാടെ മറന്നു.” 
ഇത്രയും പറഞ്ഞുനിറുത്തികൊണ്ട്‌ ഡണ്‍സറ്റനച്ചന്‍ പറഞ്ഞു: 
“കൊള്ളി പറച്ചു കളയുകയൊന്നും വേണ്ട. ആ വെല്യച്ചന്‍ പറഞ്ഞ 
കാര്യങ്ങളിലെ നല്ല വശങ്ങള്‍ ശ്രദ്ധിച്ചാല്‍ മതി.” 


റാഞ്ചിയിലെ മലയാളികള്‍ക്കിടയില്‍ ഒരു കച്ചവടക്കാരന്‍ ഉണ്ടാ 
യിരുന്നു. അദ്ദേഹം കേരള വിഭവങ്ങള്‍ നാട്ടില്‍ നിന്ന്‌ വരുത്തി 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 101 


സൈക്കിളില്‍ ഈ വിഭവങ്ങള്‍ മലയാളികളുടെ ഇടയില്‍ വിറ്റ്‌ ജീവി 
ച്ചിരുന്ന വ്യക്തിയായിരുന്നു. ജ്യോതിനിവാസിലും അദ്ദേഹം ഇത്ത 
രം വില്പനയ്ക്കായി വരാറുണ്ടായിരുന്നു. കേരള പപ്പടം, ഉള്ളി, 
കടുമാങ്ങ അച്ചാര്‍, സാമ്പാര്‍ പൊടി, ഉണക്കമീന്‍ തുടങ്ങിയ ധാരാളം 
കേരള വിഭവങ്ങള്‍ അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം 
അദ്ദേഹം വന്നപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ചാക്കോ, വിഷമം 
കരുതരുത്‌. ഇവിടെ കഷ്ടപ്പെട്ട്‌ വരുന്ന നേരം കൊണ്ട്‌ ചാക്കോക്ക്‌ 
അടുത്തടുത്ത്‌ താമസ സ്ഥലങ്ങള്‍ ഉള്ള എത്രയോ മലയാളികളുടെ 
വീടുകളില്‍ പോയി കച്ചവടം നടത്താം. അഥവാ, എന്തെങ്കിലും സാധ 
നങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ ആവശ്യം ഉണ്ടെങ്കില്‍ ചാക്കോ ഇവിടെ ഞായ 
റാഴ്ച കുര്‍ബ്ബാനയ്ക്ക്‌ വരുമ്പോള്‍ പറയാം. എന്നിട്ട്‌ കൊണ്ട്‌ വന്ന്‌ 
തന്നാല്‍ മതി.” ഡണ്‍സ്റ്റനച്ചന്‌ ഞങ്ങളെ കൂടുതല്‍ കേരളിയര്‍ ആക്കു 
ന്നതിനേക്കാള്‍. കൂടുതല്‍ മിഷനറി ചൈതന്യം ഉള്ളവരാക്കി മാറ്റുന്ന 
താണ്‌ അഭികാമ്യമായി തോന്നിയത്‌. 


ഈ ചാക്കോ എന്ന്‌ ജ്യോതിനിവാസില്‍ വന്നാലും, ചാക്കോയ്ക്ക്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ ഭക്ഷണം നല്‍കാറുണ്ട്‌. വളരെ നേരം സൈക്കിള്‍ 
ചവുട്ടി ക്ഷീണിതനായി എത്തുന്ന ചാക്കോയ്ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
നല്‍കിയിരുന്ന സ്നേഹവും, ഭക്ഷണവും ഡണ്‍സ്റ്റനച്ചന്റെ ഈദാര്യ 
മനസ്ഥിതിയുടെ സാക്ഷ്യങ്ങളായിരുന്നു. “അദ്ധ്വാനിക്കുന്നവരും ഭാരം 
വഹിക്കുന്നവരുമായ നിങ്ങള്‍ എല്ലാവരും എന്റെ അടുക്കല്‍ വരു 
വിന്‍; ഞാന്‍ നിങ്ങളെ ആശ്വസിപ്പിക്കാം” (മത്താ 11:28). ഞായറാ 
ഴ്ചകളില്‍ കുര്‍ബ്ബാനയ്ക്ക്‌ വരാറുള്ള ചാക്കോയെ കാണുമ്പോ 
ഴൊക്കെ ഡണ്‍സ്റ്റനച്ചന്‍ പറയും: “ഇവിടെ കേരള സാധനങ്ങള്‍ 
വില്‍ക്കുവാന്‍ നീ വരുന്നില്ലെങ്കിലും, ഈ വഴിക്ക്‌ പോകുമ്പോള്‍ 
ഇവിടെ വന്ന്‌ ഭക്ഷണം കഴിച്ച്‌ പോകണം. അതിന്‌ ഒരു മടിയും ഉണ്ടാ 
കേണ്ട.” ഡണ്‍സ്റ്റനച്ചന്റെ സ്വഭാവം നല്ലവണ്ണം മനസ്സിലാക്കിയ 
ചാക്കോ വളരെ നല്ല കത്തോലിക്കനായിരുന്നു. ഡണ്‍സ്റ്റനച്ചനില്‍ 
നിന്ന്‌ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ആശ്വാസം, മറ്റെവിടെയും അദ്ദേഹ 
ത്തിന്‌ ലഭിക്കാത്ത ആത്മീയ ആശ്വാസമായിരുന്നു. അത്‌ സ്വീകരി 
ക്കുവാന്‍ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക്‌ ജ്യോതിനിവാസില്‍ വരാറുണ്ടാ 
യിരുന്നു. അത്‌ ഭക്ഷണം കഴിക്കുവാനോ, വില്‍പ്പനയ്‌ക്കോ ആയിരു 
ന്നില്ല. മറിച്ച്‌, ഡണ്‍സ്റ്റനച്ചന്‍ നല്‍കിയിരുന്ന ആശ്വാസത്തിന്റെ മേന്മ 
ഒന്നുകൊണ്ടുമാത്രമായിരുന്നു. 


102 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


1/ 


അദ്ധ്യാപക നിപുണത 


അധികം ആരും വിശ്വസിക്കുവാന്‍ സാധ്യത ഇല്ലാത്ത ഒരു സംഗതി 
യാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ നല്ലൊരു അദ്ധ്യാപകന്‍ ആയിരുന്നു എന്ന 
കാര്യം. റാഞ്ചിയില്‍ ഇന്റര്‍മീഡിയറ്റിന്‌ ഞങ്ങള്‍ക്ക്‌ പഠിക്കുവാനുള്ള 
ഒരു വിഷയം ആയിരുന്നു ലോജിക്‌. ഫിലോസഫിയുമായി വളരെ 
അടുത്ത ബന്ധമുണ്ടായിരുന്ന ഈ വിഷയത്തിന്‌ കോളേജില്‍ ക്ലാസ്സ്‌ 
ഉണ്ടായിരുന്നില്ല. കാരണം, ഇത്‌ തനിച്ചു പഠിക്കുവാനുള്ള ഓപ്ഷനല്‍ 
വിഷയങ്ങളില്‍ ഒന്നായിരുന്നു. എന്നാല്‍, അദ്ധ്യാപക സഹായം 
ഇല്ലാതെ ലോജിക്‌ പഠിക്കുക പ്രയാസകരമായിരുന്നു. 


സെന്റ്‌ ആല്‍ബര്‍ട്ട്സ്‌ സെമിനാരിയില്‍ പ്രൈവറ്റ്‌ ആയിട്ട്‌ ഇന്റര്‍മീ 
ഡിയറ്റിന്‌ എഴുതുന്നവര്‍ക്ക്‌ ലോജിക്‌ ക്ലാസ്സ്‌ ഉണ്ടായിരുന്നു. റാഞ്ചി 
യില്‍ നിന്ന്‌ അധികം ദൂരത്തല്ലാത്ത ഒരു ഇടവകയില്‍ വികാരിയായി 
സേവനം ചെയ്തിരുന്ന ഒരു ബെല്‍ജിയം ഈശോ സഭക്കാരന്‍ മിഷ 
നറി വൈദികനായിരുന്നു ലോജിക്‌ അദ്ധ്യാപകന്‍. ഏകദേശം അറു 
പത്‌ വയസ്സുള്ള അദ്ദേഹം സൈക്കിളില്‍ യാത്ര ചെയ്ത്‌ വന്ന്‌ സെന്റ്‌ 
ആല്‍ബര്‍ട്ട്സില്‍ ലോജിക്‌ ക്ലാസ്സ്‌ എടുത്ത്‌ തിരിച്ചു പോകുമായിരു 
ന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പ്രത്യേക താല്പര്യം എടുത്ത്‌, ഈ ബെല്‍ജിയം 
മിഷനറി വൈദിക അദ്ധ്യാപകനെ ഞങ്ങള്‍ക്കായി ലോജിക്‌ ട്യൂഷന്‍ 
ഏര്‍പ്പാട്‌ ചെയ്തു. അദ്ദേഹം ആദ്യമായി ജ്യോതിനിവാസില്‍ പഠിപ്പി 
ക്കുവാന്‍ വന്ന ദിവസം തന്നെ ഡണ്‍നസ്റ്റനച്ചനെ വളരെ ഇഷ്ടപ്പെടു 
കയും “010 monk” (വൃദ്ധ സന്യാസി) എന്ന്‌ ആദരവോടെ വിളിക്കു 
കയും ചെയ്തു. ആദ്യദിവസത്തെ ക്ലാസ്സ്‌ കഴിഞ്ഞ്‌ ഈ ലോജിക്‌ 
അദ്ധ്യാപക വൈദികന്‍ ഡണ്‍സ്റ്റനച്ചന്റെ അടുത്ത്‌ കുമ്പസാരിച്ചി 
ട്ടാണ്‌ തിരികെ പോയത്‌. പക്ഷെ, തിരക്കുകള്‍ കാരണം ലോജിക്‌ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 103 


ക്ലാസ്സ്‌ നല്‍കുവാന്‍ അദ്ദേഹം പിന്നീട്‌ അധികം വന്നില്ല. എന്നിരു 
ന്നാലും, ഇടവക കാര്യങ്ങള്‍ക്കായി റാഞ്ചി ബിഷ്പ്സ്‌ ഹാസിലേക്ക്‌ 
വരുമ്പോഴൊക്കെ, ജ്യോതിനിവാസില്‍ വന്ന്‌ ഡണ്‍സ്റ്റനച്ചന്റെ പക്കല്‍ 
അദ്ദേഹം കുമ്പസാരിക്കുമായിരുന്നു. വളരെ സരസപ്രിയനായിരുന്ന 
ആ വിശുദ്ധ മിഷനറി ജ്യോതിനിവാസില്‍ എത്തിയാല്‍ ഉടനെ 
ഞങ്ങളെ കണ്ട്‌ ബെല്‍ജിയം ഉച്ചാരണ ശൈലിയില്‍ ഇംഗ്ലീഷില്‍ 
പറയും: “ശോറി... ശോറി... നൊ തൈം ഫോര്‍ മി തു തെയ്ക്ക്‌ ക്ലാസ്സ്‌... 
ബിശി... ബിശി... വെയര്‍ ഈസ്‌ ദാത്ത്‌ ഓള്‍ഡ്‌ മോഞങ്ക... ഐ വാന്‍ത്‌ 
തു കോണ്‍ഫെശ്‌” (Sorry... sorry... No time for me to take class... 
Busy... Busy... Where is that old monk... 1 want to confess). ബെല്‍ജിയം 
ഭാഷയില്‍ ഇംഗ്ലീഷിലെ “1” യെ അദ്ദേഹം “തി” എന്നാണ്‌ ഉച്ചരിക്കാ 
റുള്ളത്‌. ഇത്തരത്തിലുള്ള ഉച്ചാരണ പ്രത്യേകതകള്‍ അദ്ദേഹത്തിന്റെ 
ഇംഗ്ലീഷ്‌ സംസാരത്തില്‍ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം 
ഭംഗിയായി ഹിന്ദി കൈകാര്യം ചെയ്യുമായിരുന്നു. 


ലോജിക്‌ ക്ലാസ്സ്‌ മുടങ്ങി പോകുന്നത്‌ മനസ്സിലാക്കിയ ഡണ്‍സ്റ്റന 
ച്ചന്‍ ഞങ്ങളുടെ കയ്യില്‍ നിന്ന്‌ ലോജിക്‌ ടെക്സ്റ്റ്‌ പുസ്തകം വാങ്ങി 
ഞങ്ങളെ ലോജിക്‌ പഠിപ്പിക്കുവാന്‍ ഒരുങ്ങി തുടങ്ങി. കോളേജിലെ 
ഞങ്ങളുടെ ക്ലാസ്സ്‌ സമയം അനുസരിച്ച്‌ ജ്യോതിനിവാസില്‍ ഉണ്ടാ 
കുന്നവര്‍ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍ ലോജിക്‌ ക്ലാസ്സ്‌ എടുക്കുവാനും തുട 
ങ്ങി. ഞങ്ങളില്‍ ചിലര്‍ക്ക്‌ ചില ദിവസങ്ങളില്‍ കോളേജ്‌ ടൈം 
ടേബിള്‍ പ്രകാരം കോളേജിലേക്ക്‌ പോകേണ്ടത്‌ ഉണ്ടായിരുന്നില്ല. 
ഈ സമയങ്ങളില്‍ ആയിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ ലോജിക്‌ ക്ലാസ്സ്‌. 
ഇപ്രകാരം ഡണ്‍സ്റ്റനച്ചന്റെ ലോജിക്‌ ക്ലാസ്സ്‌ അധികം ലഭിച്ചത്‌ 
വില്‍സന്‍ എടാട്ടുകാരന്‍ ബ്രദറിന്‌ ആയിരുന്നു. പഠിപ്പില്‍ വളരെ 
പ്രഗല്‍ഭനായിരുന്ന വില്‍സന്‍, ഡണ്‍സ്റ്റനച്ചന്റെ ക്ലാസ്സ്‌ എളുപ്പത്തില്‍ 
മനസ്സിലായിരുന്നു. പിന്നീട്‌, ഞങ്ങളെ ലോജിക്‌ പഠിപ്പിച്ചത്‌ 
വിദ്യാര്‍ത്ഥി ആയിരുന്ന വില്‍സന്‍ ആയിരുന്നു. ഡണ്‍സ്റ്റനച്ചനില്‍ 
നിന്ന്‌ വില്‍സന്‍ മനസ്സിലാക്കിയ ലോജിക്‌ പാഠങ്ങള്‍ മെച്ചപ്പെട്ട രീതി 
യില്‍ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്നതില്‍ വില്‍സന്‍ വിഗദ്നാ 
യിരുന്നു. ക്ലാസ്സ്‌ കഴിഞ്ഞ്‌ ഞങ്ങള്‍ എല്ലാവരും ഒരുമിച്ച്‌ ഉണ്ടാകു 
ന്നത്‌ സാധാരണയായി വൈകുന്നേരങ്ങളില്‍ ആയിരുന്നു. ഈ സമ 


104 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


യത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധ 
പ്പെട്ട തിരക്കുകളില്‍ ആയിരിക്കും. ആ സമയത്ത്‌ ഞങ്ങളുടെ കൂടെ 
വിദ്യാര്‍ത്ഥിയായിരുന്ന വില്‍സന്‍ എടാട്ടുകാരന്‍ ഞങ്ങളുടെ ലോജിക്‌ 
അദ്ധ്യാപകനാകും. ഫിലോസഫിയുടെ അടിസ്ഥാന വിഷയമായി 
രുന്ന ലോജിക്‌, വിദ്യാര്‍ത്ഥി ആയിരിക്കുമ്പോള്‍ തന്റെ ബാച്ചുകാര്‍ക്ക്‌ 
പറഞ്ഞുകൊടുത്ത്‌ പഠിപ്പിച്ചിരുന്ന വില്‍സന്‍ എടാട്ടുകാരന്‍, ഇപ്പോള്‍ 
അറിയപ്പെടുന്ന ഫിലോസഫി പ്രൊഫസര്‍ ആയി സേവനം ചെയ്യു 
ന്നു! ഡണ്‍സ്റ്റനച്ചന്റെ കീഴില്‍ റാഞ്ചിയില്‍ മിഷന്‍ പരിശീലനത്തില്‍ 
ആയിരുന്ന വില്‍സന്‍ എടാട്ടുകാരന്‍ ഇന്ന്‌ ഭോപ്പാല്‍ സെന്റ്‌ പോള്‍ 
മിഷന്‍ പ്രവിശ്യയിലെ സുപ്രസിദ്ധനായ മിഷനറി വൈദികന്‍ ആയിരി 
ക്കുന്നു! ഗുരുവരനായ ഡണ്‍സ്റ്റനച്ചന്റെ കൈപുണ്യവും, പരിശീലന 
മികവും!!! പരീക്ഷകളില്‍ വളരെ ഉയര്‍ന്ന മാര്‍ക്ക്‌ കരസ്ഥമാക്കുവാന്‍ 
സാധ്യതയുള്ള വിഷയമായിരുന്നു ലോജിക്‌. അതുകൊണ്ടാണ്‌ ഞങ്ങള്‍ 
ലോജിക്‌ തിരഞ്ഞെടുത്തത്‌. എല്ലാവരും തന്നെ ഫൈനല്‍ പരീക്ഷക 
ളില്‍ ഉയര്‍ന്ന മാര്‍ക്കോടെ ലോജിക്‌ പാസ്സായി എന്നുള്ളത്‌ വലിയ 
സന്തോഷത്തിന്‌ കാരണമായി. സഹായത്തിന്‌ ചിലപ്പോള്‍ ചെറുവിരല്‍ 
അനക്കിയാല്‍ മതിയാകും. അത്‌ ധാരാള മനസ്സോടെ ചെയ്താല്‍ വലിയ 
അനന്തരഫലങ്ങള്‍ ഉളവാക്കും. ഡണ്‍സ്റ്റനച്ചനിലൂടെ ഈ പ്രകിയക 
ളാണ്‌ പ്രാവര്‍ത്തികമായത്‌. 


അമ്പഴക്കാട്‌, ഞങ്ങളുടെ നോവിഷ്യേറ്റ്‌ കാലത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‍ സി. 
എം.ഐ. സഭാചരിത്രം പഠിപ്പിക്കുന്ന അദ്ധ്യാപകന്‍ ആയിരുന്നു. ഡണ്‍സ്റ്റ 
നച്ചനെ ക്ലാസ്സ്‌ സമയം അറിയിക്കുവാനും, ക്ലാസ്സിലേക്ക്‌ കൂട്ടികൊണ്ട്‌ 
വരുവാനും സംവിധാനങ്ങള്‍ ഉണ്ടായിരുന്നു. സഭാചരിത്രത്തിന്റെ ഒരു 
ടെക്സ്റ്റ്‌ പുസ്തകം ഉണ്ടായിരുന്നു. അത്‌ നോക്കി നല്ലവണ്ണം ഒരുങ്ങി 
തന്നെയാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ പഠിപ്പിച്ചിരുന്നത്‌. ഡണ്‍സ്റ്റനച്ചന്റെ ക്ലാസ്സിനെ 
കൂടുതല്‍ ആകര്‍ഷകമാക്കിയിരുന്നത്‌ സഭാ പിതാക്കന്മാരായ ചില വന്ദ്യ 
വൈദികരുമായി ബന്ധപ്പെട്ട പരാമര്‍ശങ്ങളില്‍ ഡണ്‍സ്റ്റനച്ചന്‌ അവരെ 
കുറിച്ചുള്ള അറിവും, അനുഭവ പരിചയങ്ങളും വളരെ അനൌപചാരിക 
മായി ഉള്‍പ്പെടുത്തിയിരുന്നത്‌ ആയിരുന്നു. 


തന്റെ വിദ്യാഭ്യാസ കാലത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‌ ഏറ്റവും ഇഷ്ടപ്പെട്ട 
വിഷയങ്ങള്‍ ബോട്ടണിയും സാമൂഹ്യപാഠവും ആയിരുന്നു എന്ന്‌ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 105 


ഡണ്‍സ്റ്റനച്ചന്‍ പറയുമായിരുന്നു. ലോകമഹായുദ്ധങ്ങളുടെ കാരണ 
ങ്ങള്‍, പടനീക്കങ്ങള്‍ എന്നിവയെ കുറിച്ചൊക്കെ വളരെ രസകര 
മായ രീതിയില്‍ ആവേശത്തോടെ ഡണ്‍നസ്റ്റനച്ചന്‍ വിവരിച്ച്‌ തരുമാ 
യിരുന്നു. എന്നിരുന്നാലും, ഡണ്‍സ്റ്റനച്ചന്റെ ബോട്ടണി താല്‍പര്യമാ 
യിരുന്നു അദ്ദേഹത്തില്‍ അധികമായി ഉണ്ടായിരുന്ന ഒരു സുപ്രധാന 
സംഗതി. 


ഡണ്‍സ്റ്റനച്ചന്‍ ചെടികളെയും, പൂക്കളേയും വളരെയധികം ഇഷ്ട 
പ്പെട്ടിരുന്നു. പ്രകൃതിയോട്‌ വലിയ പ്രശംസയും സ്നേഹവുമായി 
രുന്നു ഡണ്‍സ്റ്റനച്ചന്‌. അട്ടപ്പാടിയിലെ പ്രകൃതി ഭംഗിയെ കുറിച്ച്‌ 
വളരെ സന്തോഷത്തോടെ അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. ഒരു 
പരിചരണവും ഇല്ലാതെ അട്ടപ്പാടിയില്‍ വളരുന്ന പൂക്കളെ കുറിച്ച്‌, 
പ്രത്യേകിച്ച്‌ ഡാലിയ പൂക്കളെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ അത്ഭുത 
ത്തോടെ വിവരിക്കുമായിരുന്നു. എവിടെ ചെന്നാലും ഡണ്‍സ്റ്റനച്ചന്റെ 
ദൃഷ്ടി പ്രത്യേകമായ രീതിയില്‍ വൃക്ഷങ്ങളിലും, ചെടികളിലും, 
പൂക്കളിലും പതിയുമായിരുന്നു. 


റാഞ്ചിയില്‍ നിന്ന്‌ ഞങ്ങള്‍ പലാമു നാഷണല്‍ പാര്‍ക്കില്‍ വിനോ 
ദയാത്രയ്ക്കായി എത്തിയപ്പോള്‍, ഡണ്‍സ്റ്റനച്ചന്റെ ശ്രദ്ധ മുഴുവന്‍ 
ആ വനത്തിലുള്ള അപൂര്‍വ്വ മരങ്ങളിലും, സസ്യങ്ങളിലും ആയിരു 
ന്നു. അന്ന്‌ ഞങ്ങളുടെ കുക്ക്‌ ആയിരുന്ന ഒരു ജോര്‍ജ്ജിനെ കുറിച്ച്‌ 
ഞാന്‍ മുന്‍പ്‌ സൂചിപ്പിച്ചിട്ടുണ്ടല്ലൊ. ഈ ജോര്‍ജ്ജ്‌ ഭംഗിയായി മസ്ജി 
ദില്‍ വാങ്ക്‌ വിളിക്കുന്നത്‌ അനുകരിച്ച്‌ കാണിക്കുമായിരുന്നു. ഒപ്പം, 
ഞാന്‍ സൂചിപ്പിച്ച പൈഡ്‌ പൈപ്പര്‍ പോസ്റ്റുമേന്‍, തോട്ടക്കാരന്‍ തുട 
ങ്ങിയവരുടെ നടപ്പും സംസാരവുമെല്ലാം ജോര്‍ജ്ജ്‌ മിമിക്രിയായി 
അഭിനയിച്ച്‌ കാണിച്ച്‌ തമാശ ഉണ്ടാക്കുമായിരുന്നു. 


ജ്യോതിനിവാസിന്റെ പിന്‍വശത്തുള്ള ലേഡീസ്‌ ഹോസ്റ്റലിലേക്ക്‌ 
വെള്ളം കൊണ്ടുപോകുന്ന ഒരു വൃദ്ധനായ കൂലിക്കാരന്‍ ഉണ്ടായി 
രുന്നു. ജ്യോതിനിവാസിന്റെ തൊട്ടടുത്തായിരുന്നു കാമ്പസ്സിലെ 
കിണര്‍. വെള്ളം ലഭിക്കുവാന്‍ മോട്ടോര്‍ സൌകര്യങ്ങള്‍ ഒന്നും അന്ന്‌ 
ഉണ്ടായിരുന്നില്ല. മുനിസിപ്പാലിറ്റി പൈപ്പ്‌ വെള്ളം ടാങ്കില്‍ ശേഖ 
രിച്ച്‌ ഉപയോഗിച്ചിരുന്നു. എന്നാല്‍, പാചകത്തിനായി കിണറ്റില്‍ നിന്ന്‌ 
കോരിയെടുത്ത വെള്ളമാണ്‌ ഉപയോഗിച്ചിരുന്നത്‌. ലേഡീസ്‌ ഹോസ്റ്റ 


106 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ലിലേക്ക്‌ വെള്ളം കോരിയെടുത്ത്‌ കാവില്‍ പിടിപ്പിച്ച പാട്ടകളില്‍ 
വെള്ളം കൊണ്ടു പോയിരുന്ന വൃദ്ധനായ ജോലിക്കാരന്‍ ഹൈഡ്രോ 
സില്‍ രോഗി ആയിരുന്നു. ഈ സാധു മനുഷ്യന്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
ഇടയ്ക്കിടക്ക്‌ വെള്ളം കോരി കൊടുത്ത്‌ ഞങ്ങള്‍ക്ക്‌ അദ്ദേഹം പര 
സ്നേഹത്തിന്റെ അത്യപൂര്‍വ്വമായ ഒരു മുഖം പരിചയപ്പെടുത്തുന്ന 
അദ്ധ്യാപകനാകാറുണ്ട്‌. ഹൈഡ്രോസില്‍ രോഗിയായ ആ ജോലി 
ക്കാരന്‍ വെള്ളം കൊണ്ടു പോകുന്നത്‌ ജോര്‍ജ്ജ്‌ അഭിനയിച്ച്‌ കാണി 
ക്കുന്നതായിരുന്നു ഏറ്റവും വലിയ തമാശ ആയിരുന്നത്‌. 


പലാമു വിനോദയാത്രയിലെ ഉച്ചഭക്ഷണത്തിന്‌ ശേഷം, 
ജോര്‍ജ്ജിനെ കൊണ്ട്‌ ഞങ്ങള്‍ ഈ തമാശകളൊക്കെ അഭിനയി 
പ്പിച്ച്‌ കാണിച്ച്‌ രസിക്കുകയായിരുന്നു. ഡണ്‍സ്റ്റനച്ചന്‌ മറ്റുള്ളവരെ 
കളിയാക്കികൊണ്ടുള്ള, പ്രത്യേകിച്ച്‌ വൃദ്ധനായ ആ കൂലിക്കാരനെ 
അനുകരിച്ചു കൊണ്ടുള്ള തമാശകള്‍ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിരു 
ന്നാലും, പിക്നിക്‌ രസം കളയാത്ത രീതിയില്‍ അദ്ദേഹം ഞങ്ങ 
ളോട്‌ പറഞ്ഞു: “ആ ചെറുക്കനെ കൊണ്ട്‌ പോക്കിരിതരങ്ങള്‍ കാണി 
പ്പിച്ച്‌ ചിരിക്കുന്നതിനേക്കാള്‍ നല്ലത്‌ ഈ നില്‍ക്കുന്ന മരങ്ങളെ 
യൊക്കെ ശ്രദ്ധിക്കുന്നതാണ്‌. ഈ മരങ്ങള്‍ ഇനി നിങ്ങള്‍ ജീവിത 
ത്തില്‍ കണ്ടു എന്നു വരികയില്ല.” 


പലാമു വനത്തില്‍ പൂത്തുനില്‍ക്കുന്ന മവ്വാ, പലാശ്‌ തുടങ്ങിയ 
മരങ്ങളിലും, നിറയെ നെല്ലിക്കയുമായി നില്‍ക്കുന്ന മരങ്ങളിലുമൊ 
ക്കെയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ നിരീക്ഷണവും, ശ്രദ്ധയും. ആദി 
വാസികള്‍ മദ്യം ഉണ്ടാക്കുവാന്‍ ഉപയോഗിക്കുന്ന മവ്വാ പൂക്കളില്‍ 
കുറച്ച്‌ പെറുക്കി എടുത്ത്‌ ഞങ്ങളെ കാണിച്ചുകൊണ്ട്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ പറഞ്ഞു: “വാഴകുടപ്പന്റെ ഉള്ളില്‍ തേന്‍ നിറഞ്ഞിരിക്കുന്ന 
പൂക്കള്‍ പോലെ... ഞെക്കിയാല്‍ ഒരു തരം ദ്രാവകം ഇതിന്റെ ഉള്ളില്‍ 
നിന്ന്‌ വരുന്നു. ശരിക്കും കള്ളിന്റെ മണം.” അതു കഴിഞ്ഞ്‌ ചുവന്ന 
പരവതാനി വിരിച്ച പോലെ നിലത്ത്‌ കൊഴിഞ്ഞു കിടക്കുന്ന പലാശ്‌ 
പൂക്കള്‍ പെറുക്കി എടുത്തുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: 
“ഇത്തരം ഒരു തരം പൂവ്‌ അട്ടപ്പാടി കാടുകളിലും ഉണ്ട്‌.” ഇതിനിട 
യില്‍ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുര്യാക്കോസ്‌ ചീരന്‍ ശമ്മാ 
ശ്മന്‍ പറഞ്ഞു: “കുറച്ച്‌ നെല്ലിക്ക പറിച്ച്‌ കൊണ്ടു പോകാം. ഈ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 107 


നാട്ടില്‍ നെല്ലിക്ക ആരും നമ്മെ പോലെ അധികം ഉപയോഗിക്കാറി 
ല്ല. കുരങ്ങന്മാര്‍ക്കുള്ളതാണ്‌ നെല്ലിക്ക. അതുകൊണ്ട്‌ നിങ്ങള്‍ പറി 
ച്ചെടുത്തോ.” എല്ലാവരും ചിരിച്ചു. ഡണ്‍സ്റ്റനച്ചനും ഞങ്ങളില്‍ ഒരു 
വനായി വിനോദയാത്രയുടെ ആനന്ദം വര്‍ദ്ധിപ്പിച്ചു. പക്ഷെ, പ്രകൃതി 
നിരീക്ഷണത്തിലും, വൃക്ഷ സ്നേഹത്തിലും ഞങ്ങള്‍ക്ക്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ അദ്ധ്യാപകന്‍ ആയിതീര്‍ന്നുകൊണ്ട്‌ വലിയ ഗുണപാഠങ്ങള്‍ 
നല്‍കി എന്നുള്ളതായിരുന്നു ഏറ്റവും സുപ്രധാനം. 


ഡണ്‍സ്റ്റനച്ചന്‍ എവിടെ പോയി വന്നാലും, എന്തെങ്കിലും ചെടി 
വിത്തുകളും, ചെടി കമ്പുകളും കൊണ്ടുവരുമായിരുന്നു. അവയില്‍ 
സാധാരണയായി ഉണ്ടാകുക നമ്മുടെ വീടുകളില്‍ നിന്ന്‌ അകന്നു 
പോയി കൊണ്ടിരിക്കുന്ന കുലചെത്തി, നന്ത്യാര്‍വട്ടം, പ്രത്യേക തരം 
ചെമ്പരത്തി എന്നിവയുടെയൊക്കെ കമ്പുകള്‍ ആയിരുന്നു. ഡണ്‍സ്റ്റ 
നച്ചന്‍ കൊണ്ടുവരുന്ന കമ്പുകള്‍ പൊടിപ്പിക്കുവാനായി അദ്ദേഹം 
തന്നെ മണ്ണ്‌ നിറച്ച ചട്ടികളില്‍ കുഴിച്ചിട്ട്‌ ശ്രദ്ധയോടെ നനച്ച്‌ അവയെ 
കിളിര്‍പ്പിക്കുമായിരുന്നു. സന്യാസ ഭവനങ്ങളെ ആകര്‍ഷകമാക്കു 
ന്നതില്‍ ചെടിതോട്ടങ്ങള്‍ക്കും, പൂക്കള്‍ക്കും വലിയ പങ്കുണ്ട്‌. 
സന്യാസ ജീവിതത്തെ സന്തോഷമാക്കുന്ന ഏറ്റവും പ്രധാനമായ 
ഒരു വിനോദമാണ്‌ ചെടിതോട്ട പരിപാലനം. ഡണ്‍സ്റ്റനച്ചന്‍ ഇത്തരം 
കാര്യങ്ങളില്‍ എന്നും പ്രായോഗിക പരിശീലനം നല്‍കുന്ന ദീര്‍ഘ 
ദൃഷ്ടിയുള്ള ഒരു അദ്ധ്യാപക സത്തമന്‍ ആയിരുന്നു. 


അമ്പഴക്കാട്‌ ആയിരിക്കു മ്പോള്‍ ഞങ്ങള്‍ നോവിസുകളെ 
നോക്കി ഡണ്‍സ്റ്റനച്ചന്‍ പറയും: “തോട്ടപണിയുടെ അടിസ്ഥാനങ്ങള്‍ 
പോലും നിങ്ങള്‍ക്ക്‌ അറിഞ്ഞുകൂടാ. പുല്ലുപിടിച്ച്‌ കിടക്കുന്ന തോട്ട 
ങ്ങള്‍ ആയാലും, അവയെ ഭംഗി ആയി വെട്ടി ഒതുക്കിയൊരുക്കി 
നിറുത്തിയാല്‍ അതൊരു ഭംഗിയാണ്‌. എന്ത്‌ രസമാണ്‌ തൊട്ടാവാടി 
പൂക്കള്‍ നിറഞ്ഞു നില്‍ക്കുന്നത്‌ കാണാന്‍. റോസ പൂക്കള്‍ക്ക്‌ പ്രസി 
ദ്ധമായിരുന്നു അമ്പഴക്കാട്‌ നോവിഷ്യേറ്റ്‌.” ചെടിവിത്തുകള്‍ പാകി 
മുളപ്പിക്കുന്നതും, ചെടികള്‍ക്ക്‌ വളം നല്‍കുന്നതുമൊക്കെ ഡണ്‍സ്റ്റ 
നച്ചന്‍ സ്വയമായി ചെയ്ത്‌ കാണിച്ചുതന്നുകൊണ്ട്‌ ഞങ്ങള്‍ക്ക്‌ പരി 
ശീലനം നല്‍കുമായിരുന്നു. എന്നിട്ട്‌ പറയും: “ഇതൊക്കെ സന്യാസ 
ത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കും.” 


108 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഒരു ദിവസം നോവിഷ്യേറ്റു ഭവനത്തിന്റെ താഴെ തോട്ടപ്പണി 
ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഞങ്ങളുടെ അടുത്തു വന്ന്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഇവിടെ ധാരാളം ജെരബ്ര ഉണ്ടായിരു 
ന്നു. അതൊന്നും ഇപ്പോള്‍ കാണാനില്ല. പക്ഷേ, ആ ജെര്രകള്‍ 
ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അതിന്റെ കട പെട്ടെന്ന്‌ കെട്ടു 
പോകുകയില്ല. മഴ പെയ്താല്‍ അതിന്റെ കിഴങ്ങില്‍ നിന്ന്‌ തൈകള്‍ 
മുളയ്ക്കും. അവയെ കണ്ടുപിടിക്കണം.” ജെരബ്രയെ ഡണ്‍സ്റ്റന 
ച്ചന്‍ അന്വേഷിച്ചു നടന്നു. നോവിഷ്യേറ്റ്‌ കെട്ടിടത്തിന്റെ ഒരു 
സൈഡില്‍ ലാങ്കി മരത്തിന്റെ അടുത്ത്‌ ചെന്നെത്തുന്ന ഒരു തോട്ട 
ത്തിന്റെ അതിര്‍ത്തിയായി ജെര്രബ വച്ചിരുന്നത്‌ ഡണ്‍സ്റ്റനച്ചന്‍ കണ്ടു 
പിടിച്ചു. വലിയ സന്തോഷത്തോടെ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഇവ 
നെയൊന്നും ഇനി ഇവിടെ നിറുത്തേണ്ടതല്ല. മുന്‍വശത്തുള്ള പ്രധാന 
തോട്ടത്തിലേക്ക്‌ ഇവനെ മാറ്റണം.” വളരെ ശ്രദ്ധയോടുകൂടെ ജെരബ്ര 
കടകളെ ഞങ്ങളെ കൊണ്ട്‌ പറപ്പിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ അമ്പഴക്കാട്‌ 
ആശ്രമത്തിന്റെ മുന്‍വശത്തുള്ള പ്രധാന തോട്ടത്തിലേക്ക്‌ അവയെ 
മാറ്റി നട്ടു. ജെര്രയുടെ പൂക്കള്‍ എങ്ങനെ ആയിരിക്കും എന്നറി 
യുവാന്‍ ഞങ്ങളില്‍ പലര്‍ക്കും ജിജ്ഞാസ ഉണ്ടായി. കാരണം, അതു 
വരെ ജെര്രബ പൂക്കള്‍ ഞങ്ങളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ള 
വും, വളവും, നല്ല പരിചരണവും ലഭിച്ചപ്പോള്‍ മാറ്റിനടപ്പെട്ട ജെര 
ബ്രകളില്‍ വേഗം പൂക്കള്‍ ഉണ്ടായി. നീളത്തില്‍ പച്ചതണ്ടിന്റെ 
അറ്റത്ത്‌ ഇളം റോസ്‌ വര്‍ണ്ണത്തിലുള്ള ജെരപ്ര പൂക്കള്‍ ഞങ്ങളില്‍ 
വലിയ കൌതുകം ഉണര്‍ത്തി. 


ഡണ്‍സ്റ്റനച്ചനെ ഒരിക്കലും ദുഃഖിക്കുന്നവനായോ, വിഷാദമുക 
നായോ ആരും കണ്ടിട്ടുണ്ടാകില്ല. വയലിലെ ലില്ലിപൂക്കളില്‍ ദൈവ 
ത്തിന്റെ കരവിരുതിന്റെ സൌന്ദര്യം ദര്‍ശിച്ച്‌ സന്തോഷിച്ചിരുന്ന 
കര്‍ത്താവിന്റെ പുരോഹിതനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്റെ സന്തോഷ 
സന്യാസജീവിതത്തിന്‌ പകുതി സ്നേഹവും, ചെടിപരിപാലനയും 
എന്നും പ്രധാന ഘടകങ്ങള്‍ ആയിരുന്നു. കസ൯ദ്‌ സക്കീസിന്റെ 
“സെയിന്റ്‌ ഫ്രാന്‍സിസ്‌” എന്ന പുസ്തകത്തില്‍ ഫ്രാന്‍സിസ്‌ 
അസീസ്സി പറയുന്നു: “ദൈവത്തിന്റെ ഓമനപുത്രിയാണ്‌ സൌന്ദര്യം. 
സുന്ദരവസ്തുക്കളെ ആസ്വദിച്ചാല്‍ മാത്രമാണ്‌ ദൈവത്തിന്റെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 109 


സൌന്ദര്യം നമുക്ക്‌ ഭാവന ചെയ്യുവാന്‍ സാധിക്കുക. ദൈവത്തിന്റെ 
സൌന്ദര്യം കണ്ടെത്തുന്നവര്‍ ദൈവത്തോട്‌ ചേര്‍ന്നവരായിരിക്കും. 
അതുകൊണ്ട്‌ സൌന്ദര്യം സൃഷ്ടിക്കുക, സൌന്ദര്യം ദര്‍ശിക്കുവാന്‍ 
കണ്ണുകളില്‍ ദൈവികത നിറയ്ക്കുക. അത്‌ ആത്മാവില്‍ ആനന്ദം 
പൊഴിക്കും.” എപ്പോഴും ദൈവത്തിന്റെ കൂടെ ആയിരുന്നുകൊണ്ട്‌ 
തന്റെ നയനങ്ങളില്‍ ദൈവികത നിറച്ച ജീവിതശൈലിയില്‍ തന്നെ 
ത്തന്നെ മുന്നോട്ടു കൊണ്ടുപോകുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ എപ്പോഴും 
ശ്രദ്ധിച്ചിരുന്ന. അതുകൊണ്ട്‌ എല്ലായിടത്തും അദ്ദേഹത്തിന്‌ ദൈവിക 
സൌന്ദര്യത്തിന്റെ മാഹാത്മ്യം ദര്‍ശിക്കുവാന്‍ സാധിച്ചു. തന്നെകൊണ്ട്‌ 
സാധിക്കുന്ന വിധത്തില്‍ പ്രകൃതിയേയും, പുക്കളേയും പരിപാലി 
ച്ചുകൊണ്ട്‌ ദൈവിക സൌന്ദര്യത്തിന്റെ മാറ്റ്‌ മറ്റുള്ളവര്‍ക്ക്‌ മനസ്സിലാ 
ക്കിപ്പിക്കുന്ന അനുഭവപാഠങ്ങള്‍ അദ്ദേഹം പകര്‍ന്നു നല്‍കി. 
ഇതെല്ലാം അദ്ദേഹത്തെ എന്നും സന്തോഷവാനായി ജീവിക്കുവാന്‍ 
സഹായകമാവുകയും ചെയ്തു. 


കര്‍മ്മലീത്ത ആദ്ധ്യാത്മികതയുമായി പ്രകൃതിസ്നേഹത്തിന്‌ 
വലിയ പ്രാധാന്യമുണ്ട്‌. ഏശയ്യാ പ്രവാചകന്‍ പറയുന്നു: “മനുഷ്യനെ 
കുറിച്ച്‌ യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ച്‌ 
കരയുന്നു... ബാഷാനും കാര്‍മ്മലും തങ്ങളുടെ ഇല പൊഴിക്കുന്നു” 
(ഏശയ്യ 33:9-10). മനുഷ്യനെ കുറിച്ചുള്ള പരിഗണനയാണ്‌ കര്‍മ്മ 
ലീത്ത ആദ്ധ്യാത്മികതയുടെ അന്തസത്ത. മലമുകളിലെ ഏകാന്തത 
യില്‍ പ്രാര്‍ത്ഥിക്കുന്ന യേശുവാണ്‌ കര്‍മ്മലീത്ത ആദ്ധ്യാത്മികതയില്‍ 
മാതൃകയും ശക്തിസ്രോതസ്സും. പ്രകൃതിയോട്‌ ചേര്‍ന്നുനിന്ന്‌ പ്രപ 
ഞ്ചനാഥനോട്‌ പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ പരസ്നേഹത്തിന്റെ ഉദാത്തഭാവ 
ങ്ങള്‍ ആവഹിച്ചെടുക്കലാണ്‌ കര്‍മ്മലീത്ത ആദ്ധ്യാത്മികതയുടെ 
കാതലായ കര്‍മ്മപരിപാടി. കര്‍മ്മലീത്ത സന്യാസത്തിന്റെ ഉള്ളറക 
ളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എപ്പോഴും വ്യാപരിച്ചിരുന്നു. അതുകൊണ്ട്‌ പ്രകൃ 
തിസ്നേഹവും പരസ്‌നേഹവും കോര്‍ത്തിണക്കിയ കര്‍മ്മലീത്ത 
ആദ്ധ്യാത്മികതയുടെ വക്താവായി ഡണ്‍സ്റ്റനച്ചന്‍ മറ്റുള്ളവര്‍ക്ക്‌ ഗുരു 
ശ്രേഷ്ഠത പകര്‍ന്നുനല്‍കി. 


അമ്പഴക്കാട്‌ ആശ്രമ വളപ്പില്‍ വളരെ വിശേഷപ്പെട്ട ബംബ്ലൂസ്‌ 
നാരകങ്ങള്‍ ഉണ്ടായിരുന്നു. അവയില്‍ പലതും പ്രായമേറിയവ ആയി 


110 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


രുന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ബംബ്ലൂസ്‌ നാരകത്തിന്റെ വിത്തു 
കള്‍ മുളക്കാന്‍ പ്രയാസമാണ്‌. മുളച്ച്‌ കിട്ടിയ തൈ വളര്‍ന്ന്‌ നാരകം 
ഉണ്ടായാല്‍ ഇപ്പോള്‍ ഉള്ളവയുടെ ഗുണമേന്മ ഉണ്ടാകണമെന്നില്ല. 
അതുകൊണ്ട്‌ കമ്പുകളില്‍ വേരു പിടിപ്പിച്ച്‌ നടുന്നതാണ്‌ നല്ലത്‌.” 
ബംബ്ലൂസ്‌ നാരകത്തിന്റെ ശിഖരങ്ങളില്‍ കത്തി കൊണ്ട്‌ വരഞ്ഞ്‌ 
തൊലി മാറ്റി അവയിന്മേല്‍ ചകിരിയും ഉണക്ക പൂഴിമണ്ണും പിടി 
പ്പിച്ച്‌ തുണികൊണ്ട്‌ ചുറ്റി വെച്ച്‌ വേര്‌ പിടിപ്പിക്കുന്ന വിദ്യ ഡണ്‍സ്റ്റ 
നച്ചന്‍ ഞങ്ങളെ അഭ്യസിപ്പിച്ചു. 


റാഞ്ചിയില്‍ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്‍ക്ക്‌ വൈദിക 
പരിശീലനം തുടരുവാന്‍ താല്‍പര്യം ഉണ്ടായിരുന്നില്ല. എന്നാല്‍ ആ 
വ്യക്തിക്ക്‌ ചെടികളോട്‌ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പഠന 
സമയങ്ങളില്‍ ജ്യോതിനിവാസിന്റെ മുന്‍വശത്തുള്ള തോട്ടങ്ങളില്‍ 
പോയി ആ ബ്രദര്‍ പഠിക്കാതെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‍ ആളെ ഉപദേശിച്ച്‌ കൊണ്ട്‌ പറഞ്ഞു: “വീട്ടില്‍ ചെന്ന്‌ 
ചെടി വളര്‍ത്തലും, നേഴ്‌സറിയുമൊക്കെ തുടങ്ങിക്കോ. മണ്ണൂത്തി 
കാര്‍ഷിക കോളേജില്‍ ചേര്‍ന്ന്‌ പഠിച്ച്‌ ജോലി വാങ്ങിക്കോ. പക്ഷെ, 
ഈ തോട്ടത്തിലുള്ള ഉലാത്തല്‍ നിറുത്തി വല്ലതും പഠിക്ക്‌. ഇന്റര്‍മീ 
ഡിയറ്റ്‌ ഇവിടെ നിന്ന്‌ പാസ്സായില്ലെങ്കില്‍, പിന്നീട്‌ നാട്ടില്‍ നിന്ന്‌ 
വന്ന്‌ പഠിക്കുവാനുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? 
ചെടിതാല്‍പര്യങ്ങളെ ഞാനും സഹായിക്കാം.” ഈ വ്യക്തിയെ 
കുറിച്ച്‌ ഞങ്ങള്‍ കുറച്ച്‌ പേര്‍ മാത്രമുള്ള ഒരു സമയത്ത്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ പറഞ്ഞു: “എങ്ങനെയെങ്കിലും ഒന്ന്‌ പരീക്ഷ പാസ്സാക്കിപ്പിച്ച്‌ 
എടുക്കണം. നിങ്ങളും ആളെ ശ്രദ്ധിക്കണം ഈ കാര്യത്തില്‍.” 


ജ്യോതിനിവാസിന്റെ മുമ്പിലെ തോട്ടങ്ങളിലെ ധാരാളം ഇതളുക 
ളോടുകൂടിയ കട്ടമുല്ല, കുടമുല്ല എന്നിവയുടെ പൂക്കള്‍ വളരെ 
ആകര്‍ഷകമായിരുന്നു. മേല്‍പറഞ്ഞ വ്യക്തി പഠനസമയങ്ങളില്‍ ഈ 
മുല്ലകളുടെ കമ്പുകള്‍ നാട്ടിലേക്ക്‌ കൊണ്ടുപോകുവാനായി ശേഖ 
രിച്ച്‌ മുളപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ നല്‍കിയിരുന്നത്‌. ഒപ്പം, 
ചെറിയ സാഹിത്യ വാസന ഉണ്ടായിരുന്ന അദ്ദേഹം, പഠനസമയത്ത്‌ 
മറ്റുള്ളവര്‍ക്ക്‌ കേട്ടാല്‍ തമാശ തോന്നുന്ന സാഹിത്യ രചനകളില്‍ 
മുഴുകി സമയം പാഴാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തമാശ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 111 


കൃതികളുടെ പേരുകള്‍ “വെടിയുപ്പും വെളിച്ചെണ്ണയും”, “വിളി... വി 
ളി... ദൈവവിളി' എന്നിങ്ങനെയൊക്കെയായിരുന്നു. 


ഇതൊക്കെ മനസ്സിലാക്കിയ ഡണ്‍സ്റ്റനച്ചന്‍ അദ്ദേഹത്തോട്‌ 
പറഞ്ഞു: “സഹോദരന്‌ വീട്ടിലേക്ക്‌ കൊണ്ടുപോകുവാന്‍ പൊടിച്ച 
മുല്ലകമ്പുകള്‍ അല്ലെ വേണ്ടത്‌. അത്‌ ഞാന്‍ റെഡിയാക്കി തരാം. 
പഠന സമയം പഠനത്തിന്‌ ഉപയോഗിക്കു. പരീക്ഷ പാസ്സാകേണ്ട 
തിന്റെ ഗൌരവം നല്ലവണ്ണം മനസ്സിലാക്കാണം. പിന്നെ, ഇത്തരം കാര്യ 
ങ്ങളൊക്കെ എഴുതി മറ്റുള്ളവരുടെ മുമ്പില്‍ കോമാളി ആകേണ്ട. 
പഠിച്ച്‌ മിടുക്കനായി നല്ല നിലയില്‍ വന്നാല്‍ മറ്റുള്ളവര്‍ സഹോദ 
രന്റെ സാഹിത്യ കഴിവുകള്‍ ശ്രദ്ധിക്കും... അല്ലെങ്കില്‍, എഴുതി സമയം 
കളയാം. ചവറ്റ്കൊട്ട നിറയ്ക്കുകയും ചെയ്യാം.” 


ആ വ്യക്തി വളരെ ഇഷ്ടപ്പെടുന്ന മുല്ലകളുടെ തൈകള്‍ മാനേജ 
രിനോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ചോദിച്ച്‌ എടുക്കുകയും, ഒരു നല്ല 
കാര്‍ഡ്ബോര്‍ഡ്‌ പെട്ടിയില്‍ അവയെ വാടാത്ത വിധത്തില്‍ പായ്ക്ക്‌ 
ചെയ്ത്‌ ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ സഹോദരന്‍ 
അത്‌ നാട്ടിലേക്ക്‌ കൊണ്ടുപോന്നു. ചെടികളുമായി ഞങ്ങളുടെ കൂടെ 
റാഞ്ചിയില്‍ നിന്ന്‌ പരീക്ഷ കഴിഞ്ഞ്‌ നാട്ടിലേക്ക്‌ ഉണ്ടായിരുന്ന അദ്ദേ 
ഹത്തോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ട്രെയിനില്‍ വെച്ച്‌ പറഞ്ഞു: “നമ്മുടെ 
നാട്ടില്‍ ഈ മുല്ലകളില്‍ റാഞ്ചിയിലെ പോലെ പൂക്കള്‍ ഉണ്ടാകില്ല. 
പക്ഷെ, തമിഴ്നാട്ടില്‍ ഉണ്ടാകും. നല്ല ചൂട്‌ വേണം. തമിഴ്നാട്ടിൽ 
മുല്ലകൃഷി ചെയ്യുന്ന വാരങ്ങളുടെ ഇടയില്‍ ഇടയ്ക്കിടക്ക്‌ തീ ഇടും. 
മുല്ലകടകളെ ഇങ്ങനെ വെട്ടിനിറുത്തിയിട്ട്‌ ചെറുതായൊന്ന്‌ ചുടും. 
പിന്നെ കുറച്ചു ദിവസങ്ങളില്‍ നല്ലവണ്ണം നനയ്ക്കും. അപ്പോള്‍ മുല്ല 
നല്ലവണ്ണം കിളിര്‍ത്തുവരും, അവയില്‍ സമൃദ്ധിയായി പൂക്കള്‍ ഉണ്ടാ 
കുകയും ചെയ്യും.” 

ഡണ്‍സ്റ്റനച്ചന്റെ മുല്ലകൃഷി പാഠങ്ങള്‍ തോട്ടപണിയില്‍ താല്പ 
ര്യം ഉള്ളവര്‍ക്കു കൂടി ഉപകാരപ്രദമായി. റാഞ്ചിയിലെ ഇന്റര്‍മീഡി 
യറ്റ്‌ നല്ല മാര്‍ക്കോടെ പാസ്സായ ഈ ചെടി-സാഹിത്യ താല്പര്യ 
ക്കാരന്‍ തുടര്‍ന്നുള്ള കോളേജ്‌ പഠനം കേരളത്തില്‍ നടത്തി ഒരു 
നല്ല സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥന്‍ ആയിതീര്‍ന്നു. അങ്ങനെ ഡണ്‍സ്റ്റന 


112 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ച്ചന്‍ ആ വ്യക്തിയുടെ ചെടി താല്പര്യങ്ങളിലും, ഇന്റര്‍മീഡിയറ്റ്‌ 
പാസ്സാകുന്നതിലും പരോക്ഷമായി ആത്മാര്‍ത്ഥ സ്നേഹത്തിന്റെ 
അദ്ധ്യാപകനായി. 


ഡണ്‍സ്റ്റനച്ചന്‍ ഒരിക്കലും ഒരു പാട്ടുകാരന്‍ ആയിരുന്നില്ല. എങ്കി 
ലും, ഡണ്‍സ്റ്റനച്ചന്‌ പാട്ടുകള്‍ വളരെ ഇഷ്ടമായിരുന്നു. പാട്ടു പാടു 
വാനും അദ്ദേഹത്തിന്‌ ഇഷ്ടമായിരുന്നു. ആബേലച്ചന്റെ കുര്‍ബ്ബാന 
പാട്ടുകളെ കുറിച്ച്‌ തമാശരൂപേണ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “പാട്ടു 
കളൊക്കെ നല്ലതു തന്നെ. പക്ഷെ, എനിക്കു ഏറ്റവും ഇഷ്ടം മരിച്ച 
വരുടെ കുര്‍ബ്ബാനയ്ക്ക്‌ ആബേലച്ചന്‍ തയ്യാറാക്കിയ പാട്ടുകളാണ്‌. 
കാരണം, എനിക്ക്‌ അതാണ്‌ പാടുവാന്‍ സാധിക്കുന്നത്‌.” 


മരിച്ചവര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുവാനും, പരിശുദ്ധ കുര്‍ബ്ബാന 
അര്‍പ്പിക്കുവാനും ഡണ്‍സ്റ്റനച്ചന്‍ പ്രത്യേക താല്പര്യം എടുത്തിരു 
ന്നു. ഫിലിപ്പ്നേരി പുണ്യവാളന്‍ പറഞ്ഞിരിക്കുന്നു: “മരിച്ചവര്‍ക്കു 
വേണ്ടി പ്രാര്‍ത്ഥിക്കുമ്പോള്‍, നാം നമുക്ക്‌ വേണ്ടി തന്നെയാണ്‌ 
പ്രാര്‍ത്ഥിക്കുന്നത്‌. നമ്മുടെ പ്രാര്‍ത്ഥനകളിലൂടെ ശുദ്ധീകരണ സ്ഥല 
ത്തുനിന്ന്‌ സ്വര്‍ഗ്ഗത്തില്‍ എത്തിച്ചേരുന്ന ആത്മാവുകള്‍, അവര്‍ക്ക്‌ 
സ്വര്‍ഗ്ഗഭാഗ്യം പുല്‍കുവാന്‍ പ്രാര്‍ത്ഥനയിലൂടെ സഹായം നല്‍കിയ 
വര്‍ക്കു വേണ്ടി നന്ദി സൂചകമായി ഈശോയുടെ പക്കല്‍ പ്രാര്‍ത്ഥി 
ക്കും.” വി. ഫിലിപ്പ്നേരിയുടെ ഈ വാചകങ്ങള്‍ ഡണ്‍നസ്റ്റനച്ചന്‍ 
തന്നെയാണ്‌ എന്നോട്‌ പറഞ്ഞിട്ടുള്ളത്‌. അമ്പഴക്കാട്‌ നോവിഷ്യേറ്റ്‌ 
ഹൌസിലെ പ്രൈവറ്റ്‌ ചാപ്പലില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പരിശുദ്ധ കുര്‍ബ്ബാന 
അര്‍പ്പിക്കുമ്പോള്‍ മരിച്ചവര്‍ക്കു വേണ്ടിയുള്ള പാട്ടു കുര്‍ബ്ബാനയ്ക്കാ 
യിരുന്നു പ്രാധാന്യം. 


സി.എം.ഐ. സഭയില്‍ നിന്ന്‌ മിഷന്‍ സ്ഥലസന്ദര്‍ശനത്തിന്‌ 
അംബികാപൂരിലേക്ക്‌ ആദ്യം പോയ മുവര്‍ സംഘത്തില്‍ ഡണ്‍സ്റ്റ 
നച്ചനും ഉണ്ടായിരുന്നതായി നാം കണ്ടതാണല്ലൊ. മിഷന്‍ സ്ഥലത്തെ 
യാത്രയ്ക്കിടയില്‍, ഇവരെ കൊണ്ടു പോയിരുന്ന മലയാളികള്‍ 
അല്ലാത്ത അച്ചന്മാര്‍ മലയാളത്തിലെ ഒരു ഭക്തിഗാനം കേള്‍ക്കുവാ 
നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ പ്രത്യേക താല്പര്യം 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 113 


എടുത്ത്‌ “വാ... വാ... യേശുനാഥാ...” എന്നുള്ള മലയാളത്തിലെ അന 
ശ്വരഗാനം അവരെ പാടി കേള്‍പ്പിച്ചു. ഡണ്‍സ്റ്റനച്ചന്‌ ഏറ്റവും ഇഷ്ട 
പ്പെട്ട ഭക്തിഗാനം ആയിരുന്നു ഇത്‌. ഈ സംഭവത്തെ കുറിച്ച്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ പറഞ്ഞു: “ലത്തീന്‍ കുര്‍ബ്ബാനയിലെ പാട്ടുകളുമായി കൂടി 
ചേര്‍ന്ന്‌ പോകുന്ന ഗാനമാണ്‌ “വാ... വാ... യേശുനാഥാ...” എന്നുള്ള 
ഗാനം. അതുകൊണ്ടും കൂടിയാണ്‌ ഞാന്‍ ആ പാട്ട്‌ പാടിയത്‌.” 
ഡണ്‍സ്റ്റനച്ചന്‌ പാട്ടുകളെ കുറിച്ചുളള ചെറിയ അറിവ്‌ മാത്രമേ ഉണ്ടാ 
യിരുന്നുള്ളു എങ്കിലും, ആ അറിവ്‌ വലിയ അറിവായിരുന്നു. 


റാഞ്ചിയില്‍ ഞങ്ങള്‍ കുര്‍ബ്ലാനയ്ക്കും, പ്രാര്‍ത്ഥനകള്‍ക്കും മല 
യാളത്തിനു പുറമെ ഇംഗ്ലീഷ്‌, ഹിന്ദി ഗാനങ്ങളും പാടാറുണ്ടായിരു 
ന്നു. ഒരു ദിവസം ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലെ സ്നേഹ സംഗമ 
സമയത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “നിങ്ങളില്‍ രണ്ടുപേരുടെ സ്വരം 
പള്ളിയില്‍ പാട്ടു പാടുമ്പോള്‍ കൂടെ യോജിച്ച്‌ പോകുന്നതല്ല. അതു 
കൊണ്ട്‌ അവര്‍ കുറച്ചു നാളത്തേക്ക്‌ കൂട്ടത്തിന്റെ കൂടെ പാടുമ്പോള്‍ 
സ്വരം താഴ്ത്തി പാടിയാല്‍ മതി. പാടിയില്ലെങ്കിലും കുഴപ്പമില്ല. പാടു 
ന്നതിന്റെ കൂടെ ആയിരുന്നാല്‍ മതി.” ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞത്‌ വളരെ 
വാസ്തവമായിരുന്നു. അങ്ങനെ, ഉപരി നന്മയ്ക്കുവേണ്ടി ഡണ്‍സ്റ്റ 
നച്ചന്‍ സംഗീത സെന്‍സിലൂടെ സ്നേഹതിരുത്തല്‍ നല്‍കിയ 
അദ്ധ്യാപകനായി. 


യശഃരീരനായ സുപ്രസിദ്ധ മലയാള കവി വിഷ്ണുനാരായണന്‍ 
നമ്പൂതിരി തന്റെ അദ്ധ്യാപന ജീവിതത്തില്‍ നിന്ന്‌ സ്വരൂപിച്ചെടുത്ത 
അനുഭവങ്ങള്‍ പങ്കുവെച്ചപ്പോള്‍ പറഞ്ഞു: “അദ്ധ്യാപനം തൊഴിലാ 
യല്ല, ആരാധനയായിട്ടാണ്‌ ഞാന്‍ കണ്ടത്‌.” തന്റെ മൂത്തമകള്‍ അദിതി 
ഭാഷാഅദ്ധ്യാപികയായി ജോലിക്ക്‌ ചേരുന്ന ദിവസം, അച്ഛന്‍ ഉപ 
ദേശിച്ചത്‌: “ഇംഗ്ലീഷോ, മലയാളമോ അല്ല, സ്നേഹമായിരിക്കട്ടെ 
നിന്റെ പഠന മാധ്യമം.” ഡണ്‍സ്റ്റനച്ചന്‍ വൈദിക ജീവിതത്തില്‍ 
അദ്ധ്യാപക തസ്തികയില്‍ ആയിരുന്നില്ലെങ്കിലും, അദ്ദേഹത്തില്‍ 
നിന്ന്‌ പഠിക്കുവാന്‍ എല്ലാവര്‍ക്കും ഒത്തിരി കാര്യങ്ങള്‍ ഉണ്ടായിരു 
ന്നു. ദിഡ്യബലിയും, തിരുമണിക്കൂര്‍ ആരാധനയും, ജപമാലയും ജീവി 
തത്തിന്റെ ശക്തിസ്രോതസ്സുകള്‍ ആക്കിയിരുന്ന ഡണ്‍സ്റ്റനച്ചന്റെ 


114 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


അദ്ധ്യാപകന്‍ ആയിട്ടല്ലാത്ത അദ്ധ്യാപനം സ്നേഹമാധ്യമത്തില്‍ അടി 
സ്ഥാനമുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു അദ്ധ്യാ 
പനം ആയിരുന്നു. 


ഫുള്‍ട്ടന്‍ ജെ. ഷീന്‍ പറയുന്നു: “മാതൃകയാണ്‌ ഏറ്റവും മിക 
വുള്ള പരിശീലന രീതി. മുറിയില്‍ നിന്ന്‌ ക്ലാസ്സിലേക്ക്‌ കടക്കുന്ന 
അദ്ധ്യാപകരേക്കാള്‍, പ്രാര്‍ത്ഥനാമുറിയില്‍ നിന്ന്‌ പ്രാര്‍ത്ഥനയും 
ധ്യാനവും കഴിഞ്ഞ്‌ ക്ലാസ്സിലേക്ക്‌ നീങ്ങുന്ന മാതൃകാപുരുഷന്മാരായ 
സെമിനാരി പരിശീലകരാണ്‌ എന്നും തിരുസഭയുടെ ആദര്‍ശ അധ്യാ 
പകര്‍.” നോവിഷ്യേറ്റില്‍ വെച്ച്‌ ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യനായിരുന്ന 
ഫാ. ബേബി ഷെപ്പേര്‍ഡ്‌ എടക്കളത്തൂര്‍ എന്നോട്‌ ഒരിക്കല്‍ പറയു 
കയുണ്ടായി: “ഭക്തി എന്താണെന്ന്‌ പഠിപ്പിക്കാതെ, ഭക്തജീവിതം 
കൊണ്ട്‌ മറ്റുള്ളവര്‍ക്ക്‌ ഭക്തിമാർഗ്ഗം കാണിച്ചുകൊടുത്ത ഒരു മിസ്റ്റിക്‌ 
അദ്ധ്യാപകന്‍ ആയിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍.” തികച്ചും വാസ്തവമാണ്‌ 
ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുള്ള ഈ വിലയിരുത്തല്‍. ഓദ്യോഗിക 
അദ്ധ്യാപക പദവിയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ആയിരുന്നില്ലെങ്കിലും, തന്റെ 
ജീവിതത്തിലൂടെ കണ്ടുമുട്ടുന്നവര്‍ക്കൊക്കെ ആത്മീയ ജ്ഞാന 
ത്തിന്റെ പ്രകാശപൂര്‍ണ്ണിമയെ സ്വായത്തമാക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
എന്നും ഒരു വഴികാട്ടിയായിരുന്നു എന്നുള്ളതാണ്‌ അദ്ദേഹത്തിന്റെ 
സന്യാസ പൌരോഹിത്യ വ്യക്തിത്വത്തിന്റെ വൈശിഷ്ട്യം. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 115 


18 


ലാങ്കി മരങ്ങള്‍ ഉണ്ടായത്‌ 


ഡണ്‍സ്റ്റനച്ചന്‌ ഉണ്ടായ ദൈവവിളി അനുഭവത്തെ കുറിച്ച്‌ അദ്ദേഹം 
പങ്കുവെയ്ക്കാറുണ്ടായിരുന്നു. ജന്മനാടായ പാവറട്ടി സി.എം.ഐ. 
ആശ്രമത്തില്‍ കുട്ടികാലത്ത്‌ പരിശുദ്ധ കുര്‍ബ്ബാനയില്‍ പങ്കെടുക്കു 
മ്പോഴാണ്‌ അദ്ദേഹത്തിന്റെ ഉള്ളില്‍ ദൈവവിളി അനുഭവം ഉണ്ടായ 
തെന്ന്‌ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്‌. പക്ഷെ, വൈദികനാകണം എന്നുള്ള 
ആഗ്രഹം വീട്ടില്‍ പിതാവിന്റെ പക്കല്‍ അവതരിപ്പിക്കുവാന്‍ ചെറിയ 
ഭയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും, തനിക്ക്‌ വൈദികനാകണം 
എന്നുള്ള ആഗ്രഹം പാവറട്ടി ആശ്രമ ദേവാലയത്തില്‍ കുമ്പസാരി 
ക്കുന്ന സമയത്ത്‌ കുമ്പസാരക്കാരനോട്‌ പറഞ്ഞു. ആ വൈദികന്‍ 
ഡണ്‍സ്റ്റനച്ചന്റെ പിതാവിനെ നല്ലവണ്ണം അറിയാമായിരുന്നു. ഡണ്‍സ്റ്റ 
നച്ചന്റെ പിതാവ്‌ ആ കാലഘട്ടത്തില്‍ വലിയ ഒരു സാമ്പത്തിക പ്രതി 
സന്ധിയിലൂടെ കടന്നുപോയികൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 
കുമ്പസാരക്കാരനോട്‌ കുമ്പസാരിക്കുന്ന സമയത്ത്‌ ഇട്ടുപ്പുണ്ണി (ഇ 
തായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ വീട്ടിലെ പേര്‌) പറഞ്ഞു: “വൈദിക 
നാകണം എന്നുള്ള എന്റെ ആഗ്രഹത്തെ അപ്പനോട്‌ അച്ചന്‍ പറയ 
ണം. എനിക്ക്‌ അപ്പനോട്‌ നേരിട്ട്‌ പറയുവാന്‍ പേടിയാണ്‌.” “നീ പോയി 
വല്ല ചക്ക വെട്ടി തിന്ന്‌. സ്വന്തം അപ്പനോട്‌ ഒരു കാര്യം തുറന്നു പറ 
യുവാന്‍ പേടിയുള്ള നീ എങ്ങനെ അധികാരികളുടെ മുമ്പില്‍ സന്തോ 
ഷമായി ജീവിക്കും? നീ സഭയില്‍ ചേരുവാന്‍ തീരുമാനിച്ച കാര്യം 
നീ തന്നെ അപ്പനോട്‌ ആദ്യം പറയ്‌. അപ്പന്‍ എന്താണ്‌ പറയുന്നത്‌ 
എന്ന്‌ നോക്ക്‌. അത്‌ എന്നോട്‌ വന്ന്‌ പറയ്‌. പിന്നീട്‌ ഞാന്‍ അപ്പനു 
മായി സംസാരിക്കാം.” 


116 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


കുമ്പസാരം കഴിഞ്ഞ്‌ ഇട്ടുപ്പുണ്ണിക്ക്‌ എന്തോ കാര്യത്തിന്‌ പാവറ 
ട്ടിയുടെ അടുത്തുള്ള പാലയൂര്‍ക്ക്‌ പോകേണ്ടത്‌ ഉണ്ടായിരുന്നു. പാല 
യൂര്‍ ചെന്ന്‌ കാര്യങ്ങള്‍ നടത്തിയ ശേഷം ഒരു ഉള്‍പ്രേരണയാല്‍ 
ഇട്ടൂപ്പുണ്ണി പാലയൂര്‍ പള്ളിയില്‍ ചെന്ന്‌ മുട്ടുകുത്തി നിന്ന്‌ കുറെ 
നേരം പ്രാര്‍ത്ഥിച്ചു. കൊവേന്തയില്‍ കൂടി വൈദികനാകണം 
എന്നുള്ള തീരുമാനം കൂടുതല്‍ ദൃഡ്ദമമായതായി പാലയൂര്‍ പള്ളി 
യില്‍ വെച്ച്‌ ഇട്ടുപ്പുണ്ണിക്ക്‌ അനുഭവപ്പെട്ടു. പാലയൂര്‍ നിന്ന്‌ തിരിച്ച്‌ 
പാവറട്ടിയില്‍ എത്തിയപ്പോള്‍, ഇടവക പള്ളിയില്‍ പരിശുദ്ധ 
കുര്‍ബ്ബാന സമയമായിരുന്നു. അവിടെ കുര്‍ബ്ബാനയില്‍ പങ്കെടുത്ത 
ശേഷമാണ്‌ വീട്ടിലേക്ക്‌ ഇട്ടൂപ്പുണ്ണി പോയത്‌. ഇടവക പള്ളിയില്‍ 
കുര്‍ബ്ബാനയ്ക്ക്‌ പോകുവാനുള്ള പ്രധാന കാരണം കുമ്പസാര ശേഷം 
ഇട്ടുപ്പുണ്ണി പരിശുദ്ധ കുര്‍ബ്ബാന സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പാവ 
റട്ടി കൊവേന്തയില്‍ അന്ന്‌ ഇട്ടൂപ്പുണ്ണി കുമ്പസാരിച്ചത്‌ പരിശുദ്ധ 
കുര്‍ബ്ബാനയ്ക്ക്‌ ശേഷമായിരുന്നു. അതുകൊണ്ട്‌, ദിവ്യകാരുണ്യ 
സ്വീകരണം നടന്നില്ല. ഇതെല്ലാം ഉണ്ടായത്‌ ഒരു ശനിയാഴ്ച 
ആണെന്ന്‌ ഡണസ്റ്റനച്ചന്‍ പറഞ്ഞു. ദൈവവിളി ആഗ്രഹം ശക്ത 
മായ ദിവസം മൂന്ന്‌ ദേവാലയങ്ങളില്‍ പോയി പ്രാര്‍ത്ഥിച്ച ഇട്ടുപ്പുണ്ണി, 
വൈകിട്ട്‌ വീട്ടില്‍ ചെന്നപ്പോള്‍ വീട്ടുകാര്‍ കുറച്ച്‌ അങ്കലാപ്പിലായി 
കഴിഞ്ഞിരുന്നു. രാവിലെ കൊവേന്തയില്‍ കുര്‍ബ്ബാനയ്ക്ക്‌ പോയ 
ഇട്ടുപ്പുണ്ണി വളരെ വൈകിട്ടും വീട്ടില്‍ തിരിച്ച്‌ എത്താത്തതായിരുന്നു 
വീട്ടുകാരുടെ ആശങ്കയ്ക്ക്‌ കാരണം. എന്തൊക്കെയായാലും, അന്ന്‌ 
സന്ധ്യാ പ്രാര്‍ത്ഥനയ്ക്കുശേഷം അപ്പനോട്‌ ഇട്ടൂപ്പുണ്ണി താന്‍ വൈദി 
കനാകുവാന്‍ പോകും എന്നുള്ള കാര്യം ഒരു സങ്കോചവും ഇല്ലാതെ 
പറഞ്ഞു. അടുത്ത ദിവസം കൊവേന്തയില്‍ പ്രിയോരച്ചനെ കണ്ട്‌ 
ഇട്ടൂപ്പുണ്ണിയുടെ തീരുമാനത്തെ കുറിച്ച്‌ അപ്പന്‍ പറഞ്ഞു. അധികം 
വൈകാതെ പ്രിയോരച്ചന്‍ ഇട്ടുപ്പുണ്ണിയുടെ വീട്ടില്‍ വന്ന്‌ കാര്യങ്ങള്‍ 
കൃത്യമായ രീതിയില്‍ സംസാരിച്ച്‌ തീരുമാനത്തിലേക്ക്‌ നീങ്ങുന്ന 
വിധത്തില്‍ ആക്കിതീര്‍ത്തു. 


ചില കാര്യങ്ങളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ നിര്‍ബന്ധബുദ്ധിക്കാരന്‍ ആ 
യിരുന്നു. ഈ നിര്‍ബന്ധബുദ്ധി ആദ്ധ്യാത്മിക സംഗതികളുമായിട്ട്‌ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 117 


ആയിരുന്നു എന്നുമാത്രം. ഡണ്‍സ്റ്റനച്ചന്റെ ഇത്തരം ആത്മീയ നിര്‍ബ 
ന്ധബുദ്ധി കുട്ടികാലത്തും ഉണ്ടായിരുന്നു. ഇട്ടുപ്പുണ്ണിയുടെ വീട്ടില്‍ 
എല്ലാവരും കൂടി മലയാറ്റൂര്‍ക്ക്‌ തീര്‍ത്ഥയാത്ര പോകണം എന്നുള്ള 
ആഗ്രഹം പലപ്പോഴും സംസാരവിഷയം ആകാറുണ്ടായിരുന്നു. സെമി 
നാരിയില്‍ ചേരുന്നതിന്‌ മുമ്പ്‌ ഈ തീര്‍ത്ഥാടനം നടക്കണമെന്ന കാര്യ 
ത്തില്‍ അപ്പന്റെ മുമ്പില്‍ ഇട്ടൂപ്പുണ്ണി നിര്‍ബന്ധം പിടിച്ചു. സെമിനാ 
രിയിൽ ചേര്‍ന്നുകഴിഞ്ഞാല്‍ വീട്ടുകാര്‍ എല്ലാവരും ഒരുമിച്ച്‌ ഈ 
യാത്ര നടക്കില്ലെന്ന്‌ ഇട്ടുപ്പുണ്ണിക്ക്‌ ഉറപ്പുണ്ടായിരുന്നു. ഇട്ടുപ്പുണ്ണി 
യുടെ നിര്‍ബന്ധ ആഗ്രഹം നടപ്പിലാക്കുവാന്‍ അപ്പന തീരുമാനിച്ചു. 
അക്കാലഘട്ടത്തില്‍ പാവറട്ടിയില്‍ നിന്ന്‌ വഞ്ചിമാര്‍ഗ്ഗമാണ്‌ മലയാ 
റ്റൂര്‍ക്ക്‌ തീര്‍ത്ഥാടകര്‍ പോയിരുന്നത്‌. അങ്ങനെ കൊണ്ടുപോകുന്ന 
വഞ്ചിക്കാര്‍ ഉണ്ടായിരുന്നു. അപ്പന്‍ ആവശ്യപ്പെട്ടതു പ്രകാരം ഇട്ടു 
പ്പുണ്ണി തന്നെയാണ്‌ യാത്രയ്ക്കുള്ള വഞ്ചി ഏര്‍പ്പാട്‌ ചെയ്തത്‌. ഇട്ടു 
പ്പുണ്ണിയുടെ സെമിനാരി പ്രവേശനം ഒരു പുണ്യതീര്‍ത്ഥാടനത്തിന്റെ 
പ്രാരംഭഘട്ടമായിരുന്നു. അതിന്റെ മുന്നാസ്വാദനമായി മലയാറ്റൂര്‍ 
തീര്‍ത്ഥാടനം വീട്ടുകാരുമായി നല്ല ആത്മീയ ഒരുക്കത്തോടെ ഇട്ടു 
പണ്ണി നടത്തി. ഭാരത അപ്പസ്തോലനായ തോമാശ്ലീഹായുടെ യേശു 
വിന്റെ കൂടെ പോകുവാനുള്ള ധൈര്യവും, പ്രേഷിത ചൈതന്യവും 
ഈ തീര്‍ത്ഥാടനത്തിലൂടെ ഇട്ടുപ്പുണ്ണി ആവഹിച്ചെടുത്തു. യേശുവില്‍ 
നിന്ന്‌ ഒരിക്കലും വേര്‍പിരിയാത്ത ഇരട്ടസഹോദരന്മാരെ പോലെ 
യുള്ള അഭിന്ന ദീദിമോസ്‌ ബന്ധത്തിലേക്കുള്ള ഇട്ടുപ്പുണ്ണിയുടെ 
പ്രയാണം മലയാറ്റൂര്‍ തീര്‍ത്ഥാടനം കൂടുതല്‍ ശക്തമാക്കി എന്ന്‌ 
ന്യായമായും നമുക്ക്‌ ഈഹിക്കാം. 


അടുത്ത വര്‍ഷം തന്നെ ഇട്ടൂപ്പുണ്ണി യോഗാര്‍ത്ഥിയായി പാവറട്ടി 
കൊവേന്തയില്‍ ചേര്‍ന്നു. ഡണ്‍സ്റ്റനച്ചന്റെ വൈദിക പരിശീലന 
കാലഘട്ടത്തെ കുറിച്ച്‌ ഞാന്‍ അദ്ദേഹത്തില്‍ നിന്ന്‌ കേട്ടിട്ടുള്ളത്‌ പ്രധാ 
നമായും അദ്ദേഹത്തിന്റെ നവസന്യാസ കാലഘട്ടത്തില്‍ ഉണ്ടായ 
ഒരു സംഭവമാണ്‌. സി.എം.ഐ. സഭ അന്നൊന്നും പ്രോവിന്‍സുക 
ളായി തിരിഞ്ഞിട്ടില്ലായിരുന്നു. വിശുദ്ധ ചാവറയച്ചന്റെ സാന്നിധ്യ 
ത്താല്‍ അനുഗ്രഹിതമായിട്ടുള്ള അമ്പഴക്കാട്‌ ആശ്രമത്തില്‍ ആയി 
രുന്നു അക്കാലഘട്ടത്തില്‍ നവസന്യാസം. ഡണ്‍സ്റ്റനച്ചന്റെ 


118 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


നോവിസ്‌ മാസ്റ്റര്‍ വളരെ വിശുദ്ധനായിരുന്നു. എങ്കിലും, കണിശ 
ക്കാരനും കുറച്ച്‌ ക്ഷിപ്രകോപിയും ആയിരുന്നു എന്ന്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ പങ്കവെക്കുക ഉണ്ടായിട്ടുണ്ട്‌. 

നവസന്യാസത്തിലേക്ക്‌ ബ്രദര്‍. ഇട്ടുപ്പുണ്ണി പ്രവേശിക്കുവാന്‍ തയ്യാ 
റായി വീട്ടില്‍ പോയി വന്നപ്പോള്‍, കൊണ്ടുവരേണ്ടതായ നിശ്ചയി 
ക്കപ്പെട്ട പത്രമേനി പണം വീട്ടിലെ സാമ്പത്തിക ഞെരുക്കങ്ങള്‍ 
കാരണം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വതവേ ഉള്‍വലിയുന്ന 
സ്വഭാവക്കാരനായിരുന്ന ഇട്ടുപ്പുണ്ണി ഈ കാരണം കൊണ്ട്‌ വളരെ 
മാനവദനനായിട്ടാണ്‌ നവസന്യാസ ഭവനത്തില്‍ എത്തിച്ചേര്‍ന്നത്‌. 
ഓരോരുത്തരായി ഗുരുവച്ചനെ കണ്ട്‌ പണം ഏല്പിക്കേണ്ട സമയ 
മായി. ഗുരുവച്ചന്റെ പക്കല്‍ ഇട്ടുപ്പുണ്ണി എത്തിയത്‌ പണമില്ലാതെ 
ആയിരുന്നു. ഇതില്‍ ഗുരുവച്ചന്‍ കുറച്ച്‌ നീരസം പ്രകടിപ്പിച്ചെങ്കി 
ലും, വീട്ടിലെ സാമ്പത്തിക അവസ്ഥ തുറന്ന്‌ പറഞ്ഞപ്പോള്‍ ഗുരുവ 
ച്ചന്‌ കാര്യങ്ങള്‍ മനസ്സിലായി. പണം നല്കാത്ത കാര്യം ഗുരുവച്ചന്‍ 
കാര്യമായി ഗനിച്ചില്ല. പക്ഷെ, എന്തോ ഒരു സുഗന്ധം ഗുരുവച്ചന്റെ 
മുറിയില്‍ ചെന്ന ഇട്ടുപ്പുണ്ണിയുടെ കൂടെ ഉണ്ടെന്ന്‌ ഗുരുവച്ചന്‍ മന 
സ്സിലാക്കി. ഗുരുവച്ചന്‍ സ്വല്പം ദേഷ്യത്തോടെ ഇട്ടുപ്പുണ്ണിയോട്‌ 
ചോദിച്ചു: “തനിക്ക്‌ കൊണ്ടുവരാന്‍ പണമില്ല. മേലാകെ പൂശുവാ 
നുള്ള അത്തറ്‌ വാങ്ങാന്‍ പണം ഉണ്ടല്ലോ? നവസന്യാസത്തിലേക്ക്‌ 
അത്തറു പൂശിയാണോ വരുക?” പത്രമേനി പണം കൊണ്ടുവരാത്ത 
തിന്റെ പേരില്‍ ഗുരുവച്ചന്റെ മുമ്പില്‍ ഇളിഭ്യനായി നില്‍ക്കുന്ന ഇട്ടു 
പ്പുണ്ണി വര്‍ദ്ധിച്ച പരിഭക്രാന്തിയിലായി. വലിയ വിനയത്തോടെ ഗുരു 
വച്ചനോട്‌ ഇട്ടുപ്പുണ്ണി പറഞ്ഞു: “ഒരു നല്ല മണം എനിക്കും തോന്നു 
ന്നുണ്ട്‌. പക്ഷെ, ഞാന്‍ അത്തറൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടി 
ല്ല.” ഗുരുവച്ചന്‍ ശാന്തമായി പറഞ്ഞു: “വേഗം പോയി കുളിച്ച്‌ 
വസ്ത്രം മാറിയിട്ട്‌ കൂട്ടകമത്തിനും, പ്രാര്‍ത്ഥനയ്ക്കും വന്നാല്‍ മതി.” 
ഗുരുവച്ചനെ അക്ഷരംപ്രതി അനുസരിക്കുവാന്‍ ഇട്ടുപ്പുണ്ണി അമാന്തം 
കാട്ടിയില്ല. തുണി മാറുന്നതിനിടയില്‍ വസ്ത്രത്തിന്റെ പോക്കറ്റില്‍ 
ഇട്ടിരുന്ന കൊന്ത പുറത്തേക്ക്‌ എടുക്കുവാന്‍ തുനിഞ്ഞപ്പോളാണ്‌ 
ഇട്ടൂപ്പുണ്ണിക്ക്‌ അത്തര്‍ മണത്തിന്റെ ഉറവിടം പിടികിട്ടിയത്‌. ഇട്ടുപ്പു 
ണ്ണിയുടെ വീട്ടില്‍ ഉണ്ടായിരുന്ന വളരെ വിശേഷപ്പെട്ട പരിമളം ഉള്ള 
പൂക്കള്‍ ഒന്നു രണ്ടെണ്ണം കുട്ടികള്‍ പറിച്ച്‌ തന്നത്‌ ഇട്ടൂപ്പുണ്ണി പോക്ക 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 119 


റ്റില്‍ ഇട്ടിരുന്നു. ആ പൂവിനെ ഇട്ടുപ്പുണ്ണിയുടെ, വീട്ടുകാര്‍ “ആഫ്രി 
ക്കന്‍ ഫ്ളവര്‍” എന്നാണ്‌ വിളിച്ചിരുന്നത്‌. പോക്കറ്റില്‍ പൂക്കള്‍ കിട 
ന്നിരുന്ന കാര്യം ഇട്ടുപ്പുണ്ണി മറന്നുപോയി. ഇട്ടുപ്പുണ്ണി ഉടനെ ഗുരുവ 
ച്ചന്റെ മുറിയില്‍ ചെന്ന്‌ സംഗതികള്‍ പറഞ്ഞ്‌ പൂക്കള്‍ കാണിച്ചു 
കൊടുത്തു. ഗുരുവച്ചന്‌ പുക്കള്‍ വളരെ ഇഷ്ടമായി. പത്രമേനി പണം 
കൊണ്ടുവരുവാന്‍ വീട്ടുകാര്‍ വരുമ്പോള്‍ ഈ പൂവ്‌ ഉണ്ടാകുന്ന മര 
ത്തിന്റെ വിത്തുകള്‍ കൊണ്ടുവരുവാന്‍ പറയണമെന്ന്‌ ഇട്ടുപ്പുണ്ണി 
യോട്‌ ഗുരുവച്ചന്‍ പറഞ്ഞു. ഈ സംഭവ പരമ്പരകളുടെ അനന്തര 
ഫലമാണ്‌ അമ്പഴക്കാട്‌ നോവിഷ്യേറ്റ്‌ ഭവനത്തിന്റെ രണ്ട്‌ വശങ്ങ 
ളിലും നിന്നിരുന്ന കൂറ്റന്‍ ലാങ്കി മരങ്ങള്‍. 


ഡണ്‍സ്റ്റനച്ചന്റെ അപ്പന്‍ കുറച്ചുനാള്‍ അക്കാലത്തെ സിലോ 
ണിലെ കൊളംബോയില്‍ ജോലിക്ക്‌ ഉണ്ടായിട്ടുണ്ട്‌. അവിടെ നിന്ന്‌ 
വിത്ത്‌ കൊണ്ടു വന്ന്‌ മുളപ്പിച്ച്‌ വളര്‍ത്തിയതാകാം ആഫ്രിക്കന്‍ 
ഫ്ളവര്‍ ഉണ്ടാകുന്ന മരം എന്നാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ സഹോദര പുത്ര 
നായ സാനിമാഷ്‌ ഈ പൂവിനെ കുറിച്ച്‌ എന്നോട്‌ പറഞ്ഞത്‌. കൊളം 
ബോയിൽ നിന്ന്‌ വന്ന ഡണ്‍സ്റ്റനച്ചന്റെ പിതാവ്‌ ഈ പൂമരത്തിന്‌ 
എന്തോ ആഫ്രിക്കന്‍ ബന്ധം ഉണ്ടെന്ന്‌ പറഞ്ഞുവത്രെ. അങ്ങനെ 
ആ മരത്തില്‍ ഉണ്ടായ പൂവിന്‌ വീട്ടുകാര്‍ ആഫ്രിക്കന്‍ ഫ്ളവര്‍ എന്ന്‌ 
പേരിട്ടു. 

ഇന്ന്‌ കേരളത്തില്‍ വളരെ പ്രചാരത്തിലുള്ള ലാങ്കി മര 
ത്തിനെയാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ വീട്ടുകാര്‍ ആഫ്രിക്കന്‍ മരം എന്ന്‌ 
പേരിട്ടത്‌. ഡണ്‍സ്റ്റനച്ചന്റെ വീട്ടില്‍ നിന്ന്‌ കൊണ്ടു വന്ന്‌ നല്‍കിയ 
വിത്തുകള്‍ മുളപ്പിച്ചതാണ്‌ അമ്പഴക്കാട്‌ നവസന്യാസ ഭവനത്തിന്റെ 
വശങ്ങളില്‍ നിറയെ സുഗന്ധ പൂക്കളുമായി നിന്നിരുന്ന രണ്ട്‌ ലാങ്കി 
മരങ്ങള്‍. അമ്പഴക്കാട്‌ നിന്ന്‌ ഈ മരങ്ങളുടെ തൈകള്‍ മറ്റ്‌ കൊവേ 
ന്തകളിലേക്കും, സ്ഥലങ്ങളിലേക്കും കൊണ്ടു പോകപ്പെടുകയും, 
അങ്ങനെ ഈ മരങ്ങളും, അവയുടെ പൂക്കളും പ്രചാരത്തിലാകു 
കയും ചെയ്തു. 

പൌലോസ്‌ ശ്ലീഹാ പറയുന്നു: “ഞങ്ങള്‍ ദൈവത്തിന്‌ ക്രിസ്തു 
വിന്റെ പരിമളമാണ്‌” (2 കൊറി 2:15). കസ്തൂരിമാനിനെ കുറിച്ച്‌ 
കബീര്‍ദാസിന്റെ അര്‍ത്ഥവത്തായ ഒരു ഹിന്ദി ശ്ലോകം ഉണ്ട്‌. അതിന്റെ 


120 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


മലയാള പരിഭാഷ ഇങ്ങനെയാണ്‌: “പുഷ്പത്തില്‍ പരിമളം എന്ന 
പോലെ നിന്റെ ഉള്ളില്‍ ദൈവം അദൃശ്യനായി വാഴുന്നു. നിന്റെ 
ഉള്ളില്‍ തന്നെ ദൈവം ഉണ്ടെന്ന്‌ മനസ്സിലാക്കാതെ കസ്തൂരിമാ 
നിനെ പോലെ സുഗന്ധ ഉറവിടം തേടി നീ അലഞ്ഞുനടക്കുന്നു.” 
കസ്തൂരിമാനിന്റെ നാഭിയില്‍ നിന്നാണ്‌ ലോകത്തിലെ വളരെ വിശി 
ഷ്ടമായ സുഗന്ധങ്ങളില്‍ ഒന്നായ്‌ കസ്തൂരി പുറപ്പെടുന്നത്‌. കസ്തൂ 
രിമാന്‍ ഈ മണം എവിടെ നിന്ന്‌ വരുന്നു എന്നറിയാതെ കാണുന്ന 
പുല്ലിലും പുഷ്പത്തിലും പരിമള ഉറവിടം തിരഞ്ഞ്‌ നടക്കുന്നു. ആഫ്രി 
ക്കന്‍ ഫ്ളവര്‍ എന്ന്‌ വീട്ടുകാര്‍ പേര്‌ നല്‍കിയ ലാങ്കി പൂവിന്റെ പരി 
മളം വരുന്നത്‌ തന്റെ പോക്കറ്റില്‍ നിന്നാണെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
കണ്ടെത്തുകയും, തിരിച്ചറിയുകയും ചെയ്തു. ഈ പരിമള പുഷ്പം 
്രചാരത്തിലാകുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ കാരണക്കാരനായി. കസ്തൂ 
രിമാന്‍ തന്റെ ഉള്ളില്‍ തന്നെയുള്ള കസ്തൂരിയെ തിരിച്ചറിയാതെ 
വൃഥാ അന്വേഷണ ത്വരയുമായി അലയുന്നു. ഡണ്‍സ്റ്റനച്ചനും 
എന്നും ഒരു അന്വേഷകന്‍ ആയിരുന്നു. പക്ഷെ, ഡണ്‍സ്റ്റനച്ചന്റെ 
അന്വേഷണം കസ്തൂരിമാനിന്റേതില്‍ നിന്ന്‌ തീര്‍ത്തും വ്യത്യസ്ത 
മായിരുന്നു. തന്റെ ഉള്ളിലുള്ള യേശുസാന്നിധ്യമാകുന്ന പരിമളത്തെ 
നല്ലവണ്ണം കണ്ടെത്തിയതിന്‌ ശേഷമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ 
അന്വേഷണത്തെ കൂടുതല്‍ ശക്തമാക്കിയത്‌. താന്‍ കണ്ടെത്തിയ 
യേശുവാകുന്ന പരിമളത്തെ എങ്ങനെയൊക്കെ പകര്‍ന്നു നല്‍കാം, 
മറ്റുള്ളവരെ കൂടി എങ്ങനെ യേശുപരിമളത്താല്‍ സുഗന്ധ പൂരിത 
രാക്കാം എന്നൊക്കെയുള്ള അന്വേഷണത്തിലായിരുന്നു എപ്പോഴും 
ഡണ്‍സ്റ്റനച്ചന്‍ എന്നുള്ളതാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ അന്വേഷണത്തിന്റെ 
വൃതിരേകത. ഡണ്‍സ്റ്റനച്ചന്റെ അന്വേഷണങ്ങള്‍ അസ്ഥാനത്താകാ 
റില്ല. അനവധി പേരെ ആ അന്വേഷണവലയത്തിലേക്ക്‌ ആകർഷി 
ച്ചുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ അവരെയൊക്കെ യേശു സ്നേഹമാകുന്ന 
നാര്‍ദീന്‍ പരിമളത്താല്‍ അഭിഷേകം ചെയ്തു കൊണ്ടിരുന്നു. സ്വയം 
സുഗന്ധ സമ്പന്നമായ ഒരു ഹോമബലി ആയിതീര്‍ന്നുകൊണ്ട്‌ അനേ 
കര്‍ക്ക്‌ ഡണ്‍സ്റ്റനച്ചന്‍ ആ പരിമള ബലിയില്‍ ഭാഗഭാഗിത്വം നല്‍കി. 
ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു: “കര്‍ത്താവിന്‌ വേണ്ടി സേവനം ചെയ്യുക 
എന്നതിനേക്കാള്‍ വലിയ സന്തോഷം ഇല്ല; അതുകൊണ്ട്‌ എന്റെ 
കുടുംബത്തില്‍ നിന്ന്‌ ദൈവവിളികള്‍ ഉണ്ടാകുവാന്‍ ഞാന്‍ 
എപ്പോഴും പ്രാര്‍ത്ഥിക്കാറുണ്ട്‌.” 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 121 


ഡണ്‍സ്റ്റനച്ചന്റെ മനം പോലെ മംഗളകരമായ കാര്യങ്ങള്‍ നിറ 
വേറി. കര്‍ത്താവ്‌ ഡണ്‍സ്റ്റനച്ചന്റെ പ്രാര്‍ത്ഥനകള്‍ക്ക്‌ ഉത്തരം നല്‍കി 
കൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചനെ കര്‍ത്താവ്‌ സ്നേഹിക്കുന്നു എന്ന്‌ സാക്ഷ്യ 
പ്പെടുത്തി. ഡണ്‍സ്റ്റനച്ചന്റെ ഒരു പെങ്ങള്‍ സേക്രട്ട്‌ ഹാര്‍ട്ട്‌ സഭയില്‍ 
സിസ്റ്റര്‍ മേരി മാഴ്സിന്‍ എന്ന്‌ പേരില്‍ മാതൃകാപരമായ സേവനം 
ചെയ്ത്‌ സ്വര്‍ഗ്ഗരപാപ്തയായി. സഹോദര സന്താനങ്ങളില്‍ നിന്ന്‌ പാല 
ക്കാട്‌ രൂപതാംഗമായ ജോണ്‍ മരിയ വിയാനി അച്ചനുണ്ട്‌, മലബാര്‍ 
മിഷനറി ബ്രദേഴ്സില്‍ ബ്രദര്‍ സാവിയോ ഉണ്ട്‌, ഫ്രാന്‍സിസ്കന്‍ 
ക്ലാരിസ്റ്റ്‌ കോണ്‍ഗ്രിഗേഷനില്‍ സിസ്റ്റര്‍ ലിസ്സി മരിയ ഉണ്ട്‌. ഇവര്‍ക്ക്‌ 
പുറമെ, ഡണ്‍സ്റ്റനച്ചന്റെ തറവാട്ടില്‍ നിന്ന്‌ വേറെയും വൈദികരും 
സന്യസ്തരും ഉണ്ട്‌. 

നവസന്യാസകാല അനുഭവങ്ങളില്‍ ഡണ്‍സ്റ്റനച്ചന്‌ വളരെ പ്രിയ 
മായി മനസ്സില്‍ സൂക്ഷിച്ചിരുന്നത്‌ നോവിഷ്യേറ്റിന്റെ അവസാന 
ത്തോട്‌ അടുത്തുള്ള ദിവസങ്ങളില്‍ ആദ്യര്രത വാഗ്ദാനത്തിന്‌ 
മുമ്പുള്ള ഗുരുവച്ചനുമായുള്ള ആത്മസംഭാഷണത്തില്‍ ഗുരുവച്ചന്‍ 
പറഞ്ഞ താഴെയുള്ള വാചകങ്ങളാണ്‌! “ഞാന്‍ ബ്രദര്‍ ഡണ്‍സ്റ്റനോട്‌ 
കുറച്ചധികം ദേഷ്യപ്പെട്ടിട്ടുണ്ട. അതൊക്കെ ക്ഷമിക്കണം, മറക്കണം. 
ബ്രദര്‍ ഡണ്‍സ്റ്റന്‍ ദേഷ്യം എന്നൊരു പ്രകൃതം ഇല്ല.” 

വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു: “കരിമ്പ്‌ ആട്ടുമ്പോള്‍ അതില്‍ 
നിന്ന്‌ രസജനകമായ പാനീയം ഉണ്ടാകുന്നു. സല്‍ബുദ്ധിയും 
നേര്‍ചിന്തയും ആത്മാവില്‍ ജ്ഞാനസുകൃതരസം നല്‍കുന്നു. ഇത്‌ 
പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്‌. അതിലൂടെ നമുക്ക്‌ പുതുജീവിത 
അനുഭവം ഉണ്ടാകുന്നു.” ഡണ്‍സ്റ്റനച്ചന്റെ നോവിസ്‌ മാസ്റ്ററില്‍ പരി 
ശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളായ സല്‍ബുദ്ധിയും നേര്‍ചിന്തയും 
ബ്രദര്‍. ഡണ്‍സ്റ്റന്‍ കണ്ടെത്തി. അതുകൊണ്ടാണ്‌ അദ്ദേഹം തന്നി 
ലുള്ള ദേഷ്യപ്രകൃതിയെ ഏറ്റുപറഞ്ഞുകൊണ്ട്‌ ബ്രദര്‍ ഡണ്‍സ്റ്റനോട്‌ 
ക്ഷമാപണം ചെയ്തതെന്ന്‌ ബ്രദര്‍ ഡണ്‍സ്റ്റന്‌ ഉറപ്പുണ്ടായിരുന്നു. 
ഡണ്‍സ്റ്റനച്ചന്‍ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്‌ പിന്നീട്‌ പറഞ്ഞു: 
“എനിക്ക്‌ ഗുരുവച്ചനോട്‌ മനസ്സില്‍ നീരസം തോന്നിയിരുന്നു എന്നു 
ള്ളത്‌ സത്യമാണ്‌. അദ്ദേഹം പലപ്പോഴും എന്നെ കോപത്തോടെ തിരു 
ത്തിയിരുന്നത്‌ മറ്റുള്ളവര്‍ കൂടി കേട്ടിട്ടുണ്ട്‌. അതില്‍ എനിക്ക്‌ ചെറിയ 


122 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വെറുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ, ഗുരുവച്ചന്റെ എന്നോടുള്ള ക്ഷമാ 
പണം കേട്ടപ്പോള്‍, എന്നില്‍ നിന്ന്‌ വെറുപ്പൊക്കെ പോയി. എന്റെ 
ദേഷ്യത്തെ നിയന്ത്രിക്കുവാന്‍ എനിക്ക്‌ അത്‌ വലിയ ഗുണപാഠം 
ആകുകയും ചെയ്തു.” 

ദേഷ്യസ്വഭാവത്തിന്റെ അടിസ്ഥാനം അഹങ്കാര ചിന്തയാണ്‌. ബൃഹ 
ദാരണ്യകോപനിഷത്തിലെ ആചാര്യന്മാരില്‍ ഒരുവനായ 
യാജ്ഞവല്‍ക്യന്‍ അതിബുദ്ധിമാന്‍ ആയിരുന്നു എങ്കിലും, അദ്ദേഹം 
വലിയ ദേഷ്യക്കാരന്‍ ആയിരുന്നു. തന്റെ ശിഷ്യന്മാരെ അദ്ദേഹം 
വലിയ കോപത്താല്‍ ദുഃഖിപ്പിച്ചിരുന്നു. തന്റെ കോപം കാരണം കര 
യുന്ന ശിഷ്യനെ ഒരിക്കല്‍ അദ്ദേഹം കണ്ടു. ആ ശിഷ്യന്റെ ദയ 
നീയഭാവം യാജ്ഞവല്‍ക്യനില്‍ ദുഃഖം ഉളവാക്കി. തന്നിലുള്ള ആഹ 
ങ്കാരമാണ്‌ ദേഷ്യമായി മാറുന്നതെന്ന്‌ അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ 
ബുദ്ധിസാമര്‍ത്ഥ്യത്തില്‍ നിന്നാണ്‌ അഹങ്കാരം വളരുന്നതെന്ന്‌ 
യാജ്ഞവല്‍ക്യന്‍ മനസ്സിലാക്കി. ദേഷ്യസ്വഭാവത്തെ മറികടക്കുവാന്‍ 
അഹങ്കാരം കൈവെടിയണമെന്ന്‌ അദ്ദേഹം മനസ്സില്‍ തീരുമാനിച്ചു. 
എന്റെ കൈയിലുണ്ടായിരുന്ന അറിവ്‌ സംബന്ധമായ എല്ലാ സംഗ 
തികളും ആശ്രമ അങ്കണത്തില്‍ വാരികൂട്ടിയിട്ട്‌ യാജഞവല്‍ക്യന്‍ 
കത്തിച്ചു കളഞ്ഞു. എന്നിട്ട്‌ അദ്ദേഹം ആശ്രമത്തിലെ വിദ്യ അഭ്യ 
സിക്കുന്ന ശിഷ്യന്മാരുടെ ദാസനായി ജീവിച്ചുവത്രെ! നോവിസ്‌ മാസ്റ്റ 
റില്‍ ബ്രദര്‍ ഡണ്‍സ്റ്റന്‍ കണ്ടെത്തിയ സല്‍ബുദ്ധിയും നേര്‍ചിന്തയും 
യാജ്ഞവല്‍ക്യനെ പോലെ ദേഷ്യം ഉപേക്ഷിക്കുവാന്‍ ബ്രദര്‍ 
ഡണ്‍സ്റ്റന്‌ കാരണം തീര്‍ത്തു. 


ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു: “ഞാന്‍ മുന്‍കോപിയും ശുണ്ഠിക്കാ 
രനും ആയിരുന്നു. കര്‍ത്താവിലേക്ക്‌ അടുത്തപ്പോള്‍ മറ്റുള്ളവരെ 
കുറിച്ച്‌ ആഴത്തില്‍ മനസ്സിലാക്കുവാന്‍ എനിക്ക്‌ സാധിച്ചു തുടങ്ങി. 
അതുകൊണ്ട്‌ മറ്റുള്ളവരോട്‌ ദേഷ്യപ്പെടുന്നത്‌ സ്വന്തം ആത്മീയ 
പിന്നോക്ക അവസ്ഥയുടെ ലക്ഷണം ആണെന്ന്‌ എനിക്ക്‌ ബോധ്യ 
പ്പെട്ടു. അത്‌ എന്റെ ദേഷ്യസ്വഭാവത്തിന്‌ കടിഞ്ഞാണ്‍ ഇട്ടു.” 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 123 


19 


ഒട്ടം കെട്ടല്‍ 


ഡണ്‍സ്റ്റനച്ചന്‍ വളരെ ശാന്തസ്വഭാവക്കാരന്‍ ആയിരുന്നു എങ്കിലും, 
ഡണ്‍സ്റ്റനച്ചന്‍ ദേഷ്യപ്പെട്ട്‌ കണ്ടിട്ടുള്ള ചുരുക്കം ചില അവസരങ്ങള്‍ 
ഉണ്ട്‌. റാഞ്ചിയില്‍ വെച്ച്‌ ഞങ്ങളില്‍ ഒരാളോട്‌ കോപിച്ച ഒരു അവ 
സരം കൂടി കുറിക്കുന്നു. ഞങ്ങളുടെ നിശ്ചിത സ്പിരിച്വല്‍ റീഡിംഗ്‌ 
സമയത്ത്‌ ഒരാള്‍ വടക്കന്‍ അച്ചന്റെ “എന്റെ കുതിപ്പും, കിതപ്പും” 
ആത്മകഥാ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു! ഡണ്‍സ്റ്റനച്ചന്‍ 
ഇത്‌ എങ്ങനെയോ അറിഞ്ഞു. “ലൈബ്രറിയില്‍ ചെന്ന്‌ കഴിഞ്ഞാല്‍ 
ഏത്‌ പുസ്തകമാണ്‌ വായിക്കുവാന്‍ തിരഞ്ഞെടുക്കേണ്ടത്‌ എന്നറി 
യാന്‍ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കായി പ്രാര്‍ത്ഥിക്കണം” എന്ന്‌ 
ഉപദേശിക്കാറുള്ള ഡണ്‍സ്റ്റനച്ചന്‍ പ്രതീക്ഷിക്കാത്ത ഒരു പുസ്തക 
ത്തിന്റെ വായനയാണ്‌ സ്പിരിച്വല്‍ റീഡിംഗ്‌ സമയത്ത്‌ കണ്ടത്‌. 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ദുശ്ശീലങ്ങള്‍ മാറ്റി എടുക്കുവാന്‍ 
ആത്മാര്‍ത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കില്‍ വീണ്ടും പൊറ്റ പൊളി 
യ്ക്കരുത്‌.” അല്പം കോപത്തോടുകൂടി തന്നെയാണ്‌ ആ വ്യക്തി 
യോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഇത്‌ പറഞ്ഞത്‌. ശാന്തത കൈവിടാത്ത കോപ 
ത്തില്‍ ഡണ്‍സ്റ്റനച്ചന്‍ തുടര്‍ന്നു: “ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങള്‍ വായി 
ക്കുവാനുള്ള സമയമാണിത്‌. അതൊക്കെ വായിച്ചതിന്‌ ശേഷം, ഈ 
പുസ്തകം വായിച്ചാല്‍ കാര്യങ്ങള്‍ ശരിക്ക്‌ മനസ്സിലാക്കുവാന്‍ സാധി 
ക്കും.” 


ഡണ്‍സ്റ്റനച്ചന്‍ ആ സഹോദരനോട്‌ ദേഷ്യപ്പെട്ടപ്പോള്‍, ഉപയോ 
ഗിച്ച “പൊറ്റ പൊളി” പദപ്രയോഗം ഞങ്ങള്‍ക്ക്‌ എളുപ്പത്തില്‍ മന 
സ്സിലാകുന്നത്‌ ആയിരുന്നു. ഒരു ദിവസം ഈ വ്യക്തിയും, ഞങ്ങ 
ളിലെ മറ്റൊരാളും കൂടി പേരയ്ക്ക പൊട്ടിക്കുമ്പോള്‍ ഒരു വാത്വെയ്പ്‌ 
നടത്തി. പേരമരത്തിന്റെ ഏകദേശം കാല്‍ഭാഗം ഉയരത്തില്‍ നിന്ന്‌ 


124 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


താഴോട്ട്‌ ചാടുവാൻ സാധിക്കുമോ എന്നതിലായിരുന്നു വാത്വെയ്പ്‌. 
ബെറ്റ്‌ വെച്ച പ്രകാരം വാശി കയറി പേരമരത്തില്‍ നിന്ന്‌ ഇറങ്ങി 
കൊണ്ടിരുന്ന ബ്രദര്‍ താഴോട്ട്‌ ചാടി. താഴെ എത്തിയപ്പോള്‍ ചാടിയ 
വ്യക്തി പരിക്കുകള്‍ കൂടാതെ കഷ്ടിച്ച്‌ രക്ഷപ്പെട്ടു. കുറച്ച്‌ ദൂരത്തായി 
പച്ചക്കറി തോട്ടത്തില്‍ പണി ചെയ്ത്‌ കൊണ്ടിരുന്ന ഞാനുള്‍പ്പെടെ 
ഉള്ളവര്‍ സ്വരം കേട്ട്‌ നോക്കിയപ്പോള്‍, അതാ പേരമരത്തിന്റെ താഴെ 
ഒരാള്‍ വയ്യാതെ ഇരിക്കുന്നു. ഞങ്ങള്‍ താങ്ങിപിടിച്ച്‌ എഴുന്നേല്‍പ്പിച്ച്‌ 
നിറുത്തിയപ്പോഴേക്കും ഗുരുവച്ചനും എത്തി. ഒരാള്‍ ഓടിപോയി 
സാഹസക്കാരന്‍ കുടിക്കുവാന്‍ വെള്ളം കൊണ്ടു വന്ന്‌ കൊടുത്തു. 
ഡണ്‍സ്റ്റനച്ചന്‍ ചോദിച്ചു: “വല്ലതും പറ്റിയോ?” വാതുവെയ്പ്‌ ചാട്ട 
ക്കാരന്‍ ആകെ പരിഭ്രമിച്ച അവസ്ഥയില്‍ പറഞ്ഞു: “ചെവിയില്‍ 
നല്ല മൂളിച്ച.” “പോയി നിവര്‍ന്ന്‌ കെടുക്ക്‌... എന്തെങ്കിലും ഒടിവോ, 
ചതവോ പറ്റിയിട്ടുണ്ടെങ്കില്‍ ഡോക്ടറെ കാണാന്‍ പോകാം.” ഗുരു 
വച്ചന്‍ പറഞ്ഞു. ഞങ്ങള്‍ ആ ബ്രദറിനെ താങ്ങിപിടിച്ച്‌ കൊണ്ടു 
പോയി കട്ടിലില്‍ കിടത്തി. ദൈവാനുഗ്രഹം കൊണ്ട്‌ കാര്യമായി 


997 66 


ഒന്നും പറ്റിയില്ല. 

പിന്നീടാണ്‌ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച്‌ ഗുരുവച്ചനും, ബാക്കി 
ഉള്ളവരും സ്പഷ്ടമായി അറിഞ്ഞത്‌. വാതുവയ്പുകാരെ ഡണ്‍സ്റ്റ 
നച്ചന്‍ മുറിയില്‍ വിളിച്ച്‌ നല്ലവണ്ണം ശാസിച്ചു. അന്ന്‌ വൈകുന്നേരം 
ഞങ്ങളുടെ പതിവുള്ള മീറ്റിംഗില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഗൌരവം വിടാതെ 
പറഞ്ഞു: “ഞങ്ങളുടെയൊക്കെ നോവിഷ്യേറ്റ്‌ കാലത്ത്‌ ഒട്ടം കെട്ടുക 
എന്നൊരു ഏര്‍പ്പാട്‌ ഉണ്ടായിരുന്നു. എന്നാല്‍, പേരമരത്തില്‍ നിന്ന്‌ 
ചാടിയത്‌ പോലെയുളള ഒട്ടം കെട്ടലൊന്നും ഇനി വേണ്ട.” 

ഒട്ടം കെട്ടല്‍ എന്താണ്‌ എന്ന്‌ പിന്നീട്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഞങ്ങള്‍ക്ക്‌ 
വിശദീകരിച്ചു തന്നു. നവസന്യാസ കാലത്തുണ്ടായിരുന്ന ഒരു 
വിശുദ്ധ വാത്വെയ്പ്‌ ആയിരുന്നു ഒട്ടം കെട്ടല്‍. സന്യാസ്രവതങ്ങ 
ളെ, പ്രത്യേകിച്ച്‌ ദാരിദ്യ്രവതത്തെ ആഴത്തില്‍ അഭ്യസിക്കുവാന്‍ ഉപ 
കരിക്കുന്നതായിരുന്നു ഒട്ടം കെട്ടല്‍. ഇതില്‍ ഉപയോഗവസ്തുക്കളെ 
ഏറ്റവും പരിമിതപ്പെടുത്തുകയും, കയ്യിലുള്ള ബാക്കി വസ്തുക്കളെ 
ഒരു നിശ്ചിത കാലത്തേക്ക്‌ മാറ്റിവെക്കുകയും ചെയ്യുമായിരുന്നു. ഉദാ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 125 


ഹരണത്തിന്‌ അഞ്ച്‌ ജോഡി വസ്ത്രം ഉള്ള ഒരു സന്യാസി ക്രിസ്തു 
മസ്സ്‌ നൊയമ്പ്‌ ആരംഭിക്കുന്ന ദിവസം ആ വസ്ത്രങ്ങളില്‍ രണ്ട്‌ 
ജോഡി മാത്രം ഉപയോഗിക്കാമെന്ന്‌ വാത്വെക്കുകയും, ബാക്കി മൂന്ന്‌ 
ജോഡികളെ ക്രിസ്മസ്സ്‌ ദിവസം വരെ മാറ്റിവെക്കുകയും ചെയ്യു 
ന്നു. ഒരാള്‍ മറ്റൊരാളുമായി നോവിഷ്യേറ്റ്‌ കാലത്ത്‌ ഉണ്ടാക്കുന്ന 
ഈ പ്രത്യേക വാതുവെപ്പ്‌ രീതി ചിലപ്പോള്‍ മാത്സര്യ പ്രകിയയി 
ലേക്ക്‌ നീങ്ങാറുണ്ട്‌. 

“എന്റെ കുതിപ്പും, കിതപ്പും” വായിച്ചിരുന്നയാള്‍ പേരമരത്തില്‍ 
നിന്നുള്ള ചാട്ടമത്സരത്തിലെ ഒരു കക്ഷിയായിരുന്നു. ഇത്തരം അച്ച 
ടക്കമില്ലാത്ത സംഗതികള്‍ ഉപേക്ഷിക്കണമെന്ന്‌ ഗുരുവച്ചന്‍ അദ്ദേ 
ഹത്തെ കര്‍ശനമായി ഉപദേശിച്ചിരുന്നതാണ്‌. സ്വപിരിച്ചചല്‍ റീഡിംഗ്‌ 
സമയത്ത്‌ വീണ്ടും അച്ചടക്കമില്ലാത്ത കാര്യം അദ്ദേഹത്തില്‍ കണ്ട 
പ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‌ കോപം വന്നു. ഇദ്ദേഹത്തിന്റെ സംസാരത്തില്‍ 
ഇടയ്ക്കിടക്ക്‌ അനുചിതമായ വാക്കുകള്‍ ഉണ്ടാകാറുള്ളത്‌ മുമ്പൊ 
രിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ തിരുത്തല്‍ 
സമയത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “അട്ടപ്പാടിയില്‍ ആയിരുന്നപ്പോള്‍ 
പണിക്കാരായ ആദിവാസികള്‍ സംസാരത്തില്‍ നമ്മള്‍ തെറികള്‍ 
എന്നു പറയുന്ന വാക്കുകള്‍ സ്ഥിരമായി ഉപയോഗിക്കുന്നത്‌ ഞാന്‍ 
കേട്ടിട്ടുണ്ട്‌. ആദ്യമൊക്കെ എനിക്കത്‌ വലിയ വിഷമമായിരുന്നു. 
പിന്നീട്‌ ഞാനത്‌ അത്ര ഗരവമാക്കാറില്ല. കാരണം, അത്‌ അവരുടെ 
സംസ്കാരത്തിന്റെ ഭാഗമാണ്‌. പക്ഷെ, നിങ്ങളുടെ സംസ്കാരം 
വളരെ വ്യത്യസ്തമാകണം. അതുകൊണ്ട്‌ സംസാരത്തില്‍ സൂക്ഷി 
ക്കണം.” ഇത്തരം തിരുത്തലുകള്‍ നല്‍കിയിട്ടും സ്ഥായിയായ മാറ്റം 
ഉണ്ടാകാത്തതുകൊണ്ടും, മറ്റുള്ളവര്‍ക്കു കൂടി ദുര്‍മാതൃക ആകും 
എന്നുള്ളതുകൊണ്ടും കൂടിയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ കോപം. 
ദുശ്ലീലങ്ങളും, ദുഷ്തഴക്കങ്ങളും സ്വഭാവത്തില്‍ നിന്ന്‌ മാറ്റി കഴി 
ഞ്ഞാല്‍, വീണ്ടും അവയിലേക്ക്‌ തിരിയുന്നത്‌ ഉണങ്ങിയ മുറിവിന്റെ 
മുകളിലുള്ള പൊറ്റ പൊളിച്ച്‌ കളഞ്ഞ്‌ മുറിവ്‌ ഉണങ്ങാതിരിക്കുവാന്‍ 
വീണ്ടും കാരണം ഉണ്ടാക്കുന്നത്‌ പോലയാണെന്നാണ്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ ശാസനാരൂപത്തില്‍ പറഞ്ഞത്‌. 


126 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വീണ്ടും കബീര്‍ ദാസിന്റെ ഒരു ശ്ലോകം കൂടി ചേര്‍ക്കുന്നു. കബീര്‍ 
ദാസ്‌ പറയുന്നു: “പ്രാര്‍ത്ഥനാ മാലയിലെ രുദ്രാക്ഷ മണി ഉരുട്ടി ഉരുട്ടി 
നീ പ്രാര്‍ത്ഥിക്കുവാന്‍ തുടങ്ങിയിട്ട്‌ കാലം ഏറെ ആയല്ലൊ. പക്ഷെ, 
നിന്റെ മനസ്സാകുന്ന രുദ്രാക്ഷ മണിയെ നീ ഇതുവരെ ദൈവത്തി 
ലേക്ക്‌ ഉരുട്ടിയിടാത്തത്‌ എന്ത്‌ കൊണ്ടാണ്‌?” 


ഞങ്ങള്‍ നോവിഷ്യേറ്റില്‍ ആയിരിക്കുമ്പോഴും ഡണ്‍സ്റ്റനച്ചന്‍ 
ദേഷ്യം പ്രകടിപ്പിച്ച ഒരു സംഭവം ഓര്‍ക്കുന്നു. ഞങ്ങളുടെ കൂടെ 
കുറച്ചധികം വാശിക്കാരനും, പിണക്കകാരനുമായിരുന്ന ഒരു വ്യക്തി 
ഉണ്ടായിരുന്നു. ഇതെക്കുറിച്ച്‌ അറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ അയാളെ 
ആദ്യം സ്നേഹത്തിലും, പിന്നീട്‌ കാര്‍ക്കശ്യത്തിലും തിരുത്തുവാന്‍ 
ശ്രമിച്ചു. അയാള്‍ കാര്യങ്ങളുടെ ഗരവും മനസ്സിലാക്കുന്നില്ല എന്ന്‌ 
കണ്ടപ്പോള്‍, അയാള്‍ക്ക്‌ ഗൌരമായ തിരുത്തല്‍ നല്‍കുവാന്‍ ബന്ധ 
പ്പെട്ടവരെ ഡണ്‍സ്റ്റനച്ചന്‍ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ ശെമ്മാ 
ശന “രക്ഷാകരമായ പശ്ചാത്താപം” (2 കൊറി 7:6) കൈവരുവാ 
നുള്ള കോപമായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റേത്‌. അതുകൊണ്ട്‌ ഡണ്‍സ്റ്റ 
നച്ചന്റെ കോപം ആത്മീയ കോപം ആയിരുന്നു എന്നു വേണം നാം 
മനസ്സിലാക്കാന്‍. 


സമര്‍പ്പണ ജീവിതത്തിലേക്കും, പൌരോഹിതൃത്തിലേക്കുമുള്ള 
പരിശീലന കാലഘട്ടം യേശുവിലേക്ക്‌ സമ്പൂര്‍ണ്ണമായി രൂപാന്തര 
പെടുത്തി എടുക്കുവാനുള്ള സമയമാണ്‌. ഈ രൂപാന്തരപ്പെടുത്തി 
എടുക്കല്‍ വിജയപ്രദമായാല്‍ സമര്‍പ്പണ ജീവിതവും പൌരോഹിത്യ 
ജീവിതവും വളരെ സന്തോഷ്പ്രദമാകും. ഒരു പ്രത്യേക സാഹചര്യ 
ത്തില്‍ സന്യാസ പൌരോഹിത്യം ഉപേക്ഷിച്ച ഡണ്‍സ്റ്റനച്ചന്റെ ഒരു 
ശിഷ്യനെ കുറിച്ചുളള സംസാരത്തിനിടയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: 
“ചിലര്‍ വളര്‍ന്ന്‌ വളര്‍ന്ന്‌ സഭയ്ക്ക്‌ അവരെ ഉള്‍കൊള്ളുവാന്‍ 
പറ്റാത്ത രീതിയില്‍ ആയിപോകുന്നു. അവര്‍ക്ക്‌ സഭയെ ഉള്‍കൊ 
ള്ളുവാനും പ്രയാസമായി വരുന്നു. ദൈവം നല്‍കിയ വിളിയുടെ 
മാഹാത്മ്യം മനസ്സിലാക്കാതെ അവര്‍ തന്നെ ദൈവവിളി നഷ്ടപ്പെ 
ടുത്തി കളയുന്നു.” തീര്‍ച്ചയായും ഒരു കാര്യം ഇവിടെ പരാമര്‍ശ വി 
ധേയമാക്കേണ്ടതുണ്ട്‌. യേശുവിലേക്ക്‌ തങ്ങളെ തന്നെ രൂപാന്തരപ്പെ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 127 


ടുത്തി എടുക്കുന്നതില്‍ എവിടെയോ സംഭവിച്ച പാളിച്ചകളാണ്‌ 
ഇത്തരം വ്യക്തികളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത്‌. അനുഭവ 
ങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഇത്തരം ബോധ്യങ്ങളായിരിക്കാം, ഒരു 
പക്ഷെ പരിശീലനത്തില്‍ ആയിരുന്ന ചിലരോട്‌ കുറച്ച്‌ കോപം പ്രക 
ടിപ്പിക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചനെ നിര്‍ബന്ധിച്ചത്‌. 


യേശുവിലേക്ക്‌ തന്നെ തന്നെ സമ്പൂര്‍ണ്ണമായും അനുരുപപ്പെടു 
ത്തിയെടുക്കുവാന്‍ എപ്പോഴും ബദ്ധശ്രദ്ധനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‌ 
ഈ തീവ്ര ശ്രമത്തില്‍ ഏറ്റവും വലിയ വിലങ്ങുതടിയായി മാറിയത്‌ 
ചെറുപ്പകാലം തുടങ്ങി ഉണ്ടായിരുന്ന ദേഷ്യസ്വഭാവം ആയിരുന്നു 
എന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ തുറന്ന്‌ പറഞ്ഞിട്ടുണ്ട്‌. എന്നാല്‍ നവസന്യാസം 
കഴിഞ്ഞ്‌ ആദ്യര്രതവാഗ്ദാന സമയത്തിനോട്‌ അടുത്ത നാളുകളില്‍ 
ഒരു ദിവസം ഗുരുവച്ചനുമായിട്ടുളള ആത്മീയ സംഭാഷണത്തിനിട 
യില്‍ ബ്രദര്‍ ഡണ്‍സ്റ്റനോട്‌ ഗുരുവച്ചന്‍ പറഞ്ഞു: “ഡണ്‍സ്റ്റന്റെ 
ദേഷ്യസ്വഭാവമൊക്കെ പൂര്‍ണ്ണമായി മാറിയതായി ഞാന്‍ മനസ്സിലാ 
ക്കുന്നു. നല്ല കാര്യം.” എന്നാണ്‌ തന്റെ ദേഷ്യസ്വഭാവം മാറികിട്ടിയ 
തിനെ കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു: “മറ്റുള്ളവരെ കൂടുതല്‍ 
മനസ്സിലാക്കുവാന്‍ ഞാന്‍ ശ്രമിച്ചപ്പോള്‍ എന്റെ ദേഷ്യസ്വഭാവം കുറ 
ഞ്ഞുവന്നു. മറ്റുള്ളവരോട്‌ ദേഷ്യപ്പെടുന്നത്‌ ആത്മീയ പിന്നോക്ക 
അവസ്ഥയുടെ തെളിവാണ്‌.” ഡണ്‍സ്റ്റനച്ചന്റെ പ്രാര്‍ത്ഥനാ ജീവിതം 
യേശുവിലേക്ക്‌ രൂപാന്തരപ്പെടുന്ന ആ പാവന പ്രക്രിയ ആയിരുന്നു. 
ആ രൂപാന്തരപ്പെടലില്‍ ഡണ്‍സ്റ്റനച്ചന്റെ പരസ്പര ബന്ധങ്ങള്‍ കൂടു 
തല്‍ യേശുമയമായി. പരിശീലകന്‍ ആയിരുന്ന സമയങ്ങളില്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ അപൂര്‍വ്വമായി കോപിച്ചിട്ടുണ്ടെങ്കില്‍ അത്‌ മറ്റുള്ള 
വരെ യേശുവിലേക്ക്‌ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ള ആദ്ധ്യാ 
ത്മിക സാധനയുടെ സോപാനം ആയിരുന്നു എന്നുള്ളതില്‍ സ്പഷ്ട 
മാണ്‌. 

കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നു: “മറ്റുള്ളവരുടെ തെറ്റുകളും 
കുറ്റങ്ങളും കാണുമ്പോള്‍ അത്ഭുതപ്പെടാതിരിക്കുന്നതും, മറ്റുള്ളവ 
രുടെ നന്മകളും നേട്ടങ്ങളും കാണുമ്പോള്‍ ആത്മാര്‍ത്ഥമായി സന്തോ 
ഷിക്കുന്നതുമാണ്‌ യഥാര്‍ത്ഥ പരസ്നേഹം.” മറ്റുള്ളവരിലെ പോരാ 
യ്മകള്‍ ഡണ്‍സ്റ്റനച്ചനെ അത്ഭുതപ്പെടുത്താറില്ല. മറ്റുള്ളവരില്‍ യേശു 


128 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


പ്രതീക്ഷിക്കുന്ന നന്മകള്‍ ഉണ്ടായി കാണുവാന്‍ ആത്മാര്‍ത്ഥമായ 
പരസ്നേഹത്തോടെ തിരുത്തുകയാണ്‌ അദ്ദേഹം ചെയ്യാറുള്ളത്‌. 
പ്രാര്‍ത്ഥനാപൂര്‍വ്വം മറ്റുള്ളവരെ മനസ്സിലാക്കുന്തോറും അവരിലെ 
പോരായ്മകളുടെ കാരണങ്ങളും, പശ്ചാത്തലങ്ങളും മനസ്സിലാക്കു 
വാന്‍ അദ്ദേഹത്തിന്‌ സാധിച്ചിരുന്നു. ഈ മനസ്സിലാക്കല്‍ പ്രകിയ 
മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളില്‍ സംയമനം പാലിക്കുവാന്‍ അദ്ദേ 
ഹത്തിന്‌ സഹായകമായി തീര്‍ന്നു. അപരനിലെ നന്മകള്‍ കാണു 
വാന്‍ അദ്ദേഹം എപ്പോഴും ഉത്സുകനായിരുന്നു. നന്മകളെ പ്രോത്സാ 
ഹിപ്പിച്ചാല്‍ തിന്മകള്‍ കുറയും എന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‌ ബോധ്യം ഉണ്ടാ 
യിരുന്നു. ഇത്തരം ഒരു പരസ്നേഹ വീക്ഷണത്തില്‍ റാഞ്ചിയില്‍ 
വെച്ച്‌ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക്‌ ഞങ്ങളെ വിളിച്ചുകൂട്ടി മറ്റുള്ളവ 
രിലെ നന്മകള്‍ എഴുതുവാന്‍ ഞങ്ങളോട്‌ പറയുമായിരുന്നു. മറ്റുള്ള 
വരെ കുറിച്ചുള്ള നന്മകള്‍ എഴുതി കഴിഞ്ഞാല്‍, അത്‌ എല്ലാവരെ 
കൊണ്ടും വായിപ്പിക്കുമായിരുന്നു. ഇത്‌ ഞങ്ങളുടെ സമൂഹജീവിത 
ത്തിലെ കൂട്ടായ്മയ്ക്കും, കെട്ടുറപ്പിനും വളരെ ഉര്‍ജ്ജം പകരുന്ന 
തായിരുന്നു. യേശുവിലേക്ക്‌ ഞങ്ങളെ തന്നെ അനുരുപപ്പെടുത്തി 
എടുക്കുവാന്‍ സ്വന്തം ജീവിതാനുഭവങ്ങളില്‍ നിന്ന്‌ സ്വരൂപിച്ചെടുത്ത 
ഡണ്‍സ്റ്റനച്ചന്റെ ഇത്തരം കര്‍മ്മപരിപാടികള്‍ ഞങ്ങളുടെ പരസ്പര 
ബന്ധങ്ങളെ തീര്‍ച്ചയായും ഈട്ടിവളര്‍ത്തുന്നത്‌ ആയിരുന്നു. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 129 


20 


സുകൃത ശല്യം 


ഡണ്‍സ്റ്റനച്ചനെ കുറിച്ചുള്ള എന്റെ ഓര്‍മ്മ കുറിപ്പുകളുടെ അവസാന 
ഭാഗമാണിത്‌. ഞങ്ങളുടെ നോവിഷ്യേറ്റിന്റെ അവസാന നാളുകളോട്‌ 
അടുത്ത്‌ ഡണ്‍സ്റ്റനച്ചന്‌ ഹെര്‍ണിയ ഓപ്പറേഷന്‍ ഉണ്ടായി. തൃശൂര്‍ 
അമല ആശുപത്രിയില്‍ വെച്ചായിരുന്നു ഓപ്പറേഷന്‍. അമലയില്‍ 
നിന്ന്‌ അമ്പഴക്കാട്ടേക്ക്‌ ഡണ്‍സ്റ്റനച്ചനെ തിരിച്ചു കൊണ്ടുവരുവാന്‍ 
നിയോഗിക്കപ്പെട്ടവരില്‍ ഞാനും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തില്‍ 
അമ്പഴക്കാട്‌ പ്രിയോരച്ചനായിരുന്ന കായൂസ്‌ എടാട്ടുകാരന്‍ അച്ചന്‌ 
ചില കാര്യങ്ങള്‍ക്കായി തൃശൂര്‍ പ്രൊവിന്‍ഷ്യല്‍ ഹസില്‍ പോകേ 
ണ്ട ദിവസങ്ങളില്‍ ഒന്നായിരുന്നു അത്‌. ആ സാഹചര്യവും കൂടി 
കണക്കിലെടുത്ത്‌ ഞങ്ങള്‍ കാറില്‍ കായൂസ്‌ അച്ചന്റെ കൂടെ അമ്പ 
ഴക്കാട്‌ നിന്ന്‌ തൃശൂര്‍ക്ക്‌ പോയി. ഡണ്‍സ്റ്റനച്ചനുമായി തിരിച്ചു 
വരുന്ന സമയത്ത്‌, കാറില്‍ വച്ച്‌, കായൂസ്‌ അച്ചന്‍ ഡണ്‍സ്റ്റനച്ചനോട്‌ 
തമാശ രൂപത്തില്‍ പറഞ്ഞു: “നേരാനേരത്തിന്‌ ആവശ്യമുള്ള 
ഭക്ഷണം കഴിച്ച്‌ അടങ്ങി ഒതുങ്ങി ജീവിച്ചാല്‍ ഇതുപോലെ മനു 
ഷ്യന്‍ ശല്യം ചെയ്ത്‌ കൊണ്ട്‌ കുറച്ചു നാള്‍ കൂടി ജീവിക്കാം. കാര്യ 
ങ്ങള്‍ നോക്കാന്‍ കുറച്ചുനാളത്തേക്ക്‌ ഒരു ശെമ്മാശനെ ഏല്‍പ്പി 
ക്കാം. ശെമ്മാശ്ശൂന്‍ പറയുന്നത്‌ അനുസരിച്ചേക്കണം.” ഞങ്ങള്‍ എല്ലാ 
വരും കൂടി ചിരിച്ചു. ഡണ്‍സ്റ്റനച്ചനും കായൂസച്ചന്റെ തമാശയില്‍ 
പങ്കുകൊണ്ടു ചിരിച്ചു. ചിരിക്കിടയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: 
“കുറച്ച്‌ ശല്യങ്ങളൊക്കെ എന്നില്‍ നിന്ന്‌ ഉണ്ടാകും.” ഡണ്‍സ്റ്റന 
ച്ചന്റെ ലളിത ജീവിതത്തേയും, അദ്ധ്വാനങ്ങളെയും കുറിച്ച്‌ കായൂ 
സച്ചന്‌ നല്ല വണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട്‌ ഡണസ്റ്റനച്ച 
നോടുള്ള സ്നേഹാദരവുകള്‍ കൊണ്ടും, സ്വാതന്ത്ര്യം കൊണ്ടുമാണ്‌ 
കായൂസച്ചന്‍ ഇത്തരത്തില്‍ തമാശ പറഞ്ഞത്‌. 


130 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


വളരെയേറെ വര്‍ഷങ്ങള്‍ക്ക്‌ ശേഷം, ഞാന്‍ പാവറട്ടിയില്‍ പഠി 
പ്പിക്കുന്ന സമയത്താണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ പരോഹിത്യത്തിന്റെ 
സുവര്‍ണ്ണ ജൂബിലി വരുന്നത്‌. ഞാന്‍ അപ്പോള്‍ പാവറട്ടി ആശ്രമ 
ദേവാലയ ചുമതലക്കാരന്‍ കൂടി ആയിരുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ വീട്ടു 
കാരുമായി, പ്രത്യേകിച്ച്‌ കൊച്ചുത്രേസ്യ പെങ്ങള്‍, ജ്യേഷ്ഠപുത്രൻ 
സാനിമാഷ്‌ എന്നിവരുമായി എനിക്ക്‌ വളരെ നല്ല സൌഹൃദം ഉണ്ടാ 
യതിരുന്നതു കൊണ്ട്‌, ജൂബിലി ആഘോഷ കാര്യങ്ങളുടെ ചര്‍ച്ച 
കളില്‍ ഞാനും ഉള്‍പ്പെട്ടു. പാവറട്ടി ആശ്രമ ദേവാലയത്തില്‍ ഉച്ചക്ക്‌ 
ശേഷമായിരുന്നു ജൂബിലി ദിവ്യബലി. തുടര്‍ന്ന്‌ പാവറട്ടി ബോയ്സ്‌ 
ഹോമിലെ ഹാളില്‍ വെച്ച്‌ സ്വീകരണവും, സ്നേഹവിരുന്നും. 


ഡണ്‍സ്റ്റനച്ചന്റെ പൌരോഹിത്യ ജൂബിലി ഞാന്‍ പാവറട്ടിയില്‍ 
ഉള്ളപ്പോള്‍, വന്നുചേര്‍ന്നത്‌ മഹാ സഭാഗ്യമായി ഞാന്‍ കരുതി. 
എന്റെ വൈദിക പരിശീലന കാലഘട്ടത്തില്‍, എന്നെ ഏറ്റവും സ്വാധീ 
നിച്ചിട്ടുള്ള എന്റെ സ്വന്തം ഗുരുവച്ചനായ ഡണ്‍സ്റ്റനച്ചന്റെ ജൂബിലി 
ഏറ്റവും മനോഹരമാക്കുവാൻ എന്നെ കൊണ്ട്‌ സാധിക്കുന്നതിന്റെ 
പരമാവധി ഞാന്‍ ചെയ്തു. ഗായക സംഘത്തിന്‌ ഞാന്‍ പരിശീനം 
നല്‍കി. സുവര്‍ണ്ണജൂബിലി ദിവ്യബലിയില്‍ പങ്കെടുക്കുന്ന എല്ലാ 
വൈദികര്‍ക്കും സ്വര്‍ണ്ണ നിറമുള്ള തിരുവസ്ത്രങ്ങള്‍ സജ്ജീകരി 
ച്ചു. അള്‍ത്താര സ്വര്‍ണ്ണവര്‍ണ്ണ പൂക്കളെ കൊണ്ട്‌ അലങ്കരിക്കുവാന്‍ 
പാവറട്ടി കോണ്‍വെന്റിലെ സഹോദരിമാരുടെ സഹായം ഉണ്ടായി. 


ഡണ്‍സ്റ്റനച്ചന്‍ ജൂബിലി ആഘോഷ ദിവസത്തിന്റെ തലേ ദിവസം 
ഉച്ചയോടെ പാവറട്ടി ആശ്രമത്തില്‍ എത്തിച്ചേര്‍ന്നു. എനിയ്ക്ക്‌ 
ഡണ്‍സ്റ്റനച്ചനെ വളരെ പരിചയം ഉള്ളതുകൊണ്ടും, അദ്ദേഹത്തിന്റെ 
അടുക്കല്‍ നല്ല സ്വാതന്ത്യം ഉള്ളതുകൊണ്ടും ഞാന്‍ അദ്ദേഹത്തെ 
തനിയെ കണ്ട്‌ പറഞ്ഞു: “ജൂബിലി സമ്മേളനത്തില്‍ ഗുരുവച്ചന്‌ ഒരു 
പ്രസംഗം പറയേണ്ടി വരും. ഞാന്‍ എഴുതിതരട്ടെ. പ്രസംഗം ഞാന്‍ 
എഴുതി തന്നത്‌ വേറെ ആരും അറിയണ്ട.” ഡണ്‍സ്റ്റനച്ചന്‍ എന്നോട്‌ 
പറഞ്ഞു: “പ്രസംഗം എഴുതി തന്നേക്ക്‌. എനിക്കത്‌ വളരെ ഉപകാരം 
ആയിരിക്കും. കുറച്ച്‌ മതി. പിന്നെ, എന്റെ പ്രസംഗം കേട്ടാല്‍ മറ്റുള്ള 
വര്‍ക്ക്‌ ഉറപ്പാകും പ്രസംഗം എന്റേതല്ല, വേറെ ആരോ എഴുതി തന്ന 
താണെന്ന്‌. എന്നെ എല്ലാവര്‍ക്കും അറിയാമല്ലൊ.” ഞങ്ങള്‍ രണ്ടു 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 131 


പേരും ചിരിച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “എനിക്കൊന്ന്‌ കുമ്പസാ 
രിക്കണം. ഞാന്‍ പള്ളിയിലേക്ക്‌ വരാം. ജോര്‍ജ്ജ്‌ ഉടുപ്പിട്ട്‌ പള്ളിയി 
ലേക്ക്‌ വാ.” ദൈവമെ! ഞാനാകെ അന്ധാളിച്ചു പോയി. എന്റെ ഗുരു 
വച്ചനായിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ എന്റെ പക്കല്‍ കുമ്പസാരിക്കുകയോ? 
എനിക്കത്‌ ഒരിക്കലും ചിന്തിക്കുവാന്‍ പോലും സാധിക്കുന്നത്‌ ആയി 
രുന്നില്ല. ഞാന്‍ പറഞ്ഞു: “താഴെ അലാനുസ്‌ അച്ചന്‍ ഉണ്ട്‌. അദ്ദേഹ 
ത്തോട്‌ പറഞ്ഞ്‌ ഞാന്‍ കുമ്പസാരിക്കുവാനുള്ള കാര്യങ്ങള്‍ ശരി 
യാക്കാം. ഗുരുവച്ചനെ ഞാന്‍ ഒരിക്കലും കുമ്പസാരിപ്പിക്കില്ല.” 
ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു: “ഇനി അദ്ദേഹത്തെ തേടി പോകേണ്ടെ? 
വീട്ടുകാര്‍ എന്നെ കാണുവാന്‍ വരും. ജോര്‍ജ്ജ്‌ പള്ളിയിലേക്ക്‌ ഉടു 
പ്പിട്ട വാ.” എന്നെ അനുസരണം പഠിപ്പിച്ച എന്റെ ഗുരുവച്ചനെ ഞാന്‍ 
അനുസരിച്ചു. അദ്ദേഹം എന്റെ പക്കല്‍ കുമ്പസാരിച്ചു. ഡണ്‍സ്റ്റന 
ച്ചന്റെ നിഷ്കളങ്കത... പുരോഹിത സത്തമനായ ഡണ്‍സ്റ്റനച്ചന്റെ 
പുരോഹിത ബഹുമാനം... കുമ്പസാരത്തെ കുറിച്ചു ഡണ്‍സ്റ്റനച്ചന്റെ 
മഹനീയ മനസ്സിലാക്കല്‍... ഇതൊക്കെ ഡണ്‍സ്റ്റനച്ചന്റെ വിശുദ്ധിയാ 
കുന്ന സ്വര്‍ഗ്ഗീയ പുഷ്പത്തിന്റെ സുഗന്ധ ചാരുതയുള്ള ഇതളുക 
ളാണ്‌. 

അക്കാലത്തെ തൃശൂര്‍ രൂപതാദ്ധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ മാര്‍ 
ജോസഫ്‌ കുണ്ടുകുളം പിതാവിന്റെ സാന്നിധ്യം ജൂബിലിക്ക്‌ ഉണ്ടാ 
യിരുന്നു. തിരുകര്‍മ്മങ്ങള്‍ക്ക്‌ മുമ്പ്‌ ആശ്രമ ഉട്ടുമുറിയിലേക്ക്‌ വന്ന 
പിതാവ്‌ സരസമായി ചോദിച്ചു: “കക്ഷി എത്തിയോ? എന്തായാലും 
ഡണ്‍സ്റ്റനച്ചന്‍ ജൂബിലി ആഘോഷത്തിന്‌ നിന്നുതരുവാന്‍ തയ്യാറാ 
യല്ലെ?” ഡണ്‍സ്റ്റനച്ചനെ വളരെ അടുത്ത്‌ അറിയുന്ന കുണ്ടുകുളം 
പിതാവിന്റെ ഈ വാചകങ്ങളിലെ ഉളളര്‍ത്ഥങ്ങള്‍ നമുക്ക്‌ എളുപ്പ 
ത്തില്‍ ഗ്രഹിക്കാവുന്നത്‌ ആണല്ലൊ. 


ദിവ്യബലിക്ക്‌ ശേഷമുള്ള അനുമോദന സമ്മേളനത്തില്‍ അദ്ധ്യ 
ക്ഷനായിരുന്നത്‌ അഭിവന്ദ്യ കുണ്ടുകുളം പിതാവ്‌ തന്നെ ആയിരു 
ന്നു. പ്രസംഗത്തിനിടയില്‍ പിതാവ്‌ പറഞ്ഞു: “ഒരു മനുഷ്യന്‌ ഇത്രയും 
നിഷ്കളങ്കനാകാന്‍ പറ്റുമോ? ആര്‍ക്കും ഒരു ശല്യവുമാകാതെ, ആരു 
ടെയും ശല്യത്തിന്‌ ഇരയാകാതെ ജീവിക്കുന്ന ഒരു സാധു മനുഷ്യന്‍. 
ഡണ്‍സ്റ്റനച്ചന്‍ കോയമ്പത്തൂര്‍ പ്രവിശ്യയില്‍ ചേര്‍ന്നതില്‍ എനിക്ക്‌ 


132 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


ഇഷ്ടകുറവ്‌ ഉണ്ടെന്ന്‌ അദ്ദേഹത്തോട്‌ ഞാന്‍ മുമ്പ്‌ പറഞ്ഞിട്ടുണ്ട്‌. 
കാരണം, നമ്മുടെ തൃശൂര്‍ രൂപതയ്ക്ക്‌ ഒരു വിശുദ്ധ വൈദികനെ 
നഷ്ടപ്പെട്ടു.” കുണ്ടുകുളം പിതാവിന്റെ വാചകങ്ങളില്‍ അതി 
ശയോക്തിയോ, മുഖസ്തുതിയോ ഇല്ലെന്ന്‌ നമുക്കെല്ലാവര്‍ക്കും 
കൃത്യമായി അറിയാവുന്നതാണ്‌. 


ഡണ്‍സ്റ്റനച്ചന്റെ മറുപടി പ്രസംഗ സമയമായി. ഡണ്‍സ്റ്റനച്ചന്‍ 
എഴുന്നേറ്റ്‌ ളോഹയുടെ പോക്കറ്റില്‍ കയ്യിട്ടു. ഞാന്‍ എഴുതി കൊടുത്ത 
പ്രസംഗ കടലാസ്‌ വല്ലയിടത്തും വെച്ച്‌ മറന്നു പോയിട്ടുണ്ടാകുമോ 
എന്നൊരു ആശങ്ക സദസ്സിലിരുന്ന എന്റെ മനസ്സിലേക്ക്‌ പെട്ടെന്ന്‌ 
കടന്നുവന്നു. പക്ഷെ, അതുണ്ടായില്ല. ഡണ്‍സ്റ്റനച്ചന്‍ കടലാസ്സ്‌ 
കഷ്ണം എടുത്ത്‌ നിവര്‍ത്തി പ്രസംഗ പീഠത്തില്‍ വെച്ചു. പ്രസംഗം 
ആരംഭിച്ചു: “എനിക്ക്‌ ഇവിടെ പറയുവാനുള്ള പ്രസംഗം ജോര്‍ജ്ജ്‌ 
നെരേപറമ്പില്‍ എഴുതി തന്നതാണ്‌ ഇത്‌.” എല്ലാവരും ചിരിച്ചു. കുണ്ടു 
കുളം പിതാവ്‌ ഉറക്കെ പൊട്ടിചിരിച്ചു. “ഛെ, ആകെ കുളമാക്കിയല്ലൊ 
ഗുരുവച്ചന്‍... കള്ളി എന്തായാലും പുറത്തായല്ലൊ...” ഞാന്‍ ജാള്യ 
തപ്പെട്ടു. ഞാന്‍ എഴുതികൊടുത്ത വാചകങ്ങളുടെ കൂടെ ഡണ്‍സ്റ്റന 
ച്ചന്‍ കൂട്ടിചേര്‍ത്തു പറഞ്ഞു: “ആരെയും ശല്യം ചെയ്യാതെ ജീവി 
ക്കണം എന്നുളളതാണ്‌ എന്റെ എപ്പോഴും ഉള്ള ആഗ്രഹം... പിതാ 
വും, ഞങ്ങളുടെ കോയമ്പത്തൂര്‍ പ്രൊവിന്‍ഷ്യാളച്ചനും, മറ്റുള്ളവരും 
എന്നെ കുറിച്ച്‌ പറഞ്ഞ നല്ല വാക്കുകള്‍ക്ക്‌ നന്ദി... നിങ്ങള്‍ കരുതു 
ന്നതുപോലെ ഞാന്‍ അത്ര വിശുദ്ധി ഉള്ള ആളൊന്നും അല്ല. ഇനിയും 
എന്നില്‍ ശരിയാകേണ്ട പലതും ഉണ്ട്‌. എന്നിരുന്നാലും, വിശുദ്ധനാ 
കണം എന്നുള്ള വലിയ താല്പര്യം മനസ്സില്‍ എപ്പോഴും ഉണ്ട്‌. 
നിങ്ങള്‍ എനിക്കായി പ്രാര്‍ത്ഥിക്കണം.” 

ഫുള്‍ട്ടന്‍ ജെ. ഷീന്‍ പറഞ്ഞിരിക്കുന്നു: “Jesus disturbed the un- 
disturbed. That is the uniquences of Jesus’ life.” (ഒരു പ്രശ്നവും ജീവി 
തത്തില്‍ ഇല്ലെന്ന്‌ കരുതി ജീവിച്ചവരെയൊക്കെ യേശു ശല്ല്യപ്പെ 
ടുത്തി കൊണ്ട്‌ അവരുടെ ജീവിതത്തില്‍ പ്രശ്നങ്ങള്‍ ഉണ്ടെന്ന്‌ 
യേശു അവരെ ബോധ്യപ്പെടുത്തി. ഇതാണ്‌ യേശുവിന്റെ ജീവിത 
ത്തിന്റെ അനന്യത). 


യേശു പെസഹാ തിരുന്നാളിന്‌ അടുത്തുള്ള ദിവസം എത്തുന്നത്‌ 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 133 


വരെ, ജെറുസലേം ദേവാലയത്തിലെ അശുദ്ധിയെ കുറിച്ച്‌ ആര്‍ക്കും 
അവബോധം ഉണ്ടായിരുന്നില്ല. യേശുവിനെ കണ്ടുമുട്ടുന്നത്‌ വരെ 
നിക്കോദേമൂസിന്‌ ആത്മാവില്‍ വീണ്ടും ജനിക്കേണ്ടതുണ്ട്‌ എന്ന്‌ 
അറിവുണ്ടായിരുന്നില്ല. യാക്കോബിന്റെ കിണറിന്റെ അരികില്‍ 
വെള്ളം കോരുവാന്‍ സ്ഥിരം വന്നിരുന്ന സമറിയാക്കാരി തന്റെ 
ഉള്ളിന്റെ ഉള്ളിലെ ഇല്ലായ്മയെ കുറിച്ച്‌ യേശുവിനെ കണ്ടുമുട്ടു 
ന്നത്‌ വരെ അറിവില്ലാത്തവള്‍ ആയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും 
നല്ല ഭാഗം ഏതെന്ന്‌ മര്‍ത്ത തിരിച്ചറിഞ്ഞത്‌ യേശുവിന്റെ തിരുവ 
ചനം കേട്ടപ്പോള്‍ മാത്രമാണ്‌. സ്വരൂപിച്ചുണ്ടാക്കിയ സമ്പത്തിനേ 
ക്കാള്‍ അപ്പുറത്താണ്‌ ആര്‍ക്കും നശിപ്പിക്കുവാന്‍ സാധിക്കാത്ത 
സ്വര്‍ഗ്ഗീയ നിക്ഷേപം എന്നുള്ള തിരിച്ചറിവിലേക്ക്‌ മത്തായി, സക്കേ 
വൂസ്‌ എന്നിവര്‍ നീങ്ങിയത്‌ യേശുവിനെ കണ്ടപ്പോള്‍ മാത്രമാണ്‌. 
ഇവരൊക്കെ തങ്ങളുടെ ജീവിതങ്ങളില്‍ ഒരു ശല്യവും കൂടാതെ ജീവി 
ച്ചിരുന്നവരാണ്‌. പക്ഷെ, യേശു അവരെ ശല്യപ്പെടുത്തി. തങ്ങള്‍ 
സ്വന്തമാക്കി സംരക്ഷിക്കുന്നതൊക്കെ ശല്യഘടകങ്ങള്‍ ആണെന്നും, 
മണലില്‍ ഭവനം നിര്‍മ്മിച്ചെടുത്തവന്റെ താല്‍കാലിക സന്തോഷമാണ്‌ 
തങ്ങളില്‍ ഉള്ളതെന്നും അവര്‍ കണ്ടറിഞ്ഞു. ശാശ്വതമായ സന്തോഷം 
നല്‍കുന്ന ജീവന്റെ അപ്പത്തേയും, ജീവജലത്തേയും സ്വായത്തമാ 
ക്കുവാന്‍ ഇവരെല്ലാവരും തീരുമാനിച്ചു. ഇവരൊക്കെ യേശുവിനെ 
വെളിച്ചവും, വഴിയും, സത്യവും, ജീവനും ആയി സ്വീകരിക്കുവാ 
നുള്ള ആത്മീയ ഉണര്‍വ്വിലേക്ക്‌ വന്നു. 

സമാന സരണിയിലൂടെ ഡണ്‍സ്റ്റനച്ചനും തന്റെ ജീവിതത്തെ 
മുന്നോട്ട്‌ കൊണ്ടു പോയ സന്യാസ പുരോഹിതനാണ്‌. മറ്റുള്ളവര്‍ക്ക്‌ 
യേശു അനുഗമനം അനായാസമാക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ മാതൃ 
കയും, മാര്‍ഗ്ഗദീപവും ആയിരുന്നു. അദ്ദേഹത്തെ കണ്ടവരെല്ലാം 
യേശുവിലേക്ക്‌ സമ്പൂര്‍ണ്ണമായി സമര്‍പ്പണം ചെയ്ത ഒരു ജീവിത 
ത്തിന്റെ പ്രശോഭയുടെ സൌന്ദര്യം ദര്‍ശിച്ചവര്‍ ആയിരുന്നു. ആരെയും 
ശല്യം ചെയ്യാതെ ജീവിക്കുവാന്‍ എപ്പോഴും ജാഗ്രത ഉള്ളവനായി 
രുന്ന ഡണ്‍സ്റ്റനച്ചന്‍, കായൂസ്‌ അച്ചന്‍ തമാശയില്‍ പറഞ്ഞതു 
പോലെ മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ട്‌ ജീവിച്ച വ്യക്തിയായി 
രുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ ഈ ശല്യം മാനുഷികമായ, ജഡികമായ, 


134 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


പ്രകോപനപരമായ ഒരു അധമ ശല്യമായിരുന്നില്ല; മറിച്ച്‌ മറ്റുള്ളവര്‍ക്ക്‌ 
സ്വയമായി വിലയിരുത്തി കൊണ്ട്‌ ആത്മീയ അന്ധതയുടേയും, അല 
സതയുടേയും പുറംതോടുകള്‍ പൊട്ടിച്ചെറിഞ്ഞ്‌ യേശുവില്‍ ഒന്നായി 
തീരുവാനുള്ള തീക്ഷണത നിറക്കുന്ന സ്വര്‍ഗ്ഗീയ അഭിരുചി നിറഞ്ഞ 
ഉള്‍പ്രേരണയും, ഉള്‍വിളിയും കൂടി കലര്‍ന്നതായിരുന്നു. 

ചുരുങ്ങിയ കാലം മാത്രമാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ കൂടെ ജീവിക്കു 
വാന്‍ എനിക്ക്‌ അവസരം ലഭിച്ചത്‌. ആ അവസര സാഹചര്യങ്ങളെ 
എന്റെ എളിയ ജീവിതത്തിലെ മഹാ സൌഭാഗ്യ സന്ദര്‍ഭങ്ങളായി 
ഞാന്‍ പരിഗണിക്കുന്നു. ചുരുങ്ങിയ കാലത്തെ ഡണ്‍സ്റ്റനച്ചനുമാ 
യുള്ള സഹവാസത്തില്‍, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇത്രമാത്രം 
ഞാന്‍ ശ്രദ്ധിച്ചു എങ്കില്‍, അത്‌ ആ ജീവിതത്തില്‍ ഞാന്‍ കണ്ടെ 
ത്തിയ അത്യാകര്‍ഷകമായ അപൂര്‍വ്വതകള്‍ കൊണ്ടുമാത്രമാണ്‌. 
ആത്മീയ അഭിഷേകത്തിന്റെ ആ അപൂര്‍വ്വതകള്‍ അദ്ദേഹത്തിന്റെ 
വിശുദ്ധ ജീവിതത്തിന്റെ സാക്ഷ്യപ്രതങ്ങളാണ്‌. 


ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ | 135 


ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കലച്ചനെക്കുറിച്ച്‌ 
കൂടുതല്‍ വിവരങ്ങള്‍ അറിയാന്‍: 


പ്രേഷിത പ്രൊവിന്‍ഷ്യല്‍ ഹാസ്‌ 
ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ സെന്റര്‍ 
ഭാരതിയാര്‍ യൂണിവേഴ്സിറ്റി 1.0. 
കോയമ്പത്തൂര്‍ 641 046 തമിഴ്നാട്‌ 
ഫോണ്‍: +91 63809 90713 
www.dunston.in 





136 | ഡണ്‍സ്റ്റന്‍ അച്ചനെകുറിച്ച്‌ 


